


ജനുവരി 20, 1985 


റ 
M.S. Mani 





Assistant Editors: 
S. Jayachandran Nair 
N.R.S. Babu 


Chief Sub-Editors: 
Kallikkadu Ramachandran 
E.V. Sreedharan 


Sub-Editors: 

Kusuma kumari. 
Prasad Lekshmanan 
൭. Ashok Kumar 


. Special Correspondents: 
P. Faziluddin 


P.K. Sreenivasan 
P.K. Kunhanandan Nair 


Correspondents: 
K. Velappan 
E.M. Ashraf 
S. Sundar Das 
K.K. Sreedevi 


Artist: 
Namboothiri’ 


Lay-out Artist: 
S. Rajendran 


I Calligraphist: 
Narayana Bhattathiri 


Photographer; 
N. Sankaran Kutty 


Production Superyisor: 
N.V. Rajagopal 


Advertisement Manager; 
V. Salim Kumar 


‘Circulation Manager; 
' K. Sreekumar 


Printer.& Publisher; M.S. Sreenivasan 
Printed at S.T. Reddiar & Sons, 
Ernakulam. 


Postal Address: 


Kala Kaumudi Group of Publications, 


Kaumudi Buildings, Pettah, 
Trivandrum 695 024. 


Journals of the Kala Kaumudi 
Group of Publications: 


1. Kala Kaumudi 
(Weekly) 
2. Film Magazine 
| -(Weekly) 
| 38. Katha 
(Fortnightly) 
4. Trial 
(Fortnightly) 





488 


സ്‌പെഷ്യല്‍ റിപ്പോര്‍ട്ട്‌ 


ചൈനയ്ക്കു മേല്‍ 
പുതിയ സ്വപ്നങ്ങള്‍ 


ശ്രീ. എസ്‌. വിപിനചന്ദ്രൻ 


ചൈനയ്ക്കു” മുകളിലെ ചെന്താരകം 
മങ്ങിത്തുടങ്ങുന്നുവെന്നു” ചൈനാ നോക്കികഠം 
പറഞ്ഞിട്ടണ്ടായിരുന്നു. -ഇപ്പോരം 

അവരുടെ നിഗമനങ്ങളിലെ 

ശരികളിലൂടെ കുറെയൊക്കെ 
കടന്നുപോവുകയാണു" സാക്ഷാല്‍ ചൈന. 

ആ ചൈനയുടെ പുതിയ പോക്കിനെപ്പുററി. 


അമേരിക്ക “സ്റ്റാര്‍ വാര്‍ 9 
പദ്ധതിയുമായി മുന്നോട്ടു്‌ 


ശ്രീ. കുഞ്ഞനന്തന്‍നായര്‍ 


"സേവ", സേവനം 14 
ശ്രീ. പി. കെ. meen | 


അമേരിക്കയില്‍ ഒരു 2 3 


ഇന്ത്യന്‍ ഗണിതനക്ഷത്രം 


ശ്രീ. മധുനായര്‍ 


സാഹിത്യവാരഫലം 46 


ശ്രീ. എം. നാട 
ലേഖനം 


ക്രിസ“തുവിലുടെ മാര്‍ക"സ്‌ 1 7 
ശ്രീ. പി. ഗോവിന്ദപ്പിള്ള 
നിരൂപകര്‍ക്കു നഷ ളു 2 20 

|  വള്ളത്തോ 


ഡോ: പി. വി. വേലായുധന്‍പിള്ള 


കള്ളപ്പേരില്‍ എഴുതല്‍ 50 


കെ, കെ. 


വോട്ടിന്‍െറ വില 22 
ശ്രീ, ചെറിയാന്‍ ഫിലിപ്പ" 


കവിത 


വില: | രൂപ 80 പൈസ 
വര്‍ണ്ണങ്ങള്‍ 25. 

ശ്രീ. പാലൂരു” 

ആത്‌മകഥ 


ജീവിതവും ഞാനും 94 
ശ്രീ. കെ. സുരേന്ദ്രന്‍ | 


ഒരു നിമിഷം 


കൊട്ടയിലെ കോഴികളാകല്ലേ 26 
ശ്രീ. എം. പി. നാരായണപിള്ള | 


നോവല്‍ 


കലീഫ 36 
ശ്രീ. പുനത്തില്‍ കുഞ്ഞബ്‌'ദുള്ള 


| പണം 


ശ്രീ. ഉണ്ണിക്കൃഷഴണന്‍ തിരുവാഴിയോടു* 


കഥ 


'മലയിടുക്കിലെ എല്‍ദോനെറ 
| | അളിയന്‍ . 29 


ശ്രീ. വി, പ്പി. ജോണ്‍സ്‌. 


ഒരു അച്ഛനെ.ആവശ്യമുണ്ടു* :3 3 
ശ്രീ. കാട്ടാക്കട ദിവാകരന്‍ 
യാത്രാവിവരണം 40 
വട 
ശ്രീ. കെ. എസ്‌. ആര്‍. മേനോന്‍ 


സ്‌പോര്‍ട്‌സ്‌ 


ഇന്ത്യന്‍ ഹോക്കി 
എന്തുകൊണ്ടു” വഴിമുട്ടി? 43 


ശ്രീ. കെ. മോഹന്‍ദാസ്‌ 
പുതിയ പുസ്തകങ്ങള്‍ 45 
കത്തുകള്‍ 4 


മുഖചിത്രം 


“സ്റാര്‍ വാര്‍” 
ഡീമസൈന്‍: ശ്രീ. എസ്‌, രാജേന്ദ്രന്‍ 





നൂറു പൂക്കള്‍! 
485_-ഠംലക്കത്തില്‍ “പാര്‍ല 


 മെന്‍റിലേക്കു” ഏത്ര ദുരം?” 
എന്ന ലേഖനത്തില്‍ 6ാാംപേ 


ജിലെ ആദ്യ ഖണ്ഡികയില്‍, 


"നൂറ്‌ നിറങ്ങളില്‍ വിരിഞ്ഞു 
നില്‌ക്കുന്ന നൂറു പൂക്കളായി 
ത്തീര്‍ന്നിരിക്കുന്നു ഇന്ത്യയി 
ലെ കോണ്‍ഗ്രസ്സേതര രാഷ്ട്രീയ 
കക്ഷികഠം'” എന്നെഴുതിയിരു 
ന്നുവല്ലോ?പുക്കളെ വളരെയധി 
കം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി 
എന്ന നിലയ്‌ക്കു” ഞാന്‍ ആ 
വാചകത്തോടള്ള ശക്തമായ 
പ്രതിഷേധം രേഖപ്പെടത്തുന്നു. 

ജമാല്‍ കാളികാവ്‌ 
ബോംബെ. 


ആണു” ആരു“? 


48്-ാം ലക്കത്തില്‍ എം. 
പി. നാരായണപിള്ള എഴുതി 
യ “ആണുങ്ങളെത്തേടി” എന്ന 
ലേഖനമാണു” ഇതെഴുതാന്‍ എ 
ന്നെ പ്രേരിപ്പിച്ചത്‌. ആരാ 
ണ്‌ ഇവിടെ. ആണായിട്ടുള്ള 
തു്‌? നാരായണപിള്ള പറയു 
ന്ന മണര്‍കാട്ട” പാപ്പനെ പ്പാ 
ലുള്ളവര്‍ക്കോ, അല്ലെങ്കില്‍ 
മററാര്‍ക്കെങ്കിലുമോ ഈ നാ 
ട്ടില്‍ നട്ടെല്ലനിവത്തിനിന്നു” 
ഞാനൊരാണ്‌, ഈ രാജ്യ 
ത്തെ സേവിക്കാന്‍-ഭരിക്കാന്‍ 


__എനിക്കുകഴിയും എന്നു 
പറയാമോ? ഇവിടെ എല്ലാ 
പക്കം 


ഒരു ലക്ഷ്യമേയുള്ള: 

* എനിക്കും കിട്ടണം പണം. '' 
അതുമാത്രം . അവര്‍ക്കാവശ്യം 
കുഷ്യ്യനിട്ട കസേരയും, ഏസി 
കാറും, രാജകീയ ഭക്ഷണവും 
ഒക്കെയാണു”. അതില്‍ രാജീ 
വോ, ശിവാജിയോ, അമി 
താഭോ, എം.ജി. ആറോ, 
കെ. ആര്‍. നാരായണനോ, 
ചരണ്‍സിംഗോ, 'വാജ്‌പേ 
യിയോ, ചന്ദ്രശേഖറോ, ഈ. 
എം. എസ്സ്സോ, ആന്‍റണി 
യോ.പിന്നിലല്ല. | 

വി. പി. ജൈനേന്ദ്രകുമാര്‍ 


ചുള്ളിമാനൂര്‍ 
II 


*ആണുങ്ങളെത്തേടി', രാ 


ഷ്‌ട്രീയനപുംസകങ്ങറംക്കു. 


നേരേ തൊടുത്തുവിട്ട ശക്ത 
മായ ഒരു അസ്ര്രമായിരുന്നു. 
സ്വന്തമായ കാശ്പ്പാടകളോ, 


ഒഴിവാക്കാറില്ല. 


ആസൂത്രണ രീതികളോ, നിഗ 
മനങ്ങളോ ഒന്നുമില്ലാതെ അമ്മ 
യുടേയും, അ പ്പ ന്‍േറയ്യം, 
വല്യയപപൂപ്പന്ദേറയും “കെയറോ 
ഫില്‍' പൊതുജനങ്ങളുടെ മുന്‍ 
പില്‍ പ്രത്യ ക്ഷപ്പെടുടന്ന ഇക്കൂട്ട 
രെ വച്ചുപൂജിക്കുന്നവര്‍ നാരാ 
യണപിള്ള ചോദിക്കുന്ന 
ചോദ്യം സ്വന്തം മനസ്സാക്ഷി 
യോടു്‌ ഒരു നിമിഷം ചോദി 
ച്ചിരുന്നെങ്കില്‍ 


പി. കെ. വദാസന്‍നായര്‍, 


തകഴി. 
III B 


*ആണുങ്ങളെത്തേടി ' 
ലേഖനം അല്ലം കടന്നകൈ 
ആയിപ്പോയി. നാരായണ 
പിള്ള എഴുതുന്ന മിക്കലേഖന 
ങ്ങളിലും 'മില്ലി' യ കാര്യം 
-മില്ലീകച്ച 
വടക്കാരനായ. മണര്‍കാട്‌ 
പാപ്പന്‌ വോട്ടുപിടിക്കാന്‍ 
വെമ്പല്‍ കൊള്ളന്ന -താങ്കരം 


എന്ന 


മണര്‍കാടു്‌ പാപ്പന്‍ ആണാ 
ണെന്നു” സര്‍ട്ടിഫിക്കമും നല്‍ 


കുന്നുണ്ട്‌. നസ്സിലിരിപ്പു 
മനസ്സ്‌ a 


കെ. കെ. ശി വരാമപ്പണിക്കര്‍ 
പുനലൂര്‍ 


IV 


അടിയന്തരാവസ്ഥക്കാലത്തു 
നടന്ന പൊലീസുകാരുടെ 
ഭീകരമായ മര്‍ദ്ദനം ശരിയായ 
കാര്യമാണെന്നു” ന്യായീക 
രിക്കാന്‍ എം. പി. നാരാ 
യണപിക്ളയസ്തു്‌ എങ്ങനെ മന 
സ്ാക്ഷിയുണ്ടായി. സി. പി..: 
ഐ. നേതാവു” ആര്‍. സുഗത 
ന്‍േറയും, ശ്രീനാരായണഗുരു 
വിന്‍േറയം “ കൊട്ടേഷന്‍സ്‌ ' 
എടുത്തുകാട്ടി, അവരുടെ . കൂട്ട 
ത്തില്‍ കരുണാകരനേയും 
ഇമ്പിച്ച ബാവയേയും , മദ്യ 
വ്യാപാരിയായ മണര്‍കാട്‌ 
പാപ്പനേയും * “ആണു” എന്നു 
വിളിക്കുവാന്‍ നാരായണപി 
ള്ളസ്ക്ു്‌ 
ചറന്ത കൊള്ളാം ചിന്ത 
തലകുത്തിയാവുമ്പോഴാണു* കു 
ഴ്പ്പം. 
എസ്‌. .ഷേക്ക്‌ ആലി, 
| നന്തന്‍കോട്‌ 


എങ്ങനെ മനസ്റ്റവന്നു? 


പരുഷ 
മേധാവിത്വം 


. ഡിസംബര്‍ 23-ന്‍െറ ല൭൭ 
ത്തില്‍ 'സാഹിത്യവാര ഫല” 
ത്തില്‍ “പുരുഷമേധാവിത്വം” 
എന്ന തലക്കെട്ടിലെഴുതിയ അ 
ഭിപ്രായങ്ങളാണു്‌ ഈ കുത്തി 
നു” ആധാരം. 
*“കലാകരമഭി'യടട വായന 
ക്കാര്‍ പുരുഷന്മാര്‍ മാത്രമാ 
ണോ, സ്ത്രീകഠം വായിക്കരു 
തെന്നു” “കലാകനമുദി' ക്കു്‌ 
വല്ല .നീര്‍ബ്യന്ധവുമണ്ടോ? 
സ്തീസ്വാതന്ത്യത്തിനെറ പ്രശ്ന 
ങ്ങളോടു്‌ തികച്ചും അഹങ്കാര 
പൂര്‍വ്വമായ ഒരു സമീപനമെ 
ടക്കുന്ന കൃഷ്ണന്‍നായരുടെ 


അഭിപ്രായങ്ങാം, അതേപടി. 


അച്ചടിക്കാന്‍ തയ്യാറായ പത്രാ 


ധിപര്‍ ഈ ചോദ്യത്തിനുത്തരം 


പറയേണ്ടതുണ്ടു”. 
ശ്രീജയെപ്പോലെ സ്ത്ീസ്വം 
തന്ത്ര്യത്തിന്‍െറ.' പ്രഗ്ൃങ്ങളടെ 


എ.ബി.സി. അറിയാത്തഒരാ 
ളാണ്‌: ആ: 'നമ്മലേഖനം'! 
എഴുതിയതു”. മല്ലികാ യൂനൂ 
സിന്‍െറ 
പൈങ്കിളിക്കഥകളേയും ഉയര്‍ 
ത്തിപ്പിടിക്കാനും കഠം 
അതു വായിക്കുന്നതു” ന്യായീ 
കരിക്കാനും ശ്രീജ നഭത്തിയ 
അഭ്യാസം ഒട്ടം. 


സ്തീകളെ ഇന്നത്തെ ബോ 


നിലവാരത്തില്‍ തളച്ചിടാനും 


പുരുഷമേധാവിത്വത്തെ എതി 
പ്പില്ലാതെ അംഗീകരിക്കാനും 
പ്രേരിപ്പിക്കുന്ന, അടിമുടി പു 
രുഷമേധാവിത്വപരമായ സ 
മീപനം 'കൈക്കൊള്ളന്ന മല 
യാളത്തിലെ നോവലുകളെയുയം 
പൈങ്കിളിക്കഥകളെയും വിമ 


ശിച്ചുകൊണ്ടു മാത്രമേ സ്ര്രിസ്വാ | 


തന്ത്രയത്തിന്‍െറ പ്രശ്‌നങ്ങരം 
ഗൌരവത്തില്‍ കാണുന്ന ഏതൊ 
രു സ്ത്രീക്കും മുന്നേറാന്‍ കഴിയൂ. 
അവിടെയാണു” ശ്രീജഷ്തു 
പററിയ തെററു്‌. 

പക്ഷേ, ബഹുമാന്യനായ 
കൃയ്yയന്‍നായര്‍, ശ്രീജയ്തു മറുപടി 
കൊടുത്തതോ, അതിനേക്കാഠം 
തരംതാണ രീതിയില്‍. സ്ത്രീ 
കരക്കു” വോട്ടവകാശം നല്ലാ 
തെ, അവര്‍ക്ക്‌ ഭരിക്കാനറി 
ഞ്ഞുകൂടെന്നുപറയുന്നതുപോലെ 
യം, അക്ഷരാഭ്യാസം നല്ലാ 
തെ ഉത്തമ സാഹിത്യരചന 


“ കഠം അവര്‍ക്കു്‌ നടത്താന്‍ കഴി ' 


ദങ്ങഠം 


'എന്താ കാര്യം! 


 ടത്തെ ഏററവും 


നോവലുകളേയും 


നന്നായില്ല. 


¥ 


യില്ലെന്നു പറയുന്നതുപോലെ 
യമാണ്‌ കൃഷ്ണന്‍നായരുടെ വാ 
പോകുന്നതു“. സ്ത്രീ 
അല്പം ചുണകാട്ടിയാലോ, ആ 
വളെ “പുരുഷനായി ' ഗണിച്ചു 
കളയുകയും ചെയ്യം. കഠം 
ഉണരുമെന്നും, പുരുഷമേധാവീ 


ത്വത്തെ വര്‍ദ്ധമാനമായ തോ 


തില്‍ ചോദ്യംചെയ്തു കൊണ്ടി 

രിക്കുമെന്നും അറിഞ്ഞിരിക്കു 
ന്നതു? നന്നു". 

അജിത, 

. കോഴിക്കോട്ടു. 


ഭോപാലം 
ഹിററ്‌ലറും 


എനിക്കു? പൊട്ടിച്ചിരിക്ക 
ണമെന്നുതോന്നി. വളരെ 
ദൂരെ ഇരുന്നു” ചിരിച്ചിട്ട്‌ 
ഭോപാലില്‍ 
വന്നിട്ട ചിരിക്കണം, അവി 
ഉയരംകൂടിയ 
സ്ഥലത്തു നിന്നുകൊണ്ടു". അ 
ല്ലെങ്കില്‍ എല്ലാതലസ്ഥാന 
ത്തെയുംപോലെ അവിടെയും 
സെക്രട്ടേറിയററിനു മുമ്പില്‍ 
ഒരു ഗാന്ധി പ്രതിമ കാണും, 


അതിനുമു കളില്‍ കയറിനിന്നി 
ട്ട്‌ ചിരിക്കണം. 


കാരണം, ഞാന്‍ കഴിഞ്ഞ 
ജന്മം പൊട്ടിച്ചിരിച്ചതു ആരും 
കാണാതെ ആയിരുന്നു, ബര്‍ 
ലിനിലെ വളരെപ്പേര്‍ക്കൊ 


ന്നും അറിയാതിരുന്നു” സുന്ദര 


മായ ഒരുമുറിയില്‍വച്ചു" ഓമന . 


യായിരുന്ന നായയെ തലോ 
ടിയിരുന്ന സുന്ദരിയുടെ തോ 
ളില്‍ കൈ വച്ചുകൊണ്ടു”. 
പക്ഷേ, ഇവര്‍ എന്നെ കവ 
വച്ചിരിക്കുന്നു. മതില്‍ക്കെട്ു 
കം ഠം ക്ക ള്ളി ല്‍വച്ചായിരുന്നു 
ജൂതര്‍ മരിച്ചതു”. തുറന്ന സ്ഥ 
ലത്തും അതു നടക്കുമെന്നു” ഇ 
വര്‍ എനിക്കു കാണിച്ചു തന്നി 
രിക്കുന്നു. 

അസ്ഥി കഴച്ചെടുക്കാന്‍ എ 
ത്രപാല്‍ വേണ്ടിവന്നിരിക്കും? 
ചോരയ്‌ക്കു” ഒരുപക്ഷേ വെള 
ത്ത നിറമായിരിക്കും . നഷ്ട 
പരിഹാരം കെൊാടുക്കാറാവു 


മ്പോഴേക്കും തൂബ്ബയയടെ കീശ 
വലുതായി വരും. . 


മുഹമ്മതുകോയ, 
കുവൈററ്‌. 


കല ാകരമുദി 4 





ചവ രിതൂത്തിനു” അനേകം അടിവരകം 
ളിട്ട, കാറല്‍ മാര്‍ക്‌സ്‌. താനാവിഷ്‌ക 
രിച്ച രാഷ്ട്രീയ ദര്‍ശനങ്ങരംകൊണ്ടു” ഇടു 
ആ അടിവരകംഠം, തനിക്കു മുമ്പും Sys 
മുള്ള ചരിത്രത്തെ വ്യാഖ്യാനിച്ചു്‌, 
ഷ്യന്‍ ബോദ്ധ്യപ്പെടത്തി, പുതിയ SS. 
ചചത്തിലേക്കു അവനെ നയിച്ചു. എന്നി 
ട്ട, തന്നെ നോക്കാതെ മനുഷ്യചരിത്ര 
ത്തിനു കടന്നു പോകാന്‍ കഴിയയകയി 
പ്രാ എന്നു സ്ഥാപിച്ചു. മനുഷ്യന്‍െറ 
കൈച്ചങ്ങലകളെക്കുറിച്ചു്‌” മാര്‍ക്ലിനോളം 
ഗാഡമായി മാര്‍ക്ലിനു മുമ്പു്‌ മററാരും 
ചിന്തിച്ചിട്ടില്ല. പത്തൊമ്പതാം നൂററാ 
ണ്ടും അതിനുമുമ്പുള്ള നൂററാണ്ടുകളം തമ്മി 
ലുള്ള വ്യത്യാസം ഇതുതന്നെയാണു”. 
മനുഷ്യവംശത്തിനു വേണ്ടി പ്രൊമി 
ത്യൂസ്‌ ദൈവങ്ങളുടെ കൈയില്‍ നിന്നു” 
തീ പിടിച്ചുവാങ്ങി ഈ മണ്ണിലേക്കുകൊ 
ണ്ടുവന്നു. ആകാശത്തുമാത്രം തങ്ങിനിന്നീ 
രുന്ന മാനവീയതയുടെ മഹാസങ്കല്പങ്ങളെ 
മാര്‍ക്സ്‌ മണ്ണിലേക്കു” ഇറക്കിക്കൊണ്ടുവന്നു; 
വന്നിട്ട്‌ മനുഷ്യവംശത്തിന്‍െറ നിലനി 
ലിനാവശ്യമായ തത്ത്വശാസ്രത്രങ്ങാം അ 
തില്‍നിന്നു രൂപാന്തരപ്പെടുത്തി യെടുത്തു. 
പത്തൊമ്പതാം നൂററാണ്ടിലെ ലോകമത 
ലാളിത്തത്തിന്‍െറ കപ്പലുകരം വന്‍കരക്ക 
ളില്‍ നിന്നു വന്‍കരകളിലേക്കു്‌” പാഞ്ഞ 
തിന്‍െറ പത്തിരട്ടി വേഗത്തില്‍ മാര്‍ക്കീ 
ന്‍െറ ദശനങ്ങഭും വിച്പവാശയങ്ങളം ലോ 
കത്തിന്‍െറ കോണുകഠംതോറും ചെന്നെ 
ത്തി. ഇരുപതാം നൂററാണ്ടിനെ ഈ ഇരു 
പതാം നററാണ്ടാക്കിയതു” പ്രധാനമായും 
ഇതുതന്നെയാണ്ട്‌. പോയ നൂററാണ്ടുകരം 
ക്ക്‌ വൃക്തിത്വം നല്‍കിയതും മാര്‍ക്സ്‌ 
തന്നെ. സ്വര്‍ഗ്ഗമില്ലാത്ത ഭൂമിയില്‍ മാര്‍ 
ക്‌സ്‌ മനുഷ്യന്‍െറ വിമോചകനായി. 
ഇന്നും നമ്മുടെ ലോകം മാര്‍ക്കിന്‍െറ ദര്‍ശ 
നങ്ങളടെ രാസപരീക്ഷണനിലയമാണു”. 
ഭൂഗോളത്തി ന്‍െറ മുക്കാല്‍ഭാഗം കടലിനു 
ള്ളതാണെങ്കില്‍, ബാക്കിയുള്ള കരയുടെ 


മുക്കാല്‍ഭാഗം മാര്‍ക്‌സിയന്‍ ദര്‍ശനത്തി 
നുള്ളതാണു'. 


ഒരു രാഷ്ട്രത്തിന്‍െറ പരിതഃസ്ഥിതി 
കംഠംക്കു തന്‍െറ ദര്‍ശനങ്ങളെ എങ്ങനെ 
യെല്ലാം അനുകൂലമാക്കി പ്രയോഗിക്കാ 


മെന്നു, ആ ദര്‍ശനങ്ങാം മനുഷ്യരാശിക്കു 


നല്‌കുമ്പോഠംത്തന്നെ മാര്‍ക്സ്‌ സൂചിപ്പി 
ച്ചിട്ടണ്ടു”. ഒരു തീരാത്ത പ്രചോദനമായി 
മാര്‍ക്‌സിസം നിലകൊണ്ടു. അതിന്‍െറ 
ആദ്യത്തെ പ്രതിഫലനമാണ്‌ സോവി 
യററുറഷ്ൃ. രണ്ടാമത്തേതു” ചൈനയും. 
മാര്‍ക്സിയന്‍ ദര്‍ശനത്തിന്‍െറ രണ്ടു കുല 
ഗുരുക്കന്മാരായി ലെനിനെയും മാവോ 
യെയും ലോകം കാണുന്നു. പക്ഷേ, മാര്‍ 
ക്‌സിസം കൈകാര്യം ചെയ്യുമ്പോഠം 


ഈ കുലഗുരുക്കന്മാരില്‍ ഒരു വൃത്യാസം , 


ഉണ്ടായിരുന്നു. റഷ്യയില്‍ നിന്നു” ഇറക്കു 
മതി ചെമ്ലേണ്ടതല്ല വിപ്പവത്തിന്‍െറ 
തന്ത്രങ്ങളെന്നു്‌ മാവോ വിശ്വസിച്ചു; 
പക്ഷേ, അധികമൊന്നും അതു തുറന്നു പറ 
ഞ്ഞിട്ടില്ല. തന്‍െറ നാടിന്‍െറ ചരിത്ര 


ത്തിന്‍െറയും വര്‍ത്തമാനകാല പതിതഃ | 


സ്ഥിതികളടെയും പ്രത്യേക സാഹ 
ചര്യങ്ങളി ലേക്ക്‌” മാര്‍ക്‌സിസ്‌ററ്‌ 
ദര്‍ശനങ്ങളെ കൂട്ടിനു വിളിക്കുക മാത്രമാ 
യിരുന്നു മാവോ. മാവോ മാര്‍ക്‌സിനെ 


കലാകരമൂദി & 





എസ്‌. വിപിനചന്ദ്രന്‍ 


ക്കരയില്‍ 





യെന്നതിനെക്കാരം, മാര്‍ക്‌സ്‌ മാവോ 
യെ തേടിച്ചെല്ലകയായിരുന്നു. ചൈന 
യടെ ഐതിഹാസികയഗങ്ങളടെ മുലക 
ളില്‍ ഒതുങ്ങിക്കിടക്കുന്ന മലകഠം താങ്ങുന്ന 
കിഴവന്മാരുടെ കഥ മാവോ കാറല്‍മാര്‍ 
ക്രിനും പറഞ്ഞുകൊടുത്തിട്ടണ്ടു'. ഈ നദി 
താനൊരാചാര്യനാണെന്ന 
ധ്വനി എപ്പോഴും മാവോയുടെ വീദുപൃവ 
കര്‍മ്മങ്ങളില്‍ അടങ്ങിയിരുന്നു. 1930-ല്‍ 
അദ്ദേഹം എഴുതിയതു്‌ ഉദ്ധരിക്കട്ടെ: 


“ചൈനയില്‍ ഒരു വിപ്പവ വേലി 
യേററമുണ്ടാകുമെന്നു ഞാന്‍ നിങ്ങളോടു 
പറയുമ്പോരം, തീര്‍ച്ചയായും അതൊരു 
മിഥ്യയെപ്പററിയല്ല. അസാദ്ധ്യതയെ 
പ്പററിയുമല്പ. പുറംകടലിചൂടെ പോ 
കുന്ന ഒരു കപ്പലിന്‍െറ പായ്‌മരം കര 
യില്‍ നിന്നുതന്നെ കണ്ടുകഴിഞ്ഞിരി 
ക്കുന്നു. മലമുകളില്‍നിന്നു കാണുന്ന 
കിഴക്കന്‍ സൂര്യന്‍െറ ആദ്യകിരണങ്ങരം 
പോലെയാണത്‌. പിറവിയെടത്ത 
കുഞ്ഞു” ഗര്‍ഭപാത്രത്തില്‍ കൈകാലി 
ട്ടിളക്കുന്നതുപോ ലയാണതു്‌. *” 


അമ്മയായ ഭൂമിയമായുള്ള പൊക്കിഠം 
ക്കൊടിബന്ധം. വര്‍ത്തമാനകാലത്തി 
ന്‍െറ കരയൃമായുള്ള ബന്ധം. വിപ്‌ള 
വം എപ്പോഴും അതാതു മണ്ണിന്‍െറ നി 
റി ബന്ധപ്പെട്ടുപതച്ചുയരു 
ന്നതാണെന്നു” ആണു്‌ അദ്ദേഹം പറഞ്ഞ 


തു”. “” ലോകചരിത്രത്തില്‍ നിങ്ങളെ 


പ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുപോലൊ 


'രുലോങ്‌ മാച്ചിനെപ്പററി. ഇതുപോലെ 


ഒരു നദിക്കരയില്‍ നിന്നു” മറ്റൊരു നദി 
ക്കരയിലേക്കു നടത്തിയ ഒരു മാര്‍ച്ച്‌ നെ 


പററി?" മാവോ ലോകത്തോട്‌ അങ്ങ 
നെയും ചോദിച്ചിരുന്നു. ഒരു പക്ഷേ, 
കാറല്‍ മാര്‍ക്ട്‌ ജീവിച്ചിരുന്നു വെങ്കില്‍, 


മാവോയില്‍നിന്നു' ഈ ലോങ്‌” മാര്‍ച്ചി 
നെ മുന്‍ നിറുത്തി പുതിയ പാഠഞങ്ങാം 
തന്നെ പഠിക്കുമായിരുന്നു. ഇതു്‌ എന്‍റ 
താണ്‌; ഇതു ചൈനയാണു” എന്ന ദാര്‍ 
ഡ്ൃത്തില്‍ നിന്നു”, മാവോ തുടങ്ങി. ഈ 
തുടക്കം തന്നെയാണു” റഷ്യയുമായുള്ള അ 
കല്‍ച്ചയും സോഷ്യലിസ" ററ ശീതസമര 


ത്തിനും വഴിവച്ചതു”. 


മാവോയുടേതു* ഒരു ചൈനീസ്‌ പരീ 
ക്ഷണമായിരുന്നു. അവിടെ നൂറു പൂക്കരം 
ക്ഷ്‌ ഒന്നിച്ചു വിരിയാമായിരുന്നു. വള 
രെക്കാലം ലോകം രാവോയെ നോക്കി 
നിന്നിട്ടണ്ടു . അന്നേവരെയില്ലാത്ത ഒരു 
ജീവിതരീതിക്കു” ജനങ്ങഠംക്കിടയില്‍ 
മാവോ ജന്മം നല്‍കുന്നുവെന്നു ലോകം 
വിശ്വസിച്ചു. ചൈനയ്‌ക്കുമേല്‍, ഉദിച്ച 
ചുവപ്പുതാരകയെ, ഒന്നു മാററി നിറുത്തി | 
ത്തന്നെ ലോകം. കണ്ടിരുന്നു. ദസ്‌ 
കാപ്പിററലിന്‍െറ താളകൌം മറിക്കുമ്പോഠം 
ത്തന്നെ മാവോ പഞ്ചശീലതത്വങ്ങഠം 
ഉരുവിടുകയും ചെയ്തു. | 


ഇതെല്ലാം പഴയകഥ. ചൈനയിലെ 
കൃഷി ത്തൊഴി ലാളി വര്‍ഗ്ഗം അവരുടെ 
നീലവ്ര്രുരദഠം മാററന്നതു പോലെയാണു്‌ 
മാവോഷ്കണ്ുശേഷം ചൈനയുടെ രാഷട്രീയ 
ദര്‍ശനങ്ങഠം മാറിയതു”. എത്ര വേഗം 
ചൈനയില്‍ മാവോ ഒരു കിഴവനായി 

പ്പോയി! 1976-ല്‍ മാവോ മരിച്ചു. നേതൃ 


.'ത്വങ്ങളം പാര്‍ട്ടിയും മാറി. മാവോയുടെ 








ന 


അംശങ്ങറം | ലെ: ചൈന 
മാറുന്നു, മാറുന്നു വെന്നു” ചൈനാ നോക്കി 
കഠം വിളിച്ചുപറഞ്ഞു. ഒപ്പം ജീന്‍സും 
ഓപ്പെറയും വരുന്നു. മെററര്‍ലിങ്കും 
ഷേക്ന്‌പിയറും വരുന്നു. ബ്രഹ തും നെറുദ 
യും വരുന്നു. കൊക്കകോളയും കമ്പ്യൂട്ടവം 
വരുന്നു. ലോകത്തിനു ചൈനയെ കാണാ 
തിരിക്കാന്‍ ഇനി മതിലില്ല. ആ വന്‍ 
മതില്‍ പാടേ പൊളിച്ചു നീക്കാനുള്ള ഒരു 
പ്രക്രിയയും ലു നടക്കുന്നുണ്ടു 
പോലും. 

ആ പ്രക്രിയയില്‍നിന്നു? ഒരു മൂര്‍ത്ത 
മായ ബിന്ദു ഇക്കഴിഞ്ഞ ഡിസംബര്‍ 7-ാം 
തീയതി ലോകത്തിനു ലഭിച്ചു. അതാ 
കട്ടെ, പഴയ രീതി യിലുള്ള ഈഹാപോഹ 
മൊന്നുമല്ല. ചൈനയെക്കുറിക്കുന്ന ഒരു 
വാസ്പവം 


യ്‌ലി' പറഞ്ഞതാണു. 
*'നൂറെറാന്നു കൊല്ലം മുമ്പു്‌ 
മാര്‍ക്‌സ്‌ മരിച്ചു. ഒരു നൂററാണ്ടി 


നു മുമ്പാണു” മാര്‍ക്‌സിന്‍െറ കൃതി 
കും മ ടല അദ്ദേഹത്തിന്‍െറ 
ആശയങ്ങഠം  രൂപപ്പെട്ടതിനുശേഷം 





ചൈന മാറുന്നതു” എങ്ങനെ 
യെന്നു” ലോകത്തോടു ”പീപ്പിഠംസ്‌ ഡെ 


കാറല്‍ 


ചൈന ഗതിവേഗവും ദിശയും മാറുന്നു 


വലിയ വലിയ മാററങ്ങഠം ലോക 
ത്തിനു സംഭവിച്ചു. ഇന്നത്തെ സാഹ 
ചര്യങ്ങഠംക്കു” മാര്‍ക്‌സിന്‍െറ ചില 
ആശയങ്ങാം പററിയതല്ല. എന്തെ 
ന്നാല്‍, ഇന്നത്തെ കാലം മാര്‍ക്‌സ്‌ 
ഒരിക്കലും കണ്ടിരുന്നതല്ല. എംഗല്‍സ്‌ 
കണ്ടില്ല; ലെനിനും കണ്ടില്ല. നാമിന്നു 
നേരിടുന്ന പ്രശ്‌നങ്ങരം അവര്‍ ഒരിക്ക 
ലും പരിചയപ്പെട്ടതല്ല. അതുകൊണ്ടു, 

മാര്‍ക്ലിസ്റ്‌ - ലനിനിസ്റ്റ്‌ കൃതികളെ 
വച്ചുകൊണ്ടു” ഇന്നത്തെ നമ്മുടെ പ്രശ 
ങ്ങഠം 


സ്‌ററ്‌-ലനിനിസ്സ്‌ പ്രത്യയശാസ്ത്ര 


ത്തിന്‍െറ അടിസ്ഥാനത്തില്‍ നമുക്ക്‌ 
ഡോഗ്‌മാററിക്കാകാന്‍വയ്യ. കാലം 
മാറി ക്കൊണ്ടിരിക്കുകയാണു ഇനി 
യം ചില മാര്‍ക്‌സിസ്‌ററ്‌ ആശ 
യങ്ങാംം അനുവര്‍ത്തിച്ചാല്‍, നമ്മു 


ടെ ചരിത്രത്തിന്‍െറ വികാസം ae 
പോകുമെന്നതു തീര്‍ച്ച :-- 


. നമ്മുടെ ഇന്നത്തെ (സകലമാന) 
പ്രശങ്ങളും പരിഹരിക്കുവാന്‍ മാര്‍ക്ടരി 

സ്റ്റ്‌ ദര്‍ശനത്തെക്കൊണ്ടാവില്ല. 
പാം തിയതി പീപ്പിഠംസ്‌ ഡെയ്‌ലി 
ഇതെഴുതിയപ്പോറം ബ്രാക്കററിലെ “സക 
ലമാന' പദമില്പായിരുന്നു.' പിറേറദിവ 


സമ്മാണു' ആ തിരുത്തല്‍ ' അവര്‍ നട 
ത്തിയത്‌. 
. സ്ഥിരം ന്ത OP കഠം പോലും 





മാററത്തിന്‍െറ ഓരോരോ 


പരിഹരിക്കാവതല്ല ...മാര്‍ക്കി 


പലപ്പോഴും 


ഞെട്ടിപ്പോയി. കമ്മ്യൂണിസം മതമായി 
രിക്കുന്നുവെന്നും അതു്‌ പഴഞ്ചനാശയമാ 
ണെന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 
പടിഞ്ഞാറന്‍ മതലാളിത്ത പത്രങ്ങളം 
അവരുടെ മററു വാത്താവിനിമയ ഉപകര 
ണങ്ങളം ഈജ്ജസ്വലമായി. പോളണ്ടി 
ലെ “സോളിഡാരിററി ക്കുശേഷം ഇവരെ 
ല്ലാം അല്പം റെസ്റ്റ്‌” എടുക്കുകയായിരുന്നു. 
കമ്മ്യൂണിസ്റ്റുലോകത്തുനിന്നു” ഇങ്ങനെ 
വാര്‍ത്തകഠം 
അവര്‍ക്കു” കാലാകാലമായി ലഭിക്കാറുണ്ട 
ല്ലോ. ആദ്യം അതു ടിറേറാ ആയിരുന്നു. 
പിന്നീടതു” ല്യൂബ്‌ചെക്ക്‌ ആയിരുന്നു. 
പിന്നെ യൂറോ കമ്മ്യുണിസമായി... 
ഇപ്പോഠം ഇതാ വന്നിരിക്കുന്നു ദെങ്ങി. 
ന്‍െറ ചൈന! | 

അവരുടെ ആവേശം മാററിനിറുത്തി 
യാലും ഈ മാററങ്ങളുടെയും തെററിപ്പിരി 
യലിനന്‍െറയും ഒക്കെ ഇടയില്‍ ചിലസത്യ 
ങ്ങഠം അവശേഷിക്കുന്നുണ്ടു*. 


മ൯ഷ്യനെംമൊത്തമായി കണക്കിലെടു 


ക്കാന്‍ കഴിയുന്നില്ല ഇന്നു നിലവിലുള്ള 


കമ്മ്യൂണിസത്തിന്‌ എന്ന ആക്ഷേപം 
തള്ള !'ക്കളയാവുന്നതല്ല. ഇന്നു ലോകത്തു 


നിലവിലുള്ള കമ്മ്യൂണിസ്‌ററ” ഭരണ 
കൂടങ്ങരം ദേശീയമായ സ്വന്തം സമൃ 
ദ്ധിക്ക വേണ്ടി സ്വീകരിച്ചുകൊണ്ടിരി 


ക്കുന്ന സങ്കുചിതനയങ്ങളാണിതിനു്‌ ഒരു . 
കാരണം. മനുഷ്യനെ സംബന്ധിക്കുന്ന 
എല്ലാ  പ്രശ്‌നങ്ങഠംക്കും ഒരന്തിമപരി 
ഹാരമാണ്‌ കമ്മ്യൂണിസം എന്ന ചിന്ത 
യില്‍നിന്നു തുടങ്ങുന്നതാണ്‌ ഈ സന്ദേ 
ഹം. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേ 
ഷം രൂപം കൊണ്ടു”, കമ്മ്യൂണിസ്റ്റ്‌ പ്രത്യ 
യശാസ്രത്തില്‍ അമര്‍ന്നുകിടന്ന എല്ലാ 
രാഷി്‌ട്രങ്ങഠംക്കും ലോകത്തിന്‍െറ ആധു 
നികതയില്‍നിന്നു ഒരൊററപ്പെടല്‍ 
അനുഭവപ്പെടു. ഈ ഒററപ്പെടലില്‍നിന്നു” 
കിഴക്കേ യൂറോപ്പിലെ ചില. രാഷ്ട 
ങ്ങ പലപ്പോഴും പൊട്ടിത്തെറിച്ചി 
ടണ്ടു”. എല്ലാം അമേരിക്കയുടെ നുഴഞ്ഞുക 
യററം കൊണ്ടുമാത്രം ഉണ്ടായതാണെന്ന 
ഒരു സുഖവിശകലനത്തിലാണു 
ഒതുങ്ങാറു” . അമേരിക്ക 
ഴഞ്ഞുകയറിയിട്ടണ്ടാവാം. പക്ഷേ, അ 
ങ്ങനെ ഒതുക്കേണ്ടിയിരുന്ന ഒരു പ്രശ്‌ന 
മല്ല ഇതു”. കമ്മ്യൂണിസത്തിന്‍െറ കീഴി 
ലും മനുഷ്യന്‍ ശുദ്ധവായുവും വെളിച്ചവും 
സ്വാതന്ത്രവും ആവശ്യപ്പെടും എന്ന 


' സത്ൃത്തിനുമുമ്പില്‍ തങ്ങളുടെ ജാജംുകഠം 
. എത്രതവണ തോറേറാടിയെന്നു' സോവി 


യററ' റഷ്ൃയ്ണുറിയാം. സി.ഐ.എ.യുടെ 


൦ ക്രരിനിഴലില്‍നിന്നുകൊണ്ട്‌ അമേരിക്ക 
. എവിടെയോ ചൂണ്ടിക്കാണിച്ച സ്വാത. 


” ന്്ൃയമെന്ന മുതലാളിത്ത മിഥ്യയെ മുഖത്തു 
നോക്കി നേരിടാന്‍ തങ്ങറംക്കു” ' കഴിയാ 
തെപോയതു' ഇതുകൊണ്ടാണെന്നും സോ 
വിയററ“റഷ്യയ്കു്‌ അറിയാം. അറിയാ 


മെങ്കിലും അവര്‍ അനങ്ങിയില്ല. നാല്പതു 


കഠംമുതല്‍ ഇങ്ങോട്ട്‌ കമ്മ്യൂണിസത്തെ 
ഒരു ദുര്‍ഭൂതമായി കരുതിയതും എതിര്‍ 
ത്തതും അമേരിക്കയുടെ നേതൃത്വത്തിലാ 
ണ്‌, ലോകമുതലാളിത്തം. സ്വന്തം ആയു 
ധങ്ങം കൊണ്ടു" ഇതിനെ നേരിടാമെന്നു' 


സോവിയററ്‌ റഷ്യ വിശ്വസിച്ചു. ആയുധ . 


ശേഷിയില്‍നിന്നുളവായ ഒരു ധാര്‍ഷ്ട്വു 


കലാകൌമുദി 6 


ഇതു” 





[8 


, വന്മതിലിന്‍െറ നാട്ടില്‍ 
പുതിയ ചക്രവാളങ്ങടം തേടുന്ന അമേരിക്ക 


മായി, സ്വന്തം അതിരുകളില്‍ മാത്രമൊ 
തുത്ങന്ന വിശ്വസ്നേഹവുമായി, അമേരിക്ക 
യെ എതിരിട്ടന്നതില്‍ നില്ലന്ന സമാധാന 
മന്ത്രവുമായി നിന്നാല്‍ മതിയെന്നു” റഷ്യ 
കരുതി. ഇതിനിടയില്‍ നഷ്ടപ്പെട്ടപോ 
യതു” കമ്മ്യൂണി സ്‌ ററുപാര്‍ട്ടികഠം തമ്മി 
ലുള്ള സാര്‍വലാകിക ഐക്യമാണു്‌. 
ഇങ്ങനെയുള്ള ഐക്യത്തിലൂടെ പരിഹരി 
ര്‍പ്പൈടേണ്ട പ്രശ്‌നങ്ങരം ഉണ്ടായിരുന്നു 
കമ്മ്യൂണിസത്തിനു മുമ്പില്‍. ചൈനയ്യം 
റഷ്യയും ഒരു വട്ടമേശയ്കൂ മുന്നില്‍ ഇരുന്നു 
പരിഹരിക്കേണ്ട പ്രശ്‌നങ്ങഠം. ഉള്ളതില്‍ 
കുറച്ചു പറയുകയല്ല. മുതലാളിത്തവുമായു 
ള്ള ശീതസമരങ്ങളടെ ഇടയില്‍ വച്ചു്‌ 
ചൈന, ചൈനയുടെ 
വന്‍കിട രാഷ്‌ട്രമാകാനും, 
ന്‍െറ നിലയില്‍ നിന്നൊട്ടം വിട്ടകൊടു 
ക്കാതിരിക്കാനും ശ്രമിച്ചത്‌ കമ്മ്യൂണി 
സ്‌ററ്‌ലോകത്തിനു സംഭവിച്ച ഒരു വലി 
യ അപചയം തന്നെ ആയിരുന്നു. മുതലാ 
ളിത്തലോകമണ്ഡലങ്ങളി'ലേക്കു പ്രവേ 
ശിച്ച ഒരു സോഷ്യലിസ്‌ററുശക്തി എന്ന 
നിലയില്‍ പ്രാബല്യം കൈവരിക്കണ 
മെന്ന ചിന്ത ചൈനയുടെ മനസ്സില്‍ 
അങ്കുരിപ്പിച്ചതു” സോവിയററ്‌' റഷ്യ 
തന്നെയാണു്‌ പുറം ലോകത്തിറങ്ങുക 
എന്ന സ്വപൃം ചൈന മൂന്നുദശാബ്ദങ്ങളോ 
ളം ഉള്ളിലെവിടെയോ സൂക്ഷിച്ചുവച്ചു. 
പക്ഷേ, ഈ സ്വപപ്ുങ്ങറംക്കു മുമ്പില്‍ ചൈ 
നയുടെ എല്ലാ വാതിലുകളം ജനാലകളം 
മാവോ അടച്ചിട്ട. കാരണം, അദ്ദേഹം 
എന്നും ഒരു വിറുപവകാരിയും ഒരു ചൈനീ 
സ്‌ കിഴവനുമായിരുന്നു. മാവോ ജീവി 
ച്ചി രിക്ക മ്പോഴംത്തന്നെ ചൈനയുടെ 
ദീര്‍ഘദീര്‍ഘമായ നദീതടങ്ങളില്‍നിന്നു” 
അദ്ദേഹം തിരോധാനം ചെയ്തകൊണ്ടിരി 
കകേയുമായിരുന്നു. 
പൂര്‍ത്തിയാകാന്‍ മാവോയുടെ മരണ 
ത്തിനുശേഷം ആറേഴവര്‍ഷങ്ങളെടുത്തു . 


റഷ്യ അതി 


കലാകരനമുദി 77 


നിലയില്‍ ഒരു. 


ആ തിരോധാനം: ത്തിലെ ഏററവും 


' മാര്‍ക്ലിസ്‌ററ്‌ ലോകത്തു” നേതാക്കളെ 
സംബന്ധിച്ചിടത്തോളം, എഴുതപ്പെടാത്ത 
ഒരു നിയമം ഉണ്ടു്‌ ഇന്നു നിറംമങ്ങുന്ന 
വര്‍ വേറൊരു കാലത്തു” ശോദഭിച്ചുവരു 
മെന്ന്‌. പിഴതെറിയുന്ന ദീര്‍ഘകായ 
പ്രതിമകഠം വീണ്ടും പൊക്കിക്കൊണ്ടു 
വരേണ്ടിവതുമെന്നു” അങ്ങനെയാണെ 
ങ്കില്‍, ഇന്നലെ ഉജ്ജ്വലമായി പ്രകാശി 
ചുകൊണ്ടിരുന്ന ചൈനയുടെ മാവോ, 
ഇന്നു്‌ പിഴുതെറിയപ്പെടുവെങ്കിലും' നാളെ 
എന്നെങ്കിലും ശോഭിച്ചുവന്നുകൂഭെന്നില്ല. 
കാറല്‍മാര്‍ക്‌ സിനോടൊപ്പമാണു”, പല 
അര്‍ത്ഥങ്ങളിലും മാവോ 
ജീവിക്കുന്നതു”. മാവോയില്‍നിന്നു ചൈ 
നഴ്ണൂ മാറണമെങ്കില്‍, രമാ സില്‍ 
നിന്നുകൂടി മാറണം. 


രണ്ടുമൂന്നു വര്‍ഷംമുമ്പ്‌, ചൈനയില്‍ 
നടന്ന മാവോനിരാസ പ്രക്രിയയുടെ 
തുടര്‍ച്ചയാണ്‌ കാറല്‍ മാര്‍ക്‌ സില്‍ നിന്നു 
ള്ള ഇപ്പോഴത്തെ വീിട്ടമാറല്‍. 


നൂറുകോടി ജനങ്ങളേയും കൊണ്ടു” ചൈ 
നയിലെ ഇന്നത്തെ നേതാക്കഠം എങ്ങോ 
ട്ടാണ പോകുന്നതു”? 


ആ രാജ്യത്തിന്‍െറ ചരിത്രം തുടങ്ങു 
ന്നതുമുതല്‍ ഇന്നലെയോളവും അവരുടെ 
ജീവിതം ഒരു കാര്‍ഷിക സംസ്‌കാര 
ത്തില്‍ അധിഷ്ഠിതമായിതുന്നു. ഇന്നു” 
ജനാലകഠം തുറന്നു്‌ പുറത്തേക്കു നോക്കു 
മ്പോഠം, തകര്‍ന്നുകൊണ്ടിരിക്കുന്ന തങ്ങ 
കടെ കാര്‍ഷിക സമ്പദ്‌ വ്യവസ്ഥയ്ക്കു 
മേലേകൂടി അവര്‍ കാണുന്നതു” ആധനിക 
വ്യവസായ സംസ്‌ കാരത്തിന്‍െറ ഭാതിക 
നേട്ടങ്ങളാണു”്‌ . ചരിത്രത്തില്‍ തങ്ങളുടെ 
ഏററവും വലിയ 
ജപ്പാന്‍ മുതല്‍, കമ്മ്യൂണിസ്‌ ററു ചരിത്ര 


യായ അമേരിക്കവരെ, ആധനികവല്ല 
രിച്ച വ്യവസായങ്ങളിലൂടെ പണിതുവച്ച 


ചന്യില്‍ 


എതിരാളിയായ 


വലിയ എതിരാളി. 





മായിക ലോകത്തിന്‍െറ പകിട്ട്‌” ചൈന 
കണ്ടു. സൈനികമായി മാത്രമല്ല, വാണി 
ജൃത്തിലും വ്യവസായത്തിലുംകൂടി, കയ 
ററുമതിയിലും ഇറക്കമതിയിലുംകൂടി ലോ 
കുവുമായി ഒത്തു പോയാലേ ആന൯റ കോ 
ട്രിക്ക്‌ ആധനിക സമൂഹത്തില്‍ നിലനി 
ല്ലുളള എന്ന്‌’ ചൈനയുടെ നേതാക്കഠം 
കണ്ടു. നേതാക്കാം മാത്രമല്ല, ഇക്കാലമത്ര 
യും പുറം ലോകവിസ്‌മയകങ്ങഠം ഉററുനോ 
ക്കിക്കൊണ്ട്‌രുന്ന ജനതയുടെ ഒരു വിഭാ 
ഗവും കണ്ടു. ഇതിനിടയിലാണ്‌ കഴി 
ഞ്ഞ ഒന്നര ദശാബ്‌ദമായി ഒരു വ്യാമോ 
ഹത്തിന്‍െറ മേഖലയിലേക്ക്‌ ചൈന 
യെ അമേരിക്ക നയിച്ചുകൊണ്ടിരുന്നതു” 
അമേരിക്കന്‍ ഭരണകൂടവും മുതലാളിത്ത 
വും ഒരേപോലെ ഈ ശ്രമം തുടര്‍ന്നു. ക 
ഴിഞ്ഞ കാല്‍ നൂററാണ്ടുകാലമായി ലോക 
ത്തിറങ്ങിയിട്ള്ള ചൈനാ സംബന്ധി 
യായ പുസ്തകങ്ങളില്‍ 99 ശതമാനവും 
അമേരിക്കക്കാര്‍ എഴുതിയതാണു. അമേ 
രിക്കയ്ക്ക്‌”്‌ രഹസ്യമായി ഒരു ചൈനാ 
പഠനവിഭാഗം കൂടിയുണ്ട്‌. ലോകത്തി 
ന്‍റെ പൊലീസുകാരാണല്ലോ അവര്‍. 
ചൈനയെപ്പററിയയള്ള പഠനങ്ങഠം നടത്തു 
വാന്‍വേണ്ടി അമേരിക്കയിലെ വന്‍കിട 
സ്ഥാപനങ്ങളം നസര്‍ രാളം 
വാരീരച്ചാരിഞ്ഞ സ “കോളര്‍ഷിപ്പുകളം 
ഫെല്ലോഷിപ്പകളം മറെറാരു 'പി. എല്‍. 
450" തനെ ആയിരുന്നു. ഇതിന്‍െറ പി 
ന്നില്‍ അമേരിക്കയ്തു” രണ്ടിലേറെ ലക്ഷ്യ 
ങ്ങളണ്ടു”. ഒന്നു്‌ ചൈനയെ ലോകമത്സ 
രവേദിയിലേക്കു്‌” തെളിച്ചു” ഏഷ്യയി 
ലെ വിപ്പവപ്രസ്ഥാനങ്ങളെ മരവിപ്പി 
ക്കുക. മറൊന്നു”, സോവിയററ്‌ യൂണി 
യനെതിരെ ഒരു സോഷ്യലിസ്‌ററ" 
വന്‍കിടശക്തിയെ ലോകത്തിനുമുന്നില്‍ 
പ്രദര്‍ശിപ്പിക്കുക. പൊതുവേ, ആധുനിക, 
ലോകത്തു്‌ കമ്മ്യൂണിസ്ററ്‌ തത്വശാസ്ത്ര 
ത്തിനു പ്രസക്തിയില്ലാ എന്നു വരുത്തി 

കടടുക. തൊഴിലാളിവര്‍ഗ്ഗ സര്‍വാധിപ 
ത്യം ഒരു സ്വപ്‌നം മാത്രമായിരുന്നുവെ 
ന്നു തെളിയിക്കുക. ജയിക്കുക. 


ലാഭത്തെ ലക്ഷ്യംവച്ചു കൊണ്ടുള്ള ഉല്ലാ 
ദനം നടക്കുന്നില്ലാ ചൈനയില്‍ എന്ന 
യാഥാര്‍ത്ഥ്യത്തെ ആയിരിക്കാം, മനുഷ്യ 
ന്‍െറ ''എല്ലാ'” പ്രശ്‌നങ്ങള. പരിഹ 
രിക്കാന്‍ കഴിയുകയില്ല എന്ന പ്രഖ്യാപ 
നത്തിലൂടെ ഇന്നത്തെ ചൈനീസ്‌ നേതൃ 
ത്വം വിശേഷിപ്പിക്കുന്നതു”. ഉല്പലാഭനരം 
ഗത്തു” ഒരുതരം ലാഭചിന്താംനോഭാവം 
ചൈനയില്‍ ഈയിടെയായി സംജാത 
മായിട്ടമുണ്ടായിരുന്നു. കാര്‍ഷികരംഗ 
ത്തെ പരാജയവും വ്യവസായരംഗത്തു 
കൈവരിക്കാനാവാതെപോയ വിജയ 
വും ശാസ്ത്ര-സാങ്കേതിക രംഗങ്ങളിലുള്ള 
പിന്നോക്കനിലയും, പ്രത്യയശാസ്‌ത്ര 
രംഗത്തെവടംവലികളം ചൈനയെ ഇങ്ങ 
നെയൊക്കെ മാറിച്ചിന്തിക്കാന്‍ -പ്രേരി 
പ്രി ചൃതാ വണം. ഈ അറിവുകഠം ഈ 
രൂപത്തില്‍ ചൈന നമുക്കു്‌ നല്‍കിയി 
ട്ടില്ല. പക്ഷേ ലോകത്തെ മുതലാളിത്ത പ 


Fad 





ത്രങ്ങഠം ചൈനയില്‍ ഇത്തരത്തില്‍ ഒരു 


മാററം സംഭവിക്കുന്നുണ്ടെന്ന സൂചനകഠം ' 


പലപ്പോഴായി നല്‍കിയിരുന്നു. ഇനി 
ചൈനയിൽനിന്നു” വിപ്‌ ഉവസുക്തങ്ങഠം 


കയററി അയസയ്തുകയില്ലാ എന്നുവരെയുള്ള 


അറിവുകഠം അവര്‍ നല്‍കിക്കൊണ്ടിരു 

ഒരു രാഷ്‌ടമെന്ന നിലയില്‍ ചൈന 
എങ്ങോട്ടപോകുന്നു എന്നതു” ലോകത്തി 
നെറ ഒത പ്രശ്‌നംതന്നെയാണ്ട'. പ്രത്യേ 
കിച്ചു, ഏഷ്യയിലെ കമ്മൃണിസ്‌ ററു 
രാഷ്‌ടങ്ങാംക്ക്‌”,. യൂറോപ്പിലെ കമ്യൂ 
ണിസ്‌ററുപാര്‍ട്ടികംം നവീകരണത്തെ 


'ഡെങ്‌ സിയാവോ പിങ്‌ 





ക പുറംപൂച്ചിലെ ആധുനികത ചൈനീസ്‌ തെരുവുകളില്‍ 


യം ആധനികതയെയും 
അവരുടെ പുതിയ അസ്തിത്വം സ്ഥാപി 
ച്ചെടുക്കാന്‍, സോവിയററ്‌ 
ഇഷ്ടം കൂടാതെതന്നെ പല നിലപാടുകളും 


സ്വീകരിച്ചിട്ടണ്ടു. പക്ഷേ, ഏഷ്യയിലെ 


കമ്മൃണി സ്‌ ററ രാഷ്‌ട്രങ്ങഠം ഇത്തരം 
ഒരു ചിന്തയുടെ വഴിയിലൂടെ നിങ്ങിയി 
ട്ടില്ല. യൃറോപ്പിലെ കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി 
കളെയും കമ്മ്യൂണിസ്റ്റ്‌ ഭരണകൂടങ്ങളെയു ം 
സോവിയററു കമ്മ്യണിസത്തിന്‍െറ കുട 
ക്കീഴില്‍ പിടിച്ചുനിറത്തുവാന്‍ ആവി 
ല്ലേന്നതു” വളരെ മുമ്പേതന്നെ സോവി 
യററ- യൂണിയനു മനസ്സിലായ ഒരു 
വാസ്മവമാണു. അതുകൊണ്ടാണല്ലോ, 
കമ്മമണിസം ശുദ്ധീകരണത്തി 
നു” വിധേയമാകുന്നതു” സോവിയററ” 
യൂണിയനുപുറത്തുള്ള യൂറോപ്യന്‍ കമ്മ്യൂ 


 മാഭവാ മങ്ങുന്നു. പകരം തെളിയുന്നതു” ആര്‌? 
നിലനിറുത്തി . 


റഷ്യയുടെ 





'ണിസററ പാര്‍ട്ടികളില്‍ക്കൂടി ആയിരി 


മെന്നു” നേരത്തെ പ്രവചിക്കപ്പെടടിട്ടുള്ള 
തു”. എന്നാല്‍ ഏഷ്യയിലെ കമ്മൃണി 
സററ പാര്‍ട്ടികരം, കമ്മൃണിസ്റ്റ്‌ ലോ 
കത്തു്‌ സ്വാതന്ത്രത്തില്‍ അധിഷ്‌ഠിത 
മായ ഇത്തരം വൃഴ്തിത്വങ്ങാം സ്ഥാപി 
ച്ച പാര്‍ട്ടികളല്ല. ചൈനയുടെ മാററം 
ഏററവും ആദ്യം ആശയക്കുഴപ്പങ്ങരം ഉണ്ടാ 
ക്കുന്നതു” .. ഏഷ്യയിലെ. കമ്മ്യൂണിസ്റ്റ്‌ 
പാര്‍ട്ടികളിലും, കമ്മ്യൂണിസ്‌ററ്‌ ഭരണ 
കൂടങ്ങളിലും തന്നെയാണു്‌. 

ലചൈനയടെ നാവേ പുറത്തു വന്നിട്ട 
ളള, മനസ്സ്‌ വന്നിട്ടില്ല. ഇക്കാര്യത്തില്‍ 
മോസ്‌കോയില്‍ നിന്നാവട്ടെ, അവരുടെ 
നാവുപോലും പുറത്തു വന്നിട്ടില്ല. ഏഷ്യ 
യിലെ കമ്മ്യണിസ്‌ററു പാര്‍ട്ടികഠം ഇതും 
നോക്കി യി രി ക്കുകയാണു”-പ്രത്യേകി 


ചും, ഏഷ്യന്‍ ബൂര്‍ഷ്വാ ജനാധിപത ൦ 


ങ്ങഠംക്ക കീഴില്‍ വീര്‍പ്പുമുട്ടി ക്കൊണ്ടിരി 
ക്കുന്ന കമ്മ്യണിസ്‌ററു പാര്‍ട്ടികഠം . 

വേറൊരു രീതിയില്‍ ഇതിനെ കാണാ 
നും ശ്രമിക്കാവുന്നതാണു'. നൂററാണ്ടുക 
ളിലൂടെ ലോകജനതയെ സ്വാധീനിച്ചു 
നയിച്ചിട്ടള്ള ജീവിതദര്‍ശനങ്ങളൊക്കെ 
ഏഷ്യന്‍ മണ്ണില്‍നിന്നു പുറപ്പെട്ടിട്ടുള്ളതാ 
ണു. ഇതു്‌ ഹൈന്ദവ ദര്‍ശനമാകാം, 
ബരദ്ധദര്‍ശനമാകാം, സൊറാസ്‌ട്രീയ 
നിസമാകാം, കണ്‍ഫ്യൂഷ്യനിസമാകാം, 
സാക്ഷാല്‍ ക്രൈസ്തവദര്‍ശനമോ ഇസ്പാ 
മികദര്‍ശനമോ തന്നെയാകാം. മതങ്ങളുടെ 
പരിവേഷമുള്ള ഈ തത്ത്വശാസ്രരൂങ്ങഠംക്കു 
മീതേകൂടി ലോകത്തു” ആഞ്ഞുവീശിയ 
ആദ്യത്തെ രാഷ്‌ട്രീയദര്‍ശനമാണു്‌ മാര്‍ 
ക്‌സിന്‍േറതു”. അതിന്‍െറ വരവു” പടി 
ഞ്ഞാറുനിന്നായിതുന്നു. മററുള്ളവ കിഴ 
ക്കുനിന്നു പരിഞ്ഞാറോട്ടപോയവയും . 
മാര്‍ക്‌സിസത്തെ മാവോ സ്വീകരിച്ചതു” 
ഒരു കിഴക്കന്‍രീതിയില്‍ത്തന്നെ ആയിരു 
ന്നു. എന്നാല്‍ മാര്‍ക്‌സിസത്തിന്‍െറ 
യഥാര്‍ത്ഥ പടിഞ്ഞാറന്‍ രീതികളെ കിഴ 
ക്കിന്‍െറ മനസ്സ” ഇപ്പോഠം പടിഞ്ഞാറിനു 
തന്നെ വിട്ടകൊടുക്കുകയാണോ? 

ഇനി ചൈനയ്തുമേല്‍ ഉദിക്കുന്നത്‌ 


ഏതു താരകമാവാം? ഏതു സൂര്യനാവാം?' 


അതു“ ഏതു കടലില്‍ മങ്ങിക്കളിചുവന്ന 
താവാം? നിറം കുറഞ്ഞ ഒരു 
കയോ, ഒരു നീലത്താരകയോ??. 


കലാകരമുദി 8 


ചെന്താര . 
ഗിന്‍റ“”' 





Fn NT HEA WTE lst 


e 


മൂ ചി. 133 


കഞ്ഞനന്തന്‍നായര്‍ 


ബര്‍ലിന്‍ 


്ര്്ാരിക്മ 


സ്റര്‍ല്ടര്‍ _ 


പദ്രത്യുമായ്‌] 
LS 


മന്‍ഷ്യരാശിക്കുഃ ഒരു ഭീഷണിയുൃമാ 
യിട്ടാണ്‌ ഈ പുതുവത്സരം വപിറന്നിരീ 
ക്കുന്നതു”. സ്റ്രാര്‍വാര്‍ ' എന്ന ഓമനപ്പേ 
രുള്ള ഒരു ഭീഷണി. വിദൂരനക്ഷത്രങ്ങ 
ളില്‍നിന്നോ മറേറതെങ്കിലും ഗോള 
ത്തില്‍നിന്നോ അവിടത്തെ ജീവികം 
ഒരുക്കം കൂടുന്നു ഒരാക്രമണമല്ല. ഈ ഭൂമീ 


യിലെതന്നെ ചിലര്‍ ഭൂമിക്കുനേനെ നടഃ- 


ത്താന്‍ ഒരുങ്ങുന്ന ഒരാക്രമണം. ഇതിന്‍െറ 
ആരവം 
ന്മാരില്‍നിന്നു” ഉയര്‍ന്നുകഴിഞ്ഞു. 

വൈററഹാസില്‍ പ്രസിഡന്‍റ്‌ റെയ്‌ 
ഗനന്‍െറ രണ്ടാംവട്ടം ഈ മാസമാണ്‌ 
ആരംഭിക്കുക. അതിനോടൊപ്പംതന്നെ 
അദ്ദേഹത്തിന്‍െറ കാര്‍മ്മികത്വത്തില്‍ 
സ്റ്റാര്‍വാര്‍ പരീക്ഷണ പ്രോജക്‌ററിന്‍െറ 
ഉദ്‌ഘാടനവും നടക്കും. 

അമേരിക്കന്‍ സ്‌ പേസ്‌ ഷട്ടിലായ 
“ഡിസ്‌കവറി '*' ഈ മാസം മദാം തീ 
യതി ബഹിരാകാശത്തേക്കു പോകുന്നതു” 


അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട 


പോരുന്ന ചില സൈനിക നിയോഗ 
ങ്ങളമായിട്ടാണ്‌. ഇതിലൊന്നു” “സി 
(ടiള്്സ-സിഗ*നല്‍ ഇന്‍റലി 


കലാകരമുദി 9 


ജന്‍സിന്‍െറ ചുരുക്കപ്പേരു”) എന്ന സൈ 


-നികചാരോപഗ്രഹത്തെ 
ലാണു. 


വിക്ഷേപിക്ക 
*“ഡിസ്തരവറി'യുടെ ചരക്കു മുറി 


യില്‍നിന്ന്‌ മുറി തുറന്നു” ഈ ഉപഗ്രഹം. 
വിക്ഷേപിക്കപ്പെടുന്നതു” എവിടെയാണെ 
22500 മൈല്‍, 


ന്നോ? ഭൂമിയില്‍നിന്ന്‌ 
ഉയരത്തിലുള്ള ഒരു ഭൂമണപഥത്തില്‍ 
സോവിയററ്‌ യൃണിയനുനേരെ മുകളി 
ലായി ഈ ഉപഗ്രഹം സ്ഥിരമിയിനിന്നു 
കറങ്ങും. ഭൂമിയുടെ ഭമണവേഗവും ഈ 
ഉപഗ്രഹത്തിന്‍െറ സഞ്ചാരവേഗവും തുല്യ 
മായതിനാലാണു ഇതിനു്‌ സോവിയററ* 
യൂണിയനു മുകളില്‍ത്തന്നെ സ്ഥിരമായി 
നില്‌ക്കറന്‍ കഴിയുന്നതു്‌. 


അമേരിക്കയുടെ ബഹിരാകാശ വിക്ഷേ 
പണങ്ങളെല്ലാം ഇതേവരെയും “തുറന്ന” 
ഒരേര്‍പ്പാടായിരുന്നു. പത്രലേഖകര്‍ക്കും 
ടെലിവിഷന്‍, റേഡിയോ ലേഖകര്‍ക്കും 
ചെല്ലാം, ചിത്രമെടുക്കാം, എഴുതാം. 
റോക്കററില്‍ എന്താണു്‌” പേ ലോഡ്‌, 
എന്തിനാണതു“*. എന്നെല്ലാം സവിസ്തരം 
ജനങ്ങളെ അറിയിക്കാം. എന്നാല്‍ ഈ 
മദാം തീയതിയിലെ വിക്ഷേപണം അ 
ങ്ങനെയല്ല. “ഡിസ്റ്റരവറി'യൃഭടെ ഈ ദനത്ൃ 
ത്തെപ്പററിയോ. അതില്‍ കയററുന്ന 
ഉപഗ്രഹാദി യന്ത്രസമുച്ചയത്തെപ്പററിയോ 
ആരും ഒരക്ഷരം മിണ്ടിപ്പോകരുതു”. കര്‍ 
ക്കശമായ നിയന്ത്രണം. 


പക്ഷേ, വിവരങ്ങളൊക്കെ ലോകമറി 
ഞ്ഞകഴിഞ്ഞു. ഡിസ്‌കക്കവറി കൊണ്ടു 
പോകുന്ന ഉപഗ്രഹം നിര്‍മ്മിക്കാന്‍ 3000 
ലക്ഷം ഡോളര്‍ അമേരിക്ക ചെലവാക്കി. 
ആ ഉപഗ്രഹത്തില്‍ ഇലക്‌ട്രോണിക്‌ 
കണ്ണുകളണ്ടു”. ഇലക്‌ട്രോണിക്‌ ചെവി 
| കളണ്ടു. സോവിയററ്‌ യൂണ യ 
നിലെ സൈനിക സ്ഥാപനങ്ങാക്കു 
നേരെ ഈ കണ്ണുകഠം ചിമ്മാതെ പാത്തു 
നില്‌ക്കും. 
ലക്കും. സോവിയററ്‌ യൂണിയനില്‍ 
ഒരീച്ചയനങ്ങിയാല്‍പ്പോലും ഈ യന്ത്രക്ക 
ണ്ണകുളം ചെവികളം ഉടനെ അതു്‌ വേണ്ടി 
ടങ്ങളില്‍ അറിയിക്കും. ബഹിരാകാശ 


ത്തു” ഒരു യുദ്ധമണ്ടാകുമ്പോഠം അതെങ്ങ 


നെയിരിക്കുമെന്നു പഠിക്കാനും ആ യുദ്ധ 


ത്തില്‍ മേല്‍ക്കൈ നേടാനും വേണ്ടിയു 


ള്ള ആദ്യത്തെ നിര്‍ണ്ണായകമായ കാല്‍ 


അമേരിക്കയിലെ യുദ്ധക്കഴുക വയ്‌ പാണു' ഈ 23ാം തീയതി നടക്കാന്‍ 


പോകുന്നതു” . 

അമേരിക്കയിലെ യുദ്ധക്കഴുകന്മാരുടെ 
ആസ്ഥാനമാണല്ലോ പെന്‍റഗണ്‍. ഈ 
പെന്‍റഗണിനന്‍െര കണ്ണരുട്ടലും വിലക്ക 
ലും നിരോധനവുമൊന്നും അവിടത്തെ 
പ്രസിദ്ധപത്രമായ വാഷിങ്‌ടണ്‍ പോസ്റ്റ്‌ 
വകവച്ചില്ല. “ മിഷന്‍.-51 സി'“ എന്നു 
പേരുള്ള ഈ രഹസ്യദാത്യത്തെപ്പററി 
അവര്‍ തുറന്നെഴുതി. അതിനെ നിശിത 


മായി വിമര്‍ശിച്ചു. വാഷിങ്‌ടണ്‍പോ 
സ?ററിനെതിരെ ..മേരിക്കന്‍ ഭരണാ 
ധികാരികരം &ഭരച്ചുചാടി. അമേരി 
ക്കന്‍ പ്രതീദരാധ:; ന. കട്ടറി ൦ ാസ്‌പര്‍ 
വെയ”ന്‍ ബര്‍ഗര്‍ പ. തു: “ നിരുത്തര 


ഈ കാതുകരം കൂര്‍ത്തുനി. 





ഇതേവരെ യുദ്ധങ്ങളെല്ലാം 
ഭുമുഖത്തു മാത്രമായിരുന്നു. 
ബഹിരാകാശത്തും അവി 
ടത്തെ ഗോളങ്ങളിലുംനി 
ന്നു” ഭൂമിക്കനേരെ ആക്രമ 
ണം തൃടങ്ങാറായ മട്ടാണു”. 
ആക്രമണകാരികള്‍ ഇതര 


ഗോളങ്ങളിലെ ജീവിക 


ളൊന്നുമല്ല. സാക്ഷാല്‍ ഭൂ 
മിയിലെ ആളകള്‍തന്നെ. 
ഇതിന്‍െറ റിഹേഴ്‌സല്‍ 


ആരംഭിച്ച കഴിഞ്ഞു. അ 
മേരിക്കയുടെ *സ്റ്റാര്‍വാര്‍” 
എന്ന പരിക്ഷണപരമ്പര 
ഭൃമിക്ക്‌ വലിയ ഭീഷണി 
യാണു“. 


വാദപരമായ പത്രപ്രവര്‍ത്തന തോന്ന്യാ 
സമാണിതു“.'” പക്ഷേ, സാര്‍വത്രിക 
മായ പ്രതിഷേധം ഉയര്‍ന്നു. സ്‌ററാര്‍ 
വാര്‍ പ്രോജക്‌ട്‌” മതിയാക്കണമെന്ന 
ആവശ്യമുയര്‍ന്നു. | 
പ്രസിഡന്‍റ്‌ റൊണാഠംഡ്‌* റെയ്‌ ഗഗന്‍ 
ഇതൊന്നും ഗാനിച്ചില്ല. | 
സോവിയററ്യൂണിയന്‍ രംഗത്തുവന്നു. 
അമേരിക്കയുടെ ഈ സ്‌ററാര്‍വാര്‍' പദ്ധ 
തി 1972-ല്‍ ബ്രഷ്‌നേവും നിക്‌സനും 
തമ്മില്‍ ഒപ്പുവച്ച ഐ. ബി. എം.. കരാ 
റിന്‍െറ നഗ്‌നമായ ലംഘനമാണിതെ 
ന്നു” സോവിയററ്‌ യൂണിയന്‍ കുററപ്പെ 
ടത്തി. (മിസൈലുകളും ആന്‍റിമിസൈ 
ലുകളം ഭൂമിയിലോ ആകാശത്തോ വിനയ 
സിക്കുന്നതു നിയന്ത്രിക്കും എന്നു” ഇരുകൂട്ട 


രും ചേര്‍ന്നു ഒപ്പിട്ട കരാറാണ്‌ ഐ.ബി. 


എം. കരാര്‍). | 
സ്റാര്‍വാര്‍ പരിപാടിക്കെതിരെ അമേ 
രിക്കയുഴെ മുന്‍പ്രതി രോധമന്ത്രി ഷ്‌ളെ 
സിംഗര്‍ തന്നെ മുന്നോട്ടുവന്നു. . ജനുവരി 
23_ലെ ഈ പരിപാടി എന്തിനിത്ര രഹ 
സ്യമാക്കിവയ്തുന്നു? - അദ്ദേഹം ഗര്‍ജ്ജിച്ചു. 
ആയയധനി രോധനചര്‍ച്ചുകളില്‍ അമേ 





രിക്കയെ പ്രതിനിധീകരിച്ചുപോരുന്ന 
ജെറാര്‍ഡ്‌ സ്‌മിത്ത്‌തന്നെ മുന്നറിയി 
നല്‍കി. നാം സ്ത്റാര്‍വാര്‍ പ്രോജക്‌ററു 
മായി മുന്നോട്ടപോയാല്‍ സോവിയററ” 
യൂണിയന്‍ അതിന്‍െറ എതിര്‍ പരിപാടി 
യമായി ഉടന്‍തന്നെ ബഹിരാകാശത്തെ 
ത്തം. അങ്ങനെ രണ്ടു” മത്സരരംഗങ്ങള 
ണ്ടാകും; ഒന്നു” ഭൂമിയില്‍. മറേറതു” ബഹി 


രാകാശത്തും. ഭൂമിയില്‍ സോവിയററ്‌* 


യൂണിയന്‍ ഇപ്പോറം നമ്മെക്കാഠം മുന്നി 
ലാണു . സൂക്ഷി ച്ചോള, അവര്‍ ബഹിരാ 
 കാശത്തം മുന്നില്‍ കയറും. 
സ്‌മിത്ത്‌ ഈ പറഞ്ഞതു” അമേരിക്ക 
യെ പിരി കയററാനായിരിക്കാം. എന്താ 
യാലും റെയ്‌ഗന്‍ ഭരണകൂടത്തിനു” എന്നേ 
പിരികയറിത്തുടങ്ങിയിരിക്കുന്നു. 
സ്റാര്‍വാര്‍ എന്ന ആശയം പ്രസിഡന്‍റ്‌ 
റെയ"ഗന്‍െറ തലയില്‍ കയറിപ്പററി 
യിട്ട്‌ കാലം കുറച്ചായി. അന്നദ്ദേഹം 


കാലിഫോര്‍ണിയാ ഗ്വര്‍ണറായിരുന്നു. 


അന്നൊരുനാഠം തന്‍െറ വനവസതിയി 
ലെ സല്‍ക്കാരവേളയില്‍ റെയ്‌ഗന്‍ 
ചില സുഹൃത്തുക്കളോടു പറഞ്ഞു, കമ്മ്യൂ 
ണിസത്തിനെതിരെ നാം ഉയരങ്ങളില്‍ 
ഒരു ചക്രവാളം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. 
അന്നു കൂടെയുണ്ടായിരുന്നവരില്‍ ഒരാളാ 
അ കാസ്പർ വൈന്‍ബര്‍ഗര്‍ . ആയുധോല്ലാ 
ദനം സംബന്ധിച്ചു്‌. വന്‍കിട കമ്പനികള 
മായി നിരവധി രഹസ്യഏര്‍പ്പാടുകഠം 
ഉണ്ടാക്കിയിട്ടള്ള ആളാണു” ഇദ്ദേഹം. 
| റെയ'ഗന്‍െറ ആഹ്വാനം വൈന്‍ബര്‍ഗ 
വടെ തലയില്‍ പുതിയൊരു ലഹരി 
കയററി. ആ വനവസതിയില്‍ ചൂടുപക 
. അകൊണ്ടെരിഞ്ഞ വിറകുമുട്ടികളെ ഉരു 
മ്മി നിന്നുകൊണ്ട്‌ വൈന്‍ബര്‍ഗര്‍ ഒരു 
പഴയ കഥ പറഞ്ഞു | 
ബി.സി. ഇരുനൂറാം ആണ്ടോടടുപ്പിച്ചു” 
നടന്നതാണ്‌”. പ്രഖ്യാത ഗ്രീക്ക്‌ ശാസ്ത്ര 


ജ്ഞനായ ആര്‍ക്കി മെഡീസ്‌. ചില യന്ത്ര 


ങ്ങഠം കണ്ടുപിടിച്ചു. തന്‍െറ നാടായ 
സിറാക്കയൂസിനെ ആക്രമിക്കാന്‍ അടുത്തു 
കൊണ്ടിരുന്ന റോമന്‍ പടക്കപ്പലുകളെ 
ഭസ്‌മീകരിക്കാന്‍ ത്രാണിയുള്ള യന്റരങ്ങ 
ളായിരുന്നു അവ. അതിലൊന്നു” ഭീമാ 
കാരമായ, മദ്ധ്യം കുഴിഞ്ഞ ഒരു കണ്ണാടി 
യാണ്‌. ആ കണ്ണാടി വെയിലത്തുവച്ചു്‌ , 
സൂര്യപ്രകാശം മുഴുവന്‍ റോമന്‍ കപ്പലുകളി 
ലേക്ക്‌” കേന്ദ്രീകരിച്ചു” പ്രതിഫലിപ്പി 
ച്ചാല്‍ അവ തല്‍ക്ഷണം. തീപിടിച്ചു” 
ച്ചാമ്പലാവും . | 
വൈന്‍ബര്‍ഗര്‍ പറഞ്ഞ ഈ കഥ 
റെയ*ഗന്‍െറ മനസ്സില്‍ പുതിയ ചില 
ആശയങ്ങാം. കരുപ്പിചു. ബഹിരാകാശ 
ത്തവച്ചു” രശ്‌മികളെ ഇങ്ങനെ കമ്മ്യൂണി 
സത്തിനുനേരെ പ്രതിഫലിപ്പിച്ചാല്‍ ക 
മ്യൂണിസം ഭസ്‌മം! | 
അനേകവര്‍ഷം കഴിഞ്ഞു” 1983 മാര്‍ 
ച്ചില്‍ പ്രസിഡന്‍റ്‌ റെയ്‌ഗന്‍ തന്‍െറ 
യാര്‍വാര്‍പദ്ധതി പ്രഖ്യാപിച്ചു. അദ്ദേ 
ഹം അതിനെ വിളിച്ചതു സ്‌ട്രററജിക്‌ 
ഡിഫന്‍സ്‌ ഇനിഷ്യേററീവ്‌” എന്നായി 
രുന്നു. അതായതു്‌” പ്രതിരോധ നടപടി 





ചാരോപഗ്രഹങ്ങളില്‍നിന്നുള്ള സിഗ്‌നലുകരം സ്വീകരിക്കാന്‍ 
കാതോര്‍ത്തു നില്‌ക്കുന്ന റേഡിയോ ടെലസ്‌കോപ്പുകഠം 


വിമര്‍ശിക്കുന്ന കാര്‍ട്ടൂണ്‍. (വാഷിംഗ്‌ടണ്‍ പോസ്റ്റില്‍ വന്നത്‌) 


ഭൂമിയെ വട്ടംചുററിനില്‌ക്കുന്ന സൈനിക 
ചാരോപഗ്രഹങ്ങരം_ചിത്രകാരന്‍െറ ഭാവനയില്‍ 





 കളീലൂടെ ഒരു കടന്നാക്രമണം. പദ്ധതി 


എന്തെന്നോ? പടുകൂററന്‍ കണ്ണാടികളണ്ടാ 
ക്കുക. എന്നിട്ടവയെ ബഹിരാകാശത്തു 
കൊണ്ടു ചെന്നെത്തിക്കക. ലേസര്‍രശ്മി 
കളം എക്‌സ്‌റേകളം അവയില്‍ ഫോക്ക 
സ്‌ ചെയ്യുക. ഇങ്ങനെ പ്രകാശവേഗ 
ത്തില്‍ സഞ്ചരിക്കുന്ന കണങ്ങഠം പാ 
യിച്ചു സോവിയററ്യൂണിയനെതിരെ 
യുദ്ധം കൂട്ടുക. തന്‍റ പ്രിയപ്പെട്ട ഈ 
പദ്ധതിക്കായി 25000 ദശലക്ഷം ഡോളര്‍ 
റെയ്‌ഗന്‍ മാററിവച്ചു. ഒരു ന്യൂരിയര്‍ 
യുദ്ധമുണ്ടായാല്‍ ആദ്യത്തെ വ്രഹരമുണ്ടാ 
കേണ്ടതു്‌ അമേരിക്കയില്‍നിന്നുതന്നെ 
വേണമെന്ന വാശിയാണ്‌ ഇതിന്‍െറ 
പിന്നിലുണ്ടായിരുന്നതു”. “എതിരാളിയാ 
യ സോവിയററ'യൂണിയന്‌ കൈയോ 
ങ്ങാന്‍ കഴിയുംമമ്പൃതന്നെ ആ കൈ 
വെട്ടിക്കളയുക! എന്തു മോഹകമായ പദ്ധ 
തി! പക്ഷേ, അന്ന്‌ റെയ്‌ഗന്‍ ഒരു 
സംശയംപ്രകടിപ്പിച്ചിരുന്നു. ഈ പദ്ധതി 
സാക്ഷാത്‌ക്കരിക്കാന്‍ ദശാബ്‌ദങ്ങളെടു 
ത്തുവെന്നുവരാം. ഒരു പക്ഷേ, ഈ നൂററാ 
ണ്ടുതന്നെ തികഞ്ഞില്ലെന്നും വരാം. 

അമേരിക്കന്‍ ശാസ്‌ത്രലോകം രണ്ടു 
ചേരിയായി തീരിഞ്ഞു. റെയ്‌ഗന്‍ അ 
വരോടട ചോദിച്ചു, “ റഷ്യക്കാര്‍ക്കോ 
മററു ന്യൂക്രിയര്‍ ശക്തികരംക്കോ തുളച്ചു 
കടക്കാന്‍ കഴിയാത്ത ഒരു ആയുധ വ്യൂഹം 
നിര്‍മ്മിക്കാന്‍ അമേരിക്കന്‍ ടെക്‌ നോള 
ജിക്ക്‌” ആവൃമോ?' 

* * സാദ്ധ്യമല്ല, ' ' ഒരു വിഭാഗം പറഞ്ഞു, 

““നോക്കാം,'' മറെറാരു വിഭാഗം പറ 
ഞ്ഞു. പക്ഷേ, ഇതു” കഴിഞ്ഞ മുപ്പത്തഞ്ചു 
കൊല്ലമായി ന്ൃക്രിയാര്‍ യുദ്ധത്തെ ഒഴി 
വാക്കി നിര്‍ത്തുന്ന ബാലന്‍സ്‌ ഒഫ്‌ 


ടെററിനെ (ഭയപ്പെടുത്തി നിറുത്തലിനെ) 
തകിടംമറിച്ചുകളയും.'' 


റെയ“ഗൻന്‍ പറഞ്ഞു: “'ഹേയ്‌, അങ്ങ 


നെയൊന്നുമില്ല. ഇതു” വെറും പ്രതിരോ 
ധാത*്‌മകമാണു, സംഹാരാത്‌മകമലു. ' * 

റെയ്‌ഗന്‍െറ സൈനികനയങ്ങളഭെ 
ശക്തനായവിമര്‍ശകന്‍, റോബര്‍ട്ട്‌ മകന 
മാറയാണു”. മക്‌നമാറ മുന്നറിയിപ്പു നല്‍ 
ഒം പ്രതിരോധത്തിലും ആക്രമണത്തിനു 
മുള്ള ശേഷികഠം രണ്ടും, ആദ്യം കൈവരു 
ന്ന രാജ്യം ആയിരിക്കും ന്യൂങ്കിയര്‍ യൃദ്ധ 
ത്തിനു” ആദ്യം ബട്ടണമര്‍ത്തുക. 


എന്നാല്‍ ഡോക്‌ടര്‍ എഡ്വേഡ്‌ ടെല്ല 

- രും (ഇദ്ദേഹമാണ്‌ അമേരിക്കന്‍ ഹൈഡ്ര 
ജന്‍ ബോംബിന്‍െറ പിതാവു“ .), ഡോ: 
ജോര്‍ജ്‌ കീവര്‍ത്തും (ഇദ്ദേഹമാണു' റെയ്‌ 
ഗനന്‍െറ ശാസ്രോപദേശി) മററും റെയ്‌ഗ 
നോട പറഞ്ഞു.ഒരു കഴപ്പവുമില. രണ്ടാ 
യിരം കോടി ഡോളര്‍ തരാമെങ്കില്‍ അട 


ത്ത നൂററാണ്ടില്‍ ഞങ്ങാം ബഹിരാകാ 


ശത്തു്‌ ഒരു പടനില ഉണ്ടാക്കാം. 
ഈമാസാരംഭത്തില്‍ ജനീവയില്‍വചു” 
സോവിയററ്‌ വിദേശകാര്യമന്ത്രി ഗ്രോ 
മിക്കോ, അമേരിക്കന്‍ വിഭേശകാര്യസെ 
ക്രട്ടറി ഷുഠംട"സിനെ കാണുന്നുണ്ടു്‌ . പടി 
ഞ്ഞാറേ യൂറോപ്പില്‍ പെര്‍ഷിം ഗ്‌ 
മിസ്സ്റൈലകളം ക്രൂസ്‌ മിസൈലുകളം 
കൊണ്ടുവച്ചതി നെത്തുടര്‍ന്നു” തടസ്സപ്പെട്ട 
ആയുധ നിയന്ത്രണ ചര്‍ച്ച വീണ്ടും നഭ 
ത്തുക എന്നതാണു്‌” ഈ കൂടിക്കാഴ്ചയുടെ 
ലക്ഷ്യം. അമേരിക്കയുടെ മുമ്പില്‍ രണ്ടാ 


കലാകരമുദി 11 


ണു മാര്‍ഗ്ഗം. ഒന്നുകില്‍ സ്വന്തം വാക്ക 
പാലിച്ചുകൊണ്ട്‌ ബഹിരാകാശത്തെ 
ആയുധവിമുക്തമാക്കക. അല്ലെങ്കില്‍, ബ 
ഹിരാകാശ ഗോളങ്ങളില്‍ നിന്നു കൊണ്ടു” 
സോവിയററ്‌ യൂണിയനു നേരെ ആഗ്നേ 
യാസ്ത്രങ്ങരം ചൊരിയാന്‍തന്നെ തീതമാ 
നിക്കുക. 






a 


4 
} 
i 
| 
1 
| 


പ്രസിഡന്‍റ്‌ റെയ്‌ ഗന്‍െറ ദേശരക്ഷോ 
പദേശിയാണ്ടട്‌ റോബര്‍ട്ട്‌ മക്‌ഫാര്‍ 
ലെയിന്‍. അദ്ദേഹം പറഞ്ഞു---ജനീവാ 


സ്റ്റാര്‍വാറിന്‍െറ മൂശ: റെയ്‌ഗനും അദ്ദേഹത്തിന്‍െറ 
യുദ്ധകാര്ൃയ സെക്രട്ടറി വൈന്‍ ബര്‍ഗറും 








ബഹിരാകാശയുദ്ധം: | 
നിശിതമായ ഒരു കാര്‍ട്ടൂണ്‍ 


FY 
4/8 


Bilis 
SSS SY 


68.7 


ചാ 








ചര്‍ച്ചകളില്‍ ഞങ്ങറം സ്പാര്‍വാര്‍ പ്രോജ 


ക്‌'ഭിനെ ഒരു തുറുപ്പു ചീട്ടാക്കും. 


ആയുധ നിയത്രണ വിദശ്ധന്മാര്‍ തിരി 
ജനീവാ ചര്‍ച്ച സ്റാര്‍വാര്‍ പരി 
പാടിയില്‍ തട്ടി പൊളിഞ്ഞാല്‍, ആയുധ 
൧ര്‍ച്ചകഠം അതോടെ വഴി 


ചൃടിച്ചു 


നിയന്ത്രണ 
മട്ടം. 

അമേരിക്കന്‍ 
വൈന്‍ ബര്‍ഗര്‍ ഇക്കാര്യത്തില്‍ കുടും 
പിടിക്കാരനാണ്‌. 
ടിയൃമായി മുന്നോട്ടതന്നെ പോകണം 
എന്നാണു” അദ്ദേഹത്തി ന്‍െറ നിര്‍ബ്ബന്ധം. 
അതേസമയം അമേരിക്കന്‍ വിദേശകാര്യ 
വകുപ്പാകട്ടെ സ്സ്ാരവാര്‍ പദ്ധതിയെ ഒരു 
തുറപ്പുചീട്ടാക്കിയാല്‍മതി തല്ലാലം, എ 
ന്നാണു പറയുന്നതു്‌. 

സോവിയററ്‌ നിലപാട്‌ വ്യക്‌ത 
മാണു്‌. ക്രെംലിനില്‍ ചെര്‍ണെങ്കോ കഴി 
ഞ്ഞാല്‍ തൊട്ടടുത്തയാളെന്നു കരുതപ്പെടുന്ന 
മര്‍ഖായില്‍ ഗൊര്‍ബാച്ച്യേവ” ഈയിടെ 
ക്രിസ“്‌മസിനു തൊട്ടുമുമ്പായി ലണ്ടനില്‍ 
വച്ചു പറഞ്ഞ--ബഹിരാകാശത്തു്‌ ആയു 
ധങ്ങഠം നിരോധിക്കാമെന്നു” അമേരിക്ക 
സമ്മതിച്ചില്ലെങ്കില്‍ , ഭൂ മിയില്‍ ആയുധ 
നിയന്ത്രണം സാധ്യമാവുകയില്ല. 


- അമേരിക്കയിലെ യുദ്ധപ്രഭക്കളടെ വ 
ക്താക്കളായ പ്രതിരോധ സെക്രട്ടറി 
വൈന്‍ബര്‍ഗറാണു്‌ ഇതിനു മറുപടി പറ 
ഞ്ഞതു”-_ബഹിരാകാശത്തു" പ്രതിരോധ 
ത്തിനുള്ള ദീര്‍ഘകാലപരിപാടികഠം പ 
ലതും ഞങ്ങറാക്കുണ്ടു്‌ . സോവിയററ്‌ 
യൂണിയനുമായി ആയുൃധനിയന്ത്രണചര്‍ച്ച 
കഠം നടത്തുവാന്‍വേണ്ടി തന്‍െറ ഭരണ 
കൂടത്തിന്‍െറ അവകാശങ്ങളൊന്നും തീറെ 
താന്‍ റെയ്‌ഗന്‍ തയ്യാറാവുകയില്ല. 
ഏതായാലും അമേരിക്കയുടെ ഈ നക്ഷ 
ത്രമോഹങ്ങളോടു” നാറേറാസഖ്യത്തിലെ 
മററു കക്ഷിക്കു” വലിയ താല്ലര്യമൊ 
നനുമില്ല. ഫ്രഞ്ചു” പ്രസിഡന്‍റ മിത്തറോ 
ങ്ങും, ബ്രിട്ടീഷ്‌ പ്രധാനമന്ത്രി മിസസ്‌ 
താച്ചറും മററു” പടിഞ്ഞാറേ യൂറോപ്യന്‍ 
നേതാക്കളും ബഹിരാകാശത്തു” ആയുധ 
ങ്ങഠം നിരത്തുന്നതി നോടു" ' എതിര്‍പ്പു” 


പ്രകടിപ്പിച്ചുകഴിഞ്ഞു. അമേരിക്കയും 
അതിന്‍െറ കഴുകന്മാരും അങ്ങനെ ഒററ. 
പ്പെട്ടിരിക്കുകയാണു". 


അമേരിക്കയിലെ ബഹിരാകാശ വൃദ്ധ 
വെറിയന്മാര്‍ കാണാന്‍കൂട്ടാക്കാത്ത ഒരു. 
വസ്തതയുണ്ടു”, ബഹിരാകാശത്തു” അമേ 
രിക്ക കൊണ്ടാിറക്കുന്ന ഓരോ ആയുധവും 
തട്ടിത്തെറിപ്പിക്കാന്‍ സോവിയററ“യണി 
യന്‍ മുതിര്‍ന്നുകൂടായ "കയില്ല. ഉപഗ്രഹ 
ങ്ങളെ കൊല്ലാന്‍ ചില ഉപഗ്രഹങ്ങടം 
ഉണ്ടായിട്ടണ്ട്‌. ബഹിരാകാശക്കണ്ണാടിക 
ളെയും സ്റ്റാരവാര്‍ നിലയങ്ങളെയും ഭസ്മീ 
കരിക്കാന്‍ സോവിയററ*യൃണിയനു കഴി 
യും, പെന്‍റഗണി ന്‍െറ സ്റ്റാര്‍വാര്‍ പരി 
പാടിക്കള്ള ക്രംലിന്‍െറ മറുപടിയാണി 
തു്‌. ചുരുക്കത്തില്‍ _നൃക്കിയര്‍ ആയുധ 
ദം കൊണ്ടു രണ്ടു വന്‍ശക്തികളം ബഹി 
രാകാശത്തു്‌ ഹററുമുട്ടം. അവ പൊട്ടം , 


പ്രതിരോധസെക്രട്ടറി 


സ്റാര്‍വാര്‍ പരിപാ 








അമേരിക്കയുടെ സ്റേസ്‌ ഷട്ടില്‍_വിക്ഷേപണം. ര. 
സമാധാനത്തിനോ യൂുദ്ധത്തിനോ? “ഡിസ്‌കവറി'യാണു* 


ഉയരുന്നതു" 
ബഹിരാകാശ ംകൂടി വിഷമയമാവും. 
ബഹിരാകാശത്തു” ഒരു ഇലക്‌ട്രോ മാഗ്ന 
ററിക്‌ പഠംസ്‌ 


കാന്തികവിീചികഠം ബഹിരാകാശത്തുള്ള 


എല്ലാ ശാസ്ധ്രസംവിധാനങ്ങറംക്കും കേടും 
വരുത്തും. 


ബഹിരാകാശത്തു വിതയ്ക്കാന്‍, ഭൂയിയ്‌ 


രൂപം കൊള്ളം. ഈ 


ലെന്നപോലെ സോവിയററ്‌ യൂണിയന്‍ 
ഉണ്ടാക്കിവച്ചിട്ടണ്ടു”__ഉപഗ്രഹവേധ മൈ 
നുകളാണിവ. ബഹിരാകാശത്തു“ ഈ 
മൈനുകഠം പൊട്ടേങ്ടിവന്നാല്‍? 
സ്റാര്‍വാര്‍ പരിപാടി കുററകരകായ 
ഒരു ദുര്‍വ്യയമാണെന്നു”, ബില്യന്‍ കന 
ക്കിനുഡോളര്‍ വെറുതെ ബഹിരാകാശ 


അന്യഗോളങ്ങളിലും സാരമാജ്യത്വം കാലുറപ്പിക്കുന്നു. 


ഒരു ചിത്രകാരന്‍െറ 








മനസ്സില്‍ നിന്നു” 

















ത്തു കത്തിച്ചുകളയല്‍ ആണെന്നും ലേസര്‍ 
ശാസ്ത്രജ്ഞന്മാര്‍ മുന്നറിയിപ്പു നല്‍കിയി 
രിക്കകയാണു്‌. 


ന്യൂക്ലിയര്‍ ബോംബു മുതല്‍ സ്‌പേസ്‌ 
ഷട്ടില്‍വരെയുള്ള നിരവധി പരിപാടി 
കളിലൂടെ അമേരിക്കയാണ്‌ ആയുധമത്സ 
രത്തിന്‍െറ കൊടിയേററം നടത്തിയതു . 
ഗത്യന്തരമില്ലാതെ വന്നപ്പോഠം ഒപ്പത്തി 
നൊപ്പം ചെല്ലാന്‍ സോവിയററ്യൂണി 
യനും നിര്‍ബന്ധിതമായി. അമേരിക്ക 
ഉണ്ടാക്കിയ ഓരോ ആയുധത്തിനും സോ 
വിയററ* യൂണിയന്‍ എതിരായുധം രൂപ 


പ്പെടുത്തിക്കഴിഞ്ഞു ക 


ഈ ക്രിസ്മസിനു തൊട്ടളുമ്പായി 
സോവിയററ'യൂണിയന്‍ ഒരു പുതിയ 
ബഹിരാകാശവാഹനം പുറത്തിറക്കിയി 


ടണ്ടു”- സ്‌പേസ്‌ഷട്ടിലിന്‍െറ സോവി 


യററ'മാതൃക. അമേരിക്കയുടെ “ഡിസ്‌ 
കവറി'ക്ക്‌ ഒപ്പം നില്‌ക്കും ഇതു്‌. കര 
യില്‍ ഇറങ്ങുകയില്ല; കടലിലേ ഇറങ്ങു, 


എന്നുമാത്രം. അമേരിക്കയും റഷ്യയും കൂടി 


ഇങ്ങനെ മത്സരിച്ചുമത്സരിച്ചു' എന്തു 
മാത്രം പണം വെറുതെ കത്തിച്ചുകളയുന്നു 
1985-ല്‍ അമേരിക്കയുടെ ആയുധബഡ്‌ ജ 
ററ” 259,000 ദശലക്ഷം ഡോളറായിരി 
ക്കം. 86..ത്‌; ഇതു്‌ 289,000 ദശലക്ഷം 
ഡോളറാവും. 88-ല്‍ ആവട്ടെ 369,000 
ദശലക്ഷം ഡോളറും. 


അമേരിക്ക ഓര്‍മ്മിക്കുന്നില്പ, ആ രാജ്യ 
ത്തു വീടില്ലാത്തവരുടെ എണ്ണം 20 ലക്ഷ 
മാണെന്നു”. 

അമമരിക്ക ഭഓാര്‍മ്മിക്കുന്നില്ല, ആ രാജ്യ 





കൂ ee വ 


ത്തു” തൊഴിലില്ലാത്തവര്‍ 100 ലക്ഷമാ 


ണെന്നു. 

അമേരിക്ക ഓാമ്മിക്കുന്നുണ്ടോ ആവോ, 
സമാധാനപരമായ ആവശ്യങ്ങാംക്കായി 
“ നാസാ' ചെലവാക്കുന്നതിനെക്കാരം എ 
ത്രയോ വലുതാണ്‌ യുദ്ധകാര്യങ്ങരംക്കാ 
യി “പെന്‍റഗണ്‍ ചെലവാക്കുന്ന തുക. 

മനോഹരമായ ഈ ഭൂമിയില്‍നിന്നു” 
അനന്തമായ ബഹിരാകാശത്തിലൂടെ സമ 
ഗ്ര നാശത്തിന്‍െറ പാതതീര്‍ക്കുന്നവര്‍ക്ക 
ണ്ടോ ഇരതരം ആലോചനകാം? 


ഭ്രാത്തു്‌ ! 





ഇതി ന്‍െറ സാങ്കേതികവിദ്യകരം 
പ്പോഴും ശൈശവാവസ്ഥയിലിരി 
ക്ടന്നതേയുളള. പക്ഷേ, അമേരിക്ക 
ഡിലെ പല സൈനിക വ്യവസായ 
റാലകളിലും “ പെന്‍റഗണി "ന്‍െറ 
ഡ്വോയിങ്‌ ബോര്‍ഡുകളിലും ഇതി 
നുള്ള ആയുധങ്ങളുടെ രൂപരേഖകയം 
എന്നേ ആയിക്കഴിഞ്ഞു. 


ഇതാ, ഒന്നാമന്‍. പേരു” കെമി 
ക്കല്‍ ലേസര്‍. ഹൈഡ്രജനും ഫ്‌ള 
നിനും ചോന്ന ' ഒരു മിശ്രിതം. ഒരു 
നിമിഷാ “ച്ചത്തില്‍ എരിയുമ്പോഴു 
ണ്ടാകുന്ന രാക്ഷസീയമായ ശക്തി 
യില്‍ നിന്നാണു” കെമിക്കല്‍ ലേസ 
റിന്‍െറ പിറവി. ഇന്നുള്ളതില്‍വച്ചേ 
ററവും വിനാശകാരിയായ രശ്‌മീശ 
്രരമാണിതു്‌. ഇതാദ്യം ആയുധങ്ങളെ 
കാല്ലം. പിന്നെ ആളകളെ കൊല്ലും . 
ഈ കൊലരണ്ടും മററാരും അറിയു 
കയൃമില്ല.. | 
രണ്ടാമന്‍. പേരു” ബഹിരാകാശ 
കണ്ണാടി, ഭൂമിയില്‍ ഉറപ്പിച്ച ലേ 
സര്‍ സ്രോതസ്സകളില്‍നിന്നു. 
കഠം ബഹിരാകാശത്തു” നിറുത്തിയ 
കണ്ണാടികളില്‍ പതിക്കുന്നു. ഈ 
കണ്ണാടികളെ കംപയൂട്ടറുകരം നിയന്ത്രി 
ക്കുന്നു. ബഹിരാകാശത്തുതന്നെയുള്ള 
ഒരു മിസൈലിലേക്കോ ഒരുപഗ്രഹ 
ത്തിലേക്കോ ബഹിരാകാശത്തേക്കു 
വരുന്ന ഒരു റോക്കററിലേക്കോ 
സ്റേസ്‌ഷട്ടിലിലേക്കോ ഈ കണ്ണാ 
ടിയെ കംപ്യൂട്ടറുകരം തിരിക്കും. നി 
മിഷാര്‍ദ്ധം കൊണ്ടു്‌ ലക്ഷ്യം ധൂളിസ 
മമാവും. ഈ ബഹിരാകാശക്കണ്ണാടി 
യെ സോവിയററ്‌ യൂണിയനിലെ 


a 


കലഖാകഭുഭി 13 





രശ്മി 


(രല എനാ? 


സൈനികത്താവളത്തി ലേക്കാണ്‌ 
തിരിക്കുന്നതെങ്കില്‍ ; അവിടവും 
ge ഒരു പ്രശ്‌നം. അന്തരീ 
ക്ഷത്തിലെ ചൂടു” കൂടുതലാണെങ്കില്‍ 
അന്തരീക്ഷത്തിലൂടെ പാഞ്ഞുവരുന്ന 
ലേസര്‍ രശ'മികഠക്കു്‌” വഴി തെററും . 
എന 2: ത്രമല ക ലേസര്‍ രശ്‌മിയൃ 
ടെ പ്രാര്‍ജ്ജശേഷി മങ്ങും. ലക്ഷ്യം 





തെററലും സാധീക്കാതെ 


ഉദ്ദേശ്യം 

വരലും ആയിരിക്കും ഫലം. 
ഗതിവേഗം കൂടിയ പ്രോട്ടോണുക 

ളെ ഉപയോഗിച്ചു്‌ അഥവാ വൈദ്യ 


തശേഷി ലഭിച്ച അണുകണങ്ങളെ 
ഉപയോഗിച്ചു്‌ ലേസര്‍ബീം ആയു 
ധങ്ങളം ഉണ്ടാക്കാന്‍ പോകുന്നു. ഇവ 
മു ണ്ടൊരു ന്യൂനത, വൈദ്ൃതശേ 


ഷിയുള്ള കണങ്ങഠം ഉപഗ്രഹങ്ങളി 


ലെ ഇലക്‌ട്രോണിക്‌ സംവിധാന 
ങ്ങളെ താറുമാറാക്കിക്കളയും. അങ്ങ 
നെവന്നാല്‍ ഉപഗ്രഹങ്ങം നിശ്ച 
ലമാകം; പറക്കും മിസൈലുകാഠം 
ചിതറിത്തെറിക്കും. 


ഇനിയുണ്ടൊരു വില്ലന്‍. എക്‌സ്‌ 
റേ.ലേസര്‍ ആയുധം. ഇതിനെക്കുറി 
ചുള്ള വിവരം ' പെന്‍റഗണ്‍ ' പരമ 
രഹസ്യമായി സൃക്ഷിച്ചിരിക്കുകയാ 
ണ്‌. നെവാദായില്‍ ഭൂമിക്കടിയി 
ലുള്ള പരീക്ഷണഭഭന്ദ്രത്തില്‍ വച്ചു്‌ 
ലോറന്‍സ്‌ ലിവര്‍മൂര്‍ നാഷനല്‍ 
ലബോറട്ടറിക്കാര്‍ ഈയിടെ ഒരു 

ക്‌സ്‌റേ പഠംസ്‌ പരിക്ഷിച്ചു 
നോക്കി. ഇതും ഭ്രൂണദശയില്‍ത്ത 
ന്നെ. ട്രൂണംവളര്‍ന്നു പാകമായാല്‍? 


മനുഷ്യന്‍െറ കണ്ണിനുള്ളിലെ ലെന്‍ 
സുണ്ടല്ലോ നേത്രകാചം. അതിന്‍െറ 
പിന്നിലെ തിരശ്ശീലയായ റെററിന 
അതീവ ലോലമായ ഒരു പാടയാ 
ണു്‌. ആ പാട കീറിപ്പോയി എന്നു 
വയ്ക്കുക, അതിനെപ്പോലും ത 
ക്കെട്ടാന്‍ കഴിയുന്നത്ര സസൂക്ഷ മമാ 
ണ്‌, ലേസര്‍ രശ്‌മീപ്രവാഹം. ഒരു 
കൂററന്‍ ന്യൂക്ളിയര്‍ മിസൈലിനെ 
കത്തിച്ചു ചാമ്പലാക്കാനുള്ള ഭീകര 
ശക്തിയും ഇതിനുണ്ട്‌. ഏതെങ്കിലും _. 
ഒരു ലക്ഷ്യത്തെ ഉന്നംവച്ചുനീളുന്ന 
പ്രകാശത്തിന്‍െറ ദവഗത്തിലാണു 
ലേസര്‍ രശ്‌മിയുടെ ഉര്‍ജ്ജം പാ 
യുന്നത്‌. മാര്‍ഗ്ഗമദ്ധ്യേ വന്നുപെടുന്ന 
തും ലക്ഷ്യസ്ഥാനത്തിരിക്കുന്നതുമാ 
യതെല്ലാം നിമിഷനേരംകൊണ്ട്‌ 
തവിടു പൊടിയാക്കാന്‍ ഇതിനു 


കഴിയും. 


].. 


പച്ചക്കറി വിലക്കുന്ന പെണ്ണങ്ങളെ 
നമുക്കറിയാം. തലച്ചുമടായി പച്ചക്കറിക 
ഉമായി വീടുകഠംതോറും കയറിയിറങ്ങി, 
വഴിയോരങ്ങാംതോറും കവലച്ചന്തകഠം 
തോറും നടന്നു നീങ്ങുന്നവര്‍. ആ ചുത൭ട 
മുഴുവന്‍ വിററാല്‍ അവര്‍ക്കെന്തു കിട്ടും? 
ഇതിനുത്തരം പറയുന്നതിനുമുമ്പ്‌ ആ 
ചുരട്‌ എങ്ങനെ കിട്ടി എന്നു പറയണം. 
അതിരാവിലെ പലിശക്കാരന്‍െറ കൈ 
യില്‍ നിന്നു വാങ്ങിയ അമ്പതു രൂപകൊ 
ണ്ടാണ്‌’ അവര്‍ ആ പച്ചക്കറിച്ചുമടുകരം 
വാങ്ങിയതു”. 
ലഞ്ഞു” അതുമുഴുവന്‍ വിററഴിച്ചാല്‍ കിട്ടു 
ന്ന തുകയുണ്ടല്ലോ, അതില്‍ നിന്നു്‌ പലി 
ശയടക്കം അമ്പത്തഞ്ചു രൂപ പലിശക്കാ 
രനു നല്‌കണം. “ബാക്കിയുള്ള അല്പമായ 
തക കൊണ്ടുവേണം ആ സ്ത്രീയുടെ കുടുംബം 
പുലരാന്‍. ദിവസവും ഇതാവര്‍ത്തിക്കു 
ന്നു. ഒരു പലിശക്കാരനെ തടിച്ചുകൊഴു 
പ്പിക്കുന്നതില്‍ കവിഞ്ഞു” ആ സ്ത്രീ ജീവി 
തത്തില്‍ ഒന്നും നേടുന്നില്ല... 


ഇതുപറയുന്നതു” എലാഭട്ടാണ്‌”. സാമൂ 
SM മഗ്‌സാസെ അവാര്‍ 
ഡും റൈററ്‌ ലൈവ്‌ ലി ഹുഡ്‌ പ്രൈസും 
നേടിയ പ്രസിദ്ധയായ ആ ഇത്ത 
അറിയാമല്ലോ, റൈറ്‌ലൈവ്‌ലി 
ഹുഡ്‌ പ്രൈസ്‌ ഒര്‌ ബദല്‍ 
സമ്മാനംതന്നെയാണു' . സമ്മാനത്തു 3 
അഞ്ചുലക്ഷത്തിലേറെ രൂപവരും. ഗുജ 
റാത്തിലെ “സേവ” (സെല്‍ഫ്‌ എംദേപ്പാ 
യ്‌ഡ്‌ വിമന്‍സ്‌ അസോസിയേഷന്‍) 
എന്ന പ്രസ്ഥാനത്തിന്‍െറ സ്ഥാപകയാ 
ണവര്‍. 

മിസസ്‌ എലാഭ്ട്ട” 
നന്തപുരത്തു വന്നിരുന്നു. കണ്ണര്‍വരെ 
സഞ്ചരിച്ചു. അവര്‍ വന്നതു” ഗുജറാത്തി 
ലുള്ള അടിമപ്പണിക്കാരായ മലയാളി 
ള്‌ ച കുട്ടം ബങ്ങഠം സന്ദര്‍ ശി 
ക്കാനാണ്‌. ഈ പെണ്‍കുട്ടികഠം രലയാ 


[ക്കു 
a 


ളികഠം തന്നെയായ ചില കോണ്‍ട്രാക്ടര്‍ 


മാരുടെ കെണിയില്‍പ്പെട്ട്‌ ഗുജറാത്തി 
ലെത്തിയതാണു” കൊച്ചിയില്‍നിന്നും 
കോഴിക്കോട്ടനിന്നും മററുമായി നാനൂറി 
ലേറെ സ്ത്രീകരം ഗുജറാത്തിലെ വൊവല്‍ 
ഗ്രാമത്തില്‍ നരകത്തി ലെന്നപോലെ കഴി 
യുന്നു. പിടിച്ച മത്സ്യം ഒരുക്കുക, പാക്ക്‌ 
ട്ചയ്ുക ഇതൊക്കെയാണു” ഇവര്‍ക്കു നല്ലി 
'യിടുള്ള ജോലി. കൂലി വളരെ തുച്ഛതാ 
ണു്‌. രണ്ടോ മുന്നോ പേര്‍ക്കുമാത്രം കഴി 
യാവുന്നമുറികളില്‍ പത്തും പന്ത്രണ്ടും സ്ത്രീ 
കളെ കുത്തിനിറച്ചാണ്‌ താമസിപ്പിക്കു 


ന്നതു്‌. കൂടുതല്‍ കൂലി, കാലാന്തരത്തില്‍ 
ഗരഹില്‍ ജോലി എന്നൊക്കെപ്പുറഞ്ഞു” 
മോഹിപ്പിച്ചാണത്രേ ?കാണ്‍ടാക്ടര്‍മാര്‍ 


ഈ ചെറുപ്പക്കാരികളെ കേരളത്തില്‍ 
നിന്നു വലവീശി ക്കൊണ്ടുപോയതു്‌. 


* “വീടുകളില്‍ അച്ഛനമ്മമാര്‍ക്ക്‌ അവ 


രുടെ യാതനകളെക്കുറിച്ചറിയാമോ എന്നു 
മനസ്സിലാഭറെനാണ്‌ ഞാന്‍ ഇറങ്ങിപ്പുറ 
പ്പെട്ടു. . തന്നെയുമല്ല, ഈ പെണ്‍കുട്ടി 
കളെ എങ്ങനെയും ഇപ്പോഴത്തെ നരക 
ത്തില്‍നിന്നു” രക്ഷിക്കണം. അവര്‍ക്കു്‌ 
മാന്യമായ  തൊഴില്‍സാഹചര്യങ്ങരം 
സൃഷ്‌ഭിക്കണം. ഇതാണെന്‍െറ ലക്ഷ്യം” 


"തലാ ഒട്ട്‌ ഈ ലേഖകനോടു” പറഞ്ഞു. 


വൈകുന്നേരംവരെ നടന്ന 


നോബല്‍ ' 


൬ 
ഈയിടെ തിരുവ' 


പി. കെ. സുരേന്ദ്രന്‍ 


B00 


ലോകശ്രദ്ധയിലേക്ക്‌ ഉ 
യര്‍ന്നു കഴിഞ്ഞ ഒരു പ്ര 
സ്ഥാനമാണു“ ഗുജറാത്തി 
ലെ “സേവ”. അവിടത്തെ 
നിരക്ഷരരായ സത്രീ 
ത്തൊഴിലാളികള്‍ക്കിട 
യില്‍ സംഘടിക്കലിന്‍െറ 
യം അനിതികളെ ചെറു 
ക്കലിന്‍െറയും അവകാശ 
ങ്ങള്‍ നേടലിന്‍െറയ്യം ദീ 
പസ്മംഭമായി ഈ സംഘ 
ടന നില്‍ക്കുന്നു. സ്‌ത്രീ 
ത്തൊഴിലാളികളടെ അ 
ന്തസ്സിനും മാനൃതയ്ക്കം 
വേണ്ടി പ്രവര്‍ത്തിക്കുന്ന 
'സേവ'യെപ്പററി അതി 
ന്‍െറ സ്ഥാപകയായ 
എലാ ഭട്ടമായി നടത്തിയ 
കൂടിക്കാഴ്ചയാണ്‌ ഈ 
റിപ്പോര്‍ട്ടിന്നാധാരം. 


രുടെ പ്രശ്‌നങ്ങളില്‍ 





ഗ്രാമീണസ്ധ്൩്രീകരംക്കുവേണ്ടി സാക്ഷരതാക്ടാസ: 
എലാഭട്ടിന്‍െറ 
പ്രവര്‍ത്തനങ്ങളില്‍ ഒന്നു”. എലാഭട്ടാണു്‌ സംസാരിക്കുന്നതു" 


ഗുജറാത്തില്‍ 


“സേവ്‌ എന്ന പ്രസ്ഥാനത്തിന്‍െറ വിവിധ 


“കേരളത്തില്‍ ഞാന്‍ കണ്ട ആ വീട്ട 
കരം പലതും അനാഥങ്ങളാണു”. അക്ഷ 


രാര്‍ത്ഥത്തില്‍ പട്ടിണി ആ വീടുകളില്‍ | 


തളം കെദ്ദിയിരിക്കുന്നു. പേരുവിവരങ്ങരം 

പുറത്തു പറയരുതെന്നു” ആ വീട്ടുകാര്‍ക്ക്‌ 
നിര്‍ബ്ബന്ധം കണ്ടു. അതുകൊണ്ടു” ഞാന്‍ 
പറയുന്നില്ല. അഞ്ചാറ്‌ മുതിര്‍ന്ന പെണ്‍ 
കുട്ടി കളള്ള വീടകം. ഗത്യന്തരമില്ലാതെ 
യാണ്‌ അവര്‍ കോണ്‍ടാക്‌ടര്‍മാരുടെ 


പ്രലോഭനങ്ങഠംക്കുവഴങ്ങി തൊഴില്‍തേഭി ': 


നാടുവിട്ടതു”.'' 


“സേവ പ്രവര്‍ത്തനമാരംഭിച്ചതു” 1972 
ലാണ്‌, തുണിമില്ല കരംക്കു” 
പ്രഭേശമാണല്ലോ ഗുജറാത്ത്‌. അവിടത്തെ 
ഒരു പ്രമുഖ തൊഴിലാളിസംഘടനയി 
ണു്‌ ടെക്‌ സ്സൈല്‍ ലേബര്‍ അസോസാ 
യേഷന്‍ (ടി. എല്‍. എ.). ഇന്ത്യയിലെ 
ഏററവും പഴക്കംചെന്ന ട്രേേഡ“യണിയനു 
കളി ലൊന്നാണിത്ു'. 
ക്കൊല്ലംമുമ്പു്‌ ഗാന്ധിജിയുടെ. നേതൃത്വ 
ത്തിലായിരുന്നു ഇതിന്‍െറ ആരംഭം. 
ഇന്നും ഗ്ലാന്ധിയന്‍ ശൈലിതന്നെയാണു" 
ടി. എല്‍. എ.യുടെ പ്രവര്‍ത്തനങ്ങളില്‍ 
കാണുന്നതു”. ഈ സംഘടനയുടെ ഗയീ 
വിഭാഗമായിട്ടാണു്‌ 1972-ല്‍ “നേവ” 
യൃടെ തുടക്കം. 

ടി. എല്‍. എ. യുമൊത്തുള്ള പ്രവര്‍ത്ത 
നം എലാഭട്ടിനെ സ്ര്രീത്തൊഴിലാളിക 
ഉടെ പ്രത്യേകിച്ചും അസംഘടിതരായവ 
കൊണ്ടെത്തി 
നാട്ടിന്‍പുറങ്ങളിലെ കൂലിപ്പണിക്കാര്‍, 
വഴിവക്കിലെ കച്ചവടക്കാര്‍, പഴങ്കടലാ 
സ്‌ പെറുക്കി വിററു കഴിയുന്നവര്‍, 


ക്കറി വില്‌പനക്കാര്‍_എന്നിങ്ങനെയ്യ 


ള്ള സ്തീകളെ സംഘടിപ്പിക്കുക എന്ന 


ആശയമാണ്‌ “സേവ 'യ്‌ക്ഷപിന്നില്‍' 
ഉണ്ടായിരുന്നതു”. 1981 വരെ ടി. എല്‍. 
എ. യുടെ ഭാഗമായിരുന്നു, സേവ. എ 
ന്നാല്‍ ടി. എല്‍. എ. യില്‍ രാഷ്ട 
യാതിപ്രസരംദസ്സഹമായപ്പോറം 
“സേവ” അതിനോട വിടപറഞ്ഞു. അഹ 


മ്മദാബാദ്‌ നഗരത്തെ ആകെ പിടിച്ചു 


ലച്ചു സംവരണ വിരുദ്ധപ്രക്ഷോഭണം 
ഓര്‍മ്മയുണ്ടല്ലോ. ഹരിജനങ്ങറംക്ക” സാ 


കലാകഭദി 14 


പേരുകേട്ട 


അറുപതിലേറെ 


[) 
ഞ്ഞും അയന നന പനവ കറക്കം... 


ക്കാര്‍ സര്‍വീസില്‍ ജോലി സംവരണം 


ചെയുന്നതിനെ aS ചെയ്തുകൊണ്ടുള്ള 
സമരം. 81 ലാണതു*. അന്നു” ടി. എല്‍. 
എ. സമരക്കാരോ$ ചേര്‍ന്നു. എലാഭട്ടി 
ന്‍െറ 'സേവ' ഹരിജനങ്ങളോട ചേര്‍ന്നു 
ഇങ്ങനെയാണു “സേവ' ഒരു സ്വതന്ന 
തൊഴിലാളിസംഘടനയായി പരിണ 
മിച്ചതു”. ഈ സംഘടനയുടെ ജനറല്‍ 
സെക്രടുറിയാണു” വാട എലാട്ടോ്‌. 

“ഞങ്ങറംക്കു” രാഷ്‌ട്രീയ ലേബല്‍ ഇല്ല; 


- വേണ്ട ' '_അവര്‍ പറഞ്ഞു. 


ഇരുപതിനായിരത്തോളം ത്തൊഴി 
ലാളികരം ഇന്നു” “സേവ 'യുടെ ബാനറിനു 
കീഴിലുണ്ട്‌. ബീഡിത്തൊഴിലാളികരം, 
മീന്‍തൊഴിലാളികഠം, കൈവണ്ടിത്തൊ 
ഴിലാളികരം, പഴങ്കടലാസ്‌ വില്ലനക്കാര്‍, 
റെഡിമെയ്‌ഡ്‌” വസ്ധ്രങ്ങഠം തുന്നുന്നവര്‍, 
കൃഷി ത്തൊഴിലാളികഠം എന്നിങ്ങനെയു 
ഒളവരാണു്‌ സംഘടനയിലെ അംഗങ്ങറാം. 
പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാ 
ത്തവര്‍. 
സ്ഥാനത്തെക്കുറിച്ചും ഇന്നത്തെ അവസ്ഥ 


യെക്കുറിച്ചും നിരന്തരമായ ചര്‍ച്ചുകഠം 
നടത്തുന്നതില്ലൂടെ “സേവ”. അതിലെ 
അംഗങ്ങളെ കൂടതല്‍ ബോധമുള്ളവരാ 
ക്കി.'' _ അഭിമാനപൂര്‍വ്വം എലാഭട്ടു്‌ 
പറഞ്ഞു. 

സംഘടിക്കേണ്ടതിന്‍െറ ആവശ്യകത 
മനസ്സി ലാക്കുന്നതിനും ചൂഷണത്തിനെ 


തിരെ അണിനിരക്കുന്നതിനും വിദ്യാഭ്യാ 
സമില്പായ്‌മ ഈ സ്്ക്രീകഠംക്കൊരു തടസ്സ 
മായില്ല എന്നാണ്‌ മിസസ്‌ ഭട്ട്‌ പറയു 
ന്നതു“. ഞങ്ങറംക്കു ഗ്രുപ്പ്‌ ലീഡര്‍ 
മാരുണ്ടു്‌. അവരിലെങ്കിലും പഠിക്കാനു 
ളള ഉണര്‍വുണ്ടായിരിക്കുന്നു. “സേവ” 
'യിലെ അംഗങ്ങഠം ഭര്‍ത്താക്കന്മാരില്‍ 
നിന്നു” തല്ലകൊള്ളാത്ത അവസ്ഥയുണ്ടാ 
യിട്ടുണ്ട്‌ , ഇപ്പോരം, തങ്ങളടെ വീട 
കളി ലെങ്കിലും അവര്‍ മാനൃത നേടിക്ക 
ഴിഞ്ഞു. അവരുഭെ ഭത്താക്കന്മാര്‍ പോലും 
“സേവ'യില്‍ അംഗങ്ങളാവാന്‍ താല്പര്യം 
പ്രകടിപ്പ?'ചുതുടങ്ങിയിരാക്കുന്നു. പക്ഷേ, 
തല്ലാലം പുരുഷന്മാര്‍ക്ക്‌ അഗംത്വം നല്‍ 


' “സ്ര്രീകരാക്കു സമൂഹത്തിലുള്ള - 





മിസസ്‌ എലാടട്ട 


കേണ്ടതില്ലെന്നാണു” എലാഭട്ടിന്‍െറ നി 
ലപാടു' . 

“കൂട്ടായ പ്രവര്‍ത്തനത്തിലൂടെ സമരം 
ചെയ്യക, പുരോഗതി കൈവരിക്കുക ' ഏ 
ന്നതാണ്‌” “സേവയുടെ ലക്ഷ്യം. 
ധാരണ തൊഴില്‍ നിയമങ്ങളുടെ സംര 
ക്ഷണം .സ്വയം തൊഴില്‍ കണ്ടെത്തി 
പുലരുന്ന “സേവ'യടെ അംഗങ്ങഠക്കു” 
ലഭിക്കാറില്ല. അവര്‍ക്ക്‌ മററുള്ളവരെ 
പ്പോലെ ഏററുമുട്ടാന്‍ ഒരു മുതലാളി ഇല്ലം 
കോണ്‍ടാക്‌ടര്‍മാരോടും ഇടനിലക്കാ 
രോടടമൊക്കെയാണു” അവര്‍ പൊരുതേ 
ണ്ടതു്‌. സര്‍ക്കാരിന്‍റെ തൊഴിലാളി 
വിരുദ്ധ നിയമങ്ങരംക്കെതിരെ നീങ്ങുക 
എന്നതാണ്‌ മറെറാരു ലക്ഷ്യം. എല്ലാ 
ററിനുമുപരിയായി ചില സാമൂഹൃമൂല്യ 
ങ്ങരംക്കുവേണ്ടിയും സമരം ച്ചെയ്യേണ്ടതു 


ചുമടുമായി വീടതോറും കയറിയിറങ്ങി കച്ചവടം ചെയ്യുന്നവര്‍ക്കും 
ഇറ്പേ റോം അവകാശബോധം ലന ന ം 


യാം 


കലാകരമുദി 18 








"ത്തി ജീവിക്കുന്ന 


സാ 





ണ്ട്‌”. ഇതെല്ലം ട്രേഡ്‌ യൂണിയന്‍ സ്സൈ 
ലില്‍തന്നെയാണു”.'' . 
ൽ | , 
വയാ പകുതിയും സ്ത്രീ 
കളാണു”. ഇന്ത്യയിലും അങ്ങനെയാണ 
ല്ലോ. നമ്മുടെ രാജ്യത്തു” ചെയ്യന്ന തൊ 
ഴിലിന്‍െറ മൂന്നില്‍ രണ്ടു ഭാഗവും ക 
ളാണു' നിര്‍വഹിക്കുന്നതു”. ഇതിനു കിട്ട 
ന്ന കൂലി ആകെക്കൂലിയയുടെയും വേതന 
ത്തിന്‍െറയും ശമ്പളത്തിന്‍െറയയമൊക്കെ 
പത്തുശതമാനം മാത്രം. അങ്ങേയററം 
പോയാല്‍ ഈ വരുമാനത്തി ന്‍െറ ഒരു ശത 
മാനം മാത്രമേ സ്ത്രീകരം സ്വന്തമാക്കുന്നുളള 
എന്നതാണു സത്യം. സ്ധ്രീത്തൊഴിലാളി 
ക്ക്‌” കൂലി കുറവാണല്ലോ. മറെറാന്നുള്ള 


തു്‌ അവര്‍ ചെയ്യന്ന തൊഴില്‍ തൊഴി 
ലായി അംഗീകര ക്കപ്പെടുന്നുമില്ല. 


- ഏതെങ്കിലും പലിശക്കാരനു കീഴ“ 
ടുവരായിട്ടാണു” സ്വയം തൊഴില്‍ കണ്ടെ 
സ്റ്രീകഠം കഴിയുന്നതു” 
എഴുപതുകളടെ ആരംഭത്തില്‍ ബാങ്കു 
ദേശസാല്‍ക്കരണമുണ്ടായല്ലോ. സാധാര 
ണക്കാര്‍ക്കു്‌ വായ“പകരം നിര്‍ലോഭം 
നല്‍കണമെന്നു” കേന്ദ്രസര്‍ക്കാര്‍ ശഠിച്ച 
കാലം. പക്ഷേ, ഈ സാധാരണക്കാര്‍ 
ആരെന്നു” ബാങ്കുകാകക്ക്‌ ഒരു രൂപവു 
മില്ലായിരുന്നു. ബാങ്കുവായ്‌പ കിട്ടാന്‍ . 
കഴിഞ്ഞവര്‍ ഒന്നോ രണ്ടോ. ഈ സാഹ 
ചരൃത്തിലാണു്‌ “സേവ' സ്വന്തമായി 
ബാങ്കു തുടങ്ങാന്‍ തിതമാനി ചത്‌. ഒരു 
സഹകരണബാജങ്കു” രജിസ്റ്റര്‍ ചെയ്യാന്‍ 
ഒരുലക്ഷം രൂപയെങ്കിലും വേണമല്ലോ 
ഓഹരിമൂലധനം. ഒരുലക്ഷം രൂപ! പ 
ലരും സംശയാലുക്കളായി. പലരും എ 
തിര്‍ത്തു. ശുഭകരമാവില്ല എന്നു” വിധി 
ചു. പാക്ഷ, ദരിദ്രരെങ്കിലും അംഗബലം 
'സേേ'യുടെ ഏററവും വലിയ ബലമാ 
ണു്‌. ആറുമാസത്തിനുള്ളില്‍ ഒരുലക്ഷം 
രൂപ പിരിച്ചുണ്ടാക്കി. | 


അപ്പോഴുണ്ട്‌ മറെറാരു വൈതരണി. 


സഹകരണ നജിസ്‌ ടാര്‍ക്കു”്‌ ഇതൊന്നും 


ബോദ്ധ്യമായില്ല. സ്ത്രീകളെ വിശ്വസി 
ക്കാന്‍ കൊള്ളാത്തവര്‍, പിന്നെ നിങ്ങളാ 
ണെങ്കില്‍ പാവങ്ങളും. സ്വന്തം വീട്ടില്‍ 


പ്പോലും തീരുമാനമെടുക്കാന്‍ കഴിവില്പാ 


ത്ത നിങ്ങരം ബാങ്കു തുടങ്ങുകയോ? മിസ 
സ്‌ ഭട്ട്‌, സാഹോദരൃത്തിന്‍െറ പേരില്‍ 
യം. ഇതില്‍നിന്നു പിന്തിരിയണം 
രജിസ്‌ട്രാര്‍ പറഞ്ഞു. 
അദ്ദേഹത്തെ കാരൃങ്ങുഠം പറഞ്ഞു ബോ 


 ദ്ധൃപ്പെടുത്താന്‍ വളരെ കേശിക്കേണ്ടി 
വന്നു. ' 

തീര്‍ന്നില്ല, രജിസ്‌ട്രേഷനുവേണ്ടിയു 
ള്ള പത്രികകടം തയ്യാറാക്കാന്‍ 14 സ്ര്രീകള 
ടെ ഒപ്പ വേണമായിരുന്നു. സ്ത്രീകരം ആ 
വശ്യംപോലുണ്ടു്‌'. പക്ഷേ, ഒപ്പിടാന്‍ 
ആര്‍ക്കറിയാം. ഒരു രാത്രി മുഴുവന്‍ 14 


പരെ ഒപ്പിടാന്‍ പരിശീലിപ്പിച്ച കഥ 
he ര്‍ക്കുമ്പോഠം മിസസ്‌ ഭട്ടിനു ചിരി 


f 
| 
വതന്നു. ഏതായാലും 1974-ല്‍ സേവയ്ു ' 
സ്വന്തമായ ബാങ്കണ്ടായി. ഇന്നു്‌ ഈ. 
ബാങ്കിനു” 80 ലക്ഷത്തിലേറെ രൂപ പ്രവ 
ത്തനമുലധനമുണ്ടു”. 
നിക്ഷേപകരും. 


'അഹമ്മദബാദിലെ മനേക്‌ ചക്കില്‍ . 
വഴിയരികില്‍ കച്ചവടം ചെയ്തപുലരുന്ന 
സ്ത്രീകരം നിരവധിയുണ്ടു്‌. 
ധികൃതരും പൊലീസുകാരും എന്നുമിവര്‍ 


കൈക്കൂലി കൊടുത്താണ്‌” ഇവര്‍ വഴിയ 
രികില്‍ കച്ചവടം മ്പ, 
തു്‌. പക്ഷെ, ഇപ്പോരം അവരെല്ലാം “സേ [7 
വ'യിലെ അംഗങ്ങളാണ്‌”. 'സേവ'യി 
ലെ അംഗത്വകാര്‍ഡ്‌ അവര്‍ക്കു്‌ ഒരു 
തരം ലൈസന്‍സ്‌ കാര്‍ഡുതന്നെയായി 
. ത്തീര്‍ന്നി രിക്കുന്നു. 


നും 





1ത്തൊഴിലാളികളടെ അന്ത 
മാനൃതയ്കകുംവേണ്ടി ഗുജറാത്തില്‍ മിസസ്്‌ 
എലാഠടട്ട്‌ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാ ; 


4 

വഴിയരികിലെ പച്ചക്കറി വില'പനക്കാര്‍ ' സേവ 'യുടെ f 
നം ഇന്ത്യയ്താകെ അഭിമാനകരമാണ്‌. | 
4 

3 


സേവനഫലം കിട്ടന്നവരാണു” 





ഈ ലക്കത്തില്‍ (5) a | 
| 





൫ തോട്ടില്‍ പൊന്തിക്കിടന്ന സ്വര്‍ണ്ണമത്സ്യം 

൭ ജ്യോതി നഗറില്‍ യുവതിയായ വീട്ടമ്മയെ വധി | 
i ക്കാന്‍ ശ്രമിച്ചതു” രഹസ്യമായി സുക്ഷിച്ചതെ 
ന്തിനു” ? | 

൫ പുതുമണവാട്ടിയുടെ മരണം ഒരു കൊലപാതകം? | 

൫ വെറും സംശയം ഒരു കുടുംബം തകര്‍ത്തു 

൫ സുകമാരക്കുറുപ്പിന്‍െറ ഒന്നാം വാര്‍ഷികാഘോഷം 

൭ കാലത്ത” എങ്ങനെ, എവിടെ വച്ചു മരിച്ചു? . | 

൭ ചന്ദനം മണക്കുന്ന ഗാര്‍ഡുകള്‍ 

൫ മങ്ങിയാല്‍ ഇങ്ങനെ മുങ്ങണം 

൫ സാര്‍, ഒരു സ്വകാര്യം... 

൭ കൂടാതെ ലേഖനങ്ങള്‍, സംഭവകഥ, ഹൊറര്‍ 


നോവല്‍, മനഃശാസത്രനോവല്‍, ചിത്രകഥകള്‍, 
കാര്‍ട്ടണുകള്‍, മററു സ്ഥിരംപംക്ലികള്‍. 


വില: രൂപ 1-70 





കലമംകാമുാ; 16 





90000___ത്തിലധികുട 


നഗരസഭാ ; 


ക്കൊരു ഭീഷണിയായിരുന്നു. പലപ്പോഴ |, 









യും 





ഫാ. സെബാസ്റ്റ്യന്‍ കാപ്പന്‍ 


ഒന്നു്‌ 


തൊടുപുഴ താലൂക്കിലെ പ്രകൃതി 
മനോഹരമായ കോടിക്കുളം ഗ്രാമത്തില്‍ 
1924 ജനുവരി 4ാം തീയതി കുരിയാ 
ക്കോസിന്‍െറയൃം അന്നയുടേയും പല 
മക്കളിലൊരുവനായി ജനിച്ച ഫാദര്‍ 


സെബാസ്‌ററ്യന്‍ കാപ്പന്‍ കാപ്പന്‍ എന്ന 
ഈശോ സഭാപുരോഹിതനു്‌ ഈ ജനുവരി 
യില്‍ 60 വയസ്സ തികയുകയാണു'. ഇന്ത്യ 
ശ്ലേകത്തും ഒട്ടൊക്കെ പുറത്തും അറിയപ്പെട 
ന്ന പണ്ഡിതനും കലാപകാരിയും ആയ 
ഈ പുരോഹിത ശ്രേഷ്‌ഠനെ ഇനിയും “ 
വേണ്ടത്ര അറിഞ്ഞിട്ടില്ലാത്തവര്‍ അറി 
യാന്‍ ഇനിയും വൈകിക്കൂടാ. ഇന്ത്യ 
യിലും പുറത്തുമായി ഇംഗ്ലീഷിലും മലയാ 
ഉത്തിലും അദ്ദേഹം എഴുതി പ്രസിദ്ധീകരി 
ച്ചിട്ടുള്ള അനേകം ഗ്രന്ഥങ്ങളും പ്രബന്ധ 
ങ്ങളും ഇനിയും വായിക്കാന്‍ ഇടകിട്ടിയി 
ളില്ലാത്തവര്‍ നമ്മോടൊത്തു കഴിയുന്ന 
ഒരു വിപ്പവപ്രതിഭയുടെ ദൂരവ്യാപകമായ 
പ്രസരം ഏല്ല്യാന്‍ ഇനിയം കഴിഞ്ഞിട്ടി 
ല്ലാത്തവരാണു്‌. അവര്‍ക്കുവേണ്ടി മാത്ര 
മാണ്‌, 20-ാം നൂററാണ്ടിന്‍െറ അന്ത്യ 
പാദത്തില്‍ ലോകത്തെ കീഴ്‌മേല്‍ മറിച്ചു 
കൊണ്ടിരിക്കുന്ന രണ്ടു മൂന്നു പ്രമുഖ ചിന്താ 


പദ്ധതികളില്‍ ഒന്നിന്‍െറ പ്രമുഖ ഇന്ത്യന്‍ 
വക്താവും പ്രയോക്താവുമായ ഫാദര്‍ 
കാപ്പനെ ഇവിടെ ചുരുക്കമായി പരിചയ 
പ്പെടത്താന്‍ തുനിയജുയന്നതു്‌, കഥാപുരുഷ 
ന്‍െറ നിലപാടുകളെയും സിദ്ധാന്തങ്ങളെ 
കുറിച്ചു” ഈ ലേഖകന്‍െറ വിമര്‍ശ 
നങ്ങളോ വിലയിരുത്തലുകളോ ഈ 
ലേഖനത്തില്‍ അത്രയൊന്നും കാണില്ല. 
അവ ഇല്ലാഞ്ഞിട്ടോ വയ്യാഞ്ഞിട്ടോ അല്ല. 


അദ്ദേഹത്തിന്‍െറ ജീവിതത്തിലേക്കും 
ചിന്തകളിലേക്കും ഒരു മുഖവുരയായി 
മാത്രം ആസൂത്രണം ചെയ്ത ഈ ലേഖന 


കലാകൌമുദി 17 





പി. ഗോവിന്ദപ്പിള്ള 


തസ്ത 
മാര്‍ക്സ്‌: 


pe എപ്പ 
ച 
റ്ച്ച്വം 


ഇന്ത്യയില്‍ മാത്രമല്ല. 





പുറത്തും അറിയപ്പെടുന്ന ഫാ 


ദര്‍ കാപ്പനെപ്പററി, അദ്ദേഹ 
ത്തിന്‍റെ വിപ്ലവകരമായ 
നിലപാടുകളെപ്പററി, ക്രി 


സതുവിലുടെ അദ്ദേഹം എങ്ങ 


നെ മാര്‍ക്‌സിസം കണ്ടെത്തി 
എന്നതിനെപ്പററി,മാര്‍ക”സി 
ലൂടെ ഈ പുരോഹിതവിപ്പവ 
കാരി എങ്ങനെ ക്രിസ്‌തുവി 
നോട്ട്‌ കൂടുതല്‍ അടുത്തു എന്ന 
തിനെ പ്പററിയൊക്കെയാണു" 


പി. ഗോവിന്ദപ്പിള്ള എഴുതു 
ന്നതു“. ഈ ലേഖനം മുന്നു 


ലക്കങ്ങളിലായി വായിക്കുക. 


യിലെ 


ത്തിന്‍റെ പരിധിയില്‍ അവ ഒതുങ്ങുക 
യില്ലാത്തതു കൊണ്ടു മാത്രം. 


രണ്ടു” 


ആദ്യമായി ആ മഹനീയ ജീവിത 
ത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. 
സ്വെബാസ്‌ ററ്യന്‍െറ കുടുംബത്തില്‍ അദ്ദേ 
ഹത്തിനുമുമ്പു” ഏററവും പേരുകേട്ടയാറം 
സ്വാതന്ത്രസമരസേനാനിയായി തരുന്ന 


ചെറിയന്‍ കാപ്പനാണ്‌: സെബാസ്്്ൂ 
ന്‍റെ അ പൃന്‍െറ സഹോദരപുത്രന്‍. 
സെബാസ്‌ററ്യന്‍െറ ഒരു സഹോദരി 


റോസക്കുട്ടി അഭിവന്ദ്യയായ ഒരെ കന്യാ 
സ്ര്രീയാണു” . നിലയ്ക്കല്‍ വര്‍ഗ്ഗീയപ്രക്ഷോഭ 


കാലത്തു്‌ പുരോഗമന കലാസാഹിത്യ 
സംഘത്തിന്‍െറ ആഭിമുഖ്യത്തില്‍ ഈ 
'ലേഖകന്‍െറയം നിത്യചൈതന്യയതി 


തുടങ്ങിയ പ്രാമാണികതുടെയ്യം 
കൂടെ തിരുനക്കരമൈതാനനഞ്തു” ഒരു പൊ 
തുയോഗത്തില്‍ മത സരഹാര്‍ദ്ദത്തിനും 
ജനകീയ ഐക്യത്തിനുംവേണ്ടി പ്രസം 
ഗിക്കാന്‍വന്ന അവരുടെ സ്വപ്രത്യയ 
സ്ഥെര്യവും ആദര്‍ശനിഷ്‌ഠയും ഈഹി 
ക്കാവുന്നതാണ്‌. ഒരു സഹോദരന്‍ മാന്യാ 
ദേവഗിരി കോളേജില്‍ ഇംഗ്ലീഷ്‌ പഠി 

ക്കുന്നു. മറെറാരു സഹോദരന്‍ ജോസ 
ഫ്‌ കര്‍ണാടകത്തിലെ ചിക്കമഗളരില്‍ 
ഒരു എസ്സേററ്‌ നടത്തുന്നു. അദ്ദേഹത്തി 
ന്‍െറ സുശീലയും ആദര്‍ശവതിയുമായ 
പുത്രി മേഴ്‌സി ഫാദര്‍ കാപ്പനന്‍െറ ശിഷ്യ 
യും സെക്രട്ടറിയും മകളമായി സേവനമനു 
ഷ്‌റിക്കുന്നു. മാതാവു” അന്ന 1976.ലും 
പിതാവു“ കുര്യാക്കോസ്‌ 1983-ലും അന്ത ' 
രിച്ചു. 

നെയ്യാശ്ശേരിയിലും കരിമണ്ണ രും വാഴ 
ക്കുളത്തുമായി എസ്‌. എസ്‌. എല്‍.സി. 
വരെ പഠിത്തം പൂര്‍ത്തിയാക്കിയ സെ 
ബാസ്‌ ററ്യന്‍ 1944-ല്‍ യനവ്വനത്തി 
ലേയ്‌ക്ക കാലു കുത്തുമ്പോഴേയ?ക്കും 
ഈശോ സഭയില്‍ (എസ്‌ജെ) അംഗ 
മായിച്ചേര്‍ന്ന്‌” പൌരോഹിത്യ ജീവി 
തത്തിന്‍െറ ആദ്യപടവു ചവിട്ടി. പിന്നീ 
ടങ്ങോട്ടള്ള പഠിത്തമെല്ലാം ഈശോ സഭ 
യടെ നേതൃത്വത്തിലും ന 
ആയിരുന്നു. 1534-ല്‍ ഇഗ്‌നേഷ്യസ്‌ 
ലൊയോള സ്ഥാപിച്ച ഈശോ സഭ. 
മാനസികവും ശാരീരികവും 
വൈകാരികവും ആയ പരിശീലനം ദീര്‍ 
ഘവും കര്‍ശനവുമാണു”. ജെസൂട്ടകഠം 
(എസ്‌. ജെ. എന്ന ബിരുദരൂപത്തിലുള്ള 
ചുരുക്കക്ഷരത്തോടുകൂടി അറിയപ്പെടുന്ന 
ഈശോ സഭാംഗങ്ങളെ സാധാരണ അങ്ങ 
നെയും പരാമര്‍ശിക്കുന്നു.) ഇതര പുരോ 
ഹിത-സന്യാസി വിഭാഗങ്ങളില്‍പ്പെട്ട 
വരെക്കാഴയം പഠിത്തത്തിലും പരിശീലന 
ത്തിലും വളരെ മുന്തിയവരാണു, രണ്ടു 
വര്‍ഷം നൊവിഷ്യേററായം മൂന്നുവര്‍ഷം 
'"ജൂണിയറേററാ"'യും പഠിച്ചും പഠിപ്പി 


ചൂം പ്രാര്‍ത്ഥിച്ചും മേലധികാരികറഠംക്ക” 
തൃപ്തികരമായി :വിജയം വരിച്ചാലേ 
പൂര്‍ണ്ണ എസ്‌. ജെ. പദവി ലഭിക്കു. സെ 
ബാസററയന്‍ നിസതന്ദ്രമായ നിഷ്‌: > 
യോടെ ഈ പടവുകളെല്ലാം വിജയക്ര 
മായി നടന്നുകയറി. അതിനായ പട്‌ന 








'യിലും മലാപ്പറമ്പിലെ ക്രൈസ്റ്റ്‌ ഹാളി 


ലും കൌൊഡൈക്കനാലിലെ 
.ഹാര്‍ട്‌ കോളേജിലും എല്ലാം എത്തി 
പ്പെട്ട. അന്നൊന്നും വിപ്പവപരതയോ 
പൊതുക്കാര്ൃതാല്‍പര്യമോ തന്നില്‍ പ്രക 
ടമായിരുന്നില്ലെന്നു്‌”്‌ അദ്ദേഹം പറയുന്നു. 
ഭക്തിയും പ്രാര്‍ത്ഥനയും ഒന്നാംപന്തിയി 
ലെത്താനുള്ള അദ്ധ്യയനാവേശവുമാണു്‌ 
ആ യുവാവിനെ മുന്നോട്ട തള്ളിക്കൊണ്ടി 
രുന്നതു”. ഇപ്പോഴത്തെ നൊവിഷായേററു 
കളം ജൂണിയറേററുകളും മററും 
ത്തൊഴി ലാളികളെ സംഘടിപ്പിച്ചു” സമ 
രം നടത്തുകയും അറസററ്‌ വരിക്കുകയും 
മററും ചെയ്യുന്നതു” പ്രശംസാത്മകമായ 
തെല്ലൊരസൂയയോടെ കാണുന്ന കാപ്പന്‍ 


' സേക്രഡ്‌ 


1940 കളിലെ തന്‍െറ അടച്ചുകെട്ടിയ 


അവസ്ഥയോര്‍ത്തു കുണ്ണിതപ്പെടാറുണ്ടു. 
അത്തരം സ്വാതന്ത്രയങ്ങളൊന്നും ഇല്ലെന്നു 
തന്നെയല്ല മലാപ്പറമ്പിലെ ക്രൈസ്സ്‌ ഹാ 
ളില്‍ കഴിഞ്ഞകാലത്തു്‌ മാതൃഭാഷയായ 
മലയാളം പഠിക്കുന്നതു പോലും നിരുത്സാ 
ഹപ്പെടത്തിയിരുന്നു എന്നദ്ദേഹം ഓര്‍ക്കു 
ന്നു. പില്ല്യാലത്തു” നല്ല മലയാളത്തില്‍ 
പുസ്തകങ്ങളും ലേഖനങ്ങളമെഴുതുകയും ഇം 
'ഗീഷിനോടൊപ്പം സംസ്‌കൃതവും ലാററി 
തം ഫ്രഞ്ചും ജര്‍മ്മനും എല്ലാം വശമാക്കു 
കയം ചെയ്തെങ്കിലും ആ നല്ല ചെറു 
ത്തില്‍ മലയാളം കുറെക്കൂടി നന്നായി 
പഠിക്കാന്‍ അവസരം ലഭിച്ചെങ്കില്‍ 
തന്‍െറ മാതൃഭാഷാശൈലി ഇനിയും മെച്ച 
പ്പെട്ടേനേ എന്നദ്ദേഹം നെടുവീര്‍പ്പിടുക 
യൂം ചെയുന്നു. 


' 1949-ല്‍ കൊഡൈകനാല്‍ സേക്രഡ്‌ 


ഹാര്‍ട്‌ കോളേജില്‍ നിന്നു്‌ എം.എ.ക്കു 
തുല്യമായ ലൈസന്‍ഷൃയോ ഇന്‍ ഫി 
ലോസഫി ബിരുദമെടുത്തശേഷം മംഗ 
ലാപുരം സെന്‍റ്‌ ജോസഫ്‌ സെമിനാ 
രിയിൽ രണ്ടുവര്‍ഷം ഇംഗ്ലീഷും ലോജി 
ക്കം പഠിപ്പിച്ചു. കൊഡൈക്കനാലില്‍ 
ഫിലോസഫിക്ക്‌ പഠിച്ചതു” മുഖ്യമായും 
മദ്ധ്യകാലത്തിലെ സെന്‍റ്‌ തോമസ്‌ 
അക്വിനാസിന്‍െറ സിദ്ധാന്തങ്ങളും അദ്ദേ 
ഹത്തിന്‍െറ വിചാരധാരാസ്രോതസ്റ്റാ 


' യിരുന്ന പ്രാചീന യവന ദാര്‍ശനികന്‍ 


അരിസ്റസ്സോട്ടിലിന്‍െറ കൃതികളമായിരു 
ന്നു. ആധുനി കചിന്താധാരകളോ ചിന്തക 
രോ കൊഡൈക്കനാലിലെ തണുത്തുവി 


റങ്ങലിച്ച ലക്‌ ചര്‍ ഹാളിലേക്ക്‌ വഴി 


തെററി പ്പോലും കടന്നു ചെല്ലാറില്ല. 
1954-ല്‍ പൂണെയിലെ പേരുകേട്ട ഡീ 
നോബിലി കോളേജില്‍ ദൈവശാസ്ധ്യാ 
ദ്ധ്യാപകനായി നിയോഗിക്കപ്പെട്ട കാ 
പ്പന്‍ 1957-ല്‍ ഒരു പുരോഹിതനാ 
യി പടം' ചാര്‍ത്തിയതിനെ തുടര്‍ന്നു്‌, 
1958-ല്‍ പൂണെവിട്ട ഉപരിപഠനത്തിനാ 
യി റോമിലേക്ക്‌” യാത്രയ്ക തയ്യാറെടുത്തു. 


മൂന്നു” 


1959-ല്‍ . ഡോക്‌ടറ്േറ്‌ ഗവേഷണ 


ബിരുദ സമ്പാദനത്തിനായി റോമിലെ 
ഇതിഹാസപ്രസിദ്ധമായ ഗ്രിഗോറിയന്‍ 


മത്സ്യ 


തവും, 


സര്‍വകലാശാലയിലേക്കു” 
പ്പോഠം കാപ്പന്‍ ഈഹിച്ചിരിക്കാനിട 
യില്ല, അതൊരു നിര്‍ണ്ണായകമായ 
വഴിത്തിരിവായിത്തീരുമെന്ന്‌ . തന്‍െറ 
മുന്‍ഗാമികഭെയും സഹപ്രവര്‍ത്തകരെയും 
പോലെ അതൊരുന്നതപദവിയിലേക്കു 
ള്ള കടന്നുകയററമായേ അദ്ദേഹത്തിന്‌ 
തോന്നിയിരുന്നുള്ള. പക്ഷേ സംഭവിച്ച 
ത്‌ പഴയപടവുകഠം കയറലല്ല പുതി 
യൊരു വഴി തേടലായിരുന്നു. 


പുറപ്പെട്ട 


അപ്പോഴേക്കും തന്‍െറ കൊച്ചുകേരള 
ത്തില്‍ പല ഗംഭീര സംഭവങ്ങളും നടക്കു 
കയായിതുന്നു. 1957-ല്‍ അധികാര 
ത്തില്‍വന്ന കമ്മൂണിസ്റ്റ്‌" മന്ത്രിസഭയ്കക്കെ 
തിരെ തന്‍െറ സഭയം നായര്‍ സഭയം 
സ്വാതന്ത്ര്യരസമരകാലത്തു്‌ മാളത്തിലൊ 
ളിച്ച മററു പല സര്‍പ്പസന്തതികളം ചീ 
റിയാഞ്ഞടക്കുന്നു. അവയി ലൊന്നിലും 
പങ്കെടുക്കാന്‍ കഴിഞ്ഞില്ലെങ്കിലും തൊടു 
പുഴ കോടിക്കുള്ളക്കാരന്‍ കാപ്പുന്‍റ മന 
ന്റ്‌ “വിമോചന സമര' ക്കാരുടെ കൂടെ 
യും ശരീരം അങ്ങറോമിലുമായിരുന്നു. 
അനതിവിദൂരഭാവിയില്‍ ഈ ““വിമോ 
ചനാഭാസ' ത്തിനെതിരെ 
വിമോചനത്തിന്‍െറ 
തന്നെ കണ്ടെത്തുമെന്നും 
സ്വപ്‌നേപി നിനച്ചില്ല. 


മാര്‍ഗ്ഗം റോമില്‍ 
ആ യൃവഭക്തന്‍ 


സഭയുടെയും പൌാരോഹിത്ൃത്തിന്‍െറ 
യും പൊതുധാരയില്‍ ആകണംമുഴുകി 
യിരുന്നെങ്കിലും തന്‍െറ വിജ്ഞാന 
ഭാഗമായ ഗ്രന്ഥപരായണതൃഷ്ണയം ആ 
യുവാവിനെ അറിവിന്‍െറ പുതിയ 
മേച്ചില്‍സ്ഥലങ്ങാം തേടാന്‍ പ്രേരിപ്പി 
ചൂ. അതുകൊണ്ടദ്ദേഹം സാധാരണ അക്കാ 
ലത്തു” ക്രിസ്ത്യന്‍ പുരോഹിതര്‍ താല്ല 
ര്യം പ്രകടിപ്പിക്കാത്ത * 'ഇധന്താളജി"" 
(ഭാരതീയ സംസ്‌കാരവും ചരിത്രവും 
ദര്‍ശനവും മററും) യില്‍ ഗവേഷണപാനം 
നടത്താനാണിച്ഛിച്ചതു”. പക്ഷേ സംസ്‌ക്ൃ 
ഇന്തോളജിയും ഈ പ്രതിഭാശാലി 
യായ യുവാവിനെ വിശ്വസിച്ചേല്ലിക്കു 
ന്നതു്‌ അവനു്‌ അറമായിരിക്കുമെന്നു* 
മേലധികാരിയായ പ്രേവിന്‍സെലിനു* 
തോന്നി. ഇന്നു” പിറകോട്ട തിരിഞ്ഞു 
നോക്കുമ്പോഠം ആ പ്രോവിന്‍സെലി 
ന്‍െറ ഉരംക്കാഴ്‌ചയെ അഭിനന്ദിക്കാതി 
രിക്കാന്‍ തോന്നുന്നില്ല. 


പിന്നെ നിര്‍ദ്ദേശിക്കപ്പെട്ടതു” വിശുദ്ധ 
അഗസ്തീന്‍റ “ഡോഗ്‌ മാററിക്ക” 
തിയോളജി' "യാണു്‌. അതിന്‍െറ പ്രാരം 
ഭപഠനങ്ങഠം ആരംഭിച്ചെങ്കിലും എന്തോ 
കാര്യവശാല്‍ അതുപേക്ഷിക്കപ്പെട്ട. അതു 
തന്നെയാണു്‌ ഞാന്‍ തുടര്‍ന്നിരുന്നതെ 


ങ്കില്‍ ഇപ്പോഴേതോ പഴയ സെമിനാരി 
യുടെ പൂപ്പല്‍പിടിച്ച ചായ്‌ പിനകത്തു” 
ഒരു കാലംപിഴച്ചയാഥാസ്ഥിതിക ദൈവ 
ശാസ്ര്രജ്ഞനായി തന്‍െറ ജീവിതം വ്യര്‍ 
ത്ഥമായേനെ എന്ന കാപ്പന്‍െറ ദുരന്തദുശ്ശങ്ക 
അപ്പാടെ നാം സ്വീകരിച്ചുകൊള്ളണമെ 
ന്നില്ല. കാപ്പനില്‍ അപ്പോഴും എവിടെ 
യോ ഉറങ്ങിക്കിടന്ന കലാപകാരി അല്പം 
വൈകിയെങ്കിലും ചങ്ങല പൊട്ടിച്ചു” 
സൂര്യപ്രകാശത്തിലേക്കു” 
ക്കുകയില്ലായിരുന്നു എന്നാണ്‌ ഈ ലേഖ 
കനു” തോന്നുന്നതു. | 


യഥാര്‍ത്ഥ . 


.തരൂപം ഇംഗ്ലീഷില്‍ 
കടക്കാനിരി 


ഏതായാലും അവസാനം 


ദര്‍ ഡി ഫിനാന്‍സ്‌ എന്നൊരദ്ധ്യാപക 
നില്‍ നിന്നാണു്‌ നിര്‍ദ്ദേശമുണ്ടായത്ു" 
എന്നു” കാപ്പന്‍ ഓര്‍ക്കുന്നു-മാക്ടിനോട 
ഗ്രിഗോറിയന്‍ സര്‍വ്വകലാശാലയില്‍ 


പുതിയ എഹോവവന വന്നുപെട്ടതുകൊ -- 
ണ്ടാവണമല്ലേ ഈ വിഷയം നിര്‍ദ്ദേശി 


ക്കച്പെട്ടതു്‌. ഇന്ത്യയിലെ എന്നല്ല, ഏഷാ 
യിലെ തന്നെ നിബിഡമായ കത്തോ 
ലിക്കാകേന്ദ്രമായ കേരളത്തില്‍ കമ്മ്യൂ 
ണിസ്‌ററ്‌ ഭരണംവന്നിരിക്കുന്നു. അതി 
ന്‍െറ ഞെട്ടല്‍ 
പാലായിലേയും വരാപ്പുഴയിലേയും അര 


മനകളില്‍ മാത്രമല്ല, സാക്ഷാല്‍ മാർപ്പാ 
പ്യയുടെ കൊട്ടാരത്തിലും അനുഭവറ്റെ ടട. 


പഴയ അഷവാദങ്ങളം ചാക്രികലേഖന 


ങ്ങളും മഹറോന്‍ ചൊല്ലലും കൊണ്ടു” ഇതി 
നെ നേരിടാനാവില്ലെന്നു വ്യക്തമായി . 
ഈ മാര്‍ക്ലിസമെന്നവയ്യാവേലിയെക്കുറി 
ചൂ” കുറെക്കൂടി ആഴത്തില്‍ പഠിച്ചാലെ 
വെല്ലവിളിനേരിടാനാവു. 


പഠിക്കണം 
ഇവിടെ ഇതാ 


കേരളത്തിലെ കമ്മ ണിസ്‌ററ്‌ 
ന്നായക്കളില്‍ നിന്നു” 

രക്ഷി ക്കേണ്ടവനല്ലെ? 
ഈമാതിരിയൊരു 


ച്ചത്‌. 
വരോ 


വരോ കത്തോലിക്കാ സര്‍വ്വകലാശാല 


കളില്‍ ഇല്ലായിരുന്നു എന്നല്ല. ഫാദര്‍ 4 
പ്രഗല്‌ഭ 1 
പണ്ഡിതര്‍ ജര്‍മ്മനിലും ഫ്രഞ്ചിലും മററും 4) 


ഗുസ്താവ്‌ വെറററെപ്പോലെ 


എഴുതിയ അക്കാലത്തെ ചില ബൃഹദ്‌ 


ഗ്രന്ഥങ്ങഠം കാപ്പന്‍ ഷെല്‍ഫില്‍ നിന്നെട്ട 1 
ത്തു” എന്നെ കാണിച്ചു. എന്നാല്‍ ചെറപ്പ 1 
പിന്‍നില ' 


ക്കാര്‍ക്ക്‌, പ്രത്യേകിച്ചും 
രാഷ ടങ്ങളില്‍നിന്നു വരുന്നവര്‍ക്ക്‌ പഠ 
നത്തിനും ഗവേഷണത്തിനും പ്രബന്ധ 


രചനയ്ക്കമായി ഈവക വിഷയങ്ങാം നിര്‍ 
ദ്ദേശിക്കാറില്പ എന്നുമാത്രം. കഴിഞ്ഞ 
പത്തിരുപതു വര്‍ഷക്കാലത്തു” ആ നില 
യൊക്കെ കത്തോലിക്കരുടെ വൈദിക 
കലാശാലകളറംപ്പുടെ മിക്ക യൂറോപ്യന്‍ 


സര്‍വകലാശാലകളിലും തകിടംമാിഞ്ഞി 
ടുണ്ടെങ്കിലും 1950 കളടെയും 60 കളടെയം . 


ആ സന്ധിയില്‍ അതൊരപൂര്‍വ്വ സംഭവ 
മായിരുന്നു എന്നുമാത്രം. 


അവസാനം സെബാസ്‌ററ്യന്‍കാപ്പന്‍ 
ഡോക്‌ടറേററിനു്‌ തിരഞ്ഞെടുത്ത വിഷ 
യം 1844ലെ കാറംമാര്‍ക*“സിന്‍െറ സാ 
മ്പത്തിക ദാര്‍ശനിക കുറിപ്പുകളെ മുന്‍നി 
റുത്തി യൃള്ളതാണു” . 
തിയ ആ പ്രബന്ധത്തിന്‍െറ ഒരു സംഗ്രഹീ 
*“മാര്‍ക്കി മന്‍ നിരീ 
ശ്വരവാദം' എന്ന പേരില്‍ കാപ്പന്‍ ഈ 
യിടെ പ്രസിദ്ധീകരിച്ചിട്ടണ്ടു്‌. ആ പേര്‍ 
സൂചിപ്പിക്കന്നതുപോലെ നിരീശ്വരവാദ 


കലാകരമുദി 18 


കാപ്പന്‍െറ്‌ 
ഡോക്ട റേററിനു്‌ മാര്‍ക്സിനെ സംബന്ധി 8 
ച്ചൊരു വിഷയം നിര്‍ദ്ദേശിക്കപ്പെട്ട. ഫാ 4 


ജര്‍മ്മന്‍ ഭാഷയിലെഴ 






ചങ്ങനാശ്ശേരിയിലേയും ! 


മാര്‍ക്ലിസ്ററക്ട | 
തികഠം “ഇന്‍ഡക്ലി 'ല്‍ ചേര്‍ത്തു കണ്ണട | 
ച്ചാല്‍പററില്ല. കണ്ണുതുറന്നു വായിക്കണം, 1 
എന്നിട്ട്‌ നിഷേധിക്കണം. “8. 
കേരളത്തില്‍നിന്നുതന്നെ 3 
ഒരു കാപ്പന്‍ എത്തിയിരിക്കുന്നു. അയാഠം 1 
തന്നെയാവട്ടേ തുടക്കം. തിരിച്ചുപോയി 4 
ചെ കീ 
കുഞ്ഞാടുകളെ | 
ഏതാണ്ടു” ൮ 
ചിന്താഗതിയാണു* 1 
കാപ്പനെ ഈ വിഷയത്തിലേക്കു” എത്തി 1 
ഇതിനര്‍ത്ഥം മാര്‍ക്സിസം പഠിച്ച ; 
മാക്‌ സിസത്തെക്കുറിച്ചെഴുതിയ 4 


ക 


ee Se 


“'യഥാര്‍ത്ഥമാര്‍ക്്*” 





ത്തെക്കുറിച്ചു മാത്രമല്ല ഗവേഷണം നട 
ത്തിയതും 'പ്രബന്ധിച്ചതും. പ്രാകിചരം 
സ്‌" (സാമൂഹ്യ ലക്ഷ്യബോധത്തോടെ 
ധുള്ള കര്‍മ്മം) ' ഏലിയനേഷന്‍' (അന്യ 
ഥാത്വം, വേറാക്കൂവ്‌ ) തുടങ്ങി പിതീക്കാ 
ലത്ത്‌ ദാരശനിക രംഗങ്ങളില്‍ കോളിള 
ക്കമുണ്ടാക്കിയ പരികല്ലനകറം മാര്‍ക്കി 
ന്‍െറ ഈ ആദ്യകാല കൃതിയിലള്ളതു” 
വിശദമായി കാപ്പന്‍ വിശകലനം ചെയു 
ന്നു, കൃതി ചെറതെങ്കിലും അതൃന്തം 


കഠിനമാണിതു”. വാസ്തവം പറഞ്ഞാല്‍ 
അതു പ്രസിദ്ധീകരിക്കാനെഴുതിയ പുസ്മ 
കമേ അല്ല. സ്വന്തം വായനയുടെയും 
പഠനത്തി ന്‍െറയും കുറിപ്പുകഠം പിന്നീടു 
ഓാര്‍മ്മിക്കാനായി മാര്‍ക്‌സ്‌ കുറിച്ചുവച്ചു 
താണ്‌ അതു്‌, അതുകൊണ്ടു പ്രശ്‌ന 
സങ്കൃലമാണു്‌ ഈ കുറിപ്പുകഠം. വാക്കകഠം 
തന്നെ ഒന്നിലേറെ അര്‍ത്ഥങ്ങാം ഉള്ളവ 
യാണ. അതിലെ പവാക്ഷകഠംതന്നെ 
പില്‌ക്കാലത്തു” മററര്‍ത്ഥങ്ങളില്‍ പ്രയോ 
ഗിച്ചിടുണ്ടു്‌. മാര്‍ക്‌സിന്‍െറ ലോകവീ 
കണം പൂര്‍ണ്ണമായി രൂപം കൊള്ളന്ന 
26-ാം വയസ്സില്‍ എഴുതിയ ഈ കുറിപ്പുക 
ളില്‍ ഏതെല്ലാമാണ്‌ 
അഭിപ്രായം, ഏതെല്ലാമാണു റദ്ധരിച്ചു്‌ 


 എഴുതിവച്ചതു” എന്നൊക്കെ വേര്‍തിരി 


ിച്ഛടുക്കാന്‍ അതിലും വിഷമം. 1930 കള 
ടെ ആദ്യം മാത്രം ജര്‍മ്മനിലും രംഭാം 
ലോകമഹായുദ്ധാനന്തരം മാത്രം മററു ഭാഷ 
കളിലും ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെ 
ട്ട ഈ രേഖകറം മാര്‍ക്കിനും എംഗല്‍സിനും 
ശേഷം , ഒന്നാം തലമുറയിലെ ഒന്നാമനായ 
ലെനിനോ, രണ്ടാംനിരക്കാരായ ദുഹാ 
നോവ്‌, കാടസ്റ്റി, ലുക്ൃംബര്‍ഗ്‌ ബെണ്‍ 
സ്സ്റൈന്‍ മുതലായവരോ കണ്ടിട്ടപോലുമി 
ല്ലായിരുന്നു. അതുകൊണ്ടു” അവരുടെയാരു 
ടെയും അഭിപ്രായമോ വിലയിരുത്തലോ 
കിട്ടിയിട്ടമില്ല. അതുകാരണവും മററും 
യവമാര്‍ക്സിനെതിരെ 
മാര്‍ക്സ്‌ എന്ന ഒരു വിവാദം ആരംഭിച്ച 
തു” ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലതാനും. 
യുവമാര്‍ക്ലായി രുന്നു 


എന്നും, അതല്ല പില്‍ക്കാലമാര്‍ക്ടായി 


രുന്നു എന്നും വാദിക്കുന്നവര്‍ ഇന്നും ചുരു 
മാത്രമല്ല 1960 കളിലും ,70 കളി 


ക്കമല്ല. 
ലും ഒയിസര്‍മാന്‍, ഫ്രോം, മാക്‌ലെ 
ലാന്‍ ബോട്ടോമോര്‍ തുടങ്ങി മാര്‍ക്ലിസ്സ്‌ 


കാരും അല്ലാത്തവരുമായ പ്രഗല”ഭമതി 


കഠം ഈ ആദ്യകാലകുത്തിക്കുറിപ്പുകളെ 
ക്കുറിച്ചെഴുതിയ വിശദവും വൈവിധ്യ 


കലാകരമദ 19 


മാര്‍ക്‌സിന്‍െറ . 


പക്വതയെത്തിയ . 


മാര്‍ന്നതുമായ വ്യാഖ്യാനങ്ങരം കാപ്പന്‍െറ 
യത്നത്തിനു്‌ പിന്നീടായിരുന്നു താനും. 
ഈ സാഹചര്യത്തില്‍ പ്രബന്ധവിഷ 
യത്തി ലേക്കു” പ്രവേശിച്ചപ്പോഠം അത്ര 
വേഗം പരാജയം സമ്മതിക്കുന്ന പ്രകൃത 
ക്കാരനല്ലെങ്കിലും കാപ്പന്‍ ആകെ പതറി 
പ്പോയി. താന്‍ നേരത്തെ ഉപേക്ഷിച്ച 
മററു രണ്ടു വിഷയങ്ങളെപ്പോലെ ഇതും 
തിരസ്‌കരിക്കേണ്ടിവരുമോ എന്നു 
പോലും അദ്ദേഹം ഭയന്നു പോയി. 
പക്ഷേ, ഒടവില്‍ ഉറച്ചുനിന്നു, പാഠങ്ങള 
മായി പടവെട്ടി എന്നുതന്നെ പറയാം. 
ജര്‍മ്മനിലും ഫ്രഞ്ചിലും മററുമായി 
മാര്‍ക്‌സ്‌ എഴുതിയ സകലതും --അദ്ദേഹ 
ത്തിന്‍െറ സ്‌ കൂഠംവിദ്യാഭ്യാസ പത്രങ്ങളം 
ഡോക്‌ ടറേററ്‌ തീസിസും വീട്ടിലേക്കും 
കാമുകി ജെന്നിക്കും എഴുതിയ കത്തുകളും 
കവിതകളും ഉഠംപ്പെടെ---പരതി കാപ്പന്‍ 
വിശദമായ കുറിപ്പുകളെടുത്തു പഠിച്ചു. 
അപ്പ്പോഠം മറെറാരു ദുര്‍ഘടം. അച്ഛനമ്മ 
മാര്‍ക്കും ജെന്നിക്കും എഴുതിയ കത്തുക 
ളില്‍ പ്പോലും അരിസ്റ്റോട്ടിലും ഗൊയ്‌ 
ധഥൊയും ദാന്തെയം പ്ല്േറേറായും മററും 
കടന്നുവരുന്നു. അവയും മാര്‍ക്‌സിന്‍െറ 
യാവനകാലത്തെ യൂറോപ്യന്‍ ചിന്തകളം 
സാഹിത്യവുമെല്ലാം ഹൃദിസ്ഥമാക്കണം. 
അങ്ങനെ ഒരുവിധം ആദ്യത്തെ കുറെ 
ദുര്‍ഘട കവാടങ്ങഠം കടന്നതോടെ വൈ 
വിധ്യമാര്‍ന്ന വിജ്ഞാനദീപങ്ങളാല്‍ 
അലംകൃതവും നവനവങ്ങളമായ ആശയ 
ങ്ങളുടെ ഒരു വിശാലമണ്ഡലം കാപ്പന്‍െറ 
മുമ്പില്‍ തുറക്കപ്പെട്ടു. അതുവരെ കാപ്പന്‍ 
വ്യാപരിച്ചിരുന്ന അരിസ്സോട്ടിലിനന്‍െറ 
യം അക്വിനാസിന്‍െറയും മററും ലോകം 
താരതമ്യേന മൃതമായ ഉഷരഭൂമിയായി 
അനുഭവപ്പെട്ട. ഒടുവില്‍ ഗവേഷണപ്രബ 


ന്ധം തയ്യാറായി. -പത്തില്‍ പത്തുമാക്കും 


വാങ്ങി ഡോക്‌ടറേററും നേടി. 

പക്ഷേ അതോടെ സെബാസി്‌ററ്യന്‍ 
കാപ്പന്‍തന്നെ പുതിയൊരാളായ! മാറി. 
മാര്‍ക്ടിസ്ധത്തെയും കുമമ്യൂണിസത്തെയും 


പുതിയൊരു കാഴ്‌ ചപ്പ്ാടലെ വിമര്‍ശ . 


നാത്മകമായിട്ടാണെങ്കിലും തെല്ലൊരാനു 
കൂല്യത്തോടെ കാണാന്‍തുടങ്ങി. അതു 
പോലെ ക്രിസ്തമതത്തേയം ക്രിസ്തവിന്‍െറ 
ദരത്യത്തെയും മറെറാരു കാഴ്ചപ്പാടിലൂട്ടെ 
കണ്ടുതുടങ്ങുകയുംചെയ്ത. പക്ഷേ, സാധാ 
രണ നിലവിലുള്ളവിധത്തിലുള്ള ധാരണ 
കളായിരുന്നില്ല കാപ്പന്‍േറതു”. കാപ്പന്‍െറ 
തന്നെ ഭാഷയില്‍ പറയട്ടെ: 


റു 'ക്രിസ്കുവിലൂടേയും ക്രിസ്ധിയ സഭ 











യിലൂടെയും ഉള്ള എന്‍െറ സത്യാന്വേ 
ഷണമാണെന്നെ മാര്‍ക്‌സില്‍ എത്തി 
ചത്‌. തുടക്കത്തില്‍ എനിക്ക്‌ മാര്‍ 
ക്‌സിനോടു” പ്രത്യേകിച്ചൊരടുപ്പവും 
തോന്നിയിരുന്നതുമില്ല. ഒരുപക്ഷേ, 
അക്കാലത്തു ' സഭയില്‍ നിലവിലിരു 
ന്നപോലെ മാര്‍ക്‌സിനോട്ടം മാര്‍ക്്‌ 
പ്രതിനിധീകരിച്ചതായി തോന്നിയ 
നിരീശ്വരത്വത്തോടും എനിക്കും എ 
തിര്‍പ്പായിരുന്നിരിക്കണം മുഖ്യം. എ 
ന്നാല്‍ മാര്‍ക്സിന്‍െറ മഹനീയജീവി 
തത്തിലേക്കും കൃതികളിലേക്കും പടി 
പടിയായി ഇറങ്ങിയപ്പോഠം എതിര്‍ 
പ്പിന്‍െറ ' സ്ഥാനത്തു്‌ ആനുകൂല്യവും 
വെറപ്പിന്‍െറ സ്ഥാനത്തു്‌ ആരാധനയും 
എന്നില്‍ രൂപം കൊണ്ടു. പക്ഷേ, ഏറ്റ 
വും ്രദ്ധേയമായവസ്തുത മാര്‍ക്ക്‌ എന്ന 
യഥാര്‍ത്ഥ ക്രിസ്തവില്‍ നിന്നകററുകയ 
ലു, ക്രീസ്തവിന്നാട എന്നെ കൂടതല്‍ അട 
ക്കുകയാണ്‌ ചെയ്തതു” എന്നതത്രേ!" 
അങ്ങനെ 1960 കളുടെ ആദ്യത്തോടെ 
ഇന്ത്യയില്‍ തറ പ്രവര്‍ത്തനമണ്ഡല 
ത്തിലേക്ക്‌ തിരിച്ചെത്തിയ റവറണ്ടു്‌ 
ഫാദര്‍ ഡോക്‌ടര്‍ സെബാസ്റ്യന്‍ കാപ്പന്‍ 


എസ്‌. ജെ. തികച്ചും ഒരു പുതിയ 
മനുഷ്യനായിരുന്നു _ വീക്ഷണത്തിലും 
വ്ൃക്തിത്വത്തിലം. ലോകരക്ഷകനായ 


ദൈവപൃത്രന്‍ യേശുക്രിസ്മവിന്‍െറ ആധു 
നിക യൃഗത്തിലെ ഏററവും വലിയ ശത്രു 
വായി കണക്കാക്കപ്പെട്ടിരുന്ന മാര്‍ക്‌ സി 
നെ എതിര്‍ക്കാനായി മാര്‍ക്സിനെയും 
മാര്‍ക്‌സിസത്തെയും കുറിച്ചു്‌” കൂടതല്‍ 
അവഗാഡമായി പഠിക്കാന്‍ പുറപ്പെട്ട 
ഈ രണ്ടു ചിന്താപദ്ധതികളെ ഇണക്കുന്ന 
ഒരു കണ്ണി കണ്ടുപിടിക്കുന്ന മനുഷ്യസ്പഹേ 
ത്തിന്‍റെയും മാനവ വിമോചനത്തിന്‍െറ 
യും ആയ കണ്ണി. വിശുദ്ധ പത്രോസി 
ന്‍െറ സിംഹാസനവും ലോക കത്തോലി 
ക്കാ സഭഴടെ പരമോന്നതസ്ഥാനവുമായ 
വത്തിക്കാന്‍ സ്ഥിതിചെയ്യുന്ന ഇതിഹാ_ 
സ പ്രസിദ്ധമായ റോമാനഗരിയും പാര* 
സ്‌, ബോണ്‍, വിയന്ന തുടങ്ങിയ മററു 
പ്രശസ്ത നഗരങ്ങളംതാണ്ടി; അവിടെയെ 
ല്ലാം സുലഭമായ. വിവിധ ഭാഷകളിലെ 
വൈജ്ഞാനി കഗ്രന്ഥ ശേഖരങ്ങളം യുവാ 
വായ ഈ മലയാളി കര്‍ഷകപൃത്രന്‍ കീഴ്‌ 
മേല്‍ മറിച്ചു പരിശോധിക്കുകയും കഠിന 
മായ തപസ്യയിലൂടെയുമാണ്‌” തന്‍െറ. 
വെളിച്ചം കണ്ടെത്തിയതു”. (തുടരും) 





Fopyright 170 LOS ANGELES TIMES 
' . 





















978൭ വള്ളത്തോളിന്‍െറ ശതാ 
ബലി കഴിഞ്ഞു. വള്ളത്തോഠംകവിതക 
കടെ സമാഹാരത്തിന്‌ എന്‍. വി. കൃഷ്ണ 
വാരിയര്‍ എഴുതിയ അവതാരികയില്‍ 
വള്ളത്തോറം കവിതകളെക്കറിച്ചു“കൂടതല്‍ 
കൂടതല്‍ പഠനങ്ങാം വള്ളത്തോളിന്‍െറ 
ശതാബ്ദ്യാഘോഷത്തോടുകൂ ടി യെ ങ്കിലും 
ഉണ്ടാകുമെന്നു” പ്രത്യാശിച്ചിരുന്നു. എ 
ന്നാല്‍ എന്‍. വി. യുടെ പ്രത്യാശപോലെ 
ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ കവിത്രയ 
ത്തിന്‍െറ ശതാബ്ദികളെല്ലാം എഴപതുക 
ളില്‍ത്തന്നെ യായിരുന്നുവല്ലോ. അവരില്‍ 
കുമാരനാശാനെക്കുറിച്ചുമാത്രം 
ശേഷം ഒരു ഡസന്‍ പുസ്തകങ്ങളെങ്കിലും 

നല്ലതോ ചീത്തയോ ആകട്ടെ, പുറത്തു 
വന്നിട്ടണ്ടു . ഉളളരി നെക്കുറിച്ചും വള്ള 
ത്തോളിനെക്കുറിച്ചും സമഗ്രപഠനങ്ങളൊ 
ന്നുമുണ്ടായില്ല. ഗൌരവമുള്ള നിരൂപണ 
ലേഖനങ്ങഠംപോലും ഉണ്ടായില്ലെന്നു പറ 
ഞ്ഞാല്‍ അതൊരദ്‌ഭൂൃതമല്ലേ? കേരളസര്‍ 
പ്ൃകലാശാല മലയാളവിഭാഗം, ഒരു വള്ള 
ത്തോഠം സെമിനാര്‍ നടത്തി; നല്ല ഉദ്ദേ 
ശൃത്തോടുകൂടിത്തന്നെ. ആ പ്രബന്ധങ്ങളം 
പ്രസിദ്ധീകൃതങ്ങളായിട്ടില്ല. 


എന്തുകൊണ്ടാണു” വള്ളത്തോറം കവിത് 
കഠം വേണ്ടത്ര സമാദരിക്കപ്പെടാതെപോ 
യത്ത്‌? സമകാലിക പുരുഷാന്തരത്തിന്‍െറ 
അഭിരുചികളും ഹൃരദയപ്രേരണകളമായി 


ഏററവും കൂടുതല്‍ സംവാദിക്കുന്നതു* കുമാ 


രനാശാന്‍െറ കവിതയാണു: എന്നതുത 
ന്നെയാകാം ഒരു പ്രധാനകാരണം. സാ 
ഹിത്ൃയബാഹ്ൃമായ മററുകാരണങ്ങളമുണ്ടാ 
കാം. എന്നാല്‍ വള്ളത്തോളി നെക്കുറി 
ച്ചും ഉളളരിനെക്കുറിച്ചും നിരൂപണ പഠന 
ങ്ങഠം ഉണ്ടായില്ല എന്നതത്രേ ആതൃന്തിക 
മായ വാസ്തവം. ഇതിനു നമ്മുടെ സാഹി 
തൃനിരൂപകന്മാരെ 
വേണം .അഭിരുചികളടെ പ്രവാഹത്തില്‍ 
പ്പെട്ട്‌ ബോധംകെട്ടൊഴു കേണ്ടവരല്ല നിരൂ 
പകന്മാര്‍. പലപ്പോഴും ആ പ്രവാഹത്തെ 
നയിക്കേണ്ടവരാണ്‌. എന്താണവരങ്ങ 
നെ ചെയ്യാത്തത്‌? സത്യം പറയട്ടെ, 
വള്ളത്തോഠം കവിതയില്‍ എന്തിരിക്കുന്നു 
നിരൂപണം ചെയ്യാന്‍, എന്നൊരലംഭാവം 
നമ്മുടെ നിത്രൂപകന്മാര്‍ക്കുണ്ടു' . 
പറയേണ്ടതെല്ലാം പറഞ്ഞുകഴിഞ്ഞു” എ 
ന്നാണവരുടെ ഭാവം. "മലയാളത്തിലെ 
ദേശീയകവിയാണു്‌ വള്ളത്തോരം. പ്രകൃ 
തി, അദ്ദേഹത്തിന്‍െറ കവിതയെ സമൃദ്ധ 

മായി അനഗ്രഹിച്ചിട്ുണ്ട്‌. ശൃംഗാരപ്പി 

യനാണദ്ദേഹം. അദ്ദേഹത്തിന്‍െറ കവിത 

കഠംക്ക്‌ ആഴമില്ല. അതുകൊണ്ടു ദാര്‍ശി 

കമായമാനവും അതിനില്ല. പുരാണ കഥ 

കരം അനുഗാനം ചെയ്ത ഒരു റിവൈവലി 
സ്റ്റാണദ്ദേഹം. കലാമണ്ഡലവും കഥകളി ' 
യം സംഘടിപ്പിച്ചു വള്ളത്തോഠം. എന്നാല്‍ 

കെ. എം. പണിക്കക്കെഴുതിയ സ്വകാര്യ 

കത്തുകളുടെ അടിസ്ഥാനത്തില്‍ അദ്ദേഹ 

മൊരു ദാരിദ്യയവാസിയായിപ്പോയി'' 

പോരേ? ഇതാണു” നിരൂപകന്മാര്‍. നമു 


കള്‌ പരിചയപ്പെടുത്തുന്ന മഹാകവി വള്ള 


ത്തോഠം. അവരുടെ മാലികത്വമില്ലാ 
യ“മയ്തും ഉപരിറവബോ ധത്തിനും 
ഇതില്‍ക്കൂടുതല്‍ “. ഉദാഹരണങ്ങളാവശ്യ 
- മില്ല. ഈ അഭാപ്രായങ്ങളെല്ലാം പ്രതി. 


1973-നു : 


കററംപറയുകതന്നെ 


''ഞങ്ങരം 


- മെന്നും 











ഡോ: പി. വി. വേലായുധന്‍ പിള്ള 
തൃപകര്‍ക്കു 
_നകലെട്ടവരത്തോള്‍ 


നിരൂപണം ചെയ്യപ്പെടാവുന്നതാണു”. എ 
ന്നാല്‍ അതിനിവിടെ ഒരുങ്ങുന്നില്ല. വള്ള 
ത്തോളിന്‍െറ കലാകാരവ്യക്തിത്വത്തെ 
ക്ടറിച്ചും മനോഘടനയെക്കുറിച്ചും അല്പം 


ചിലതു മനസ്സിലാക്കിയാല്‍, ഒരു പ്രതി 


നിരൂപണത്തിന്‍െറ പശ്ചാത്തലം താനേ 
ഉണ്ടായി ക്കൊള്ളമല്ലോ.. 


എല്ലാ അര്‍ത്ഥത്തിലും തികഞ്ഞ കലാ 
കാരനായിരുന്നു വൃള്ളത്തോഠം. കല, 
മാനസി കവ്ൃത്തിയടെ ഫലമായതുകെ 
ണു്‌ ഏതൊരു കലാകാരനും രണ്ടു ജീവി 
തമുണ്ടാകും. ആന്തരികജീവിത.വവും 
ബാഹ്യജീവിതവും. ബാഹ്യജീവിതം 
അയാളുടെ മാനസികജീവിത ത്തി നു്‌ 
രൂപം കൊടുക്കുന്ന പ്രധാന ശക്‌തി 
യാണു”, പചിലപ്പോഠം ഈ ബാഹ്യ 
പ്രരണകളില്‍നിന്നു്‌ തെററിമാറിപ്പോ 
കുന്ന കലാകാരവ്യക്തിത്വങ്ങളുണ്ടു”. അവ 
ക്ക്‌ വസ്തു, പ്രധാനമല്ല; പ്രതികരണ 
ങ്ങളാണ്‌, സ്വകീയപ്രതികരണങ്ങളാ 
ണു? പ്രധാനം. ചങ്ങമ്പുഴയും ഇടപ്പള്ളി 
യുംമററും അതുപോലുള്ള കുവികളാണു', 
ചില കവികളില്‍ ബാഹ്യാന്തരശക്തി 
കഠം തമ്മില്‍ ഒടുങ്ങാത്ത സംഘര്‍ഷം അനു 
ഭവപ്പെടം. പൊരുത്തക്കേജിന്‍െറ ഒരു 
ലോകമാകും അവരുടെ മനസ്സു. ഈ ഉദി 
ണതയില്‍നിന്നാണ്‌' അവരുഭെ കവിത 
യുടെ ജനനം, കമാരനാശാന്‍ അത്തര 
മൊരു കവിയായിരുന്നു. വള്ളത്തോളി 
നെ സംബന്ധിച്ചിടത്തോളം ഈ ബാ 
ഹ്യാഭ്യന്തരശക്തികളുടെ ആയം സമതുലി 
തമായിരുന്നു, ഒരിക്കലും  മനസ്സിനോ 
ബാഹ്യപ്രപഞ്ചത്തിനോ അടഭിമയാവില്ല 
അദ്ദേഹം. അവയുടെ പ്രാമാണ്യവും അദ്ദേ 
ഹത്തില്‍ ഒരേ അളവില്‍ കാണാം. അതു 
കൊണ്ടാണു്‌, കാല്പനിക ശൈശില്യത്തി 
ന്‍െറ മനശ്ചാഞ്ചല്യങ്ങഠം അദ്ദേഹത്തി 
ന്‍െറ കവിതയില്‍ കാണാത്തതു“. ബാ 
ഹ്യാഭ്യന്തരചോദനകളുടെ ഈ സമതോല 
നം വള്ളത്തോംകവിതകളടെ ബലമാ 
കാം, ദുര്‍ബ്ബലതയുമാകാം. ഏതായാലും 
ഇതൊരു വാസ്തവമാണു”. ഇവിടന്നുവേ 
ണം വള്ളത്തോളീന്‍െറ മനോഘടനയെ 
ര്‍ഒറിച്ചു” പഠിക്കാനാരംഭിക്കുന്നതു* . 
- ബാഹ്യപ്രപഞ്ചവുമായി പ്രതികരിക്കു 
ന്ന ഭാരതീയ മനോഭാവത്തെ വൈഷ്ണവ 
ശൈവമെന്നും രണ്ടായി തിരി 
ക്കാമെങ്കില്‍, വൈഷ്യവമനോഭാവമാണു” 


വള്ളത്തോളില്‍ പൊന്തിനില്ലുക. ശൈവ 
മനസ്സാണ്‌ കുമാരനാശാനുള്ളതു്‌. വൈ 
ഷണവമനസ്സ്‌ വികാരപ്രധാനമാണു*. 
ശൈവമനസ്റ്റാകട്ടെ വിചാരപ്രധാനവും . 
സരമ്യകോമളവികാരങ്ങളാണു” വൈഷ്ണവ 
മനസ്സ്സിനിഷും . പരുഷഭാവങ്ങളം ശോക 
ദര്‍ശനവും മിക്ക ശൈവമനസ്സുകളം ഇഷ്ട 


പ്പെടുന്നു. ഇതൊരു നിയമമല്ല, സാ 
മാന്യപ്രസ്‌താവം മാത്രമാണ്‌. പല 
പ്പോഴും ഇവയുടെ അതിര്‍ത്തികട്ം അ 


ന്യോോന്യം കയറിയിറങ്ങിക്കിള 
ക്കുന്നതുകാണാം. നല്ലൊരു വൈഷ്ഠവക 
വിയായ പൂന്താനത്തിന്‍െറ കവിത, ശോ 
കസ്‌വൃഷമമാണെന്നു്‌ ഇവിടെ ഓര്‍ക്കുക, 
ഭാരതീയ കവികളില്‍ വൈഷ്‌ണവ 
ന്മാരാണധികം. കോവ്യമീമാംസകന്മാ 
രില്‍ ശൈവന്മാരും. ആനന്ദവര്‍ദ്ധനനും 
അഭിനവഫഹുപ്തനുംമററും ഈ വര്‍ഗ്ഗത്തില്‍ 
പ്പെടുന്നു. ഭക്തികാലഘട്ടത്തിന്‍െറ തുടക്ക 
മെന്നു പറയാവുന്ന പത്താംധതകം മുതല്‍ 
തന്നെ ഈ തരംതിരിവുകാണാം. അക്കാ 
ലത്താണല്ലോ ഭാരതത്തിലെ പ്രാദേശിക 


ഭാഷകളെല്ലാം ഉറക്കത്തില്‍നിന്നും ഉണ 
തന്നത്‌. അതും ഈ ഭക്തിയുടെ പാട്ടു 
കേട്ടകൊണ്ടുതന്നെ , മലയാള കവിത 


യില്‍ എക്കാലത്തും വൈഷ്‌ണവ മനോ 
ഭാവമാണ്‌ ആധിപത്യം നടത്തിയി 

ള്ളതു്‌ / മണിപ്രവാളപ്രസ്ഥാനത്തീന്‍െറ ' 
പ്രാരംഭകര്‍, പ്രത്യയം കൊണ്ടു്‌ ശൈവ 
ന്മാരാകാനിടയുണ്ടെന്നൊരു വാദമുണ്ടെ 
ങ്കിലും, അക്കവിതകളില്‍ തിങ്ങിഞെരു 
ങ്ങിനില്‍ക്കുന്ന കോമളഭാവം രതിയാണു', 
പ്രകൃതി സൌന്ദര്യത്തിലും സ്ര്രീസരന്ദര്യ 
ത്തിലും ആസകലം മുങ്ങിപ്പോയ കവി 
ഹൃദയമാണ്‌ നാമവയില്‍, കാണുന്നതു”, 
സ്ത്രീയുടെ രൂപഘടനയില്‍മാത്രം വ്യാമുശ്ധ 
രായിപ്പോയി മണിപ്രവാളകവികരം എ 
ന്നൊരുപഹാസപരാതി പ്രൊഫസര്‍ ഇളം 
കുളം ഉന്നയിച്ചിട്ടുള്ളതു” ഓര്‍ക്കുന്നു. സ്ത്രീ 
സരന്ദര്യത്തോടു കാണിച്ചത്ര ആഭിമുഖ്യം 
ഒട്ടും കുറയാതെ പ്രകൃതിസരന്ദര്യത്തോടം 
മണിപ്രവാളകവികരം കാണിച്ചു എന്ന 
വസ്തുത അദ്ദേഹം മറന്നുകളഞ്ഞു. മലയാള 
ത്തിലെ പഴയ കവികളായ ചെറുശ്ശേരി 
യും എഴുത്തച്ഛനും പൂന്താനവും പുതിയ 
കവികളായ ചങ്ങമ്പുഴയും സുഗതകുമാ 
രിയുമെല്ലാം വൈഷ്‌ണവമനോഭാവ 
ത്തിന്‍െറ- പ്രതിനിധികളാണു്‌. മഹാക്‌ 


കല്വാകരമുദി 20 


‘ 


at 





. SN പ്ര 
fin de a rnc 


വി വള്ളത്തോളം ഈ വൈഷ്‌ണവധാ 
രയില്‍ത്തന്നെപെടുന്നു. സ്രരൈണമോഹ 
നമായ ഒരു ഘടകം ഈ മനോഭാവത്തി 
നുള്ളതും ഇവിടെ ഞാന്‍ ചുണ്ടിക്കാടുടടുെ. 

വംശപരമായി വള്ളത്തോളില്‍ അന്തര്‍ 
ലയിച്ചുകിടന്ന വൈഷ്‌ണവ മനോ 
ഭാവത്തിന്‍റെ പ്രകടനമാണ്‌ അദ്ദേഹ 
ത്തിന്‍റെ കവിതയില്‍ പാലില്‍ വെണ്ണ 
യെന്നപേലെ, ലയിച്ചുകിടക്കുന്ന രതിയും 
വാത്സല്യവും മററും. മുദലവും സരളവുമായ 
ആവിഷ്‌കാര ശൈലിയും ഈ മനോഭാ 
വവുമായി ബന്ധപ്പെട്ട കിടക്കുന്നു. വള്ള 
ത്തോളിന്‍െറ സ്രീവര്‍ണ്ണന അംഗോപാം 
ഗനിഷ്ഠമാകുന്നു എന്ന്‌ നെററി ചുളി 
ക്കന്നവരുണ്ടു്‌ . മുണ്ടശ്ശേരി യില്‍നിന്നാ 
ണ്‌ ഈ പരാതി ആരംഭിച്ചതു”. “മശദല 
നമറിയവും വള്ളത്തോഠം കവിതയും” 


എന്ന പുസ്തകമെഴുതിയ നിരൂപകന്‍വരെ 


ഇതു” നീണ്ടുകിടക്കുന്നു. ഒന്നിവിടെ എട 
ത്തുപറയേണ്ടിയിരിക്കുന്നു. അവര്‍ കുററ 
പെടുത്തുന്ന അംഗോപാംഗവര്‍ണ്ണന സ്ത്രീ 
കളില്‍മാത്രം ഒതുങ്ങിനില്‌ക്കുന്നില്ല. 
പരുഷവര്‍ണ്ണനയിലും പ്രകൃതി വര്‍ണ്ണന 
യിലുമെല്ലാം ഈ രൂപഘടനാനിഷ്ഠമായ 
സമീപനം കാണാം. എന്തും രൂപനിഷ്ഠ. 
മായിക്കാണുക വള്ളത്തോളിന്‍െറ മനോ 
ഭാവശൈലിയം ആവിഷ്‌കാരശൈലി 
യുമാണ്‌”. 

പിരിമുറകിവളഞ്ഞമീശ, ചെന്തീ- 

പ്പൊരിചിതറുംമിഴി, വട്ടമൊത്തതാടി 
എന്നു വര്‍ണ്ണിച്ചിട്ടള്ളത്ര്‌ സ്ത്രീയെ അല്ല 
ല്ലോ! ' ജ്വലിച്ചകണ്‍ കൊണ്ടൊരുനോക്കു” ' 
ശിവനന്‍െറനേരെ കോപാവിഷുയായി 
എറിയുന്ന പാര്‍വ്വതിയുടെ അവസ്ഥയും 
അംഗോപാംഗനിഷ്ഠവര്‍ണ്ണനതന്നെ “കുമാ 
രനാശാന്‍ അങ്ങനെ ചെന്തിട്ടില്ലല്ലോ' 
എന്ന്‌ ചോദിച്ചേക്കാം. ശരിയാണു്‌. 
ആശാന്‍െറ്‌ ആവിഷ്‌കാരശൈലിയ്ം 
മാനോഭാവവും മറെറാന്നായിരുന്നു. നളി 
നിയെ “ഉഷഃസന്ധ്യപോലെ' നമ്മടെ 
മുമ്പില്‍ നിറ്ത്തിയിട്ടു ആശാന്‍ പിന്മാ 
റുന്നു. അവളടെ സൂക്ഷമസൌന്ദര്യത്തി 
ലാണു ആശാന്‍െറ കണ്ണ്‌ ബാക്കി 
കാവ്യാസ്വാഭകര്‍ വ്ൃഞ്ജനാവ്യാപാരത്തി 
ലൂടെ അനുഭവിക്കുന്നു, , 

യഥാര്‍ത്ഥത്തില്‍ പഞ്ചേന്ദ്രിയങ്ങളുടെ 
കവിയാണ്‌ വള്ളത്തോരം, ആറാമിന്ദ്രി 
യത്തിന്‍െറ കവിയാണു ആശാന്‍; ഏഴാ 
മിന്ദ്രിയം തനിക്കു ലഭിച്ചില്ലല്ലോ എന്നു” 
പരിദേവനം ചെയ്‌ത കവിയും. വള്ള 
ത്തോഠം കാണുന്നു; കാണിക്കുന്നു. കോക്ക 
ന്നു; കേരംപ്പിക്കുന്നു. സ്വദിക്കുന്നു; സ്വദി 
പ്പിക്കുന്നു. ഈ സന്ത്രദായം കൂടതല്‍ സര്‍ 
വ്വസാധാരണമാണു” . ഉദാത്തമായ സഹ 
ദയത്വമില്ലെങ്കിലും വള്ളത്തോഠംകുവിത 
അങ്ങനെ അനുഭവക്ഷമമാകുന്നു. മറെറാരു 
ഭാഷയില്‍ പറഞ്ഞാല്‍, കൂടുതല്‍ “ജന 
കീയ ' മാകുന്നു. ദൃശ്യബിംബങ്ങളം ശ്രാവ്യ 
ബിംബങ്ങളം സ്‌പര്‍ശബിംബങ്ങളമെ 
ല്ലാം വള്ളത്തോഴം കവിതയിലുണ്ടെങ്കിലും 
മുമ്പ സൂചിപ്പിച്ചതുപോലെ ദൃശ്യബിംബ 
അളാണധികം. അതും സാധാരണക്കാരി 
ലുള്ള ഭാവനിഷ്‌ഠമായ സൌന്ദര്യബോധ 
ത്തെ ഉത്തേജിപ്പിക്കന്നവ. ഇവിടെ ഒരു 
കവിതയും ഉദ്ധരിച്ചുകാണിക്കേണ്ടതില്ല. 
അദ്ദേഹത്തിന്‍െറ ഏതു പ്രസിദ്ധ കവി 


_ കലാകൌമുദി 21 


ടക്കുന്ന ഒരു കവി, 


. സനന്ദരൃത്തില്‍ ശ്രദ്ധവച്ചതിന്‌ 


തയും ദൃശ്ൃബിംബങ്ങരം പൂത്തുലഞ്ഞു 
നില്‍ക്കുന്ന നികുഞ“ജമാണു്‌. | 
പഞ്ചേന്ദ്രിയവ്ൃത്തിക്ക്‌ പ്രാമുഖ്യം കൊ 
കവിയല്ലെന്നുണ്ടോ? 
അങ്ങനെയാരും പറയുകയില്ല. മനസ്സില്‍ 
അന്തര്‍ലീനമായിട്ടള്ള സൌന്ദര്യബോധവു 
മായി നാഭീനാളബന്ധമുണ്ടു്‌, പഞ്ചേന്ദ്രി 
യങ്ങളില്‍ക്കൂടിയള്ള ഈ അറിവിനു. 
''രൂപനിഷ്‌ഠമായല്ലാതെ സനന്ദര്യബോ 
ധം എങ്ങനെ ഉദ്ദീപ്തമാകും?'” സൂസന്‍ 
ലാംഗര്‍ എന്ന പ്രസിദ്ധ സരന്ദര്യശാസ്ര് 
ജ്‌ഞ ചോദിക്കുന്നു. നമ്മുടെ സൌന്ദര്യ 
ബോധം രൂപത്തില്‍നിന്നാരംഭിക്കുന്നു. 
ഭാവനാസൃഷുമായ പുതിയ രൂപങ്ങളിലേ 
ക്ക്‌ വ്യാപിക്കുകയും ചെയ്യന്നു. പിന്നീടു്‌ 


“രൂപങ്ങളില്‍ അന്തര്‍ലീനമായിട്ടുള്ള ഗണ 


ങ്ങളിലേക്കും. ഗുണങ്ങളുടെ -വര്‍ണ്ണന 
കൊണ്ടു” ഉയന്നസഹൃദയത്വമുള്ളവക്ക്‌ സൌ 
ന്ദര്യബോധം സമുത്തേജിതമായെന്നുവ 
രും. എന്നാലതു” സര്‍വ്വസാധാരണമല്ല. 
അതും സൂസന്‍ ലാംഗര്‍ ചൂണ്ടിക്കാണിക്കു 
ന്നു. അപ്പോം പഞ്ചേന്ദ്രിയവേദ്യമായ 
വള്ള 
ത്തോളിനെ പുലഭ്യം പറയേണ്ടതില്ല. 
വര്‍ണ്ണന അനുചിതമാകുന്നിടത്തേ നമുക്കു്‌ 
അദ്ദേഹത്തെ പ്രതിക്കൂട്ടില്‍ കയറേറണ്ട 
തുളള. a 

പഞ്ചേന്ദ്രിയ ബിംബങ്ങളടങ്ങിയ കവി 
തകരം വച്ചുകൊണ്ടാണ്‌ വള്ളത്തോളിനെ 
വെണ്ബണിയുടെ കൊച്ചനുജന്‍ എന്നു ചി 
ലര്‍ ഉപഹസിക്കുന്നതു”. വെണ്ണികരം 
അത്ര മോശപ്പെട്ടപരായിരുന്നോ? അ 
പ്പോഠം അവരുടെയ്യം ൽ മുത്തച്ഛന്മാരായ 
ഒന്നാം മണിപ്രവാളത്തില്‍പ്പെട്ടവരോ? 
അവക്കാര്‍ക്കും കുറവുകളില്ലെന്നു” ഒട്ടമേ 
വിവക്ഷയില്ല. ഇവിടെ പ്രകരണശുദ്ധി 
യില്പായ്‌മ ഏതുതരം വര്‍ണ്ണനയിലും രച 
നയിലും എതിര്‍ക്കപ്പെടുകതന്നെപേണം. 
പ്രകൃതിയുടെ സമസ്ത ഭാവങ്ങളും നമ്മുടെ 
അഞ്ചു” ഇന്ദ്രിയങ്ങരംക്കും അനുഭവിക്കത്ത 


ക്വിധം വണ്ണിച്ചു ഫലിപ്പിച്ചവരാണ്‌ 


മണിപ്രവാള കവികരം. അതും ചില 
ചില ജീവിതാവസ്ഥകളുമായി ബിംബ 
രീത്യാ ബന്ധിപ്പിച്ചു കൊണ്ട്‌” അവര്‍ വര 
ച്ചിടുള്ള സ്രീചിത്രങ്ങളെമാത്രം എടുത്തുകാ 
ണിച്ചു്‌” അവരെ ഉപഹ സിക്കുന്നതു” ഒരു 
തരം പക്ഷപാത നിരൂപണമാണ്‌”. അ 
തെത്തുമാകട്ടെ. എവിടെയാ വള്ള 
ത്തോഠം വെണ്മണിക്കവികളില്‍ നിന്ന്‌ 
വേറിട്ടനില്‍ക്കുന്നതു”? വെണ്മണിമാക്കു* 
കവിതയെഴുത്തു” താംബൂലചര്‍വ്വണ കാതു 
കം പോലെ ഒന്നായിരുന്നു. വള്ളത്തോളി 
നു” കവിതാരചന സോദ്ദേശ്യമായിരുന്നു. 
ജീവിതപരവും സൌന്ദര്യപരവുമായ ഗര 
വവും ഉദ്ദേശ്യവും രചനയില്‍ വള്ള 
ത്തോടം പുലര്‍ത്തി യിരുന്നു. ജീവിതവീ 
ക്ഷണം ദേശീയമായിരുന്നു വള്ളത്തോളി 
നേറതെന്നു പറയാറണ്ുു”. സ്ഥൂലമായ 
അര്‍ത്ഥത്തില്‍ മാത്രം ശരിയാണത്തു”. തെ 
വീരനായകനെ (Hero) തേടിപ്പോയ 
മധ്യകാല ഭക്തികവിത്വമുണ്ടല്ലോ, അതി 
ന്‍െറ നേര്‍ത്ത ദീപ്‌തി വള്ളത്തോറം 
കവിതകളിലും കാണാം. ക്തികവിത്വ 
ത്തിന്‍റെ വീരനായകന്‍ ഈശ്വരനായി 
രുന്നു. എന്നാല്‍ വള്ളത്തോളിന്‍റേയോ? 


ര 





പരുഷ വിജുംഭിതമായ പൂര്‍വ്വഭാരത 
സംസ്‌കാരം തന്നെ. ദേശീയ പ്രസ്ഥാന 
വുമായി. ഗാഡമായി ബന്ധപ്പെടുന്നതിനു 
മുന്‍പു” ഈ വീരപുരുഷനെ വള്ളത്തോരം 
കണ്ടെത്തിയിരുന്ന. വള്ളത്തോഠം അനു 
ഗാനം ചെയ്ത പുരാണകഥകളിലെ കഥാ 
പാത്രങ്ങളെ” നോക്കിയാല്‍ ഈ വസ്ത്ൃത 
മനസ്സിലാക്കാം. ശിഷ്യനും മകനും 'ഒന്നു 
ശ്രദ്ധിച്ചുവായിച്ചാല്‍ മതി. കഥകളിയുദ്ധ 
രണത്തിനു്‌ വള്ളത്തോളിനെ പ്രേരിപ്പി . 
ച്ചത്‌ മനശ്ശാസ്ത്രപരമായി നോക്കിയാല്‍ 
വീരപുരുഷസങ്കല”പവും അദ്ദേഹ 
ത്തിനു” ഈ വിധിവൈപരീതൃത്താല്‍ 
വന്നുചേന്ന ബാധി ര്യവുമാണെന്നു” അനു 
മിക്കാം. കഥകളിയുടെ ശൈലി ദൃശ്യമദ്രാ 
ങ്കിതമാണല്ലൊ. 

വള്ളത്തോഠംകവിത അങ്ങനെ നമ്മുടെ 
വംശപാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരി 
ക്കുന്നു. അദ്ദേഹത്തിന്‍െറ മനോഘടന 
യില്‍ അപസാമാനൃതകഠം ഒന്നുമില്ല. 
അത്തു” സമസ്വപച്ഛമാണ്‌. അവിടന്നു” ഉറ 
ന്നൊഴകിയ കവിതയുടെ ആന്തര ഘടന 
യും ബാഹ്യഘടനയം സമസ്വച്ഛംതന്നെ. 

ചുരുക്കത്തില്‍: 

1. വള്ളത്തോളി ന്‍െറ കവി വ്യക്തിത്വം 
വൈഷ്ണവസങ്കല്പത്തീലധിഷ്യിതമാണു'. 

9. സാമൃഭാവങ്ങളോടു” അദ്ദേഹത്തി 
നു്‌ അന്ഭാവമണ്ടാകാന്‍ കാരണമതാണു'. 

3. പഞ്ചേന്ദ്രിയങ്ങളടെ കവിയാണ്‌ 
വള്ളത്തോഠം. അതുകൊണ്ടു” പഞ്ചേന്ദ്രിയ 
ഗതമായ കല്‌പനാചിത്രങ്ങളുടെ സമൃ 


ദ്ധി അദ്ദേഹത്തിന്‍െറ കവിതയില്‍ കാണു 


ന്നു. പ്രത്യേകിച്ചും ദൃശ്യബിംബഃങ്ങളുടെ 
സമൃദ്ധി. 

4. ഏതു സരന്ദര്യബോധവും രൂപ 
ത്തില്‍നിന്നു' ഗുണത്തിലേക്കും ധര്‍മ്മത്തി 
ലേക്കും വ്യാപിക്കുന്നു, അതായതു്‌ രൂപ 
മില്ലാതെ സന്ദര്യദര്‍ശനം സാദ്ധ്യമല്ല 
ന്നര്‍ത്ഥം. വള്ളത്തോളിന്‍െറ സനന്ദര്യ 
ദര്‍ശനം രൂപഘടനയില്‍ തുടങ്ങുന്നു, 
അവിടെത്തന്നെ അവസാനിക്കുന്നു. 

5. വെണ്ങണിക്കവിതകകളില്‍നിന്നും 
വള്ളത്തോരംക്കവിത മാറിനില്‌ക്കുന്നതു” 
സരനന്ദര്യപരവും ജീവിതപരവുമായ ല 
ക്ഷ്ൃയബോധത്തിനെറ പേരിലാണ്‌ . 

6. മധ്യകാലികമായ ഒരു വീരപുരുഷ 
സങ്കല്പം വള്ളത്തോറം കവിതയുടെ അന്തര്‍ 
ഭാവമായി വര്‍ത്തിക്കുന്നു. ദേശീയപ്ര 
സ്ഥാനവുമായി അദ്ദേഹത്തെ വളരെ പെ 
ടുെന്നടുപ്പിചമ്‌ ഈ വീരപുരുഷസങ്കല്ല 
മാണ്‌. 

ഏതു നല്ല കവിക്കും പ്രാതിസ്വീക 
മായ സിദ്ധികളുണ്ടായിരിക്കും. അവയുടെ 
അഭിസ്ഥാനത്തിലാകണം, അല്ലാതെ വി 
മര്‍ശകന്‍െറ മുന്‍ധാരണകളടേയും പാണ്ഡി 
തൃത്തിന്‍റയം അടിസ്ഥാനത്തിലാകര 
തു” അക്കവി നിരൂപിക്കപ്പെടേണ്ടതു” . 
ഇത്രയും അംഗീകരിച്ചാല്‍, . വള്ളത്തോളി 
നും അദ്ദേഹത്തിമന്‍റ കവിതയ്ക്കും കൂടുതല്‍ 
കൂടതല്‍ വിമര്‍ശനപാനം ആവശ്യമാണെ 
ന്നുള്ള അഭിപ്രായം പ്രസക്തമാണെന്നു ' 
ബോധ്യപ്പെടും . 











നഷുടെ ജനപ്രതിനിധികഠം സത്യപ്ര 
തിജ്‌ഞയോടൊപ്പം പച്ചക്കള്ളവും പറയ 
ന്നവരാണു്‌. ഇന്ത്യന്‍ ഭരണഘടനയോട്‌ 
കറം വിശ്വാസവും പ്രഖ്യാപിക്കുന്ന 
അവര്‍തന്നെ ജനപ്പാതിനിധ്യനിയമം 
ലംഘിക്കുന്നു. തിരഞ്ഞെടുപ്പില്‍ ജയിക്കു 
ന്നവരും തോല്‌ക്കുന്നവരും പ്രചരണ 
ച്ചെലവുകളഭെ കള്ളക്കണക്കുകളാണു” സര്‍ 
'കകാരിനു നല്‍കുന്നതു“. 


ഇപ്പോഴത്തെ ചട്ടപ്രകാരം, കേരളത്തി 
ലെ ഒരു ലോക സഭാസ്ഥാനാര്‍ത്ഥി 
ഒന്നരലക്ഷം രൂപയേ ചെലവാക്കാന്‍ പാ 


ടള്ള. ഈ തുക പാര്‍ട്ടിപ്രവര്‍ത്തകര്‍ക്കു" 


ചെറിയാന്‍ ഫിലിപ്പ 


BSA 


സ്ഥാനാര്‍ത്ഥിക്കു ലഭിക്കുന്ന വോട്ട്‌” രണ്ടു രുന്നു. ഒരാക്ചയ്ക്കുള്ളില്‍ ആറ രൂപ പത്തു 
മദ്ധ്യേ 
യാണു്‌. രാഷ്ട്രീയകക്ഷികളടെയും ജാതി 
പിന്‍ബലമില്ലാത്ത 


ലക്ഷത്തിനും മൂന്നുലക്ഷത്തിനും 
സംഘടനകളടെയും 
വര്‍ പപത്തു ലക്ഷം രൂപ മുടക്കിയാലും 
പതിനായിരം വോട്ട കിട്ടണമെന്നില്ല. 
ചുരുക്കത്തില്‍, 
അഞ്ചുരൂപ മുതല്‍ പത്തുരൂുപവരെ മുടക്കി 
യാണ്‌ "വിലയേറിയ ഓരോവോട്ടം ' 
കരസ്ഥമാക്കുന്നതു”. 

തിരഞ്ഞെടുപ്പില്‍ മത്സരിക്കുന്ന സ്ഥാ 
നാര്‍ത്ഥികളാരും പണംമുടക്കുന്നതുട സ്വ 
ന്തം കീശയില്‍നിന്നല്ല. പുരയിടംവിററ്റ്‌ 
തിരഞ്ഞെടുപ്പില്‍ മത്സരിക്കുന്ന മണ്ടന്മാര്‍ 


y 
൮ 

seer [ 
Y 


അന ഗയാ 






’ 
1 
| 
[. 


0160 


ഇക്കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെ 
പ്പിൽ ഓരോ പ്രധാനസ്ഥാനാര്‍ത്ഥിയും 
എത്രലക്ഷം ത്ൂപ൨വിതം ചെലവഴിച്ച 
കാണും. പക്ഷേ, നിയമം ഒന്നരലക്ഷത്തി 
ലപ്പുറം ചെലവാക്കിക്കൂടെന്നാണു”, ഈ 
പ്രശ്‌നത്തിലേക്ക്‌” വിരല്‍ ചുണ്ടുകയാ 
ണ്‌ ഒരു കോണ്‍ഗ്രസ്‌ നേതാവായ 


നാരങ്ങാവെള്ളത്തിനുപോലും തികയുക 


യില്ല. നോട്ടീസ്‌, ചുവരെഴുത്തു”, പോ 
സ്‌ററര്‍, ബോര്‍ഡ്‌, ബാനര്‍, ഉച്ചരാ 
ഷിണി, വാഹനങ്ങഠം, പത്രപരസ്യം 
തുടങ്ങി വീഡിയോകാസററുവരെ എത്ര 
യെത്ര ചെലവുകഠം. നിയമം അനുശാസി 
കുന്ന പണപരിധിപാലിക്കുന്ന സ്ഥാ 
നാര്‍ത്ഥിക്ക്‌ ലോക്‌സഭയുടെ സന്ദര്‍ശക 
ഗ്യാലറിയിലേ ചെല്ലാന്‍ പററു. അംഗീ 
കൃത പാര്‍ട്ടികരംക്ക്‌ പണം ചെലവിടുന്ന 
തിനു” ജനപ്രാതിനിധ്യനിയമത്തിലെ 
ഭേദഗതിപ്രകാരം യാതൊരു വിലക്കുകളം 
കല്പിച്ചിട്ടില്ല. പണം ഏറിഞ്ഞു” വോട്ട 
പിടിക്കന്നതിലാണു” മത്സര ഓട്ടം. 
ജനാധിപത്യസമ്പ്രദായത്തില്‍ ഒരു വോ 


ട്ടിന്‍െറ യഥാര്‍ത്ഥമൂല്യം അളന്നുകുറി 
വാന്‍ കണക്കുശാസ്രത്തിനോ കമ്പ്യട്ട 
റിനോ സാദ്ധ്യമല്ല. സെയില്‍സിംഗി 


'ന്‍െറഡും ചാത്തന്‍െറയും വോട്ടിനു” ഒരേ 
വിലതന്നെയാണു' . വോട്ടനേടാന്‍ രാ 
ഷ്‌ട്രീയകക്ഷികരം മുടക്കുന്ന വില കണ 
കാക്കാന്‍ എഞ്ചുവടിമതി. ഒരു ലോക 
സഭാമണ്ഡലത്തില്‍ പ്രധാനകക്ഷികഠം 
പത്തുലക്ഷം രൂപ 
ലക്ഷം രൂപവരെ ചെലവിടുന്നുണ്ടെന്നാ 
ണു്‌ ശരാശരി കണക്ക്‌. ജയിക്കുന്ന 


ഴ്‌ 


മുതല്‍ ഇരുപത്തഞ്ചു ' 


ലേഖകന്‍, 


ഇന്നത്തെ രാഷ്‌ട്രീയത്തില്‍ വിരളമാ 
ണ്‌. ഓരോ തിരഞ്ഞെ കഴിയു 
മ്പോഴും സ്ഥാനാര്‍ത്ഥികളില്‍ പലരുടെ 


യം ബാങ്ക്‌ ബാലന്‍സ്‌ വര്‍ദ്ധിക്കുന്നു. 
തിരഞ്ഞെടപ്പു“ ഇവര്‍ക്കെല്ലാം മകര 
ക്കൊയ“ത്താണു്‌, 


ഇന്നത്തെ തിരഞ്ഞെടുപ്പു പ്രചരണങ്ങ 
ളൊന്നും ചില്പിക്കാശുകാഠം സ്വരൂപിച്ചു 
കൊണ്ടുള്ളതല്ല. രാഷ്‌ട്രീയകക്ഷികളടെ 
കൊടിക്കൂറകഠം ഉയരുന്നതു” നികുതി 
വെട്ടിപ്പുകാരുടെയും കള്ളക്കടത്തുകാരുടെ 
യും കള്ളപ്പണം കൊണ്ടാണു്‌, മദ്യരാജാ 
ക്കളുടെയും മൊത്തവ്യാപാരികളടെയും 
കൊള്ളലാഭത്തിന്‍െറ പങ്കു കൊണ്ടാണു്‌ 
പ്രിയങ്കരനായ സ്ഥാനാര്‍ത്ഥിയുടെ 
ചിത്രം ചുവരുകളിലും ബോര്‍ഡുകളിലം 


രാഷ“ട്രീയകക്ഷികറഠം 


പോസ്റ്ററുകളിലും പതിയുന്നത്‌. ഇതി 
ന്‍റ യെല്ലാം കുരിഗുചുമക്കേണ്ടതു* 
പാവം ജനങ്ങരംതന്നെ. രാഷട്രീയ 


കക്ഷികരം പഞ്ചസാരമില്ലുടമകളെ കറ 
ന്നാല്‍, അവരതു” ജനങ്ങളില്‍നിന്നും 
പിഴി ഞ്ഞെടുക്കും. തിരഞ്ഞെടുപ്പു പ്രഖ്യാ 
പിക്കുമ്പോഠം പഞ്ചസാരയുടെ വില 


ഒരു കിലോഗ്രാമിന്‌ അഞ്ചു രൂപയായി 





പൈസയായി ഉയര്‍ന്നു. 


രാഷ്‌ട്രീയ കക്ഷി കഠംക്കു” 
കകാടുക്കുന്നതു” മുതലാളിമാര്‍ക്ക്‌ 
കഠാക്കും വേണ്ടി 
മെന്യേ നിര്‍ലോഭം 
മുതലാളിത്തശക്തികളണ്ടു”. 


സംഭാവന 4 
ഒരു 
ബിസിനസ്സ്‌ തന്്രമാണു". എല്ലാ കക്ഷി 
ഭരണപ്രതിപക്ഷ ഭേദ :. 
പണം “മുടക്കാന്‍' ; 
മടക്കുന്നതി -. 


ന്‍െറ പത്തിരട്ടി ഈടാക്കാനുള്ള കരശലം 1 


അവര്‍ക്കറിയാം. 
ലൈസന്‍സിനം 
ഒത്താശകഠം വേണം. കരാറുകാര്‍ക്ക്‌ 
സര്‍ക്കാര്‍സഹായം കൂടിയേതീരൂ. തി 
രഞ്ഞെടുപ്പാവശ്യങ്ങരംക്ക്‌ മുതലാളിമാ 
രില്‍നിന്നദും പണം വാങ്ങുന്നവര്‍ ക്രമേ 
ണ അവരുടെ വളര്‍ത്തുനാഷളായി മാറും. 
തന്നെജയിപ്പിച്ച ജനങ്ങളെക്കാഠം കാശു 
തന്നു സഹായിച്ച മുതലാളിമാരോട്‌ കൂറു 
പുലര്‍ത്താന്‍ ജനപ്രതിനിധികംഠം നിര്‍ബ്ബ 
ന്ധിതരായിത്തീരുന്നു. ഇന്നു്‌ തിരഞ്ഞെ 
ടപ്പില്‍ മത്സരിക്കുന്ന നേതാക്കളെ ഒഴിയാ 


പെര്‍മിററിനും 


ബാധകളെപ്പോലെ പിത്തുഭതന്നഭീഷണി 


കടമല്ല, കടപ്പാടുകളാണ്‌. ജനപ്രതിനി 
ധികളം മുതലാളിമാരും തമ്മിലുള്ള അവി 
ശുദ്ധസഖ്യമാണു” എല്ലാ രാഷ്ട്രീയ അഴി 
മതികളടെയം ഉറവിടം. ഒന്നാമത്തെ 
പൊതുതിരഞ്ഞെടുപ്പില്‍ത്തന്നെ നാം അ 
ഴിമതിയയഭെ ദുര്‍ഭൂതത്തെ തുറന്നുവിട്ടു. 


ഇന്ത്യന്‍ ശിക്ഷാനിയമത്തിലും ജനപ്രാ 
തിനിധ്യനിയമത്തിലും ശിക്ഷാര്‍ഹമാ 
യി വിവരിച്ചിട്ടുള്ള തിരഞ്ഞെടപ്പുകററകൃ 
തൃങ്ങളും അഴിമതികളം മറികടക്കാന്‍ 
ഒട്ടേറെ പഴുതുകളണ്ടു്‌ . പച്ചനോട്ടിന്‍െറ 
തിളക്കത്തിലും ചാരായത്തിന്‍െറ ലഹ 
രീയിലും “ജനാധിപത്യബോധം” തെളി 
യുന്ന സമ്മതിഭായകതണ്ടു്‌, ' വോട്ടബാ 
കകഠം' കൈവശമുള്ള ചില നാട്ടപ്രമാണി 
മാരാണ്‌” മൊത്തക്കച്ചവടക്കാര്‍. ഇവര്‍ 


ദരിദ്രരായ വോട്ടര്‍മാരെ ആട്ടിന്‍പററങ്ങ 


ളെപ്പോലെ ബൂത്തിലേക്ക്‌” ആട്ടിത്തെളി 
ക്കുന്നു. വാടകഗുണ്ടകളെക്കൊണ്ടു” ബുത്തു 
കഠം പിടിച്ചടക്കുന്ന സമ്പ്രദായം ഉത്തരേ 
ന്ത്യയില്‍ പലയിടത്തുമുണ്ട്‌”. വോട്ട വാ 
ങ്ങിജയിക്കുന്ന ജനപ്രതിനിധികരംതന്നെ 
യാണു മന്ത്രിസഭാ രൂപീകരണവേളയില്‍ 
വില്ലനച്ചരക്കായി ചാക്കില്‍ കയറുന്നതു”. 


മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും 
നേരിയ ശതമാനം വോട്ടുകളെ ആശ്രയി 
ച്ചാണ്‌ വിജയം. പഞണത്തിന്‍െറയും 
ജാതിയുടെയും സ്വാധീനങ്ങഠംക്ക്‌ വഴി 
പ്പെടുന്ന ന്യൂനപക്ഷമാണു വിധിനിര്‍ണ്ണാ 
യകശക്തികഠം. ജയാപജയങ്ങളെ മാററി 
മറിക്കാന്‍ കരുത്തു ളളവനാണു്‌ കള്ള 
വോട്ട്‌. ആരംമാറാട്ടം നടത്തി കള്ള 
വോട്ട ചെയുന്ന ധൈരൃശാലികളെ എല്ലാ 
രാഷ്‌ട്രീയകക്ഷികളം പ്രോത്സാഹിപ്പി 
കന്നു. മഷിയടയാളം മായിക്കന്നതിനുള്ള 
ദ്രാവകം രഹസ്യമായി വിതരണം ചെയ്യു 
ന്നു. ഇതൊക്കെയാണെങ്കിലും തിരഞ്ഞെ 
ടല” അഴിമതികഠം ആര്‍ക്കും സംശയാതീ 
തമായി തെളിയിക്കുവാന്‍ കഴിയുന്നില്ല. 
ജനപ്രാതിനിധ്യനിയമത്തിലെ പല 
വ്യവസ്ഥകളും നിഷ്‌ഫലവും അപ്രായോ 
ഗികവുമായിത്തീരുന്ന . 


കലാകൌമുദി “22 


വൃവസായികംഠംക്ക്‌ 
നികു -. 
ഭരണനേതൃത്വത്തിന്‍െറ : 





i 
i 
Ks 
[ 






അദ്രിക്കയിലെ ടെലിവിഷന്‍ 
സ്‌ക്രീനുകളില്‍ ഈയിടെ ഒരിന്ത്യക്കാര 
നെറ മുഖം തെളിഞ്ഞു. ഡോ. നരേയ്ര 
കര്‍മാര്‍ക്കര്‍ എന്ന ഇരുപത്തെട്ടുകാരന്‍. 
അസഡാരണമായ ബുദ്ധിശേഷിയുടെ 
ഉടമയായി, കണക്കില്‍ ഒരു പുതുയുഗ 
പിറവിയുടെ സ്രഷ്ടാവായി കമന്‍േറററര്‍ 
മാള കര്‍മാര്‍ക്കറെ വിവരിച്ചു. 

ഇന്ത്യ എന്നാല്‍ പാമ്പാട്ടിയുഭേയും 
രാജാവിന്‍െറയയം നാടായിരുന്നു പണ്ടു 
സായിപ്പിന്‌. പിന്നീഭിതു്‌ പട്ടിണിയു 
ടെയും തെണ്ടലര്‍ട്ന്‍റയും നാടായി. അതു 
കഴിഞ്ഞു” തെണ്ടുമ്പോഴും ന്യൂങ്രിയര്‍ 
ബോംബുണ്ടാക്കിയ നാടായി. ഈയിടെ 
യായി ഈ ഇമേജ്‌ മാറിക്കൊണ്ടിരിക്കുക 
യാണിവിടെ. ദ്രുതവേഗം മാറുന്നു. ഇവി 
ടെ ലക്ഷക്കണക്കിനുള്ള ഇന്ത്യന്‍ പ്രൊഫ 
ഷണല്‍മാര്‍ ഈ ഇമേജ്‌ മാററത്തി നൊരു 
കാരണമാണു. ഇന്ത്യയി ലൊരുകാലം 
അംബാസഡറായിരുന്ന മൊയ്‌നിഹാ 
ന്‍െറ ഭാഷയില്‍ ഇന്ത്യാക്കാരെല്ലാം ഡോ 
കര്‍മാരാണ്ട്‌. ഒന്നുകില്‍ ഭിഷഗ്വരന്‍, 
അല്ലെങ്കിലോ പി. എച്ചു”. ഡി. ക്കാരന്‍. 

ഇതിനിടയില്‍ക്ളുടിയാണു്‌ ഒരു ഉല്ല 
പോലെ പ്രകാശം ചീറിക്കൊണ്ട്‌” ഡോ: 
നരേന്ദ്രകര്‍മാര്‍ക്കര്‍ കടന്നുവന്നിരിക്കുന്ന 
തു്‌. ഗണിതശാസ്രുത്തിലേ ഒരു വിഭാഗ 
മായ ലീനിയര്‍ പ്രോഗ്രാമിങ്ങില്‍ വിപ്പ 
വകരമായ ഒരു മാററം കര്‍മാര്‍ക്കര്‍ 
വരുത്തിയിരിക്കുകയാണു. നായ്ത്കുഠംക്കുള്ള 
ഭക്ഷണം മിക്‌സുചെയ്യല്‍ മുതല്‍ എണ്ണ 
ശുദ്ധീകരണശാലയിലെ പ്രവര്‍ത്തനം 
നിയന്ത്രിക്കല്‍, ഓവല്‍ ഏജന്‍സികളെ 
സഹായിക്കല്‍ തൊട്ട്‌: വാര്‍ത്താവിനിമ 
യോപഗ്രഹങ്ങളെ യഥാസ്ഥാനത്ത്ത്‌ വി 
ക്ഷേപിക്കല്‍വരെയുള്ള സൂക്ഷ'മവും സങ്കീ 
ണ്വമായ കണക്കുകൂട്ടലുകഠംക്ക്‌ ഒരു പുതു 
സിദ്ധാന്തം ഡോക്‌ടര്‍ കര്‍മാര്‍ക്കര്‍ കൊ 
ണുവന്നിരിക്കുകയാണു്‌ . | 
ഒരു ശാസ്ത്രീയ കണ്ടുപിടിത്തം ജനജീ 
വിതത്തില്‍ ചലനം സൃഷ്ടിക്കാന്‍ വര്‍ഷ 
ങ്ങളോളം എടുക്കുന്നതാണു' പൊതുവേ 
പതിവു“. എന്നാല്‍ കര്‍മാര്‍ക്കറുടെ തി 
യറിയുടെ പൂര്‍ണ്ണുവിവരം ഓദ്യോഗിക 
മായി പ്രസിദ്ധപ്പെടുത്തും മുമ്പുതന്നെ വന്‍ 
വ്യവസായങ്ങൾ ആ ഇന്ത്യന്‍ ശാസ്ത്രജ്ഞ 
നെ തേടിവരാന്‍ തുഭങ്ങിയിരിക്കുന്നു. 


ഗണിതശാസ്ത്രജ്ഞന്മാര്‍ വളരെ സങ്കീര്‍ 

മായ പ്രശ്‌നങ്ങഠംക്ക്‌ ഉത്തരം കാണു 
വാന്‍ ““സിംപപകക്‌ മെത്തേഡ്‌ '” എന്ന 
ലീനിയര്‍ പ്രോഗ്രാമിങ്ങിലെ ഒരു ഉപാ 
ധിയാണു” ഇതുവരെ ഉപയോഗിച്ചുവന്നി 
രുന്നതു”. എയര്‍ലൈന്‍സ്‌ ഷെഡ 
ളിങ്‌ , വന്‍ എണ്ണക്കമ്പനികളടെ എണ്ണ 
വിതരണം തുടങ്ങിയ കാര്യങ്ങളില്‍ ലക്ഷ 
'കണെക്കിനല്ല ചിലപ്പോറം കോടിക്കണ 
ക്കിനുതന്നെ “ വേരിയബിഠംസ്‌ ' ഉണ്ടാ 
കും. സിംപക്്‌ മെത്തേഡ്‌ ഉപയോ 
ഗിച്ച്‌ ഭീമന്‍ കമ്പ്യൂട്ടറുകരം മണിക്കുറോളം 
കണക്കകൂട്ടിയാലും ഏററവും ലാഭകരമായ 
ഷെഡ്യൂളിങ്‌ കണ്ടുപിടിച്ചെന്നിരിക്കി 
ലല. പക്ഷേ അതിനോടടുത്തൊരേകദേശ 
ഉത്തരം ലഭ്യമാകും. ഈ സങ്കീര്‍ണ്ണ പ്രശ 
ത്തിനു” ഒരു കുറുക്കു വഴിയാണു കര്‍മാര്‍ക്കര്‍ 
മെത്തേഡ്‌. കോടിക്കണക്കിന്‌ ഡോളര്‍ 


' കലാകളുദി 23 





അുര്‍്ദിയിൽ a 
ഗണ 
(YAO 


സൈററി ഒഫ്‌ 
ടെ വാര്‍ഷിക യോഗം നടത്തിയപ്പോടം, 
അവിടത്തെ പ്രധാന സംഭാഷണ ചര്‍ച്ചാ 


ലാഭവും പ്രതീക്ഷിച്ചു കൊണ്ട്‌ അമേരി 
ക്കന്‍ എയര്‍ലൈന്‍സ്‌, എക്‌ളോണ്‍ 
എണ്ണക്കമ്പനി തുടങ്ങിയ വന്‍ വ്യവസായ 
ങ്ങം നരേന്ദ്രകര്‍മാര്‍ക്കറിന്‍െറ വാതി 
ലില്‍ മുട്ടിത്തുടങ്ങിയിരിക്കുന്നു. 


ഗ്വാളിയറില്‍ ജനിച്ചു” പൂനയില്‍ വി 
ദ്യാഭ്യാസം നേടിയ നരേന്ദ്രകര്‍മാര്‍ക്കര്‍ 
ഗണിതശാ പണ്ഡിതന്മാരുടെ കുടംബ 
ത്തിലാണു' പിറന്നതു”. കാലിഫോര്‍ണി 
യായിലെ പാസഡീനിയായിലുള്ള ഇന്‍ 
സ്റ്റിററ്യൂട്ട്‌ ഒഫ്‌ ടെക്‌നോളജിയില്‍ 
നിന്നുമാണി ദ്ദേഹം മാത്തമാററിക്‌സില്‍ 
പി. എച്ചു്‌. ഡി. ബിരുദം എടുത്തത്‌. 
കഴിഞ്ഞ രണ്ടു വര്‍ഷങ്ങളായി കര്‍മാര്‍ക്കര്‍ 
ന്യ ജേര്‍സിയിലെ ലോകപ്രസിദ്ധ 
ബെല്‍ ടെലഫോണ്‍ ലബോറട്ടറിയില്‍ 
ഉദ്യോഗം നോക്കുന്നു. ട്രാന്‍സിസ്ററിന്‍െറ 
കണ്ടുപിടിത്തംപോലെ പല വിശ്വോ 
ത്തര ശാസ്ത്രനേട്ടങ്ങളും ജന്മമെടത്തയിട 
മാണു” ഈ പരീക്ഷണശാല. ട്‌ 


കര്‍മാര്‍ക്കറടെ കണ്ടുപിഭിത്തത്തെപ്പ 
ററി ആദ്യം ശാസ്രുസമൂഹമറിഞ്ഞതു”ചില 
സെമിനാറുകളില്‍ അദ്ദേഹത്തിന്‍െറ പ്രബ 
ന്ധം വന്നപ്പോഴാണു. ഡല്പാസിലുള്ള 
* "ഓപ്പറേഷന്‍സ്‌ റിസെര്‍ച്ച്‌ സൊ 


ചാടേണ്ട എന്നാണു. 


അമേരിക്ക'' ഈയി 


വിഷയം ഈ “കര്‍മാര്‍ക്കര്‍ മെത്തേഡ്‌ ' 
ആയിരന്നു. ൂ 

സിം ക; പറ 
ഞ്ഞുവല്ലോ. ഇതു” 1947- ജോര്‍ജ്‌ 


ഡാന്‍സിഗ" എന്ന ഗണിതശാസ്ത്രജ്ഞന്‍ 
നല്‍കിയ സംഭാവനയാണ്‌. ഡാന്‍സി 
ഗ്‌ ഇപ്പോഴുമുണ്ട്‌; സ്റ്റാന്‍ഫോര്‍ഡ്‌ സര്‍ 
വ൮ൃകലാശാലയില്‍ കമ്പ്യൂട്ടർ സയന്‍സി 
ന്‍െറ പ്രൊഫസര്‍. അദ്ദേഹം പറയുന്നതു” 
കര്‍മാര്‍ക്കറുടെ പ്രബന്ധം കണ്ട്‌ എടുത്തു 
തിയറി വേറേ. 
പ്രാക്‌ടീസ്‌-വേറേ. അദ്ദേഹം പറയുന്നു. 
കഴിഞ്ഞവര്‍ഷം നോബല്‍ സമ്മാനം നേ 
ടിയ അഡ്‌ട്രോണമര്‍ ചന്ദ്രശേഖരനെപ്പ 
ററി, അദ്ദേഹത്തിന്‍െറ ഫീല്‍ഡിലെ മുന്‍ 
മഹാന്മാര്‍ പറഞ്ഞതും ഏതാണ്ടു” ഇങ്ങനെ 
യായിരുന്നു വല്ലോ. 

ഡോക്‌ടര്‍ നരേന്ദ്രകര്‍മാര്‍ക്കര്‍ക്കു” 
നോബല്‍ സമ്മാനം കിട്ടില്ലാ എന്നതു” 
ആക്ഷേപാര്‍ഹം തന്നെ. എന്തുകൊണ്ട്‌ 
ആല്‍ഫ്രഡ" നോബല്‍ (നൊബേല്‍?) 
കണക്കിനു കൂടി ഒരു സമ്മാനം ഏര്‍പ്പെ 
ഭത്തിയില്ല? | 











ഞാനങ്ങനെ പാറപ്പറത്തിനെക്കുറി 
ചു്‌ പറഞ്ഞതു്‌, ദേവിനോടുള്ള ബന്ധ 
ത്തിന്‍െറ വൃത്യാസം ഒരു വൈസാദൃശ്യം 
വഴി എടുത്തുകാട്ടാന്‍ വേണ്ടിയാണല്ലോ. 
ഇത്തരം മാനസികലയങ്ങഠം സമന്മാര്‍ 
തമ്മിലേ - ഉണ്ടാവു എന്ന വരാം. 
ദേവും തമ്മിലുള്ള ബന്ധത്തിന്‍െറ നില 
അങ്ങനെയായ രുന്നില്ലല്ലോ. എടന്ന 
ക്കാഠം വളരെ മുന്‍നിരക്കാരന്‍ . ഞാന്‍ 
എന്‍െറ ഇരുപതുകളുടെ ആരംഭത്തില്‍ 
കാണുമ്പോഠം ദേവ്‌ നാല്പതൃകുളടെ ആരം 
ഭത്തിലാണു”. എഴുത്തുകാരനെന്ന നില 
യില്‍ ഞാന്‍ എങ്ങും എത്തിച്ചേര്‍ന്നിരു 
ന്നില്ല. തുലികാനാമത്തിലും അല്ലാതെ 
യം ചിലയിടത്തൊക്കെ എഴുതിത്തുടങ്ങി 
യിരുന്നു എന്നുമാത്രം. വായനയാണ്‌ 
പ്രധാന തൊഴില്‍. എന്‍റ അച്ഛന്‍െറ 
നേരെ ഇളയ അനുജന്‍ സി. ഒ. കേശവന്‍ 
___ഞാന്‍ കൊച്ചച്ഛന്‍ എന്നാണ്‌ വിളി 
ക്കുക അന്നു” തിരുവനന്തപരം പബ്ലിക്‌ 
ലൈബ്രറി മെമ്പറായിരുന്നു. ച്ചിററില്‍ 
ഒപ്പിട്ടുകൊടുത്താണു' അന്നു്‌ പുസ്തകം 
മേടിക്കുക. ഒപ്പു” അതുപോലിടാന്‍ ഞാന്‍ 
ക്രമേണ പഠിച്ചു. ശരാശരി ഒരു പുസ്തകം 
ഒരു ദിവസം വായിച്ചുതീര്‍ക്കും. ഒരു 
പൊടിക്കഥ ഓര്‍മ്മവരുന്നതുക്ൂടി ഇവിടെ 
പറയട്ടെ. ജോലിയില്ലാതെ നില്‍ക്കുന്ന 
സമയം. കോടുയ്കുകത്തു്‌ എവിടെയോ 
ഉണ്ടായിരുന്ന ഏതോ മാനുസ്‌ക്രീപ്‌ററ്‌ 
ഓഫീസില്‍ കൊച്ചച്ഛന്‍ എന്നെ വിളി 
ചുകൊണ്ടുപോയി. അവിടെ കുറെ 
“സ്‌ക്രൈബു 'കളെ എടക്കുന്നത്തരേ. 
പക്ഷേ, പഴയ എഴുത്തു വായിക്കാന്‍ പഠി 
ക്കണം. ചില്ലറ ഒലകളൊക്കെ എനിക്കു 
തന്നുനോക്കി. ഒരു വാലുംതുമ്പുമില്ല, 
അപ്പോരം പബ്ബിക” ലൈബ്രറിയില്‍ 
ഇതിനെക്കുറിച്ച്‌ ഏതോ പുസ്തകമുണ്ടെന്നു” 
ആരോ പറഞ്ഞുകൊടുത്തു. ഞങ്ങാം രണ്ടും 
ക്കം. ലൈബ്രറിയില്‍ വന്ന. കുറേനേരം. 
നോക്രിയിട്ട്‌ കണ്ടില്ല. പിന്നെ ചിററ്‌ 
ഒപ്പിട്ടനന്നു അററന്‍ഡറെ പറഞ്ഞേല്ലിച്ചു 
കൊച്ചച്ഛന്‍ ഓഫീസ്സ്റില്‍ പോയി. കുറേ 
നേരം കഴിഞ്ഞു്‌, ഞാന്‍ ഇന്നും വ്യക്ത 
മായി ഫാര്‍ക്കുന്നു, ഒ. എം. ചെറിയാന്‍ 


എഴുതിയ വലിയ സൈസിലുള്ള “കാ 
ലനന്‍െറ കൊലയറ' എടുത്തുകൊണ്ടു 


പേര്‍! 


ഞാനം 





രണ്ടു്‌ 


പക്ഷേ, ദേവിനെ ഞാന്‍ കാണുന്ന ഘട്ട 


ത്തില്‍ “കാലന്‍റെ കൊലയറ'യേയും 
മററും എന്നേ പിന്നിട്ടുകഴിഞ്ഞിരുന്നു. 
ഇബ്വ്‌സന്‍, മോപ്പസാങ്‌, ചെഖോവ്‌, 
ഡിക്കന്‍സ്‌, ടോഠംസ്റ്റോയ്‌, ഹൃഗോ, 
റൊമെയിന്‍ റോളണ്ട്‌” തുടങ്ങിയവരുടെ 
നായ കശില്പങ്ങളെത്തന്നെ ആക്രമിച്ചുതുട 


ങ്ങിയിരുന്നു. എന്നാലും ഞാന്‍ ഒരു വെറും 


വായനക്കാരന്‍, കേശവദേവ്‌ പ്രസിദ്ധ 
നായ എഴുത്തുകാരന്‍; മാത്രമല്ല, അന്നു” 
ശബ്‌ദം കേടംപ്പിച്ചുതുടങ്ങിയ പുരോഗ 
മന സാഹിതൃപ്രസ്ഥാനത്തിന്‍െറ നേതാ 
വു്‌. പരിചയപ്പെടുമ്പോരം ഇതാണു്‌ 
ഞങ്ങറം തമ്മിലുള്ള സ്ഥിതിവൃത്യാസം. 
ഒരു ഇളമുറക്കാരനെന്ന നിലയില്‍ അന്നു 
ഞാന്‍ ദേവിന്‌ നല്‌കിയ ആദരവു” 
അതിന്‍െറ ദുരം-എന്നും ഞാന്‍ നിലനി 
റുത്തി പ്പോന്നിട്ടമുണ്ടു' ; | 

ഇതേസമയം എന്‍െറ തരക്കാരായ സു 
ഹത്തുക്കം എല്ലാ സ്വകാര്യസ്വാതന്ത്ര 


ങ്ങളം എടുക്കുന്നതും ദേവ്‌ അതില്‍ രസി 


ക്കുന്നതും ഞാന്‍ കണ്ടിട്ടണ്ട്‌ . 1955-നോ 
ടടത്താണു്‌ ദേവിന്‌ തിരുവനന്തപുരം 
റേഡിയോ നിലയത്തില്‍ ഡ്രാമാപ്രൊ 
ഡ്യസറായി രജോലികിദ്ടിയതു്‌. അതി 
നെക്കുറിച്ച്‌” നാഗവള്ളി ആര്‍. എസ്‌. 
കുറുപ്പു” കൂട്ടത്തില്‍വച്ചു” തമാശടിക്കുന്നതു” 
ഓര്‍മ്മയില്‍വരുന്നു . 7 

“ “ഇവന്‍ വലിയ കാര്യത്തില്‍ എവിട 
ന്നോ ഒരു ബാഗും എല്ലാം തപ്പിയെടുത്തു” 
ടാക്‌'സിയൃമെല്ലാം പിടിച്ചു്‌” ചാര്‍ജെജടു 
ക്കാന്‍ വന്നിറങ്ങി. ആരോ പറഞ്ഞു 
കൊടുത്തു ഡയറക്ടറെ പോയി കാണാന്‍. 
അളിയാ നീയും കൂടെവാ എന്ന്‌ ഇവന്‍ 
എന്നെ വിളിച്ചു. കൃഷ്‌ണമൂര്‍ത്തിയാ 
ണെങ്കില്‍ കാഞ്ഞമോന്‍. എടാ, നിന്‍െറ 
വാചകമെല്ലാം ഒന്നൊതുക്ക്‌; ആദ്യം 
ജോലി കയ്യില്‍ കിട്ടട്ടെ-.എന്നു” ഞാന്‍ 
ഉപദേശിച്ചു. കൃഷ്ണമൂര്‍ത്തിയോട്‌ ഇവന്‍ 
“ടോപ*റൈററര്‍' “ഇന്‍റലക്ച്വല്‍' “റവ 
ല്യൂഷനറി' എന്നൊക്കെ തട്ടിവിട്ട.'” 


te റവല്യൂഷനറി?" " ഡയറക്‌ടറുടെ 
ചോദ്യം. 

““സേര്‍ട്ടന്‍ ലി. ഐ. ആം ആന്‍ 
ഇറേറര്‍ണല്‍ റവല്യഷണറി !-"” ഇവന്‍ 
കാച്ചുന്നു. TH’ 

*“ഒണ്‍ളി ഗാന്ധിയന്‍ --'"' ഇവനെ 


നുള്ളി ക്കൊണ്ടു ഞാന്‍ പെട്ടെന്നു്‌ പറ 


 ഞ്ഞടച്ചു. 


എന്നിട്ട്‌ ഡയറക്ടര്‍ ഒരു ഫാറഭെടുത്തു്‌ 
വടിപോലെ നൂത്തുട ഇവന്‍െറ കയ്യില്‍ 
കൊടുത്തു. പൂരിപ്പിച്ച്‌ ഒപ്പിട്ടുകൊടു 
ക്കാന്‍ പറഞ്ഞു. ഇവന്‍ വായിക്കുന്ന 
മട്ടകാണിച്ചു . നമ്മളൊക്കെ പറയുന്നതുകേ 
ട്‌ ഇവന്‍ ഇംഗ്ലീഷ്‌ തട്ടി വിട്ടമെങ്കിലും 
അക്ഷരം പഠിച്ചിട്ടി ല്ലെന്നും” എനിക്കറി 
ഞ്ഞകൂടേ? ഞാന്‍ പിടിച്ചീറക്കി ക്കൊണ്ട 
വന്ന്‌ ഫാറം വായി ചു കൊടുത്തു. 
'ഫാദേഴ”സ്‌ നെയിം എന്ന കാളം വന്ന 
പ്പോഠം ഇവന്‍ എന്നെ തറപ്പിച്ചു നോക്കി . 
അപ്പ്പോഠം എന്നെ ഒപ്പിക്കാന്‍ . വേണ്ടി 
ത്തന്നെ? എനിക്കും അതുതന്നെ തോന്നി. 
ഫാദേഴ”സ നെയിം! ഫാദറില്ലാത്തവനു്‌ 
എവിടെന്ന്‌ ആ നെയിം? പെട്ടെന്നു” 
ഞാന്‍ പറഞ്ഞു: “ “എടാ, നെയിമില്ലാതെ 
നീ വിഷമിക്കണ്ടാ, എന്‍െറ പേരുവച്ചോ! 
ഇപ്പഴല്ലെങ്കില്‍ പിന്നെപ്പുൊഴാ കൂട്ടുകാരെ 
ക്കൊണ്ടു” ഒരുപകാരം! | 

ഇത്തരം തമാശകഠം ഭൂടുതല്‍ രസിക്കു 
ന്നതു” ദേവിനു തന്നെയായിരിക്കും. കളി 
യാക്കലോ എതിര്‍ക്കലോ പ്രശംസിക്ക 
ലോ_വിഷയം താനായിരിക്കണമെന്നു 
ള്ളതാണു പ്രധാനം ° 

പൊതുവേ പറഞ്ഞാല്‍ സഹൃത്‌ബന്ധ 
ങ്ങാം പുലര്‍ത്തുവാന്‍ സ്വഭാവേന കഴിവു 
ള്ളയാളായിരുന്നു ദേവ്‌. സാഹിതൃത്തി 
ലും രാഷ്‌ട്രീയത്തിലും പത്രപ്രവര്‍ത്തന 
ത്തിലും ഒക്കെയായിട്ട്‌ കേരളത്തില്‍ അ 
ങ്ങോളമിങ്ങോളം ജീവിച്ച ദേവിന്‌ 
പരിചയമില്ലാത്തവര്‍ ചുരുങ്ങും.  അക്കൂട്ട 
ത്തില്‍ ആരെയെങ്കിലും കണ്ടപെട്ടാല്‍ 
ആഹ്റാദസ്‌ ഫോടനത്തോടെയായി രിക്കും 
സ്വാഗതം. അതില്‍ കൃത്രിമത്വവും കാണു 
കില്ല. പക്ഷേ, അതോടെ തീരുന്നു. സുഹൃ 
ത്തുക്കളുടെ കമ്പനിയില്‍, രസിച്ചു കല 
രുന്ന വാചാലനായ ഒരംഗമായിരിക്കും 
ദേവ”. പക്ഷേ, ഒരതിര്‍ത്തിയുണ്ടു , ഒര 
ഉവുണ്ട്‌--ആ അളവും അതിര്‍ത്തിയും 
കഴിഞ്ഞാല്‍ ദേവ്‌ തന്നിലേക്കു” പിന്‍വാ 
ഞ്ുന്നു, നിശ്ശബ്‌ദനാകുന്നു; കഴിയുമെ 
ങ്കില്‍ സ്ഥലംവിടുകയും ചെയ്യന്നു. 

അങ്ങനെ നോക്കുമ്പോഠം ഈ കമ്പനി 
യില്‍ ചേരലും രസിക്കലുമൊക്കെ മന 
സ്റ്റിന്‍െറ ഉപരിതലത്തിനെ മാത്രമേ 
സ്‌പര്‍ശിച്ചിരുന്നുള്ളവെന്നുവേണം പറ 
യാന്‍. വേഗത്തില്‍ ബന്ധം സ്ഥാപി 
ക്കാന്‍ കഴിഞ്ഞിരുന്നതു പോലെതന്നെ വേ 
ഗത്തില്‍ ബന്ധം മുറിക്കാനും ദേവിന്‌ 
പ്രയാസമില്ല. കാരണം മിക്കവയും ഉള്ളി 
ലേക്കു” വേരോടിയവയല്ല. 

മിക്കവയും എന്നു പറയന്വോരം ചിലവ 
വേരോടിയിരുന്നെന്നോ? നിരന്തര സമ്പ 
ക്‌ം കൊണ്ടു “ഇണക്കം വന്ന ചില ബന്ധ 
ങ്ങരം മനസ്സിന്‍െറ ഇടത്തട്ടിലേക്കു്‌്‌ ഉര്‍ 
ന്നിറങ്ങിയിരുന്നിരിക്കാം. പക്ഷേ, അ 
തിനപ്പുറത്തു” പരസ്പര ലയമാര്‍ന്ന സുഹൃദ്‌ 
ബന്ധങ്ങഠം ദേവിന്‌ ഉണ്ടായിരുന്നോ 
എന്നു” അറിവില്ല. വൈകാരിക ജീവിത 
ത്തെ സംബന്ധിച്ചും ടൂഇങ്ങനെതന്നെ പറ 
യാം. ഈ ആഠം എന്‍െറ ലോകമാണു; 
ഈ ആളിനുപേണ്ടി എന്‍െറ ലോകത്തെ 
യം ഞാന്‍ ഉപേക്ഷിക്കാം എന്ന മട്ടില്‍ 
ഒന്നോടൊന്നു ലയിച്ചുനിന്ന ബന്ധം 
ദേവിന” ഉണ്ടായിരുന്നില്ലെന്നാണ്‌ ഈ 


൦ 


കലാകൌമുദി vd 








et 7 രിച്‌: 
പിയ Tah 


ഒന്നിനും കൊള്ളാത്ത ഭാഷ മറന്നു ഞാ. 
നൊന്നെന്‍െറയുള്ളിലിറങ്ങി മുങ്ങീടവെ 
എങ്ങും മരതകപ്പച്ചയാണദ്‌ഭൂതം ! 
എങ്ങുനിന്നെത്തീ മറന്ന വര്‍ണ്ണുങ്ങളേ? 
വീട്ടമുററത്തെ പിലാശിന്‍െറ ചോട്ടിലാ_ 
യിട്ട കുറച്ചിട നിന്നുവോ, അല്ലെങ്കി 
ലൊട്ടുമുക്കാലും കഴിഞ്ഞ വസന്തത്തി- 
നാട്ടെ പറയട്ടെ നന്ദി ഞാനിന്നിയൃം. 
കൊട്ടോങ്ങലപ്പടിമേലിീരിക്കുന്നൊര_- 
ണ്ലാര്‍ക്കൊട്ടനെന്താ ചിലന്ത്കുന്നതെന്നൊടായ? 
പഞ്ചാരമാവിന്‍െറ തുഞ്ചത്തു നില്‍ക്കുന്നെ_ 
രഞ്ചാറു മാമ്പഴം കാക്ക പററിച്ചുവോ? 
ഉള്ളിലുറുന്ന മധുരങ്ങളൊക്കെയും 
തുള്ളികളായി തലയില്‍ ചുമക്കുവാന്‍ 
വള്ളിയില്‍ വന്നു വിരിഞ്ഞ പുഷ'"പങ്ങളേ 
മുള്ള കൊള്ളാതെ സൂക്ഷിക്കണേ നിങ്ങളും. 









ഹ ക്കേണ്ഞതു” . ഉണ്ടായിരുന്നെങ്കില്‍ ആത്മ 


 കഥയിലല്ലെങ്കില്‍ സ്വകാര്യ സംഭാഷണ 


ത്തിലെങ്കിലും ചോര്‍ന്നുവീണേനേ. ഒരെ 
ഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം 


അയാളടെ പ്രധാനമായ ഏററുപറയല്‍ . 


അയാളടെ കൃതികളാണ്‌. ഈ പറഞ്ഞ 
മട്ടിലുള്ള സര്‍വ്വംഗ്രാസിയായ ഒരു സ്‌നേ 
ഹബന്ധത്തെ ദേവ്‌ ചിത്രീകരിച്ചിട്ടില്ല. 
ദേവിന്‍െറ പ്രേമേകഥകരം, പ്രേമമാധുര്യം 
ആദര്‍ശവീക്ഷണത്തിലൂടെ ചിത്രീകരി 
ക്കുന്ന മൃദുലസൃഷ്ടികളാണു്‌. സ്നേഹത്തെ 
പ്രാകൃതിക. വാസനയുടെ ശക്തിയിലേക്കും 
ആഴത്തിലേക്കും സങ്കീര്‍ണ്ണതയിലേക്കും ഇ 
റങ്ങിച്ചെല്ലവാന്‍ ദേവ്‌ തുനിഞ്ഞിട്ടില്ല. 
അത്തരം അനുഭവങ്ങഠം ആവിഷ'കരിക്കാ 
നില്പാഞ്ഞതുകൊണ്ടുതന്നെയാ വാമെന്നേ 
പറയാന്‍ കഴിയൂ. 

ഇതൊരു കുററമായിടള്ല്ല ഇവിടെ പറ 
ഞ്ഞു". ഒരു പ്രത്യേക കഴിവു്‌ ഒരു പ്ര 
ത്യേക സാഹിതൃകാരനില്ല എന്നു കുററ 
പ്പെടുത്തുന്നത്‌ മാവില്‍ വരിക്കച്ചക്ക 
കായ്കൂന്നില്ല എന്നു്‌ പരിതപിക്കുന്നതു 
പോലെ വകതിരിവില്ലായ്‌മയാണു. 
വ്യക്തികളടേയംബന്ധങ്ങളടേയും ആഴങ്ങ 
ളിലേക്കു” സ്വയം താണുപോകുന്ന അന്തര്‍ 
മുഖതയല്പ, മറിച്ചു”, മുഖ്യമായും സാമൂ 
ഹ്യബന്ധങ്ങളിലും പ്രതിഭാസങ്ങളിലും 
മനസ്സ കരുങ്ങിപ്പോകുന്ന ബഹിര്‍മ്മുഖത 
യാണു” ദേവിന്‍െറ വ്ൃക്തിത്വത്തിന്‍െറ 
നിയാമകഭാവം. സാമൂഹ്യബന്ധങ്ങളെ 
യും പശ്ചാത്തലങ്ങളേയും ചിത്രീകരിക്കു 
മ്പോഴാണു്‌ ദേവിനന്‍െറ ശക്തിയും ചൈ 
തന്യവും പൂര്‍ണ്ണമായി വരുന്നതു”. അവി 
ടെ ദേവു” ബഹിര്‍മ്മുഖമായ വ്യക്തിത്വം 


നേടിക്കൊടുത്ത അനുഭവങ്ങറംമൂലം ഭൂമി. 


കലാകമുദി 25 








താ യ 





യില്‍ ഉറച്ചുതന്നെ നില്‌ക്കുന്നു. യാഥാര്‍ 
ത്ഥൃത്തില്‍നിന്നും ഒരിക്കലും വഴുതിപോ 
കുന്നില്ല. അതേ സമയം വൈകാരിക 
മേഖലകളിലേക്ക്‌ കടക്കുമ്പോഠം, ചിത്ര 
ങ്ങളില്‍, 'ഇങ്ങനെ ആയിരുന്നെങ്കില്‍ ' 
എന്ന മട്ടിലുള്ള ഭാവനയുടെ ചായം കല 
രുന്നു. ദേവിന്‍െറ ഏററവും പ്രസിദ്ധ 
മായ “ഓടയില്‍നിന്നു”' എടത്തുതന്നെ 
ഇതു്‌ ഉദാഹരിക്കാം. പപ്പുവി ന്‍െറ പരി 
ണാമം കാണിക്കുന്ന ആദ്യപകുതി വാ 
യിക്കുമ്പോഠം, “ജീവിതം” “ജീവിതം ' 
എന്ന്‌ നാം അറിയാതെ പറഞ്ഞുപോ 
കും. അതേസമയം, മകഠം, മകളഭെ 
പ്രേമം, കുടിലില്‍നിന്നും കൊട്ടരത്തിലേ 
കള്ളു അവളടെ ഉയരല്‍, അവരേയും 
കടത്തി വെട്ടാനെന്നോണം പപ്പു സ്വയം 
വരിക്കുന്ന ആത്മനാശം എല്ലാം, കഥാ 
കാരന്‍റെ ആത്മശക്തിയയടെ തുടിപ്പു” 
കലര്‍ന്നവയെങ്കിലും അതിഭാവുകത്വത്തി 
ന്‍െറ തലത്തില്‍ നിലഴക്കന്നവയാണു*. 


ദേവിന്‍െറ ' സഹൃദ“ബന്ധങ്ങളില്‍നി 
ന്നു” തുടങ്ങിയാണല്ലോ തെന്നിത്തെന്നി 
ഇവിടെ എത്തിച്ചേര്‍ന്നതു”. ഉപരിതല 
ത്തിലുള്ള പരിചയക്കാര്‍ വളരെ വളരെ; 
ഇണക്കം വന്ന സുഹൃത്തുക്കളം രണ്ടാം 
തട്ടില്‍ കുറെയുണ്ടാകാം; അടിത്തട്ടിനെ 
സ്പര്‍ശിക്കുന്ന ബന്ധങ്ങഠം, വൈകാരിക 
ബന്ധങ്ങഠംതന്നെ, ഉണ്ടായിരുന്നോ എ 
ന്നാണു”. കുടുംബ ബന്ധങ്ങരം ഉണ്ടായി 
രുന്നല്ലോ. അവയെ നിഷേധിക്കാന്‍ 
പററുമോ? നിഷേധിക്കേണ്ടതില്ല. പക്ഷേ 
ഞാന്‍ മനസ്സിലാക്കിയിടത്തോളം ദേവ, 
ദേവായി നടന്ന കാലത്തു” നാം മനസ്സി 
ലാക്കുന്ന അര്‍ത്ഥത്തിലുള്ള ഒരു 'ഫാമിലി 
മാന്‍ ' ആയിരുന്നില്ല. അത്തു കുടുംബത്തി 





കൈയിലെ കാപ്പര്‍ന്നുപോയഴ്‌ പ്രിയപ്പെട്ടവ. 
ളയ്യോ പിണങ്ങിയോ? ദൂരത്തിലായ', പണ്ടു. 
മെയ്യരുമമി കൊക്കുരുമ്മി ചിറകടി_ 
ച്ചിയ്യമ്പലത്തില്‍ പ്രദക്ഷിണം വച്ചവര്‍ 
വാടാമലരുകഠം തേടിപ്പുറപ്പെട്ട” 
കാടുകരാക്കുളളിലസൂയ നിറച്ചുവര്‍ 

ഒററയ്കകു മൂരത്തിരുന്നു കൂകുന്നതു 

കേട്ട കൂകുന്നുവോ കൂമനും കൂടുരും? 
അന്നസത്തും സത്തുമില്ല ഭാവാ ഭാവ. 
മെന്നല്ല വാനും വെളിച്ചവും ഞാനു മീ. 
യെന്നുള്ള മുള്ളിന്‍െറയുള്ള; മവ്യക്തുതേ 
നിന്നില്‍ നിന്നാരോ തുടക്കമൊടുക്കവും! 
ഒക്കെ ചുരണ്ടിക്കളയടുെ ഞാനെന്‍െറ 

വാക്കും സ്വരങ്ങളും വര്‍ണ്ണവും ഭംഗിയ്യം 
ബാക്കി മറെനന്തുണ്ടറികയില്ലണ്ടെങ്കി. 
ലദ്ദിക്കുകൂടി കടന്നുപോകട്ടെ ഞാന്‍. 





ന്‍െറ കുററം കൊണ്ടല്ല; ദേവിന്‍െറ കുററം 
കൊണ്ടുമല്ല-പ്രത്യേകതത കൊണ്ടുമാത്രം . 

എന്‍െറ അഭിപ്രായത്തില്‍ ദേവ_സാ 
ക്ഷാല്‍ കേശവദേവ്‌-_ ഏകാകിയായ ഒരു 
മനുഷ്യനാണ്‌; ഏകാകിയായി സൃഷ്ടിക്ക 
പ്പെട്ട ഒരു പ്രകൃതിപുത്രനാണു'. തന്‍െറ 
പ്രത്യേകമായ ധര്‍മ്മം നിര്‍വ്വഹിക്കന്നത? 
നുവേണ്ടി. പ്രകൃതി സൃഷ്ടിക്കുന്ന ഓരോ 
ജീവരൂപത്തിനും , ഓരോ വൃക്തിക്കും, 
ഓരോ കര്‍ത്തവ്യ കര്‍മ്മമുണ്ടായിരിക്കു 
മെന്നു” ഞാന്‍ വിശ്വസിക്കുന്നു. അതുകൊ 
ണ്ടായിരിക്കണമല്ലോ പ്രകൃതി രണ്ടുപേരെ 
ഒന്നുപോലെ സൃഷ്ടിക്കാത്തതു”. നേതാ 
ക്കളും അനുയായികളം വിദുൃവകാരികളം 
യാഥാസ്ഥിതികരും സിദ്ധന്മാരും മൂര്‍ഖ്‌ 
ന്മാരും സ്വാര്‍ത്ഥരും ത്യാഗികളം ജന്മനാ 
സൃഷ'ടിക്കപ്പെട്ടുകയാണ്‌. സവിശേഷ ' 
വ്യക്തികഠംക്ക്‌ സവിശേഷ കര്‍ത്തവ്യ 
ങ്ങഠം നിര്‍വ്വഹിക്കാന്‍ കാണ്ടും. 


എന്താ 
യിരുന്നു ദേവിന്‍െറ കര്‍ത്തവ്യം? ഒരു 
അവധുതന്‍െറ... മാര്‍ഗ്ഗാന്വേഷകന്‍െറ... 


വഴികാട്ടിയടെ ... മുന്നോടിയയടെ ... സമൂഹ 
ത്തിന്‍െറ പുരോഗതിയെ ഒരു കാലാഠംപ്പ 
ടഡുടെ മുന്നേററമായി കാണുകയാണെ 
ങ്കില്‍ അവര്‍ക്ക്‌ എത്രയോ മുമ്പേതന്നെ 
റോഡുവെട്ടുകാരും പാലം പണിക്കാരും 
പോകുന്നു. അവര്‍ക്കുംമുന്വേ വഴി സര്‍വ്വേ 
ചെയ്യുന്നവര്‍. അവര്‍ക്കുംമുമ്പേ ശത്രസങ്കേ 
തങ്ങളെ തുൃരങ്കംവയ്താന്‍ ചാവേര്‍ പടയാ 
ളികഠം-കമാന്‍ഡോകഠം.” ഈ ഒടുവില്‍ 
പറഞ്ഞവരുടെ കര്‍ത്തവ്യങ്ങളാണു“ഓരോ 
രൂപത്തില്‍ നിര്‍വ്വഹിക്കുവാന്‍ കേശവ 
ദേവ” ആന്തരാ പ്രേരിതനായതുഃ... | 


(തുടരും) 

















൫; 


എം. പി. നാരായണപിള്ള 


ഒഞങ്ങംം നായന്മാര്‍ക്കും ചോവന്മാര്‍ക്കും (കുറച്ചുകാല 
മായിട്ട്‌ മുസ്സിങ്ങടംക്കും) വര്‍ഗ്ഗീയത വരുമ്പോഠം സാമ്പ 
ത്തിക മേഖലയിലെ നസ്റ്റാണിയൃയടെ കുത്തകകളെപ്പററിയും 
അവര്‍ ഞങ്ങളെയൊക്കെ പററിച്ചുണ്ടാക്കിയ കാശിനെപ്പ 
റിയും പറഞ്ഞു” ചൂടാവാറുണ്ടു്‌. ഇതില്‍ കുറെയൊക്കെ ശരി 
യമാണ്‌, പക്ഷെ അതിന്‍െറ മറുവശം അന്വേഷിച്ച പ്പോരം, 
ഒറിജിനല്‍ പാലാമ്പടം തോമസ്സം പോളച്ചിറഷ്ണുല്‍ തൊമ്മാ 
ക്ഛനും സഹിച്ചു അട്ടകടിയടെ കഥ പഠിച്ചപ്പോരം, “അന്നദാ 
നാവായ പൊന്നുതിരുമേനി'യെ സേവിച്ചു” മറെറാരു പി. 
സി. അലക്സാണ്ടറാകാനുള്ള അവസരം കളഞ്ഞു, കൈവച്ചു 
ബിസിനസ്സ്‌” എല്ലാം പൊളിഞ്ഞു” ജീവിതത്തിന്‍െറ ഉത്ത 
നാര്‍ദ്ധത്തില്‍ പ്പോലും ആലപ്പുഴയിലെ ഒരു പലചരക്കുകട 
യില്‍നിന്നു” കിട്ടിയ വരുമാനം കൊണ്ടു” കുടംബം പുലത്തേണ്ടി 
വന മാരന്‍ മാപ്പിള യെപ്പുററി ഓര്‍ത്തപ്പോഠം, അമ്പതുവര്‍ഷം 
മുമ്പ” എം. സി. റോഡിലൂടെ ഒന്നിനുപിന്നി ല്വൊന്നായി വട 
ക്കോട്ടനീങ്ങിയിരുന്ന കാളവണ്ടികളില്‍നിന്നുയര്‍ന്ന കുടിയേ 
ററക്കാരന്‍െറ ഹൃദയസ്‌പന്ദനങ്ങ ളോര്‍ത്തപ്പോരം അച്ചായനെ 
ഭഡാക്‌ടറാക്കാനും അനിയത്തിക്ക്‌ ധനത്തിനും വേണ്ടി 
ഉത്തരേന്ത്യയിലെ നഗരങ്ങളിലും പേര്‍ഷ്യയിലെ മരുഭൂമിക 
ളിലും പോയി സേവനമായി കണ്ണുനീര്‌ അമര്‍ത്താന്‍ 
കീഴ്ച്ചുണ്ട്‌ കടിച്ചമര്‍ത്തി പാവാടപൊക്കിക്കൊടുക്കാന്‍ 
നിര്‍ബന്ധിതരായ പതിനായിരക്കണക്കിനു” പാവം പെണ്‍ 
കുട്ടികളെ ഓര്‍ത്തപ്പോടം ഞങ്ങളുടെ വര്‍ഗ്ഗീയത, പമ്പകടന്നു. 
കാരണം, ഞങ്ങരംക്കവരുടെ ഓര്‍മ്മകളും നെടു വിരപ്പുകളം 
കുപ്പവടച്ചരക്കുകളായിരുന്നില്പ. അവരുടെ ചോരജഷ്യം ഞങ്ങ 
ഉടെ ചോരയും ഒന്നായിരുന്നു. അവരുടെ സ്വപ്നവും ഞങ്ങളടെ 
സ്വപ്പ്വും ഒന്നായിരുന്നു. ഞങ്ങഠം നായരും ചോവനും പുല 
യനും സുറിയാനി ക്രിസ്ത്യാനിയും ചേര്‍ന്ന പഴയ ഇടതുപക്ഷ 
പ്രസ്ഥാനത്തിന്‌, എം. എന്‍. ഗോവിന്ദന്‍ നായരും, കെ. 
ആര്‍. ഗതരിയം, ടി. വി. തോമസും മററുമുണ്ടാക്കിയ തിരു 
വിതാംകൂറുകാരുടെ ഇടതുപക്ഷ വിപ്പവപ്രസ്ഥാനത്തിന്‌, ആ 
നെടുവീര്‍പ്പുകരം മനസ്സിലാക്കാന്‍ കഴിഞ്ഞിരുന്നു. ആ പൈ 
തൃകത്തിന്‍െറ അഭിമാനവും ആ നെടുവീര്‍പ്പുകളുടെ ചൂടും ഒരേ 
സമയത്ത” ഉഠംക്കൊള്ളാന്‍ കഴിഞ്ഞിരുന്നു. കുട്ടനാട്ടെ പുലയന്‍ 
നസ്രാണിയുടെ ബന്ധവാണെന്നറിയാനുള്ള വിവേകം ബെന്‍ 
സുകാറില്‍ നടക്കുന്ന നിഞ്ങരംക്കില്ലാതെ പോയി. കാശ്മകൊ 
ടുത്ത്‌ വാടകയ്ക്ക്‌ കിട്ടുന്ന ഗുണ്ടകളെ വിട്ട്‌” അവനെ തല്ലിച്ചതു്‌ 
നിങ്ങളായിരുന്നു. കാരണമുണ്ട്‌. നിങ്ങഠം മാത്രമല്ല മാറി 
യത്തു” , നമ്മളെല്ലാം മാറി . തല്ല കൊണ്ടവനും തല്ലുകൊടുത്തവനും 
മാറി. തല്ലകൊണ്ടവനാണധികം :' മാറിയതു”. അവനിന്നു്‌ 
പ്രധാനം കെ. സി. ജോര്‍ജും കെ. ആര്‍. ഗനരിയുൃമല്ല — 
എം. എം. ലോറന്‍സും എം. വി. രാഘവനും വി. എസ്‌. 
അച്യുതാനന്ദനും പൂത്തലത്തു്‌ നാരായണനും (ഈ സഖാവു” 
നായരാണ്‌, ചോവനല്ല) മററും ഉഠംക്കൊള്ളന്ന--കാശിന്‍െറ 
വിലയറിയാവുന്ന-..പുതിയ വിപ്പവക്കാരാണ്‌. നിങ്ങും 


ടു, 


സുറിയാനി ക്രിസ്ത്യാനികളും ദേശീയോദ*ഗ്രഥനവും- 2 


മിതുവരെയു.ണ്ടായിട്ടില്ല. 


ക്കിടയില്‍ ബെന്‍സു കാറില്‍ നടക്കുന്ന യോഗ്യന്മാരുടെ താല്ല 


ര്യം മനസ്സി ലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഇവര്‍ക്കുണ്ട്‌, 


എന്നാല്‍ ഭി താല്പര്യം അറിഞ്ഞുകൊണ്ടുതന്നെ, ക്രിസ്ത്യാനി 
യുടെ പൈതൃകത്തെ ബഹ്ുമാനിച്ചുകൊണ്ടുതന്നെ, ബെന്‍സു 


കാറില്‍ വന്നവന്‍െറകൂടെ നാലുപേരു കാണ്‍കെ മുററത്തിരു 
ന്നു” സ്‌ കോച്ചു കടിച്ചു്‌ ഫിററായതിനുശേഷം, നന്മഠം പറ 5 


ഞ്ഞ "' പൈതൃകത്തിന്‍െറ താല്പര്യത്തിനു "" ഏതിരായ്‌ 


നില്‌ക്കാനും പാവപ്പെട്ട പുലയനും പാവപ്പെട്ട സുറിയാനി 


ക്രിസ്ത്യാനിയും ഒരുപോലെ നീതി അര്‍ഹിക്കുന്നു എന്ന 


തത്വത്തില്‍നിന്നു” . ഒരടി മാറാന്‍ തയ്യാറാകാന്‌രിക്കുവാന്‍ 


ധൈര്യ മുണ്ടായിരുന്നവരുണ്ടായിരുന്നു. റീ, ളി. 
പുന്നൂസിനന്‍െറ കൂടെ മദ്യപിച്ച എസ്സേററുടമകളില്‍ പലരും 
ഇന്നു്‌ ജീവിച്ചിരിപ്പുണ്ടു്‌!!॥ എന്‍െറ മനസ്സില്‍ വഗ്ലീ 


യംവരുമ്വോടം (വരാറുണ്ടേ! ഞാന്‍ മാലാഖയല്ല.) ഞാന്‍ 
പുനൂൂസിനെ ഓര്‍ക്കും. അപ്പോം മനസ്സില്‍ വര്‍ഗ്ലീയം തേ 
ന്നിയതില്‍ എനിക്കു” എന്നെപ്പററിയുള്ള മതിപ്പുപോലും കുറ 
യുന്നു! ടി പി. ടി. പുനൂസാണു“” ഡോക്‌ടര്‍ പാലാമ്പടം 
തോമസും മററും അനുഭവിച്ച അട്ടകടിയടെ കഥ പറഞ്ഞു 
തന്നതു“. എന്തിനേറെ, വെറും അത്ൃന്താധുനിക സാഹിത്യ 
വും പേറി, കാമുവും കാഫ്‌കയും സാര്‍ത്രം മാത്രമാണു” ലോ 


കമെന്നു” തെററിദ്ധരിച്ചു കഥയെഴുതി നടന്ന എന്‍െറ മന 


സത്തില്‍ മാമ്മന്‍ മാപ്പിളയെ ആരാദ്ധ്യപുതഷനാക്കിയതു* ലക്ഷ 
ക്കണക്കിന്‌” വിററിരുന്ന പത്രമാസികുകളായിരതുന്നില്ല; നാടു 
മുഴുവന്‍ വിതച്ചിരുന്ന വൈതാളി കവൃന്ദമായിതുന്നില്ല; നി 
ങ്ങളെക്കൊണ്ട്‌ നാലുകാശിനു്‌ നേട്ടമുണ്ടായിട്ടില്ലാത്ത കമ്മ 
ണിസററുകാരനായിതന്ന പി. ടി. പുന്നൂസ്‌, അദ്ദേഹത്ത 
ന്‍െറ കാശുകൊടുത്തു“ വാങ്ങിച്ച മദ്യം കുടിച്ചിരുന്നു” പറഞ്ഞ 
കഥകളായിരുന്നു. $ | 


ഇനിയും വര്‍ഗ്ഗീയതജ്തു”്‌ വശംവഭരാകുന്ന ഹിന്ദുക്കരംക്കു 


വേണ്ടി ഒരുപകഥകൂടി പറയട്ടെ. 1950-കളടെ അവസാന 
ത്തില്‍ ആരും ക്ഷണിക്കാതെ ഒരുദിവസം പി. ടി. പുന്നൂസ്‌ 
കാശിയില്‍വന്നു. അവിടത്തെ പഴയ വിശ്വനാഥസ്വാമി 
ക്ഷേത്രം (അറംഗസേബിനു്‌ മുമ്പുണ്ടായിരുന്ന യഥാര്‍ത്ഥ 
വിശ്വനാഥസ്വാമിക്ഷേത്രം) അദ്ദേഹവും കണ്ടു. അക്കാലത്തു? 
അവിടെ ഒരു ചെറിയ സമരവും നടന്നിരുന്നു. ടി സമരത്തി 
ന്‍െറ കാരണം സ്വാഭാവികമായും പുന്നൂസ്‌ അന്വേഷി , 


അതിനു മറുപടി കൊടുത്തതു” ഹിന്ദു യൂണി വേഴ്‌സിററു 


യിലെ ഇംഗ്ലീഷ്‌ വിഭാഗത്തിന്‍റെ തലവന്‍ (ഷേക്‌സ്പിയ 
റടെ കാലം തൊട്ടു” ഇതെഴുതുന്ന ദിവസംവരെയുള്ള നൂററാണ്ടു 
കളില്‍ എഴുതപ്പെട്ട ഏററവും മാലികമായ ഷേക്‌സപ്ര, 
യർ സാഹിത്യ വിമര്‍ശനത്തിന്‍െറ ഗ്രന്ഥമെഴുതിയ) ഡോക്ടര്‍ 
സി. നാരായണമേനോന്‍ ആയിരുന്നു. പഴയ വിശ്വനാഥ 


സ്വാമി ക്ഷേത്രത്തിന്‍െറ താഴത്തെ ഭാഗം അമ്പലമായി നിറു 


ത്തിയിട്ട്‌ ഇതിന്‍െറ മുകളില്‍ ഒരു ഡോം പണിത്‌ അറംഗ 


സേബ്‌ ഇതിനെ ഒരു മുസ്റ്റിം പള്ളിയാക്കി മാററി. ആ 
പ്രവൃത്തിയുടെ ““സോഭദ്ദേശസാഹിത്ൃം'' കാശി വിശ്വനാഥ 


ക്ഷേത്രം രുസ്സിംപള്ളിയാക്കി മാററിയതിന്‍െറ ക്രെഡിററ” 


ഒരറംഗസേബ്‌ എന്ന “വിശ്വാസി ക്കു” ലോകാവസാനം 
വരെ വേണമെന്നതായിരുന്നു. ക്ഷേത്രം തിരിച്ചുവേണ 


മെന്നു പറഞ്ഞായിരുന്നു നൂററാണ്ടുകഠംക്കുശേഷം ഹിന്ദുക്ക 
ഉടെ വക സത്യാഗ്രഹം. ഇതു കേട്ടപ്പോഠം പി. ടി. പുന്ന 
സിന്‍െറ സ്വാഭാവികമായ പ്രതികരണം എന്തായിരുന്നെ 
ന്നോ? “'ഛെ! ഇതു ശരിയല്ല. ഈ കഴുവേറിടെ മോന്‍ 
(2. ൦. അറംഗസേബ്‌ ചക്രവര്‍ത്തി) ചെയ്‌തതനാവശ്യ 
മാണ്‌. അവന്മാരുടെ (1. ല- ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുക്കഠം) 
അമ്പലം അവന്യാക്ക്‌ തിരിച്ചുകൊടുക്കണം. 5 കേട്ടനിന്നവര്‍ 
ഞെട്ടി. രാഷ്‌ട്രീയത്തിലെ ഈ വാചകങ്ങളടെ പ്രത്യാ 
ഘാതം രാഷ്‌ ട്രീയമറിയാവുന്നവര്‍ ഒന്നു മനസ്സില്‍ കാണ്‍ക. 
ഇതു തുറന്നുപറയാനുള്ള ധൈര്യം ഒരു കാശ്‌മീരി ബ്രാഹ്മണനു 
മദ്ധ്യ തിരുവിതാംകൂറുകാരനായ, 


കലാകനമുദി 26 





ചുന്നേ കാര്‍ഡഴ്‌ചുമന്ന, ഒരു സുറിയാനി ക്രിസ്ത്യാനിക്ക്‌ 
ഉണ്ടാകും. (ഈ സംഭവത്തില്‍ സാക്ഷിയായിട്ടണ്ടായിതുന്ന 
വരില്‍ അഞ്ചുപേര്‍ ഇന്നും ജിവിച്ചിരിപ്പുണ്ട്‌ . അവരാരും 
ഇത്ത” മറന്നുകാണുമെന്നുട എനിക്കു താന്ന പി. അവരി 
ലൊരാഴം ഇപ്പോഴത്തെ സി. പി. ഐ. സ്റ്റേററ്‌ സെക്രട്ടറി 
പി. കെ. വാസുദേവന്‍ നായരാണു .) 

പാവപെട ക്രിസ്ത്യാനികളുടെ ബന്ധുക്കളായിതന്ന പുന്നൂ 
സിനെയും a വി. തോമസിനെയും കെ. സി. ജോര്‍ജ്ജി 


'നെയം ചരിത്രം തള്ളിപ്പറഞ്ഞ. പകരം ബെന്‍സ കാറം 


തോട്ടങ്ങളം ബ്ബേഡു കമ്പനികളം ചുമക്കുന്ന ഭീരുക്കളടെ 
പിന്നാലെ പോയി. കഞ്ഞാടകരം-ഇതായിരുന്നില്ലേ, 
സുറിയാനി ക്രിസ്ത്യാനികളടെ യഥാര്‍ത്ഥ ദുരന്തം? സുറിയാനി 


ക്രിസ്ത്യാനികളടെ മാത്രമല്ല, നമ്മളെ ല്ലാവരുടെയും? 


ദശാബൂങ്ങഠം കൊണ്ടുണ്ടാക്കിയ പബ്ലിക്‌ റിലേഷന്‍സി 
ന്‍െറ ഉല്പന്നമായ മദര്‍ തെരേസയെ പൊക്കിക്കൊണ്ടു നടക്കുന്ന 
വരോട്‌ ഞാനൊന്നു ചോദിക്കടട്ട. പത്രത്തില്‍ പേരച്ചടി 
ക്കുന്നതില്‍ ആത്മസംതൃഘ്ി തേടാതെ, ദൈവം പോലുമറിയാ 
തെ, ലോകത്തിലെ ഏററവും വലിയ സാമ്പത്തിക ശക്തി 
യായ അമേരിക്കന്‍ ഭരണകൂടംപോലും തോററിരിക്കുന്ന 


രെ മേഖലയില്‍, വാച്യ്യാര്‍ത്ഥത്തില്‍ നീസ്വാര്‍ത്ഥസേവനം 


നടത്തി ഡ്രഗ്‌ അടിക്‌ടുകളെ മനുഷ്യരാക്കി മാററുന്ന തൊടു 


പുഴയിലെ കന്യയാസ്്രീകഠം എന്‍െറ ഹൃദയത്തില്‍ എന്നും 
മാലാഖമാരാണ്‌. മദര്‍ തെരേസയുടെ പി. ആര്‍. ഓറി 
യന്‍ററഡ്‌ ' സേവനങ്ങളെ അപേക്ഷിച്ചു” തൊടുപുഴയിലെ 


ഓരോ കന്യാസ്ത്രീയുടെ പ്രവൃത്തിക്കും, “ബെന്‍സുകാറില്‍ 
നടക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികളടെ അംഗീകാരം കൊട 
ത്താലും ഇല്ലെങ്കിലും, കാശ്‌മീരി ബ്രാഹ്മണരുടെ കണ്ണി 
ലവര്‍ പെട്ടില്ലെങ്കിലും, എന്നെപ്പോലുള്ള മലയാളം പറ 
യുന്ന നായരും ചോവനും പുലയനും ഓര്‍ക്കും .--- കെട്ടിച്ചു 
കൊടുക്കാന്‍ കാശില്ലാതിരുന്നതു കൊണ്ടു” ഈ വഴിക്കു” പോ 
രേണ്ടിവന്നിട്ടം ഇത്ര വലിയ മനുഷ്യകാരുണ്യപ്രവൃത്തിക്ക്‌ 
പ്രതിഫലമില്ലാതെ പണിയെടുക്കുന്ന പാവങ്ങളായ തൊടു 
പുഴയിലെ കനൃടസ്ധ്രീകളുടെ കാലുകഴുകാന്‍. 


ഇന്നു” മാര്‍ക്ടിസ്സ്‌ പാര്‍ട്ടിയില്‍ ഗൌരിയമ്മ ആതമല്ല 
എന്നു്‌ നമുക്കറിയാം. ഗാരിയമ്മയെക്കാരം എത്രയോ വലിയ 
സ്വാധീനശക്തികളം അധികാരവുമുണ്ട്‌; പൂത്തലത്തു നാരാ 
യണന്‍ നായർക്ക്‌. കാരണം അദ്ദേഹം കാലഘട്ടത്തിന്‍െറ 
നേതാവാണു. പോരെങ്കില്‍, കൃഷ ണകുമാറി നെക്കാഠം സമര്‍ 
ത്ഥനുമാണു്‌. അധികാരമുള്ള ഒരു മാര്‍ക്‌സിസ്‌ററകാരനും 


' ഗാരിയമ്മയെപ്പറ്റി ഒരു നല്ലവാക്കെന്നോടു പറയുന്നില്ല. 


(ഇവന്മാരെ ചൊടിപ്പിക്കാനായി ഞാനൊരു ഡയലോഗ? 
അടിക്കാറുണ്ട്‌. സഖാവു്‌ നായനാര്‍ക്കു പകരം ഗനരിയതമ്മ 
യായിരുന്നു അന്നു മുഖയൃമന്ത്രിയായിരുന്നതെങ്കില്‍ ബംഗാളി 
ലെപ്പോലെ ഇവിടെയും ഇപ്പോരം ഇടതുമുന്നണിയായിരിക്കും 
ഭരിക്കുക എന്നു്‌! അതു” നിങ്ങളം ഒന്നു പറഞ്ഞുനോക്ള. പല 
മാര്‍ക്ടിസ്‌ററുകാരുളെയും ഉള്ളിലെ വിഷമം വെളിയില്‍ 
വരാന്‍ തുടങ്ങും) ഈ ഗരിയമ്മയെ എന്‍െറ മനസ്സില്‍ 
ദൈവമാക്കിയതു” 'ദേശാഭിമാനി'. “ചിന്ത്‌ തുടങ്ങിയ പ്രച 
 രണമാദ്ധ്യമത്ങളായിരുന്നില്ല. പ്രതൃത, കോണ്‍ഗ്രസ്സകാരനും 
ബെന്‍സുകാറില്‍ നടക്കുന്നവനും പാലായിലെ കുരിശുപള്ളി 
യുടെ മുന്നില്‍ എന്നും മുട്ടകുത്തുന്നവനും മാര്‍ക്ലിസം-ലെനി 
നിസം തീണ്ടാത്തവനുമായ ഒരു സുറിയാനി ക്രിസ്ത്യാനിയായ 


മണര്‍കാട്‌ പാപ്പന്‍ പറഞ്ഞ ഒരു ചെറുകഥയായിരുന്നു. പാട്ടി 


യുടെ ഒരാവശ്യത്തിന്‌ ഒരു വലിയ തുക ഗരിയമ്മ പാപ്പ 
നോടു വാങ്ങിച്ചു. ടി ആവശ്യം വന്നില്ല. ഗൌരിയമ്മ എന്തുചെ 
സ്ലെന്നോ? പാപ്പനെ വിളിച്ചുവരുത്തി ആ തുക അതുപോലെ 
മടക്കിക്കൊടുത്തു. നിങ്ങഠംക്ക്‌ വിശ്വാസമാകുന്നില്ല! ഞാനും 
വിശ്വസിച്ചില്ല. പാപ്പുനെനിക്ക്‌” തെളിവു തന്നു. ഇന്നു” ഇതു 
ചെയ്യുന്ന എത്ര രാഷ്ട്രീയക്കാര്‍ ബാക്കിയുണ്ട്‌” നമ്മുടെ നാട്ടില്‍? 
ആര്‍. എസ്‌. എസ്റകാരെ ഒഴിച്ചുനിറുത്തിയാല്‍? അവര്‍ 


രാഷ്ട്രീയക്കാരുമല്ലല്ലൊ. ആ മാനൃതയല്ലെ ഇന്നു്‌ മാര്‍ക്സി 


) 


കലാകൌമുദി 27 





സ്‌ററുപാര്‍ട്ടിയില്‍ കെ. ആര്‍. ഗരിക്കു* ഒരു വിലയുമില്പാ 
താക്കിത്തീര്‍ത്തതു്‌? പാര്‍ട്ടിയുടെ വസ്തരവകുകരം പുത്തലത്ത്‌ 
നാരായണന്‍ നായ്രെപ്പോലുള്ളവരുടെ കൈയിലായത്ു്‌ 


-തെററല്ല. കാലഘട്ടത്തിന്‍െറ രാഷ്ടീയം അതാണു്‌. ശത്രു 


വിനു” അവന്‍െറ നാണയത്തില്‍ത്തന്നെ തിരിച്ചുകൊടുക്ക 
ണമെന്നാണല്ലോ “ചെയര്‍മാന്‍ ഇ.എം.എസ്‌. നമ്പൂതിരി 
പ്ാടിന്‍െറ ചിന്തകരം'' പറയുന്നതു”. രാജീവ“ ഗാന്ധിയയം 
അരുണ്‍സിംഗും അരുണ്‍ നെഹ്‌റുവും ഫോത്തെദാരും അടങ്ങുന്ന 
രഫിയോസിയെ നേരിടാന്‍ നമുക്കിവിടെയം അതുപോ 
ലൊരു മഫിയോസിതന്നെ വേണ്ടേ നമ്മുടെ പാര്‍ട്ടിയും ഭരി 
ക്കാന്‍? 


(ഇപ്പോരം, കലാകരമുദിയുടെ സ്ഥിരം വായനക്കാര്‍ക്ക്‌ 
മനസ്സിലായില്ലേ എന്താണു്‌ ഞാന്‍ കരുണാകരനെ പിന്താ 
ങ്ങുന്നതെന്ന്‌? ഈ കോസനോസ്‌ത്രയെക്കാഠം എനിക്കു്‌ 
വിശ്വാസം ദുഷ്ടനായ ' കരുണാകര നെയാണ്‌!) 


വീണ്ടും സുറിയാനി ക്രിസ്ത്യാനികളിലേക്കു” മടങ്ങാം. 
അവര്‍ക്ക്‌ നമ്മുടെ നാട്ടില്‍ കാണുന്ന മേല്‍വിലാസതൊന്നും 
ദില്ലിയിലില്ല. എം. ഒ, മത്തായി മുതല്‍ അലക സാണ്ടെറച്ചാ 
യന്‍ വരെയുള്ളവരുടെ നോട്ടം പ്രൈവററ്‌ സെക്രട്ടറി പദം 
(അഥവാ മുണ്ടലക്കാന്‍ തകാടുക്കുന്നതിന്‍െറ കണക്കെഴുതുന്ന 
പണി) വരെയാണു. സ്വാതന്ത്രത്തിനുശേഷം യൂണിയന്‍ 
ക്യാബിനററില്‍ എത്ര സുറിയാനി ക്രിസ്മാനി എത്രകാലം 
ഇരുന്നിട്ടുണ്ട്‌? വിദ്യാഭ്യാസത്തില്‍ ഇന്ത്യയില്‍ ഒന്നാംതട്ടില്‍ 
നില്‌ക്കുന്ന ന്യനപക്ഷം! അലക്ടാണ്ടറച്ചായന്‍റത്ര യോഗ്യത 
യുള്ള എത്രപേരുണ്ടായിരുന്നു പ്രിയദര്‍ശിനിയുടെ കഴിഞ്ഞ 
ക്ൃയാബിനററില്‍? ഉദ്യോസ്ഥനായതു കൊണ്ടും രാഷ്‌ട്രീയമി 
ല്ലാഞ്ഞിട്ടമല്പ---വി. കെ. ആര്‍. വി. റാവുവിനെ എവിടു 
ന്നാണു” ഇന്ദിരാഗാന്ധി പിടിച്ചുകൊണ്ടുവന്നതു”? ഏതു 
മണ്ഡലം ഓഫീസില്‍നിന്നായിരുന്നു? പ്രിയദര്‍ശിനിയൃ 
ടെയും രാജീവിന്‍െറയും സ്ഥാനത്തു്‌ റൊണാരംഡ്‌ റെയ്‌ഗ 
നോറിച്ചാര്‍ഡ്‌ നിക്നനോ ആയിരുന്നെങ്കില്‍ ആദ്യം ക്യാബി 
നററില്‍ എടുക്കുന്ന നാലുപേരില്‍ ഒരാഠം അലക്ലാണ്ടറച്ചായനാ 
ക്ില്ലായിതുന്നോ? 


അതിനാരെയും പഴിക്കണ്ട. സായിപ്പ്‌ പോയതിനു 
ശേഷം സുറിയാനി ക്രിസ്ത്യാനികഠം കളിച്ച ബുദ്ധിയില്ലാത്ത 
രാഷ്‌ട്രീയം എന്തായിരുന്നുവെന്ന്‌്‌ ആലോചിച്ചുനോക്ള. 
ഞങ്ങഠം തിരുവിതാംകൂറുകാര്‍ക്കു്‌ രണ്ടുവാക്ക കൊണ്ടതു” വിശ 
ദീകരിക്കാന്‍ പററും. ''കൊട്ടയിലെ കോഴി.'' ഇന്ത്യന്‍ 
നാഷണല്‍ കോണ്‍ഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അതാ 
യിരുന്നു കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി. പട്ടം താണു 
പിള്ള മുതല്‍ കെ. കരുണാകരന്‍ വരെയുള്ളവര്‍, ജവഹര്‍ലാല്‍ 
നെഹ്‌റു മുതല്‍ രാജീവ്‌ഗാന്ധി വരെയുള്ളവര്‍ സുറിയാനി 
ക്രിസ്ത്യാനികളെ കണ്ടതു” കൊടുയ്ക്കത്തു മാത്രമാണ്‌. അവ 
നെവിടെ പോകാനാണു”? അതുകൊണ്ടവനെ പേടിക്കണ്ട. 
അവന്‍ കേരള കോണ്‍ഗ്രസ്സണ്ടാക്കി. പക്ഷെ, എത്രവിധം 
കേരള കോണ്‍ഗ്രസ്റ്റണ്ടാക്കിയാലും അതൊക്കെ നമ്മുടെ കൊട്ട 
യജ്കത്തെ കളിമാത്രം. | | 

ഈ കൊട്ടയില്‍നിന്നു” വെളിയില്‍ വരാതെ, വിലപേ 
ശാതെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനിക്കു” രക്ഷയില്ല. 
ആ വിലപേശലിന്‍െറ പൊതുത്തു്‌ ദില്ലിയിലെ ഉദ്യോഗസ്ഥ 
ന്മാരായിതിക്കരുത്ു്‌', പൊരുത്തുപറഞ്ഞു” ശീലമുള്ളവര്‍ വേ 
ണം. അത്തരംഡയലോഗ വരുമ്പോഠം കാശ്‌മീരി ബ്രാഹ്മ 
ണരും ഗംഗാനദീതടത്തിലെ മാക്ളര്‍മാരും നമ്മളെ കാര്യമായി 
ട്ടെടുക്കും. യൂണിയന്‍ ക്യാബിനററില്‍ ഒരു സ്ഥലം സ്ഥിര 
മായി നമുക്ക്‌റിസര്‍വേഷന്‍ വരും; 


അതിനും നമുക്ക്‌ ഒരു ഐകൃമുന്നണി വേണം. സുറി. 
യാനി ക്രിസ്പ്രാനിയും നായരും ചോവനും പുലയനും ചേര്‍ 


ന്നൊരു ഐക്യമുന്നണി. മലയാളം പറയുന്നവരുടെയ്‌ം നില 


വിളക്കിനെ ബഫഹുമാനിക്കുന്നവരുടെയും മുന്നണി. ഇന്നതാ 

ണോ? മത്തായിമാഞ്ഞുരാന്‍ പറഠിപ്പിച്ചുതൊക്കെ ചുമ്മാത്‌ 

ചേട്ടന്‍ പോലും മറന്നിരിക്കുന്നു. 
(അവസാനിച്ചു) 





ഇതേപോലള്ള 
ശരീരം | 
ഉണ്ടാക്കുക 


















നിങ്ങളില്‍ 
ആകൃഷ്ടയാകും 

















നോക്കുക എന്താണു പുതിയതെന്ന്‌ 
ഞങ്ങൾ വീണ്ടും 
വിജയിച്ചിരിക്കുന്നു. പ്രക 
തിദത്തമായതും, വളരെ വില 
പിടിച്ചതുമായ ചേരുവുകമ 
ചേര്‍ത്തി ഉണ്ടാക്കിയത്‌ 
എനര്‍ ജൈസര്‍ ഇതു വളരെ 
വേഗത്തില്‍ ഫലം തരുന്നു. 
നിങ്ങരക്കു നല്ല ഭംഗിയുളള 
. ഒരു ചാമ്പിയന്‍െറ അഴകുളള 
ദേഹം വേണമോ ? എങ്കി 
ലീതാ പല അപൂര്‍വ്വ മരുന്നു 
കളും ചേര്‍ന്ന ഒരു ടോണിക്കു 
നിങ്ങളുടെ ശരീരത്തിന്‍െറ 
ഓരോ ഭാഗത്തും എനര്‍ 
ജൈസര്‍ എത്തിച്ച്‌” ശക” തി 
യും, തൂക്കവും തടിയും 
ഉണ്ടാക്കുക. ചിന്തിച്ചും, 
സംശയിച്ചും നിലക്കാതെ 
ഇന്നു തന്നെ തുടങ്ങുക. 


എനര്‍ ജൈസര്‍ 
ഹെല്‍ത്ത്‌ ടോണിക്ക്‌ : 


ജീവിതകാലം മുഴുവനും 

എന്തു ജോലി ചെയ്‌വാനും 

കരുത്തുളളവനാക്കുന്നു 

70 വയസ്‌ സും അതില്‍ കൂടു 
. തലും. ഉളളവരെ 20 വയ 
സസ്‌ കുറച്ച്‌ കാണിക്കാന്‍ 

എനര്‍ ജൈസറിനു മാ്തമെ 















സാധിക്കുകയുളളും ആര്‍ക്കും ശക്ത യെപ്പററിയയം, | 
ഉപയോഗിക്കാം. | ആരോഗ്യത്തെപററിയ്യം 
For distribution write directly ഗൌരവപൂര്‍വ്വം 


ചിന്തിക്കുക അതാണു്‌ 


എനര്‍ജൈസര്‍ 


450 gms. Rs. 35. 


ജീവന്‍റേറാണ്‍ കമ്പനിയുടെ 
ഒരൂ ഉത്‌പന്നം. 


എല്ലാ പ്രധാന മരുന്നു പെട്ടെന്നു” 
കടകളിലും കിട്ടന്നു. ലല: 


ക 


കയു 
ക 


JEEVANTONE PRODUCTS 
P.B. No. 880 17/2, Cambridge Road, Bangalore-56000g. 





കലാകരമുദി 28 








മ്ലഷിടക്കിലെ എല്‍ദോന്‍െറെ അളി 
യന്‍ എന്ന വച്ചുതന്നെ തുടങ്ങണോ എന്ന 
താണ്‌ തുടക്കത്തിലേ തോന്നുന്ന ഒരു 
യഥാര്‍ത്ഥത്തില്‍ ടിയാന്‍ 
അങ്ങനെ ആയിരുന്നില്ല 
വടക്കേപ്പറമ്പില്‍ 


സ്രയ്യം! 

ഇനലവരെ 
ലാ? ഒരു വെറും 
മസററർ 
ന്നില്ലേ അദ്ദേഹം? ഇന്നലെ വൈകിട്ട 
മുതല്‍ പക്ഷെ അങ്ങനെയല്ലാതായി. 
അവിശ്വസനീയവുമായ 


അത്ഭുതകരവും 
ഒരു കാര്യമാണ്‌ ഞങ്ങളെ സംബന്ധ 
ച്ചിടത്തോളം അത്തു! ദൃഡ്വിശ്വാസത്തി 


ന്‍െറ നൂല്‍പ്പ്‌ ലത്തിലൂടെ നടന്നുപോയി 
വേണം അതു വിശ്വസിക്കാന്‍. അത്രയ്ണു്‌ 
അസംഭവ്യം! ഞങ്ങളടെ സുഹൃത്‌ ബന്ധ 
ത്തിനു ചുരുങ്ങിയപക്ഷം രണ്ടു വ്യാഴവട്ട 
ക്കാലത്തിന്‍െറയെങ്കിലും ദൈര്‍ഘ്യംകാ 
ണം. അതൊക്കെ വളരെ സാകര്യപൂര്‍വ്വം 
വിസ്‌മരിച്ചുകൊണ്ടാണിപ്പോരം അദ്ദേ 
ഹം മലയിടുക്കിലെ എല്‍ദോന്‍െറ അളി 
യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നതു”. 
യോഹന്നാനെക്കുറിച്ചപറയുമ്പോരം ഒരു 
പാടു കാര്യങ്ങാം ഓര്‍മ്മിക്കാനു ണ്ടു. 
ഇക്കാലത്തിന്നിടസ്ത്‌ അദ്ദേഹം എത്ര 
യെത്ര വേഷങ്ങരം കെട്ടിയെന്നോ? എത്ര 
യെത്ര ആട്ടങ്ങാം ആടി എത്രയെത്ര അര 


കറം തകര്‍ത്തെന്നോ-വിസ്‌മയജനക 


ങ്ങളായ വിളയാടുങ്ങരം തന്നെ! 
വലിയൊരു “റവലൂഷനറി 'എന്നു സ്വ 
യം വിശേഷിപ്പിച്ച മൂപ്പര്‍ ആരോടും 
പരിച്ചയപ്പെടുകയുളള. അതിനനുസരി 
ചുള്ള വേഷവും ഭാവവുമൊക്കെ ക്രരപ്പെടു 
ത്തുന്നതില്‍ സദാ ജാഗരൂകനുമായിരുന്നു. 
കണ്ടവനോടൊക്കെ വലിഞ്ഞു കയറി 
പരിചയപ്പെടുന്ന സ്വഭാവമല്ലായിതുന്നു 
അദ്ദേഹത്തിന്‍േറതു“. കൊള്ളാമെന്നു തോ 
ന്നുന്നവരോടു മാത്രം പരിചയപ്പെട്ട; സം 
സാരിച്ചു. അത്രമാത്രം. 
യില്‍, അദ്ദേഹ മൊഴി ച്ചുള്ള വരെല്ലാം 
തന്നെ 'വെറും പടങ്കാട്ടികളോ,' “റിയാ 
ക്‌്ഷണറികളോ,” പിന്തിരിച്ചന്മാരോ 
ഒക്കെ ആയിരുന്നല്ലോ അദ്ദേഹത്തിന്‍െറ 
ദൃഷ്ടിയില്‍! എങ്കിലും പക്ഷെ പഴയ കൂട്ട 
കാരോടൊക്കെയൊന്നു മിണ്ടാനുള്ള സനമ 
നസ്യം കാണിച്ചിരുന്നു അദ്ദേഹം ഇടസ്തൊ 
ക്കെ-പക്ഷേ കണ്ടുമുട്ടിയാലാകട്ടെ, ഉട 
നെ തുടങ്ങുകയായി . യോഹന്നാന്‍. 


. " 'എന്തൊക്കെയുണ്ടെടോ വിശേഷങ്ങാം? 


പ്രവാചകപ്പണി യൊ ദൈയൊില്ലേ ഇപ്പോ 
ഴം കൈവശം? മനുഷ്യരെ പററിക്കാന 
ല്ലാതെ മറെറന്തിനറിയാമെടോ നിങ്ങഠം 
ക്കൊക്കെ? ങേ! വെറുതെ വഴിമുടക്കാന്‍ 
നടക്കുന്ന വാലാട്ടികഠം__ 

ഒരു മറുവാക്കിനുപോലും അവസരം 
തരില്ല യോഹന്നാന്‍. വശംകെഭാതെ 
വായ്‌ കൊണ്ടു" ഇടതടവില്ലാതെ വെട്ടം. 
ഒടുവില്‍ ഓരോരുത്തര്‍ക്കും വച്ചുനീട്ടകയാ 


യി ഓരോരോ ബഹുമതിച്ഛട്ടങ്ങം. “എ 
സ്റാണ്ഡിഷ്‌മെന്‍റിന്‍െറ ഓമനക്കു്ടന്മാര്‍* . 


എന്നു വിശേഷിപ്പിക്കും ചിലരെ. “വാലു 
മുളച്ച പിന്തിരിപ്പന്മാര്‍” എന്നാവും മററു 
ചിലരെ വിളിക്കുക. 

യോഹന്നാന്‍ എന്തുവേണമെങ്കിലും പറ 
ഞ്ഞുകൊള്ളട്ടെ. ആർക്കുമുണ്ടാവില്ല ഒരു 
പരിഭവവും. എല്ലാം നിസ്സംഗതയോടെ 
നിന്നു കേഠംക്ടം എല്ലാവരും. പക്ഷേ, 


കലാകനമുദി 29 


യോഹന്നാന്‍ മാത്രമായിരു 


ഞങ്ങഠംക്കിട 


നനന അയം പട്ട; het മോ യ്യ ടാം 


വി. പി. ജോണ്‍സ്‌ 


ls കളിര! 








കേട്ടകേട്ടമടുക്കുമ്പോഠം ചിലര്‍ക്കു ചുണ്ടുക 
ളില്‍ നേരിയ ചിരിവിരിയം. യോഹ 
ന്നാന്‍ ചിരിക്കുമായിതുന്നില്ല. കഴുത 
കഠം ചിരിച്ചുകൊള്ളട്ടെ എന്നാവാം. ഒരു 
പക്ഷേ, ചിരിക്കാന്‍ യോഹന്നാന്‍ മറ 
ന്നുപോയിട്ടമുണ്ടാവാം. സമൂഹത്തിന്‍െറ 
സര്‍വ്വമേഖലകളിലും ആധിപത്യം പുല 
ത്താന്‍ കൊതിക്കുന്നവര്‍ക്ക്‌ ചിരിക്കാ 
തിരിക്കാനാവില്ല; യോഹന്നാന്‍ പറയു 
മായിരുന്നു. എന്നീട്ടും എല്ലാപേരും ചി 
രിക്കുമായിരുന്നു. മനസ്സ മുറിഞ്ഞുപേയേ, 
ഹൃദയംകെട്ട, ഭാതികനേട്ടങ്ങഠം മാത്രം 
ലക്ഷ്യമാക്കുന്ന ഒരു ജീവിതദര്‍ശനമാവ 
ണം മനുഷ്യന്‍െറ പുരോഗതിക്കനിവാര്യം 
എന്നാവണം യോഹന്നാന്‍ വിശ്വസിച്ചു 
ത്‌. പരസ്പരവാഗ്വാദത്തിനിടയ'ക്ള? 
ഒരിക്കല്‍, മനസ്സെ്ന സാധനം മനുഷ്യ 
ശരീരത്തില്‍ ഏതു ഭാഗത്താണു” കാണാന്‍ 
കഴിയുക സുഹൃത്തുക്കളേ എന്ന ഒരു മുട്ട 
ചോദ്യം ചോദിച്ചു ഞങ്ങളെയൊക്കെ 
വാക്ഷമുട്ടിച്ചതല്ലേ യോഹന്നാന്‍? 

ഞങ്ങരം ഓര്‍ത്തു. 

എന്നിട്ടം പക്ഷേ, യോഹന്നാനെ വെറു 
ക്കാന്‍ ഞങ്ങളെക്കൊണ്ടു കഴിയുമായിരു 
ന്നോ? ഇല്ലല്ലോ? എന്നെങ്കിലുമൊരിക്കല്‍ 
ഞങ്ങളുടെ യോഹന്നാന്‍ തിരിച്ചുവരിക 
തന്നെ ചെയ്യമെന്നു” ഞങ്ങഠം ദൃഡമായി 
വിശ്വസിച്ചിരുന്നില്ലേ? അയാളടെ വഴി 
ത്താരകളില്‍, ഇരുളം മുള്ളം പടര്‍ന്നുകയറു 
മെന്നല്ലേ ഞങ്ങഠം കൊതിച്ചതു”. എന്നി 
ടും പക്ഷേ, ഞങ്ങളെ കണക്കററു്‌ ഭര്‍ത്സി 
കമായിരുന്നു യോഹന്നാന്‍. 


ഞങ്ങഠംചെയ്‌ത തെറെറന്തായിരുന്നു? 


“യോഹന്നാന്‍ അതെക്കുറിച്ചു“ ഒരു നിമിഷ 
മെങ്കിലും ചിന്തിച്ചുവോ, ആവോ? കുറെ 


യൊക്കെ മാന്യമായും സത്യസന്ധമായും 
ജീവിതത്തെയൊന്നു നോക്കിക്കാണാന 
ല്ലേ ഞങ്ങാം ശ്രമിച്ചുളള. അറിഞ്ഞുകൊ 
ണ്ട്‌ ആരേയും പീഡിപ്പിക്കരുതെന്നേ 
ഞങ്ങം ആഗ്രഹിച്ചതുമുളള. അതൊരപ 
രാധമാണോ? ഏ? ഒരു ഹ്രസ്വകാലം 
മാത്രം-അതൊതു വേള അറുപതോ എഴുപ 
തോ എണ്‍പതോ വഷങ്ങളടെ ഒരു ദീഘ 
കാലയളവാകാം. ആ വര്‍ഷസഞ്ചയത്തി 
ന്‍െറ കല്ലടവുകഠം കടന്നുകയറി എങ്ങോ 


7A 24° 


ചെന്നുപറേറണ്ടവര്‍. ഒരുപക്ഷേ സ്വന്തം 
കര്‍മ്മ പട്ടികയുടെ ലാഭചേതക്കണക്ക്‌* 
കൃത്യമായി ഒരിടത്തു“ ബോധിപ്പിക്കേ 
ണ്ടവര്‍_നമ്മാം-_എന്തിനെന്‍െറ പ്രിയ 
പ്പെട്ട സഹൃത്തേ, നമുക്കൊരിക്കലും തിരി 
ച്ചേല്‌പിക്കാന്‍ കഴിയാത്ത അപരന്‍െറ 
ജീവിതത്തെ വെറുതെയെടുത്തുട അമ്മാന 
മാടാന്‍ കൊതിക്കുന്നതു൦? വിനാഴികക 
ഉടെ രപാലും അസ്തിത്വമില്ലാത്ത ചെറു 
കുമിളകരം കണക്കെ അതിനെ ചിതറിച്ചു 
കളയുന്നതു“? 

കേഠംകേണ്ടെ താമസം, കാലുകഠം പര 
സ്‌ പരം കൂട്ടിമുട്ടന്നതും യോഹന്നാന്‍ പെ 
ട്ടെന്നു”്‌ അടിമുടി വിറയജ്കൂുന്നതും കാണാം. 
കണ്ണുകളിലപ്പോഠം തീനാമ്പുകഠം ചീർത്തു 
വരികയായി. ശബ'ദത്തിനു” കാര്‍ മേഘ 
അളുടെ ഏററുമുട്ടലിന്‍െറ ദാര്‍ഡ്യത കൈ 
വരുന്നു. വിദൂരതയില്‍നിന്നുള്ള ഏതോ 
അപശക്തി ആവേശിക്കവെ യോഹ 
ന്നാന്‍ നിന്നലറാന്‍ തുടങ്ങുന്നു; 


- കള്ളപ്പുരിഷകഠം. തത്വചിന്ത വിള 
മ്പുകയാണു ടവറുതെ. ചൂഷണം ചെയ്യാന്‍ 
കച്ചകെട്ടി ഇറങ്ങിയിരിക്കയല്ലേ പാവ 
ങ്ങളെ മുഴുവന്‍? നിങ്ങളടെ തലനരച്ച 


തത്വശാസ്ധ്രങ്ങാംകൊണ്ടു* എന്തുണ്ടുഹേ 
പ്രയോജനം? നിങ്ങരംക്ക്‌്‌ വിളമ്പാനേ 
അറിയൂ; ഉട്ടവാനറിയില്ല. ഭൂമിയെ 


മാററിമറിക്കാന്‍ കഴിയമോ നിങ്ങഠംക്ക:? 


ഇല്ലല്ലേ! സമൂഹത്തെയൊരിഞ്ചു മാററി 
മറിക്കുവാന്‍ കഴിയുമോ ഇല്ലേ ഇല്ല. 
ഷണ്ഡന്മാര്‍_എന്നിട്ടം പുളിപ്പില്ലാതെ 


പഴകിപ്പൊളിഞ്ഞ വക്കുപൊട്ടിയ പാട്ട 
തന്നെ വച്ചൂനീട്ടന്നു , കഴുതകഠം| 

“സംസ്‌കാര 'ത്തിന്‍െറ ബാഹ്യതല 
മര്യാദപോലും മറന്നമട്ടാവം യോഹ 
ന്നാന്‍ അപ്പോം? വാചാലതയുയഭെ. മഴമാ 
ലകുഠം കൊരുത്ത്‌, ” നിമിഷങ്ങഠംക്കകം 
ഇടിയും മിന്നലും കൂററന്‍ മഴയും ഉണ 
ത്തി യോഹന്നാന്‍ നിന്നണയ്ക്കുന്നതുകാണു 
മ്പോഠം ഞങ്ങളടെ മനസ്സില്‍ നിന്നും 
ചുണ്ടില്‍ നിന്നും ചിരി മായുന്നു. ഞങ്ങരം 
൭ 3 വണ മങ്കില്‍ യോഹന്നാനെ 
ഇപ്പോഠം അതിക്രൂരമായി വെറുക്കാമായി 
രുന്നു. അയാളടെ ശരീരത്തി ന്‍െറ ദുര്‍ബ്ബ 
ലാവസ്ഥ വിഗണിച്ചും രണ്ടു പൊട്ടിച്ചു 














വിടാമായിരുന്നു. പക്ഷേ, ഞങ്ങളിലാക്കും 


അതിനു കഴിയയമായിതന്നില്ലല്ലോ? ഞ 


ങ്ങഠം വെറുക്കാന്‍ ശ്രമിച്ചതു”, അയാളില്‍ 
അടിഞ്ഞുകൂടിക്കിഭന്ന കാലഹരണപ്പെട്ട 
ആശയങ്ങളുടെ കുറെ അംശങ്ങളെ ആയിത 
ന്നില്ല? യോഹന്നാന്‍ ഞങ്ങറംക്ക്‌ എന്നു 
മെപ്പോഴം ഞങ്ങളടെ പഴയ യോഹന്നാന്‍ 
തന്നെ. 

യോഹന്നാന്‍ കിതച്ചു കിതച്ചു തളരു 
മ്പോഠം ഞങ്ങാംതന്നെ അയാറഠംൾക്കൊരു 
വിശ്രമമുറി ഒരുക്കുമായിരുന്നു, അയാളില്‍ 
നിന്നു” അസ്വസ്ഥതയുടെ വിയര്‍പ്പുതുള്ളി 
കഠം ആവുന്നത്ര ഞങ്ങഠം പ്പിയെടുക്കുമാ 
യിരുന്നു. 2 

പിരിയുമ്പോറം ഒടുവില്‍ ആരെങ്കിലു 
മൊരാരം-ഞങ്ങളി ലൊരുവന്‍ പറഞ്ഞു 
വയ്ക്കുന്നു: 

_-**നന്ദി പ്രിയപ്പെട്ട യോഹന്നാന്‍, 
വാക്കുകഠാക്കു നന്ദി. സ്വന്തം വഴിയുമായി 
തന്നെ താങ്കരം മുമ്പോട്ടു പോകുക. എല്ലാ 
ആശംസകളം. പക്ഷേ, ഒന്നോര്‍ത്താല്‍ 
നന്നു്‌; താങ്കഠംക്കെന്നല്ല 
തന്നെ, ഒരുവനില്‍ നിന്ന്‌ താന്‍ ഈതി 
ക്കെടത്തിയ ജീവവായു അവനു തിരിച്ചു 
നല്‍കാന്‍ കഴിഞ്ഞേക്കില്ല. അതുമാത്രം 
വിസ്‌ മരിക്കാതിരിക്കുക, നന്ദി!" 

യോഹന്നാന്‍, കിതപ്പിനീടയിലും ചീ 
രുന്നു: | 
“*എന്തു പറഞ്ഞെടാ കഴുതകളേ, യോ 
ഹന്നാനെ വെറുതെ നിതത്സാഹപ്പെടു 
ത്താന്‍ ശ്രമിക്കുകയാണോ എല്ലാം ചേന്നു”? 
ങേ? കേഴക്കിനെടാ, 


ങ്കില്‍ മാത്രം കേക്കു. യോഹന്നാന്‍ 
മാത്രം ഒററഷ്ക്കുപ്പ ഇവിടെ. ഞങ്ങളിവി 
ഴെ പുതിയൊരു ലോകം പണിയും. 


*'എസ്റബ്‌ളിഷ“”മെന്‍റി'നെ തച്ചുടയ്ുന്ന 
പുതിയൊരു ലോകം. എന്നിട്ട്‌ പുതി 
യൊരു സ്വര്‍ഗ്ഗം ഞങ്ങരം നിങ്ങാംക്കുവച്ചു 
നീട്ടം; ഭൂമിയിലെ സ്വര്‍ഗ്ഗം. അതിനു 
വേണ്ടി ചെലവഴിക്കുന്ന ഉറര്‍ജ്ജത്തെ 
ച്ചൊല്ലി ഞങ്ങഠംക്കൊരിക്കലും നഷൂബോ 
ധമുണ്ടാവില്ല, തീര്‍ച്ച." " 
വിഷണ്ണരും വിഷാഭമുകരുമായിത്തീരു 
മ്പോഴും ഞങ്ങളിലാര്‍ക്കും യോഹന്നാ 
നോട പ്രതികാരം ചെയ്യാന്‍ മനസ്സവരു 
മായിരുന്നില്ലല്ലോ? എന്തുകൊണ്ടാണാ 
വോ, അതങ്ങനെ? എന്നു” ആര്‍ക്കു മൊട്ടറി 


ഞ്ഞുകൂടതാനും. അയാളടെ വിധിയെ 
ച്ചൊല്പി വേദനിക്കാനേ ഞങ്ങഠംക്കു 
കഴി ഞ്ഞതുമുള്ള . 


ആശ്ചര്യം തോന്നുന്നു. 

ആ യോഹന്നാനാണിച്ചോറം ഇങ്ങനെ 
യൊക്കെ മാറിമറിഞ്ഞിരിക്കുന്നതു”. 

ഇതെന്തൊരതിശയകരമായ പരിണാ 
മം! ആരോ ചിലര്‍ ഒരദ്‌ ഭൃതവാര്‍ത്ത 
കണക്കെ യോഹന്നാന്‍െറ പുതുവിശേഷം 
ചെവികളിലെറിഞ്ഞപ്പൊരം ഞങ്ങളി 
ലാര്‍ക്കുമതു” വിശ്വസിക്കാനായില്ല. അ 
ന്യോന്ൃം പറഞ്ഞു” അതു്‌ അവിശ്വസി 
ക്കാനും ശ്രമിച്ചു. എന്നിട്ടും പക്ഷെ, പെ 


മററാര്‍ക്കും ' 


 ണ്ടേയിരുന്നു. 


ചെവി ഉണ്ടെ. 


വേണ്ടി വന്നുവല്ലേ? യോഹന്നാനു” സമൂഹ 
ബന്ധങ്ങളെക്കറിച്ചുണ്ടായിരുന്ന വികല 
സങ്കല്പങ്ങളാണ്‌” യഥാര്‍ത്ഥത്തില്‍ ഞങ്ങ 
ളെ അവിശ്വസനീയതയുടെ കുരുക്കില്‍ 
കൊണ്ടു ചാടിച്ചത്‌”. സമുദായത്തിലെ 
ആചാരാനുഷ്‌ഠാനങ്ങളെച്ചൊല്പി യോഹ 
ന്നാന്‍ പുറപ്പെടു വിക്കമായിരുന്ന നിന്ദാ 
ഗഭങ്ങളായ അഭിപ്രായങ്ങാം കേട്ട കേട്ട്‌, 
ഞങ്ങളുടെ ചെവിക്കല്ലുകഠംപോലും പൊ 
ടി ഞ്ഞു പോയിട്ടണ്ടു്‌” പലപ്പോഴും! ആ 
യോഹന്നാനാണ്‌ ഇത്തരമൊരവസ്ഥാ 
ന്തരം വന്നുപെട്ടിരിക്കുന്നതു”. ഇതു” തി 
കച്ചും. വിസ്‌മയജനകംതന്നെയല്ലേ? 

ഒരു വര്‍ഷം മമ്പ്‌ യോഹന്നാന്‍ തികച്ചും 
നാടകീയമായി ഞങ്ങളടെ കൂട്ടില്‍നിന്ന്‌ 
ഒഴിഞ്ഞുപോയപ്പോരം, ഞങ്ങളോരരോരു 
ത്തരും അനുഭവിച്ച ഹൃദയവ്ൃഥ പറ 
ഞ്ഞാല്‍ ആര്‍ക്കും മനസ്സിലാവുകയില്ല. 
ഉല്‍ക്കണ ഒരുഷ്ലക്കാററുകണക്കെ എങ്ങു 
നിന്നോ പാറിവന്നു” ഞങ്ങളടെ സ്വസ്ഥ 
നിമിഷങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടേയി 
രുന്നില്ലേ? എന്താണു” ഞങ്ങളുടെ യോഹ 
ന്നാന്‍റെ തിരോധാനത്തിനു നിദാനം 
എന്നോര്‍ത്ത്‌ ഞങ്ങളേവരും വ്യാകലപ്പെ 
ടഭാന്‍തുടങ്ങി. വെറുതെ വാക്കുകഠംകൊ 
ണ്ട്‌ വാഠം വീശുക മാത്രമല്ലല്ലോ യോഹ 
ന്നാന്‍ ചെയ്യന്നുണ്ടാവുക? ആണോ? അല്ല 
ല്ലോ? ഞങ്ങളടെ ഭീതി അപ്പോരം അകാര 
ണമായിതുന്നില്ലെന്നു വരുന്നു. “'എങ്ങോ 


ടഭാണാവോ, യോഹന്നാന്‍ പൊയ്തുളഞ്ഞ 


തു”? പാവം ഞങ്ങളുടെ യോഹന്നാന്‍!:'ഞ 
ങ്ങളുടെ ചുണ്ടുകഠം സദാ പിറുപിറുക്കുകയും 
മനസ്സകുരം വിലപിക്കുകയും ചെയ്തകൊ 
സംഭരിച്ച ശേഷിയാകെ 
ചോന്ന പോകുന്നു, അപക്വമായ ഒരിളംരന 
സ്റ്റാവണം വ്രണതുല്യമായ ചിന്തകളുടെ 
ഈന്നുവടിയോടെ ഞങ്ങളടെ യോഹന്നാ 
നെ എങ്ങോ ചുമന്നുകൊണ്ടു പൊയ്ത്ുളഞ്ഞ 
തു! പാവം ഞങ്ങളടെ യോഹന്നാന്‍! 
ഞങ്ങളി ലാര്‍ക്കുമുണ്ടായില്പ, സ്വസ്ഥമായ 
ഒരുറക്കം പിന്നീട്‌. ഒരുപക്ഷേ, എന്തു 
തന്നെ പറഞ്ഞാലും ശരി, അയാറം കരുതു 
മ്പോലെ അയാളടെ ശത്രുക്കളായിരുന്നി 
ല്ലല്ലോ ഞങ്ങളിലാരുംതന്നെ. അയാളുടെ 
മാര്‍ഗ്ഗത്തെ ച്ചൊല്ലി മാത്രമായിരുന്നു ഞ 
ങ്ങഠംക്കിടയില്‍ പക്ഷാന്തരം! ഒരു സുഹൃ 
ത്തു” അയാം എത്രകണ്ട്‌” വിവേകശൂന്യ 
നും ഉപദ്രവകാരിയുമായിരുന്നാലും ശരി, 
നേര്‍വഴിതിരയാന്‍ അയാളെ സ്നേഹ 
പൂര്‍വ്വം ഉപദേശിക്കുവാനേ ഞങ്ങറാക്കു 
കഴിയൃമായിരുന്നുള്ളല്ലോ? അതുകൊണ്ടു 
തന്നെയാണു” ഞങ്ങളോരോരുത്തരും പര 
സ്‌പരം ഞങ്ങളോടുതന്നെ ചോദിച്ചതും: 


__* "പ്രിയപ്പെട്ടവരെ, എവിടെപ്പോ 
യാവോ നമ്മുടെ യോഹന്നാന്‍? യോഹന്നാ 
നെ മറക്കാന്‍ നമ്മിലാര്‍കെങ്കിലും കഴി 
യുമോ എളപ്പം? ഉവ്വോ? ഇല്ലല്ലോ? നമ്മെ 
ക്കാഠം നാം ശ്രദ്ധിക്കേണ്ടി യിരുന്നതു” 
യോഹന്നാന്‍റെ കാര്യത്തിലായിരുന്നി 
ല്ലോ? അല്ലേ? വഴിമാറി ചവിട്ടാന്‍ ശ്രമിച്ച 
തു്‌ യോഹന്നാന്‍ തന്നെ! അതും പറഞ്ഞു്‌ 
പക്ഷേ നാം മിണ്ടാതിരുന്നാല്‍ മതിയോ? 
ങേ? വഴിപിഴച്ച ആടിനെ കൂട്ടത്തിലേക്ക്‌ 
കൂട്ടി ക്കൊണ്ടുവരാന്‍ നാം ഇതുവരെ എന്തു 
ശ്രമമാണ്‌ നടത്തിയതു”? ഇതില്‍പ്പരമൊ 


ട്ടെന്നു ഞങ്ങഠംക്കതു വിശ്വസിക്കുകത ന രപരാധം നമുക്കിനി പിണയാന്‍ എന്തു 


ളള? യോഹന്നാനെ നമുക്കങ്ങനെ വെറ 


തെ എഴുതിത്തള്ളാന്‍ കഴിയുമോ? ഉപ്വ്വോ? 
എങ്ങനെയായാലും നമുക്കു നമ്മുടെ യോ 
ഹന്നാനെ കണ്ടെത്തുകതന്നെ വേണം! 
എന്താ, അതങ്ങ നെത്തന്നെയല്ലെന്നുണ്ടോ? 

“അതെ” 

“*'—അതെ_'* 

“അതെ...” " 

എങ്ങനെയെങുിലും നമുക്ക നമ്മുടെ 
യോഹന്നാനെ കണ്ടെത്തുകതന്നെവേണം . 
പാവം, നമ്മുടെ യോഹന്നാന്‍! 

എല്ലാവതും മുറവിളികൂട്ടി ബഹളം വ 
യാന്‍ തുടങ്ങി. 

അങ്ങനെയാ ണൊട്ടവില്‍ അശാന്തി 
യുടെ കൂവല്‍ ഒതുക്കി പ്രത്യാശയുടെ അര 
യാല്‍ വേടുകഠം ചികഞ്ഞു”, കൂട്ടത്തില്‍ 


നിന്നു്‌ ഞങ്ങാം മുവ്വരരും-ഉണ്ണിക്കു ഷനും, 


സുലൈമാനും, ഞാനും--ഒരു നിയോഗക 
സംഘമായി, അന്വേഷണപ്പക്ഷികളായി 
പറന്നുകയറാന്‍ തുടങ്ങുന്നതു”. ഏറെക്കാ 
ലം ഞങ്ങാം കൂട്ടായും, ഒററയായം അയല്‍ 
നഗരങ്ങളിലും നാട്ടിന്‍പുറങ്ങളിലും പറ 
ന്നു പറന്നു നടന്നു ചിറകുകടം തളര്‍ന്നവശ 
രായിരിക്കെ ഒടവിലൊരു സായഹത്തി 
ലാണു“, ഭാഗ്യവശാല്‍ കിഴക്കെ മലയിടു 
ക്കില്‍, എല്‍ദോന്‍െറ ഭവനത്തില്‍ ഞങ്ങ 
ഉടെ യോഹന്നാനുമുണ്ടെന്ന വിവരം കേട്ട 
റിയുന്നതു”--അന്നേരം ഞങ്ങഠം അനുഭവി 
ച്ച ആരറ്രാദത്തിനു” അളവുണ്ടോ? ഞങ്ങഠം 
വീണ്ടും കിഴക്കന്‍ മല ലക്ഷ്യമാക്കി പറ 


കാന്‍ തുടങ്ങി. 


ദീര്‍ഘനാളത്തെ തിരക്കിയലച്ചിലിനു 
ശേഷമെ വാസ്തവത്തില്‍ യോഹന്നാന്‍ 
മലയിടടക്കിലെ മാളത്തില്‍ കുടികയറിയ 
കാര്യം മനസ്സിലാക്കാന്‍ കഴിഞ്ഞുള്ള. 
സ്വന്തം പ്രത്യയശാസ്ത്രത്തിനു പുതിയ 
മാനങ്ങരം മെനഞ്ഞു നടക്കുകയാവും മൂപ്പര്‍ 
എന്നേ ഞങ്ങറം ഉഹിച്ചിരുന്നുളളൂ. 
പക്ഷെ പിന്നീടാണു്‌ ടിയാന്‍െറ തിരപ്പാ 
ട്‌ എന്തിനായിരുന്നെന്നു' ഞങ്ങളെല്ലാം 
ആശങ്കിക്കാന്‍ തുടങ്ങിയതു”. ഉല്‍ക്കണ്ണയു 
ടെയും ഉദ്വേഗത്തിന്‍െറ ഉഷ്കത്തരികഠം 
ഞങ്ങളുടെ മനസ്സിന്‍െറ തടങ്ങളില്‍ വിള 
യാന്‍ തുടങ്ങി. 

ഏതോ അനിയന്ത്രിതമായ ഒരാവേശം 
കൈമുതലാക്കി, അപക്വമായ എടുത്തു 
ചാട്ടം കൊണ്ടു” എത്രയെത്ര ജീവിതങ്ങള 


മെടുത്താണ' യോഹന്നാന്‍ പന്താടാന്‍ 
ശ്രമിക്കന്നതാവോ? 
യോഹന്നാനെ കണ്ഞടെത്തുകയെന്നതും 


ആവും വേഗംജീവിതത്തി ലേക്കയാളെ തി 
രികെ കൂട്ടിക്കൊണ്ടു വരികയെന്നതും 


ഞങ്ങളടെ യൊക്കെ ജീവിതത്തിന്‍െറ ഒരു | 


ഭാഗമായി മാറുകയോ? ശ്രമിച്ചു നോക്കുക 
തന്നെ. ഇതിപ്പോഴൊരു പിടിവള്ളി 
കാലില്‍ തടഞ്ഞുകഴിഞ്ഞുവല്ലോ? അതില്‍ 

'ടിച്ചുതന്നെവേണം കയറിപ്പററാന്‍! 
നന്മയുടെ മാര്‍ഗ്ഗത്തിലൂടെ യോഹന്നാനെ 
പഠിപ്പിക്കാന്‍ ഞങ്ങറാംക്കു കഴിഞ്ഞെ 
ങ്കില്‍! എങ്കില്‍ ഹാ ദൈവമേ, അതില്‍ 


കവി ഞ്ഞെന്തു” സായൃജ്യമുണ്ടു --ഞങ്ങാം 


ക്കീജീവിതത്തില്‍! 

-ഞങ്ങരം മലയിടുക്കിനെ ലക്ഷും 
വച്ചു്‌ രുന്നോട്ടനീങ്ങി. 

ഈടു വഴികളില്‍ , ഉറഞ്ഞുകൂടിയ കൃഷ്ണ 


സാന്ദ്രത ഞങ്ങരംക്കൊല്‍ പുതുലഹര! 


കല്പാകഴഭുദി 30 


 മാളത്തിന്‍െറ 





പകര്‍ന്ന. അമിതാവേശത്തിന്‍െറ, കണ്ടെ 
ത്താനള്ള തീവ്രത്വരതയുടെ..ആസക്തി 
യു൦ടെ ഒരു ലഹരി. | 

ഓരോദമന്നാര്‍ത്തോര്‍ത്തു“, കണ്‍മുനക 
ളിലും, മനസ്സിലും, സന്ധിബന്ധങ്ങളി 
ലും അലഞ്ഞുതിരിയലിന്‍െറ നീററല്‍ 
സഹിച്ചു”, കാല്‍വെള്ളകളില്‍ കുത്തിക്ക 
യറുന്ന മലമുള്ളകളടെ കൂര്‍ത്ത നൊമ്പരം 
സഹിച്ചു”, ഒരു സന്ധ്യാപ്രകാശത്തിന്‍െറ 
അരുണിമ ഏററുവാങ്ങി, മലയിടുക്കിലെ 
ചെറുമുററത്തു്‌ . ഞങ്ങഠം 
ചെന്നുപെടുമ്പോഠം രാത്രിയുടെ നേര്‍ത്ത 
അനക്കം കേക്കാന്‍ തുടത്ങിയിതുന്നു. 
വിജനതയുടെ മൂര്‍ദ്ധന്യത്തില്‍ അവിടമാ 
കെ അസ്വസ്ഥതയുടെ പൂക്കഠം വിടരാന്‍ 
തുടങ്ങിയിരിക്കന്നു. ഏകാന്തതയുടെ കി 
ളിയൊച്ച ഒതു പാഴ്‌പാട്ടിന്‍െറ ലഹരി 
കണക്കെ ഏററുവാങ്ങി തളര്‍ന്നുറങ്ങുന്ന 
പച്ചപ്പു പുണര്‍ന്ന പെരുങ്കാട്‌” ഞങ്ങളുടെ 
തളര്‍ന്ന സിരകളില്‍ ഭീതിയുടെ തീക്കന 
ഖുകഠം വിതറി. 

ഇനിയും കാതങ്ങളേറെ കടക്കേണ്ടതു 
ണ്ടോ? ഇതുതന്നെയാവില്ലെന്നുണ്ടോ യോ 
ഹന്നാന്‍െറ പുതു സങ്കേതം? 

ഞങ്ങാം ശങ്കിക്കാന്‍ തുടങ്ങി . 

പക്ഷേ, വളരെ വളരെപ്പെട്ടെന്നു” സം 


കലാകരഭൂദി 31 





[ 


 തെററാതെ, 


ശയത്തിന്‍െറ കുറുപ്പകലുകയായി.' ശുര 
പ്രതീക്ഷയുടെ ഒരു തിരികണക്കെ ഒരു 
പ്രകാശം തെളിഞ്ഞു കാണായി, അല്ല 
മകലെ. 

ഇതാ, ഇപ്പേോഠം ഈയൊരു നിമിഷ 
ത്തില്‍ മാളത്തിന്‍െറ അകത്തുനിന്നു" 
വാതില്‍പ്പാളികരംക്കിടയിലൂടെ ഒരു തെ 
ളിനാളംകണക്കെ, ഒരു വെണ്‍പൂകണക്കെ 
മണ്‍ ചെരാതിലെ തിരിനാളമല്ലേ തെ 
ളിഞ്ഞുതെളിഞ്ഞു വരുന്നതു”. 

' "മാളത്തിനിപ്പോഠം എന്തൊരരുണിമ 


ജും സുഗന്ധവും. '' 


ഞങ്ങഠം പരസ്‌പരം അഭക്കം പറഞ്ഞു 

. ഉത്തരക്ഷണത്തില്‍ന്നന്നെ, മലയടിവാ 
രത്തുവച്ചു” ഞങ്ങഠംക്കു വഴി ചൊല്ലിത്തന്ന 
വരി ലൊരുവന്‍ പറഞ്ഞ വാക്കുകഠം ഓര്‍ 
മ്മയില്‍ പാഞ്ഞെത്തി. 


എല്‍ദോന്‍െറ വീടുതന്നെ അത്ത. മല 
യിടുക്കിലെ എല്‍ദോന്‍െറ മന! അവി 
നിന്നു്‌, എല്‍ ദോനെ...എല്‍ദോനേ... 
എല്‍ദോനേ...എന്നു മൂന്നാവൃത്തി, മുറ 
വാക്കുതെററാതെ, വാക്കു 
പൊട്ടാതെ, വായ്‌മുറിയാതെ മൂവരു 
മൊപ്പം വിളിച്ചുകൂവുക. ഉടന്‍ വെളിക്കു 
വരും എല്‍ദോന്‍. കൂടെ പുതിയ പുള്ളി 





യുമുണ്ടാവും. എല്‍ദോന്‍െറ ഇപ്പോഴത്തെ 
അളിയന്‍! 

എല്‍ദോന്‍െറ 
യനോ? 

ഞങ്ങരംക്കു ചിരിമുട്ടി. 

ഇപ്പോഴത്തെ അളിയനോ? അപ്പോം 
ഞങ്ങളുടെ യോഹന്നാന്‍ ഇപ്പോഠം എല്‍ 
ദോന്‍െറ എത്രാമത്തെ അളിയനാണു? 
ആവോ? ആര്‍ക്കറിയാം? ആരും പക്ഷേ 
അതേപ്പററി അയാളോടു ചോദിച്ചതേ 
യില്ല. എന്തായാലെന്തു“? ഞങ്ങടംക്കു 
ഞങ്ങളുടെ യോഹന്നാനെ കണ്ടെത്തു കയാ 
ണല്ലോ . വേണ്ടതു്‌! അത്രയല്ലേ ഞങ്ങഠം 
കൊതിച്ചുളള. 

പിന്നീടു്‌ ഒരു പ്രത്യേക 
ത്തില്‍ ഞങ്ങരം പരസ്‌പരം 
തയ്യാറായി. ഒരുമിച്ചു്‌" ഒരേതാളത്തില്‍ 
ഒരേ ഈണത്തില്‍ വാക്കു തെററാതെ, 
വാക്കപൊട്ടാതെ, മുറതെററാതെ, അക്ഷ 
രം മുറിയാതെ അനുസ്ധതം വാക്കകഠം 
പൊഴിക്കാന്‍ തുടങ്ങി: 
' 'എല്‍ദോനെ ... എല്‍ദോനേ...എല്‍ദോ 
നേ...വരിക, വാതില്‍തുറക്കുക. ' ' 

ഒരു നിമിഷം അതിശീഘ്ൃം കടന്നു 


ഇപ്പോഴത്തെ ആളി 


മുഹുര്‍ത്ത 
നോക്കി 


പോകുന്നു. 
പെട്ടെന്നു്‌, ഒരു ചെറിയ തിളക്ക 
ത്തോടെ, നാളത്തിന്‍െറ ഈററയോല 


വാതില്‍ തള്ളിത്തുറന്നു”, മണ്‍ചെചെരാതി 
ന്‍െറ ശീതളിമ കലര്‍ന്ന വെണ്‍മ വലം 
കൈവിരതല്‍ത്തമ്പുകളില്‍ ചുമന്നു ഒരു 
ദീഘാപാംഗന്‍ ഇതാ ഞങ്ങാംക്ക മുമ്പില്‍ 
പ്രത്യക്ഷപ്പെടുന്നു. 

ഈശ... | 

ഞങ്ങളടെ ചുണ്ടുകരം പിറുപിറുത്തു. 
മിഴിയിണകുഠം അമ്പരപ്പില്‍ കുടുങ്ങിവി 
ഉറി. | 

ഇതാ, ഇതാ. എല്‍ദേദോന്‍... . 

ഹോ, എന്‍െറ ദൈവമേ! 


ഞങ്ങളുടെ മനസ്സകഠം _ചിതറുകയാ 
ണോ? 
എന്തൊരാകാരം! ആറരയഭി പൊ 


കത്തില്‍, അതിനൊത്ത വണ്ണത്തില്‍ , 
ഭൂമിനിറഞ്ഞുപട്ര്‍ന്നു്‌ ചരിത്രാതീതകാല 
വൃക്ഷം കണക്കെ, ഒരാഠംരൂപം , കണ്ണുക 
ളില്‍ തീ! 
ഇതോഠോ...എല്‍ദോന്‍! 
ഞങ്ങളടെ തൊണ്ടകരം വരണ്ടപോ 
കന്നു. നാവുകളിറങ്ങിപ്പോവുകയാണു” 
കിഴോട്ട കീഴോട്ട്‌. വാക്കകഠം തൊണ്ട 
യില്‍ കുരുങ്ങി മരിച്ചുപോകുന്നു. അന്തം 
വിട്ട്‌ ഞങ്ങഠം പകച്ചുനില്‍ക്കുകയാണു', 
നിമിഷങ്ങളുടെ പ്രയാണവും കൊതിച്ചു”. 
---എല്‍ദോന്‍ പക്ഷെ മിണ്ടുന്നില്ല. 
ഒരുപക്ഷേ, ഞങ്ങാം മൂവതം ഒത്തൊരു 
മിച്ടൊരേ താളത്തില്‍ വിറയ്തുകയായിരു 
നനുവോ? വേപഥുവിന്‍െറ വലമീകങ്ങഠം 
നിഷ്‌ കരുണം ഞങ്ങളെ വന്നു” പൊതി 
യുകയാവുമോ? എന്തോ...ഏതോ...? 
പക്ഷേ, എല്‍ദോനുപിറകെം യോഹ 
-ന്നാന്‍ കടന്നു വന്നപ്പോഠം ഞങ്ങറംക്കു്‌ 
ശ്വാസം വീണുകിട്ടന്നു. യോഹന്നാനു 
പിറകില്‍ അതാ ഒരു പെണ്‍കുട്ടി. എല്‍ 





ദോന്‍െറ ലച യോഹന്നാ 
ന്‍െറ ഭാര്യയും! 

ശാസം നേരെ വീഴാന്‍ തുടങ്ങിയതോ 
ടെ; കണ്ണുകളുടെ മൂടലും ക്രമേണ മാറി 
വരികയായി, 

:* യോഹന്നാന്‍..." * 

.ഞങ്ങഠം ആശ്വാസപൂര്‍വ്വം വിളിച്ചു. 

ഞങ്ങളെ കണ്ടപാടെ പക്ഷേ, യോഹ 
ന്നാന്‍ ഇടതടവില്ലാതെ ചിരിക്കാന്‍ തുട 
ങ്ങി, ഞങ്ങളിപ്പോരം വീണ്ടും നടങ്ങി 
യോ? എന്താണീ ചിരിയുടെ അര്‍ത്ഥം! 
ഇതു” എത്രയോ അര്‍ത്ഥവത്തായ ഒരു 
ചിരി! ഞങ്ങളുടെ യോഹന്നാന്‍െറ പഴയ 
ചിരിയേ അല്ലല്ലോ ഇതു”? 

'ഞങ്ങഠം അന്യോന്യം അടക്കം പറഞ്ഞു: 

നമ്മുടെ യോഹന്നാന്‍െറ ചിരിയേ 
അല്ലല്ലോ ഇതു”? 

ഞങ്ങളിലെ ശ്ന 
വിസ്‌മയഭാവം കണ്ടോ, ഭയചകിതത്വം 
കണ്ടോ, അതോ സ്വയം വിസുയം നടി 
ചും കൊണ്ടോ, എങ്ങനെയെന്നറിയില്ല, 
ചിരിക്കു” പെട്ടെന്നു വിരാമമിട്ട്‌ യോഹ 
ന്നാന്‍ പറയുന്നു, ഏതോ ഒരു വിഷണ്ണതാ 
ഭാവം അയാളെ ചൂഴ്‌ന്നുനിന്നിരുന്നു അ 
പ്പോോരം: 

വരണ, വരണം എന്‍െറ സുഹൃത്തു 
ക്കളേ, ലേയിട്ടക്കിലേക്ക' നിങ്ങഠംക്കു 
സ്വാഗതം! പക്ഷേ, എന്തിനേ എന്നെ 
യും തിരക്കി നിങ്ങഠം ഇത്രത്തോള മെത്തി? 
എന്താണിതിനു കാരണം? അതിനുമാത്രം 
എന്തുണ്ടായി ഇവിടെ? സ്വൈരമായി ഒരി 
ടത്തു കഴിഞ്ഞുകൂടാനും അനുവദിക്കില്ലേ? 

എന്തൊരു കഷടമാണിതു്‌? ഓര്‍ക്കാപ്പുറ 
ത്തൊരടിപോലെയായില്ലേ യോഹന്നാ 
ന്‍െറ ഒന്നാംപ്രതികരണം . 

ഞങ്ങളുടെ വരവില്‍ യോഹന്നാനുള്ള 
അതൃപ്തിയും അസ്വസ്ഥതയുമല്പേ ആ വാ 
കഴകളില്‍ പുരണ്ടനില്‌ക്കുന്നത്തു്‌? ' 

ഞാന്‍ കരുതി. 

എന്താണിനിയിപ്പേഠടം ഇയാളോടൊ 
രു മറുപടി പറഞ്ഞുവജ്േണ്ടത്ു? | 

എല്ലാവരും വാക്കുകജക്കുവേണ്ടി വെറു 
തെ പരതുകയായിരുന്നു. ' എത്തു തുടങ്ങ 
ണം, എങ്ങനെ തുടങ്ങണം, എവിടെ 
നിന്നു തുടങ്ങണം?'' എന്നൊക്കെ ഒന്നാ 
ലോചിക്കാന്‍പോലുമില്പ സാവകാശം, 
അത്രജ്തു കലുഷിതമായിരിക്കുന്നു യോഹ 
ന്നാന്‍െറ മനസ്സ്‌. 

യോഹന്നാന്‍ പെട്ടെന്ന്‌ എല്‍ദോനു 
നേരെ നോക്കി ശബ്ദമുയര്‍ത്തി പ്പറയുന്നു : 

ഈ നില്‌ക്കുന്ന മൂന്നുപേരുമുണ്ടല്ലോ, 
എന്‍റെ ചങ്ങാതിമാരാണെല്‍ദോനേ! 
പഴയ കൂട്ടുകാര്‍ എന്നു പറയുന്നതാണു 
ശരി! ഒരുവേള വീട്ടകാര്‍ നിര്‍ബ്ബന്ധിച്ചു” 
അയച്ചതാവാം. 

അളിയന്‍െറ വാക്കകഠം കേട്ടതോടെ, 
വസൂരിക്കലയാല്‍ പതുക്കന്‍മുഖമള്ള എല്‍ 
ദോന്‍, ഞങ്ങളെ രൂക്ഷമായി തൃറിച്ചുനോ 
ക്കാന്‍ തുടങ്ങി; -അരുതാത്തതെന്തോ ചെ 
യ്ഠവരെ. എന്ന കണക്കെ. അയാളഭെ ക്ഷമ 
യിപ്പോഠം കെട്ടതുടങ്ങിയിരിക്കണം. 


- ക്കാന്‍ കഴിയാതെ, 


ഞങ്ങളാകെ സംഭൂമിച്ചുവശായിത്തീന്നു . 
മയാഹന്നാന്‍െറ പരിചയപ്പെടുത്തലി 
ലെ ക്രൂരതാളംതന്നെ ഞങ്ങളെ വിരളി 
പിടിപ്പിക്കാന്‍ പര്യാപ്നമായിരുന്നല്ലോ 
ശരീരത്തിലെ സര്‍വ്വ രക്തധമനികളടെ 
യം അഗ്രങ്ങം തീനാളങ്ങാംകണക്കെ 
കണ്ണുകളിലേക്ക്‌ ഉര്‍ന്നു ചാടിക്കടന്നു 
വന്നു്‌ കനത്തുകനത്തെരിയാന്‍ തുടങ്ങി. 
മറസ്സിനകമെ ഒരുപാട മുറിവുകഠം വീഴു 
ന്നു. ആറരയടിക്കാരന്‍ എല്‍ ദോന്‍, കണ്ണ 
കളില്‍നിന്നു്‌ തീയമ്പുകറരം മാത്ര 
യ്ത്ൊന്നെന്ന തോതില്‍ തൊടുത്തുവിടാനും 
തുടങ്ങി. 

എല്‍ദോ ന്‍െറ കഴുകന്‍ കണ്ണകരം എന്താ 
ണു്‌ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതു”? സിര 


കളില്‍ ഹിമോര്‍ജ്ജം കുത്തിപ്പടര്‍ന്നു” മജ്ജ 


കഠം ഉറഞ്ഞപോവുകയാണോ? 

പെണ്‍കുട്ടി നിര്‍വ്വികാരയായി നില്ലുക 
യാണല്ലോ, എലാം കണ്ടും കേട്ടും. 

ആശ്ചര്യകരംതന്നെ! 

എല്‍ദോന്‍െറ കണ്ണുകളെ അഭിമുഖീകരി 
യോഹന്നാന്‍െറ വഴി 
കളി ലേക്കു” പ്രതീക്ഷാനിര്‍ഭരമായി ഉററു 
നോക്കി ക്കൊണ്ടു” ഞങ്ങരം ഒരുമിച്ചു” എല്‍ 
ദോനോട കെഞ്ചി; 

— പ്രിയപ്പെട്ട എല്‍ദോനെ, ദയവായി 
ഒരഞ്ച മിനിററ്‌ ഞങ്ങറംക്കു വിട്ടതരിക. 


ദയാഹന്നാനോടല്‌പം സംസാരിക്കാന്‍ 
അഞ്ചുനിമിഷമെങ്കിലും ഞങ്ങരംക്കു 
തരിക. 


എല്‍ദോന്‍ മറുപടിയൊന്നും പറയാതെ 
പെട്ടെന്നു” തല തിരിച്ച്‌” യോഹന്നാനെ 
നോക്കുന്നു. ഏതോ രക്ഷകന്‍റെ ആജ്ഞ 
യം കാത്തു”, അംഗരക്ഷകന്‍ നോക്കു 
മ്പോലെ തുടര്‍ന്നു” നിമിഷങ്ങാംം വൈ 
കാതെ യോഹന്നാന്‍െറ കുറുക്കന്‍ കണ്ണുക 
ളില്‍നിന്ന്‌ എന്തോ ഏററുവാങ്ങി, പി 
ന്നീട്‌ ഒരു നിമിഷംപോലും ഞങ്ങഠംക്കിഭ 
യില്‍ ഒരു മൂന്നാമനായി വര്‍ത്തിക്കാതെ, 
മാളത്തി ന്‍െറ അകത്തളങ്ങളിലേക്ക പിന്‍ 
വാങ്ങിയച്ോറം വന്നുവീണ ആശ്വാസ 
ത്തിന്‍െറ കളിര്‍കാററില്‍ ഞങ്ങാംക്കാല 
സ്യം തോന്നി. 

എല്‍ദോന്‍ പോബയ്ണഴിഞ്ഞ! ഇനി ആ 
പെണ്‍കുട്ടി കൂടി ബാക്കി യുണ്ടല്ലോ?അവരഠം 
കേരംക്കെ യോഹന്നാനോട്‌ എല്ലാ 
കാര്യങ്ങളും തുറന്ന സംസാരിക്കുന്നതെങ്ങ 
നെ? അവഠംകൂടി ഒന്നകന്നിരുന്നാലല്ലേ 
എല്ലാ കാര്യങ്ങളും നിസ്സങ്കോചം ഞങ്ങരേ 
ക്ട പറയാന്‍ കഴിയുകയുളളൂ. അല്ലങ്കില്‍ 
അതുതന്നെ മതിയാവും സകലതകരാറു 
കരംക്ഭം നിദാനമാകാന്‍! 

ഞങ്ങഠം ആ പെണ്‍കുട്ടിയോടും അപേ 
ര്‍ഷിച്ചു: 

പ്രിയപ്പെട്ട കട്ടീ_ഒരഞ്ചുമിനിററ* 


 ഞങ്ങഠക്കായി നീയും. വിട്ടുതരിക. യോ 


ഹന്നാനോടു” ഒരഞ്ചുമിനിററ്‌ നേരം ഞ 
ങ്ങളൊന്നു സംസാരിച്ചുകൊള്ളട്ടെ--- 
പെണ്‍കുട്ടിയും പു ര: 
ഞങ്ങറം മൂവ്വരെയും രൂക്ഷദൃഷ്ടികളാല്‍ ഉഴി 
ഞ്ഞു”, ''നിങ്ങംക്ക്‌ വച്ചിട്ടണ്ടു്‌ , ഏട്ടന്‍ 
വേണ്ടുവോളം.” എന്നഭാവം അഗ്നിയോ 
ടൊപ്പം കണ്ണില്‍ വിളയിച്ചു” അതിലൂടെ 
ഞങ്ങളെയൊക്കെ ദഹിപ്പിച്ചു” പിന്നീട” 
യോഹന്നാന്‍റെ മുഖത്തേക്ക്‌ മിഴികഠം 
വീശി എന്നോ ഏററുവാങ്ങി മാളത്തി 


ന്‍െറ ഉരംഭാഗത്തേക്കു്‌” ചുവടുകഠം വച്ച 


പ്പോരം ഞങ്ങഠംക്ക നഷ്ടപ്പെട്ട ധൈര്യവും 
ഉഠംക്കരുത്തും തിരികെക്റിട്ടി . 
യോഹന്നാന്‍ ഇപ്പോഠം ഞങ്ങഠംക്ക 
മുമ്പില്‍ തീര്‍ത്തും ഒററയ്ണായിരുന്നു. ഇനി 
എന്ത്ുവേണ മെങ്കിലും യോഹന്നാനോടു* 
ഞങ്ങാംക്കു ചോദിക്കാം. 
ങ്ങാംക്കിനി ഭയപ്പെടാനില്ല. 
ഞങ്ങരം മൂവ്വരും പെട്ടെന്നു തുരുതുരാ 
സംസാരിക്കാന്‍ തുടങ്ങി. അഞ്ചുമിന്നിറേറ 
അവക്കടെ? അതിനമുന്വേ 
പറയാനുള്ളതു” മുഴുവന്‍ ഫ്രസ്വരൂപത്തില്‍ 
പറഞ്ഞൊതുക്കാതെ പററില്ല. അല്ലെ 
ക്കില്‍പ്പിന്നെ, ഞങ്ങളീ കഷ്ടപ്പെട്ടതുകൊ 
ണ്ടുള്ള ഫലം! അഞ്ചുമിനിററ്‌ കഴിഞ്ഞാല്‍ 
പ്പിന്നെ വിനാഴികകളുടെ രരദ്രവും ഏററു 
വാങ്ങി ക്കൊണ്ടു” ആറരയടിക്കാരന്‍ എല്‍ 
ദോന്‍ ഓടിപ്പിടഞ്ഞെത്തും; അയാഠയംകൾ 
പിറകെ ആ പെണ്‍കുട്ടിയും. 
'*പിന്നെ...പിന്നെ...പിന്നെ--.?"" 
എല്ലാം ഉഹിക്കാവുന്നതേയുളളൂ_ 
ഞങ്ങാം ചോദിക്കാന്‍ തുടങ്ങി. 
എന്തായിത്‌ പ്രിയപ്പെട്ട യോഹ 
ന്നാന്‍? താങ്കഠംക്ക്‌ എന്താണു സംഭവിച്ച 
തു്‌? എല്ലാ കാര്യങ്ങളം ഇങ്ങനെ വിസ്ത 
രിക്കാന്‍ തുടങ്ങിയാലോ? ഇങ്ങനെയാ 
ണോ കാര്യങ്ങഠം നടക്കേണ്ടത്‌? ഇതാ 
ണോ താങ്കഠം ഉദ “ബോധിപ്പിച്ചു കൊണ്ടി 
തന്ന തത്വശാസ്ധ്രങ്ങളടെ പരിസമാപ്ടി? 
ആണോ മിസ്ത്റര്‍ യോഹന്നാന്‍? മററുള്ളവ 
രുടെ പ്രശ്‌നങ്ങളൊക്കെ താങ്കഠം ബോധ 
പൂര്‍വ്വം മറന്നുപോവുകയാണോ? ങേ...? 
താങ്കുക്കേതോഴെ ഇനിയും നാലഞ്ചു 
പെണ്‍കുട്ടികഠം ശൂടിയുണ്ടല്ലോ കുടുംബ 
ത്തില്‍? ഇല്ലേ മിസ്റ്റര്‍ യോഹന്നാന്‍? അവ 
രുഭെ ഭാവിയെക്കറിച്ചൊക്കെ ഒരുനിമിഷ 
ത്തേക്കെങ്കിലും ചിന്തിച്ചു നോക്കിയോ 
താങ്കഠം? ഇല്ലല്ലോ അല്ലേ? കഷ്ടംതന്നെ 
മി. യോഹന്നാന്‍. എന്താണു താങ്കരം 
ഒന്നും മിണ്ടാതിരിക്കന്നതു”? നാവിറങ്ങി 
പ്പോയോ? ഏ...? ഒന്നു മനസ്സിലാക്കണം 


മിസ്റര്‍ യോഹന്നാന്‍, താങ്കരം! എല്ലാവര്‍ 


കടം കാണും സ്വപ്‌നങ്ങളും പ്രതീക്ഷകള 


മെക്കെ! അതപ്പാടെ തച്ചൂടയ്ക്കാന്‍ ശ്രമി 
ക്കരുത്‌! വയസ്സായ മാതാപിതാക്ക 
ളെപ്പോലും അവഗണിച്ചുതള്ളിയല്ലോ 


താങ്കഠം! എല്‍ദോന്‍െറ പെങ്ങളെക്കുറിച്ചു 
മാത്രമല്ലേ താങ്കളിപ്പോഠം ഗാനിക്കുന്നുളളൂ . 
അതും എത്ര കാലത്തേക്കു”? കം 
ലുള്ളവതടെ ഈ മാററമാണു്‌്‌ ഞങ്ങരം 
ഉ ത്യ ഞങ്ങളെ 
അത “ഭതപരതന്ത്രരാക്കുന്നതും! 

യോഹന്നാന്‍ ഇമവെട്ടാതെ സ്പൂബ്‌ധ 
നായി, ഞങ്ങളെത്തന്നെ ഉററുനോക്കി 
നില്‌ക്കുകയാണു”. ഒതവാക്കപോലും അ 
യാളടെ ചുണ്ടുകളില്‍നിന്നു” മുളുയെടക്കു 
ന്നില്ല, 

ഞങ്ങാം : പൂര്‍വ്വാധികം വിസ്‌മയഭരി 
തരായി— 

ദീര്‍ഘനേരത്തെ ഈ മാനം എന്തിന്‍െറ 
നാന്ദിയാണോ ആവോ? യോഹന്നാള്‍! 
വാക്ക കിളിയെ തുറന്നുവിടാന്‍ ശ്രമിക്കു 
ന്നപോലമില്ലല്ലോ? നിമിഷങ്ങാം അല 
സമായി തെന്നിമാറുകയാണു്‌, എന്താ 
ണു” യോഹന്നാനു പിണഞ്ഞതു*? അയാം 
ഒരു മുനിയായിമാറുകയാണോ? ചിതല്‍ 


കല്ലാകമുദി 32 


ആരെയും ഞ്‌ | 








“യ്ക ദര്‍സ്‌ ഗററാട്ട 1" ലകച്ചറര്‍ 


| ഗര്‍ജ്ജിച്ചു 

“ഓ, ഇനി ഇയ്യാള്‌ .ഒണ്ടാക്കാത്ത. 
കൊറവേ ഒളള.” 

മാത।(സിനു” അങ്ങനെ തോന്നിയ 


ങ്കിലും പറഞ്ഞില്ല. ശ്ശോ. അതു ശരിയ 
ല്ലല്ലോ. പഠിപ്പിക്കുന്ന വാത്യാരല്ലേ_? 
അല്ലൈങ്കില്‍ത്തന്നെ ഇയ്യാള്‌ എന്തെടു 
ക്കാന്‍? ഇന്നലെ വന്ന ശിന്നപ്പയ്യന്‍. 
എന്നെക്കാഠം കഷ്ടിച്ച്‌ രണ്ടോ മൂന്നോ 
വയസ്സിനെറ മുപ്പുകാണും, നി 
*"മിസ്സര്‍ യൂ, യൂ... മിസ്റ്റര്‍ മാതൃസ്‌ 
യൂ. പ്പീസ്‌ കരിയര്‍ ഓട്ട്‌ ഒഫ്‌ ദ കാസ്റ്റ. 
ഓര്‍ എല്‍സ്‌.. ' “അദ്ധ്യാപകന്‍ ഗജ്ജിച്ചു . 
വാത്യാരു ചെറുക്കന്‍െറ ഒരുതുള്ളലു കു 
ണ്ടില്ലേ? കാണാന്‍ രസമുണ്ട്‌. അല്ലാ, ന 


കഠം. പിന്നെ ഭാ 


മ്മുടെ സ്ഥിരം കമ്പനികളം 'മിഴുങ്ങസ്ധ്യാ 
ന്ന്‌ ഇളിച്ചിരിക്കുകയാണല്ലോ. നാറി 
ലെ കുറെ വെമ്പി 
ളേളേര്‍! അവളമാരുഭെ ഒരുതരം മുഖഭാവം 
കണ്ടില്ലേ, നമ്മെ കൊച്ചാക്കുന്ന മട്ടില്‍. 

ഇയാളെങ്ങനെയെല്ലാം കിടന്നു്‌ തുള്ളി 
യാലും, എനിക്ക്‌ അങ്ങനെയങ്ങു” പോ 
കാന്‍ പററുമോ? ഇന്നലെ “'ഉത്യോ'ഹ 
ത്തില്‍ കയറിയ ഈ “പീക്കിറി വാത്യാ' 
രുടെ ഉത്തരവുകേട് ഞാനങ്ങു വീട്ടില്‍ 
ചെന്നാല്‍, 'പപ്പ' എന്നെ വെറുതെ 
വിടുമോ? 

എന്തായാലും കഏാസ്റസ്റില്‍നിന്നു” ഇറങ്ങി 


പ്പോവുന്ന പ്രശ്‌നമേയില്ല! മാതൃസ്‌ 
എണീററില്ല. 
അല്ല, വാത്യാതു്‌ തുള്ളിവിറച്ചുവരിക 


യാണല്ലോ, എന്‍െറനേര്‍ക്ക്‌; മിശിറി 
നെപ്പോല. ചെവിക്കുററിക്കു രണ്ടു പെട 
പ്പിച്ചാലോ? വേണ്ട, വേണ്ട; അപ്പന്‍ 
പണ്ടു പറഞ്ഞിട്ടുണ്ട്‌ , പട്ടിയെ തല്ലിയാ 
ലും പഠിപ്പിച്ച വാത്യാരെ തല്പരുതെന്നു”. 
അതുകൊണ്ടു്‌ തല്ലാലം വേണ്ട 


ങേ! 'വാത്യാരു്‌" തോളില്‍ പിടിച്ചു” 
ഉലയ്തുകയാണല്ലോ, ഇയാഠംക്ക” ഭ്രാന്താ 
ണോ? ആയിരിക്കണം, സംശയമില്ല... 
എല്ലാം സഹിക്കാം. ആ ' അവളുമാരുടെ ' 
ഒരുമാതിരി ചിരി കണ്ടില്ലേ?--ഞാനങ്ങു 
തോററ മട്ടില്‍. ഞാനങ്ങനെ തോല്ല മോ? 
ശ്ശേ, അതു” ഏതായാലും നടപ്പില്ല... 


' പിന്നെ, സാറേ, കളിതമാശ*്‌വേറെ. 
ദേഹത്തു” തൊട്ടുള്ള കളി യൊന്നും വേണ്ട. 


ലേ മാത്യൂസിന്‍െറ സുബാവവും 
മാറുമെന്ന്‌ കരുതിക്കോ. പിന്നെ, ഒരു 
കാര്യംകൂടി. എനിക്കു”, അങ്ങനെയിങ്ങ 
നെയൊന്നും 


കാസ്സ്രീന്നു? എറങ്ങിപ്പോ 
കാന്‍ പററുല്ല, എന്‍െറ ളു; 
രൂഫാ രണ്ടായിരം ഫുല്ലപോലെ എ 
ക്കൊടുത്തിട്ടാണ്‌” എനിക്കിവിടെ ക | 
മിഷന്‍ കിട്ടിയതു”... ' 


“ഹഹ ഹാ...”' 


ങേ! വാത്യാരു ചിരിക്കുന്നോ? ഇ 
യാരാക്കു്‌ വട്ടാണോ? ...മുഴങ്ങുന്ന ആ ചി 
രികേട്ട്‌' കാസ്സ്റാകെ അന്തംവിട്ട? ഇനി 


പ്പററിശവേണ്ടിയുള്ള തിരച്ചിലാണോ 
ചൂററും? ഈഹങ്ങളെ ഒളിമ്പിക്സ്‌ഹര്‍ഡിലു 
കളെപ്പോലെ ചാടിക്കടക്കുകയല്ലേ യോ 
ഹന്നാന്‍! 

ഞങ്ങളുടെ ശബ്‌ദങ്ങഠം ഒരേ ആര്‍ദ്ദൃതാ 


ളത്തില്‍ ഒരുമിച്ചു്‌ പുറത്തേക്കു ചാഴി. 


ഗദ്‌ഗദത്ങളില്‍ ഇഈററയോലവാതില്‍ 
കിടന്നു ഞെരുങ്ങി. 
യോഹന്നാന്‍ ... പ്രിയപ്പെട്ട യോഹ 


ന്നാഠാന്‍, എന്താണൊന്നം മിണ്ടാത്തത്‌”? 
മമതയും വാത്സല്യവും തുളുമ്പുന്ന സ്വ. 
രം. കരച്ചിലിനന്‍െറ കൂട്ട്‌. | 
ഞങ്ങരം ഇടമുറിയാതെ നീട്ടിവിളിച്ചു. 
..... എത്തുപററി യോഹന്നാന്‍, താങ്കരം 
എന്താണൊന്നും മിണ്ടാത്തതു*? 
,പെട്െന്നു” ഞങ്ങര ആകാംമക്ഷാഭരിത 
രായി നോക്കിനില്‍ക്കെ, ഇതാ യോഹ 


' ന്നാന്‍െറ കണ്‍പ്പോളകഠം അതിദ്തം തുടി 


ഭഴന്നതുകാണുന്നു. ക്രുദ്ധനായ ഒരു സൂര്യന്‍ 
ഞങ്ങാംക്ക മുന്പില്‍ നിന്നെരിയുകയല്ലേ? 
ആ കണ്ണുകളില്‍ ഉയിരെടുക്കുന്നതു്‌ എ 
ന്താണ്‌? പകയോ പരിഭവമോ, പരി 
ഭാന്തിയോ? ജ്വരരബാധകലര്‍ന്ന ചില 
ദൃശ്യങ്ങാം പെട്ടെന്നു പെട്ടെന്നു തെളിഞ്ഞു 
വരുന്നതായി എനിക്കു തോന്നിത്തുട 
ങ്ങി. 

പെട്ടെന്നും” ഈററവാതിലിനന്‍െറ കര 
ച്ചില്‍കേട്ട്‌ ഞങ്ങരം സംഭൂരാന്തിയോടെ 
ഞെളിത്തിരിഞ്ഞുനോക്കി . കറുകറുത്ത 
ഒരു വന്‍മലയുടെ ഉച്ചിയില്‍ രണ്ടു തീക്കു 
ണ്ഡങ്ങഠം തിളങ്ങുന്നു. എല്‍ദോന്‍െറ 
കണ്ണകഠം! രക്തധമനികളിലെ ഈര്‍ജ്ജം 
നേത്രദീപങ്ങളില്‍ എണ്ണുചുരത്തി ഒലി 
ച്ചിറങ്ങി. എല്‍ദോന്‍ ഞങ്ങാക്കുച്ചററും 


. പരിഭമത്തിനന്‍െറ ചുടകാററുവീശി. 


കലാകരമുദി 33 


അയാരം യോഹന്നാനെ 
എന്തിനോവേണ്ടി കാത്തു. 

യോഹന്നാന്‍െറ ചുണ്ടകരേ പെട്ടെന്നു” 
പലിക്കുകയായി. അയാഠാം അലറുക 
യായി. 

എല്‍ദോനെ..., എല്‍ദോനെ നീയിതു 
കാണുന്നില്ലേ? ഇവര്‍ മൂവരും ചേര്‍ന്ന്‌ 
അളിയനെ തീ തീററുന്നതു നീ കാണുന്നി 
ല്ലേ എല്‍ദോന്‍?'' 

-ഞങ്ങളാകെ അക്ഷണം 
പോയി. ഭയേവിഹ്വലത ഏതോ ആകാശം 
മുടുന്ന ഒരാഠംരൂപം കണക്കെ ഞങ്ങളെ 
വന്നു പൊതിയുന്നു. കാതുകളിലൂടെ ഏതോ 
അഗ്നിമല ഇടിഞ്ഞുവാര്‍ന്ന തൈലം ഒഴു 
കിപ്പരക്കുന്നു. ആയിരം കാലുകളില്‍ കാട്ട 
കുറുക്കന്മാര്‍ ഓരിയിട്ടു പാഞ്ഞുവരികയ 
ല്ലേ? ഹൃദയം മുറിക്കുന്ന ഒരു തീക്കാററ്‌ 
എങ്ങുനിന്നോ പടര്‍ന്നു കയറുന്നു. ഹോ, 
ദൈവമേ! ഇതു” ആ വിനാഴിക തന്നെയാ 
ണോ? സംത്രാസത്തിന്‍െറ ചടുലതയില്‍ 
ഞങ്ങഠം നീറിപ്പുകഞ്ഞു. 

കൊനമ്പുകലുക്കി, മുദ്രകുത്തി, തേററ വി 
ഭര്‍ത്തി ആയിരം കുതിരശേഷി സ്വന്ത 
മാക്കി എല്‍ദോന്‍ ഇതാ ഞങ്ങറംക്ക മുന്‍ 
പില്‍ പീലിവിരിച്ചു്‌ ആകാശഗന്ധര്‍ 
വപ്വന്‍ കണക്കെ നിറഞ്ഞു നില്‍ക്കുന്നു. 


ഉററുനോക്കി 


അശുഭ സൂചികളായ കുറെ കൃഷ്നമേഘങ്ങഠം 


മുടിയഴിച്ചു കുടഞ്ഞു” ഞങ്ങറംക്കു മുകളില്‍ 
മൃത്യനൃത്തം നടുത്തുകയല്ലേ? 
, കണ്ണകരം മൂടിപ്പോകുന്നു. 

ഒരു വലിയ കരിമേഘമായി എല്‍ 
ദോന്‍. വന്‍കരങ്ങളില്‍ തിളങ്ങുന്ന കത്തി 
ത്തലപ്പുകളില്‍ ചോരത്തുള്ളികരംക്കായി 
അടങ്ങാത്ത ദാഹം പൂക്കുന്നു. 

ഇതാ അഞ്ചു നിമിഷമെന്നതു” ഇവിടെ 


തളര്‍ന്നു 


യൊതുത്തുന്നു. അഞ്ചു മി.ധിപെറന്നത” ഇത 
യം ഹ്രസ്വമാണോ? വററിവരണ്ട നാവുകു 
ഒഓില്‍നിന്നു” വാക്കുകഠം വെളിക്കു ചാടന്നേ 
യില്ല. ധീരതയ്ത്തും ധിക്കാരത്തിനുമൊക്കെ 
ഇവിടെ എന്തു പ്രസക്തി! എല്‍ദോന്‍െറ 
നീണ്ടു ശ്ൂൂലത്തിനു മുമ്പില്‍ ശിര പ്പിക്കു 
കയെന്നതേ ഇനി അവശേഷിക്കുന്നുളുളൂ , 
പെട്ടെന്നതാ ഒരിരമ്പല്‍ ഉയര്‍ന്നുകേരം 
ക്കുന്നു. പുറത്തു മഴ കനത്തുപെയ്യാന്‍ തുട 
ങ്ങിയിരിക്കുന്നു. തണുത്ത കാററില്‍ ഞ 
ങ്ങളുടെ ശബബ്‌ദങ്ങഠം വാര്‍ന്നവീഴാന്‍ 
തുടങ്ങി. | 
''യോഹന്നാനെ, പഴയ സഹൃദം 


ഓര്‍ത്തെങ്കിലും ഇപ്പോരം ഞങ്ങളോടു കരു 


ണ കാണിക്കുക, ഇനിയൊരിക്കല്‍പ്പോലും 
യോഹന്നാനെക്കാണാന്‍, കണ്ടൊന്നുമി 
ണ്ടാന്‍, ബുദ്ധിമുട്ടിക്കാന്‍ ഞങ്ങളിലാരും 
ഇവിടെ കടന്നുവരില്ല; തീര്‍ച്ച. യോഹ 
ന്നാന്‍ മാത്രമല്ലേ ഞങ്ങഠംക്കിവിടെ ൭രവ 
ലംബമുളളൂ--. 

__യോഹന്നാന്‍െറ കണ്ണുകളില്‍ വേട്ട 
പട്ടിയുടെ വിജയഭാവം. 

യോഹന്നാന്‍ അല്പസമയം വിജിഗീഷു 
വിന്‍െറ തൊപ്പി മെല്ലെ തടവി ഒടുവില്‍ 
കല്ലിച്ചു: 

__എല്‍ദോനെ അവരോടു ക്ഷമിക്കുക. 
ഇനിയൊരിക്കലും അവരാരും നമമ്മെ 
ശല്യപ്പെടുത്തുകയില്ലെന്നല്ലേ പറയുന്നതു”? 

ഞങ്ങളുടെ ഉള്ളിൽനിന്നു ദീര്‍ഘനി 
ശ്വാസങ്ങഠം പൂക്കുലപോലെ വാര്‍ന്നുവീഴ ' 


മ്പോഴും ഒരുകാര്യം ഞങ്ങളെ അദ്‌ ഭൂത 
പ്പെടുത്തി ക്കൊണ്ടിരുന്നു . 

__ഈ യോഹന്നാന്‍ എന്തൊരു വിചി 
ത്രമനുഷ്യനാണെന്നുമാത്രം . 














കഭകയാന്നല്ലോ. എന്താണിതു്‌? ഒന്നും 
 മനസ്സ്സിലാകുന്നില്പല്ലോ. 
“എടോ, എടോ മാത്യൂസേ, തന്‍െറ 


അപ്പന്‍ രണ്ടായിരം രൂപ പുല്ലപോലെ 
വലിച്ചെറിഞ്ഞപ്പോഠം, തനിക്ക്‌ എന്‍െറ 
കാസ്ധിലിരിക്കാനവസരം കിട്ടി. ശരി 
യായിരിക്കാം, ഞാനതു” നിഷേധിക്കു 
ന്നില്ല. പക്ഷേ, എന്‍െറ അപ്പന്‍ അന്‍പ 
തിനായിരം രൂപ പാടുപ്പെട്ടുണ്ടാക്കി , 
ഭക്ത്യാദരങ്ങളോടെ തിരുമുമ്പില്‍ സമര്‍ 
പ്പിച്ചപ്പോഴേ, തന്നെപ്പോോലുള്ളവരുടെ 
നാറിത്തരം കാണാന്‍ എനിക്ക്‌ അവ 
സരം കിട്ടിയുളള അങ്ങനെ എന്‍െറ 
കുടുംബത്തിന്‍റെ ആകെത്തുക എനി 
ക്കൊരു ദജോലിക്കുവേണ്ടി കൈക്കൂലി 
കൊടത്തതുകൊണ്ടതന്നെ ...എനന്‍െറ മുത്ത 
പെങ്ങള്‌ ഇന്നും കല്യാണം കഴിയാതെ 
വീട്ടിലിരിപ്പാണു”. അതോത്തു” എന്‍െറ 


അപ്പനുമമ്മച്ചിയും തീ തിന്നുകയാണെ 
ടോ... 

നോ, അയാം സോറി, മൈ ഡിയര്‍ 
സ്‌ററുഡന്‍റ്‌സ്‌ ... എക്‌ ക്യൂസ്‌ മി ...ങാ 


പോട്ടെ, ദയവായി എന്നോടു ക്ഷമിക്കൂ. '' 

*വാത്യാരു”” കര്‍ച്ചീഫെടുത്തു” കണ്ണീ 
ഒരാ പ്പി വി തൂ മ്പി ക്കരയുകയാണല്ലോ, 
ശ്ശരേയ്‌ , അലമ്പു” അലമ്പ്‌, ഒന്നും വേണ്ടി 
യിരുന്നില്ല. ഇത്തരം ഭരീദ്രവാസികള* 
വാത്യാന്മാരുടെ ശിക്ഷ്യനാകേണ്ടിവന്ന 
ല്ലോ. നാണക്കേടു, മാനക്കേട്‌ ;...അല്ലെ 
ങ്കില്‍പ്പിന്നെ 
ഇയായം ഇത്ര ചൂടാകണോ? 
ത: ഹല്ല! എല്ലാ നാറികളം ന്ന 
ആണും പെണ്ണമെല്ലാം. നട്ടെല്ലില്ലാത്ത 
നാറികള”! വാത്യാരേ, താനിപ്പോഴേ 
തായാലും നേടി; സമ്മതിച്ചു. പക്ഷേ, 
ഈ മാത്യൂസണ്ടല്ലോ, തന്‍െറ പുക കണ്ടേ 
അടങ്ങു; സംശയിക്കേണ്ട! അപ്പന്‍ പറ 
യാറണ്ടു്‌ , പട്ടിയെ തല്ലിയാലും വാത്യാ 
രെ തല്ലരുതെന്നു”. അതുകൊണ്ടു്‌ തല്ലാലം 
ഞാന്‍ ക്ഷമിച്ചിരിക്കുന്നു. ശരി, 
കരയണ്ട, ഞാനിതാ പോണു." 


മാത്യൂസ്‌ കാസ്റില്‍നിന്നിറങ്ങിനടന്നു. 
ഒരു സിഗറററ്‌ 


മുറുക്കാന്‍കടയില്‍നിന്നു്‌ 
വാങ്ങി വലിച്ചു. അപ്പോറം ഇനി? ഈ 
നേരം കെട്ടനേരത്തു”-—നടുച്ചജു വീട്ടില്‍ 
ചെന്നു കേറിയാല്‍, ആ 'മദര്‍ഡെവിടറം' 
കിടന്ന്‌ അലറി ള്ളം. “ഫാദര്‍ 
ഡെവിരം' വരുമ്പോരം, പിന്നെയും ഫയ 
റിങ്‌ ഉണ്ടാവും. അതു വേണ്ട! വേണ്ട! 
“ അവന്മാ'രുടെ ഗുഹയി ലോട്ടതന്നെ നട 
ക്കാം. Ps 

ആ “സവര്‍ണ്ണ 'ന്മാര്‍-ഗവണ്ബെന്‍റ” 
കോളേജ്‌ re ടം nad 
ടെ ഉണ്ടാവുമോ? | 

ചിന്താധ"ീനനായി നടന്നു... 

ലോഡ്‌ ജിനു ജീവനുള്ള ലക്ഷണമൊ 
ന്നും കാണുന്നില്ലല്ലോ. കൂവലുംഅലര്‍ച്ചയും 
തെറി വിളിയുമൊന്നും കേഠക്കുന്നില്പല്പോ. 
ഭാഗ്യം! കതക്‌ തുറന്നു കിടപ്പുണ്ട്‌”. എല്ലാ 
' നാറികളുമുണ്ടായിട്ടും , ഇന്നെന്തു” ചീട്ടുക 
മൃ |യുമൊന്നുമില്ലെന്നോ? എല്ലാ അവനു 





ഒരു പുച്ച കരഞ്ഞതിന്‌ 


താന്‍ 


മാനസാ സോമാരായ പോയോ ഓ! 
എല്ലാവരും ' പോഞ്ചാ നടിച്ചു” കിറുങ്ങി 
ഇരിക്കുകയാവും. 

മാത്യസ്‌ ചാരിയിരുന്ന കതകു തള്ളി 
തുറന്നു” അകത്തു കടന്നു. 

"“ങാ, നീയും വന്നല്ലോ. വാ. ഇരി, 
ഇനി നിന്‍െറ 'ഭഉത്തിയില്‍ ' വല്ലതും വിള 
യുമോ എന്നറിയട്ടെ. 

വിജയന്‍ മാത്ൃസിനെ സഹര്‍ഷം 
സ്വാഗതംചെയ്തു, കാര്യങ്ങഠം വിശദമാ 
യി പറഞ്ഞു കോംപ്പിച്ചു. 

ഓ, അതാണോ കാര്യം? ഒരു തന്തയെ 
വേണം! ഇത്രയല്ലേ വേണ്ടു. നോക്കാം. 

വിജയനു ക്‌ളാസ്റ്റില്‍ കയറണമെങ്കില്‍ 
ഒരു തന്തയെ ആ പ്രിന്‍സിപ്പാഠം മുത്ത 
പ്പന്‍െറ മുന്‍പില്‍ ഹാജരാക്കണമെന്നു'. 
അവന്‍, ശാസ്ത്രിലേക്കുള്ള സ്റ്റെയര്‍ കേസ്സ്‌ 





മുന്‍പേനടന്ന പെണ്ണി 
മറെറവിടെയോ 


കയറുമ്പോറം, 


ന്‍െറ സാരിയിലോ 
പിടിച്ചവലിച്ചത്രെ. 

നോക്കണേ, ഗ്രഹപ്പിഴ! “പടപേടിച്ചു 
പന്തളത്തു ചെന്നപ്പോരം, ചൂട്ടം കെട്ടിപ്പട' 
യെന്ന മട്ടായല്ലോ. 


ഭദ്രനും ജേക്കബ്ബു ം 
ഖാദറും വിജയനുമെല്ലാം തലപുകഞ്ഞാ 
ലോചിച്ചു്‌ തളര്‍ന്നിരിപ്പാണ്‌. വെറും 
ഒരു തന്തയെ മതിയെങ്കിലും വേണ്ടില്ല. 
നളെ ഇപ്പോരം വേണ്ടതു്‌ “മയിസ്രേ 
ടാ൪യ തന്തയെ ആണു വിജയന്‍െറ 
പ്രിയപിതാവു്‌ കുഞ്ഞുണ്ണികര്‍ത്താവു”. 

എങ്കിലും ഇത്തരം ഒരു പ്രതിസന്ധിയില്‍ 
അവന്മാരെ അങ്ങനെ കൈവിടന്നതു 
ശരിയല്ലല്ലോ. അവസാനം മാത്യൂസ്‌ 
ചിന്തയില്‍നിന്നുണര്‍ന്നു ചോദിച്ചു: 

* "ശരി, വഴിയുണ്ടാക്കാം. എടാ വിജ 
യാ, കൈവശം രൂപയുണ്ടല്ലോ. '' 

“ശ്രമിക്കാം. ആട്ടെ, എത്രയെന്ന്‌ 
പറ.” ' 

**ഒരു ടറിസ്സ്‌ കാറിന്‍െറ വാടക. ഒരു 
കുപ്പി റ. പിന്നെ ഒരു പത്തു മുപ്പതു” 
രൂപ അനാരത്തു“. ഇത്രയും മിനിമം 
വേണം. റെഡി?'' 

റഡി'"' 

ശരി, തന്തയെങ്കില്‍ തന്ത--..ഉണ്ടാക്കി 
യല്ലേ പററു. മാത്യൂസ്‌, ' ഗുഹാവാസി ' 
കളോടൊപ്പം ജങ്“ഷനിലേക്കു നടന്നു. 
കടവരാന്തകളില്‍ കചൊറികുത്തിയിതപ്പു 
ണ്ട്‌ പലരും. ദരിദ്രവാസികഠം! കണ്ടാ 
ലൊരു വര്‍ക്കത്തുവേണ്ടേ? അക്കൂട്ടത്തി 
ലൊരുത്തനുപോലും മയിസ്രേട്ടേമോന്‍െറ 
മോന്‍െറ തന്തയാവാനുള്ള യോഗ്യതയി 
ല്ല. അന്വേഷണസംഘം വീണ്ടും സ 
ശ്രദ്ധം മുന്നോട്ടനീങ്ങി --. 

“ങാ കിട്ടിപ്പോയി!" " 

മാത്യൂസ്‌ റോഡ മുറിച്ചു ഒററക്കതി 
പ്പിനു്‌ അപ്പുറത്തെ കടവരാന്തയിലെത്തി. 
അടച്ചിട്ട പീടികവരാന്തയില്‍ ചുമരും 
ചാരി ഉറക്കം തൂങ്ങിയിരുന്ന ചുമട്ടുകാരന്‍ 
മുസ്തഫ, തൊട്ടടുത്ത്‌ ഷൂസിന്‍െറ 'പട 
പട' ശബ്‌ദം കേട്ട്‌ ഞെട്ടിയുണര്‍ന്നു. 

' "എന്താ സായിപ്പേ, രാവിലെതയൊരു 
റക്കം?'' മാത്യൂസ്‌” ലോഹ്യം ചോദിച്ചു. 

"ഓ, ഒറക്കതൊന്നുമല്ല സാറേ, വെശ 
ന്നു” കറങ്ങിയിരുന്നു പോയതാണു”. " 

മെല്ലെ എണീററു്‌ ബഹുമാനം നടിച്ചു 
തല ചൊറിഞ്ഞുകൊണ്ടു” മുസ്സഫ പറഞ്ഞു: 

മി. സായിപ്പേ, ഇപ്പോ ചുമടെടു 
ന്നുമില്ലേ?'' 

Tr സാറേ, ഇന്നാളിലു ഒരു ചൊ 
ത്തി കഴു ത്തൊന്നുളക്കി. അന്നു 
മൊതല്ല്‌ തൈലോം കൊഴമ്പുമൊക്കെ 
യായി കഴിയുകയാണു”. '* 

“ഓ, കഷ്ടമായല്ലോ, 
കാരൃംചെയ്യ്‌, ഇതാ 


.എൃഷ്‌ണന്‍കുട്ടിയും 


സായി പ്പൊരു 
രൂപ, ആദ്യം 


ഭേഷായി ഒരു ഉണു കഴിക്കു. എന്നിട്ടു 


വാ, വഴിയൊണ്ടാക്കാം . ”” 
| മാത്യൂസ്‌ നീട്ടിയ അഞ്ചു രൂപാനോട്ട” 
ഇരുകൈകളം നീട്ടി വാങ്ങി. ഹോട്ടലി 
ലേക്കു നടക്കുന്ന മുസ്റഫയെ മാത്യസിന്‍െറ 
ചങ്ങാതിമാര്‍ അദ്‌ഭൃതത്തോടെ നോക്കി 
നിന്നു.. 

രണ കഴിഞ്ഞിറങ്ങി ഒതു inc 
പുകച്ചു വരികയാണു മുസ്റഫ. ഒത്ത 
ആറടി ഉയരം. അതിനൊത്തവണ്ണം 
താടിവളര്‍ന്നതെങ്കിലും വക്കത്തുള്ള മുഖം. 
തല ഉയര്‍ത്തിയുള്ള നടപ്പ. ഏതായാ 
ലും 'മയിസ്രേ'ട്ടിന്‍െറ ഡമ്മി” തരക്കേ 
ടില്ല. സംഘം സംതൃപ്പിപുണ്ടു. 

“*സായിപ്പൊരു കാര്യംചെയ്യു. 


കലാകൌമുദി 34 | 


ണ്ട 


കഴിച്ചതിനന്‍െറബാക്കികൈയിലുണ്ടല്ലോ. 
പോയി വേഗമൊന്ന്‌ ഷേവ്‌ ചെയ്യി 
ച്ചിട്ട' ലോഡ മൈ വാ. ഒരു കോളി 
ണക്കിത്തരാം. 

നിര്‍ദ്ദേശം നല്‌ കിയിട്ട്‌* മാത്യൂസും 
സംഘവും ലോഡ')്‌ജിലേക്കു നടന്നു. 

ഇനി, ചുമട്ടുകാരന്‍ മുസ്റഫയെ ഒരു 
 ജന്‍റില്‍മാന്‍ ' ആക്കണമല്ലോ. പാന്‍റ്‌ 
സും ഷര്‍ട്ടമണ്ടു്‌ , എത്രയെങ്കിലും. പക്ഷേ, 


അതുപോരാ. അതൊന്നും മുസ്തഫയ്കു പാക 


മാകയില്ല. പോരെങ്കില്‍ പാന്‍റ്‌സിട്ു 
നടന്നു ശീലവും കാണില്ലല്ലോ. 
““അആതിനെന്താ, മറ്രന്‍റ മൂപ്പില്‍സ്‌ 
ഖദര്‍ധാരിയാണല്ലോ. “മ്യിസ്രേട്ടേമാ' 
ന്‍െറ മാന്യമായ വേഷം അതായിക്കൊ 
ഉളൂട്ടൊ-ഖദര്‍മണ്ടും ജൂബയും ഷാളും. 
ഭദ്രന്‍ വേഗം സ്‌കൂട്ടറില്‍ വീട്ടിലേക്കു” 
വച്ചടിച്ചു. മിനിട്ടകരംക്കകം ഡ്രസ്സെ 


ല്ലാം സംഘടിപ്പിച്ച്‌ മടങ്ങിയെത്തുകയും. 


ചെയ്തു. 1 





ആ. 


 കാര്യങ്ങഠം മുഴുവന്‍ പറഞ്ഞു മനസ്സി 
ലാക്കിയപ്പോഠം, മുസ്റഫ ശകലമൊന്നിട 


ഞ്ഞ__പേടി! മയിസ്രേട്ടേമോനെ മുസ്റഫ 
ജ്‌ നന്നായറിയാം. പലപ്പോഴും ആ 


പ്രതിക്കൂട്ടില്‍ കയറേണ്ടി വന്നിട്ടണ്ടല്ലോ. ' 


ഈ പയ്ുന്മാരുടെ കളിക്കു” കൂട്ടനിന്നാല്‍ 
ഇനി അകത്തായാലോ? 
അപ്പോഴാണ്‌ മാത്യൂസ്‌ ഒരു ബീഡി 


കല്ലാകുദി 35 


-ത്തതു്‌ . പിജജ്നാണു്‌. 
പുറത്തു” റം! 





'ത്താ'വായ ചുമട്ടുകാരന്‍ മുസ്തഫയും 


കൊടുത്തതു”. ആ ബീഡി കത്തിച്ചു” 
വലിച്ചുകഴിഞ്ഞപ്പോഠം, മുസ്മഫയ്ത്‌ ബഹു 
സന്തോഷം! ഇതിനിടയ്ക്കുതന്നെ ഭദ്രനും 
ഖാദറുംകൂടി മുസ്റഫയെ വേണ്ടവിധം 
ഡ്രസ്റ്ചെയ്യിച്ചുകഴിഞ്ഞു, പാകത്തിനൊരു 
ജോഡി ചെരിപ്പും മി പ്‌ 
ടുത്തു. ഴ 

അരറ്റാസ്റ്റ്‌ റം ഒഴിച്ചു” മുസ്തഹയ്ു കൊടു 
കഞ്ചാവിന്‍െറ 
മുസ്തഫ എന്തിനും തയ്യാര്‍! 
റ 

പക്ഷേ, അങ്ങനെയിങ്ങനെ “കെയര്‍ 
ലെസ്റ്റാ'യി കൈകാര്യം ചെയ്യേണ്ട കാര്യ 
മല്പിതു”. മാത്ൃസ്‌ അരമണിക്കൂര്‍ “ഒബ്‌ 
സര്‍ വേഷന്‍ - നടത്തി, കൊള്ളാം. വലി 
യതെററില്പ. എങ്കിലും വീണ്ടും വീണ്ടും 
ജാസ്‌ കൊടുത്ജു_പ്രി ൯ സി പ്പാളി നെ 


കാണുമ്പോഠയം വേണ്ട പെരുമാററച്ചട്ടങ്ങ 
ളം മററും, മുസ്തഫയ്തു” ഇപ്പോരം എല്ലാം 
പുല്ലാണ്‌. വെരി ജോളി! 


മണി നാലര. ഇനി യാത്ര പുറപ്പെടാം. 
ടൂറിസ്റ്റ്‌ കാര്‍ വന്നു. “ മയിസ്രേട്ട്‌ കര്‍. 
മജി 
സ്‌ട്ടേട്ടിന്‍െറ ഏക മകന്‍ വിജയനും കാ 
റില്‍ കയറി, കൂട്ടത്തില്‍ ചങ്ങാതിമാരും . 

കാര്‍ കോളേജ്‌ ഗേററിനു്‌ വെളിയില്‍ 
നിറുത്തി മാത്യൂസും കൂട്ടരും ഗേററില്‍ 
കാത്തുനിന്നു. മജിസ്‌ട്രേട്ട്‌ മുസ്തഫയും 


ലായിരിക്കും. 





വിജയനും പ്രിന്‍സിപ്പാളി ന്‍െറ മുറിയി 
ലേക്കു നടന്നു. 

വെയില്‍ മങ്ങിത്തുടങ്ങിയല്ലോ, നേരം 
ഒരുപാടായല്ലോ, നാശം! ഡ്യപ്പ്ിക്കേററ? 
കര്‍ത്താവിനെയും മകനെയും കാണുന്നുമി 
ല്ലല്ലോ. വല്ല അബദ്ധവും പിണഞ്ഞോ? 
മാത്യൂസും കമ്പനിയും അക്ഷമരായി കാ 
തുതനിന്നു. 

“എടോ കം നിന്‍െറ ചൊമട്ട 
കാരന്‍ മയിസ്്രേട്ട്‌ പണിപററിച്ചോടാ? 
കാണുന്നില്ലല്ലോ.” 

ഒന്നു്‌ I AP . 
കുട്ടിയാണു” മറപടി പറഞ്ഞതു”. 
പ്പോരം പ്രിന്‍സിപ്പാഠം മൂപ്പിലാന്‍ ണ്ടി 
അല്ലേല്‌ വല്ലവനേം പി 
ടിച്ചു” ക്രോസ്‌ ചെയുകയായിരിക്കും. പി 
ന്നെ, ഒരു കാര്യം ഞാന്‍ തീര്‍ത്തുപറയാം. 
ഈ കഴുവേറീടെ സെലക“ഷനണ്ടല്ലോ-— 
വിജയന്‍റെ മുപ്പില്‍സിന്‍െറ സെല 
ക'ഷന്‍-ഉഗ്രമായിട്ടണ്ടു്‌'”. അപാരം, അപാ 
രം! നമ്മുടെ മുസ്റഫാസാഹിബ്ബും കര്‍ത്താ 
വദ്ദേഹവും ഒരമ്മപെററ മക്കളാണെന്നല്ലേ 
കണ്ടാല്‍ തോന.” 


"ഛേ, നിറുത്തെടാ, 


-കൃഷ്നന്‍ 


നിറുത്തെടാ—' ' 


 കൂട്ടത്തിലാരോ കല്ലിച്ചു. അലറിപ്പാഞ്ഞു 


വന്ന പൊലീസ്‌ വാന്‍ കോളേജ്‌ കവാട 
ത്തിലൂടെ ഉള്ളിലേക്കു കടന്നപ്പോറം, 
ഖാദര്‍ സസംഭൂമം നോക്കിനിന്നു. 
““നീയെന്തിനാടാ നിന്നു വിറസ്തുന്നേ? 
കോളേജ്‌വളപ്പിലു്‌ പോലീസ്‌ വരാത്ത 
ഒരൊററ ദെവസമെങ്കിലുമുണ്ടോടാ. അ 
വിടെ വല്ല സമരമോ ഘെരാവായോ 
കുത്തിക്കുത്തോ മറേറാ കാണും. അതിനു" 
നമുക്കെന്താ? അവന്‍െറയൊരു പേടി! '' 


മാത്യൂസ്‌ ധൈര്യം പകര്‍ന്നു. 


ങാ, വാ, ഏതായാലും എനിക്കി 
ത്തിരി വെള്ളം കുടിക്കണം. ഭയങ്കര 
ദാഹം.'' 

കൃഷ്ണന്‍കുട്ടി മുന്നോട്ടു നടക്കാനാഞ്ഞു. 


ഡാവില്‍ മററുള്ളവരും പിന്‍തുടന്നു. മാത്യൂ 
സ്‌ ജാഗ്രതയോടെ കാത്തുനിന്നു... 
* "ഹല്ല! നമ്മടെ വിജയനല്ലേ ഇങ്ങോട്ട്‌” 


ഓടിവരുന്നതു”. ഈശോയേ ചതിച്ചോ!" 


മാത്യൂസ്‌ കൂട്ടരും അന്തംവിട്ടപോയി. 

"ഹയ്യോ! അതാരു” തൊട്്പിറകേ, 
പോലീസോ? ചതിച്ചല്ലോ_ 

മാത്യൂസും കൂട്ടരും പേടിച്ചു വിറച്ചു” 


ഓടാനാഞ്ഞു. 


““എടടാ, കാര്‍ സ്റ്റാര്‍ട്ട്‌” ചെയ്യെടാ, 
സ്‌ അറിഞ്ഞഭാ-അറിയിച്ചെടാ--' ” 
വിജയന്‍ ഉറക്കെ വിളിച്ചുപറഞ്ഞു. 
പിന്നെ കാത്തുനിന്നില്ല. വിജയനും 
മാത്യൂസും കൂട്ടരും ഞൊടിക്കുള്ളില്‍ 
കാറില്‍ കയറി. 
മ്പോഠം, അതാ മയിസ്‌ട്ടേട്ട്‌ മുസ്റഫാം 
ഓടിപ്പിടച്ചു” പിന്നാലെ പാഞ്ഞെത്തുന്ന; 
ഉറക്കെ വിളിച്ചുപറയുന്ന: 
“എടാ...നന്‍െറ മക്കളേ നില്‍ക്കിനെടാ 
അവിടെ. വാക്കുപറഞ്ഞ മ 
തന്നിട്ട പോടാ. .മഹാപാപികളേ... 





ചില - 














| 


i 











പു. 
| 
| 
i 
| 
| 


വേഗം. എല്ലാം പൊളിഞ്ഞെടാ-മുപ്പില്‍ | 





കാര്‍ മുന്നോട്ട നീങ്ങു | 











അന്തംപിട്ടകൊണ്ടാണു”്‌ പിറേറദിവ 
സം കാരക്കാട്ടകാര്‍ ഉണര്‍ന്നതു“. കാര 
ക്കാടട മൈതാനിയില്‍ രാക്കുരാമാനം 
വലിയ ഒരു കൂടാരം ഉയര്‍ന്നിരിക്കുന്നു . 
കേട്ടവര്‍ കേട്ടവര്‍ മൈതാനത്തേക്ക്‌ ഓടി. 
കാട്ടതീപോലെ വാര്‍ത്ത നാട്ടില്‍ പരന്നു. 
. മലവെള്ളംപോലെ ആളകരം കൂടാരത്തി 
'നു മുന്നിലെത്തി. കൂടാരത്തിന്‍െറ അതി. 
വിശാലമായ അകത്ത്‌ തെക്കുഭാഗത്താ 
യി ഉയര്‍ന്ന ഒരു വേദിയില്‍ ഒന്നുമറി 
യാത്തവനെപ്പോലെ കലിീഫ മന്ത്രം ജപി 
ചിരിക്കുന്നു. പല വലിപ്പത്തിലുള്ള കാള 
ത്തോലുകഠം നാലുഭാഗവും തൂങ്ങിന്നി 
ലന്നു. | | 

ചുരുക്കം മണിക്കൂറുകഠാക്കുള്ളില്‍ കൂടാ 
 രത്തിന്‍െറ നിയന്റ്ണം ആശ്രിതന്മാര്‍ 
“ ഏറെറടത്തു. ചന്ദനത്തിരികളം വെളി 
ച്ചെണ്ണയയമായി ജനക്കൂട്ടം പിന്നീട്‌ കാര 
“ക്കാട്‌ മൈതാനിയിലേക്കാണു” ഒഴുകി 
യത്ത്‌. | | 

മൈതാനത്തിന്‍െറ വടക്കുഭാഗത്തുള്ള 
കാഞ്ഞിരതോപ്പ്പിലാണു” നമ്മുടെ ഗോകു 
ലനാഥപ്പുണിക്കരുടെ വീട്‌. ഈ അദ്‌ഭ 
തങ്ങരം തനിക്ക്‌ കണ്ണ കൊണ്ടു കാണേ 
ണ്ടിവന്നുവല്ലോ എന്ന ഗതിക്കേടിലാണു 
പണിക്കര്‍. ഒരുകാലത്തു” തന്നെ കാ 
ണാന്‍ വരുന്നവരെ ക്കൊണ്ട്‌” പൊറുതി 
മുട്ടിയിരിക്കുകയായിരുന്നുഅ യാഠം. ഇന്നാ 
കട്ടെ ഒരു കാക്കപോലും തിരിഞ്ഞു നോ 
. കടന്നില്ല. എന്നാലും തന്‍െറ ഇടവഴിയി 
ലൂടെ ജനങ്ങഠം കലീഫയടെ കൂടാരത്തി 
ലേക്കു പോകുമ്പോഠം പണിക്കര്‍ പറയും. 
- ““കലീഫയടെ ഭാഗ്യം.” | 
- ** എല്ലാം കുട്ടിച്ചാത്തന്‍െറ സേവ. 

പണിക്കര്‍ പറഞ്ഞുപരത്തുന്ന പരദൂ 
ഷണം ചിലര്‍ കേട്ട. ചിലര്‍ കേട്ടിട്ടും 
കേട്ടില്ലെന്നു നടിച്ചു. 

അങ്ങനെയിരിക്കെ ഗോകുലനാഥപ്പ 
ണിക്കരുടെ ഗുരുനാഥനും പ്രസിദ്ധമന്ത് 
വാദിയുമായ കുഞ്ഞാമപ്പണിക്കര്‍ ഒരു 
ദിവസം കാരക്കാട്ടില്‍ വണ്ടിയിറങ്ങി. 








പുനത്തില്‍ കഞ്ഞബ'രുള്ള 





അദ്ദേഹം നേരേ ചെന്നുകയറിയതു്‌ ഗോ 
കലനാഥപ്പണിക്കരുടെ വീട്ടിലേക്കാണു്‌. 
കാഞ്ഞിരമരം വിരിച്ച തണലിലൂടെ 
നടന്നു” മുററത്തെത്തിയപ്പോരം അവിടം 
നിറയെ പാമ്പുകളെ കണ്ടു കുഞ്ഞാമ 
പ്പണിക്കര്‍ തെല്ലൊന്നമ്പരന്നു. ഒരു പ്ര 
സംഗം കേരാക്കാനെന്നവണ്ണം കാഞ്ഞിര 
പറമ്പിലുള്ള സകല പാമ്പുകളം മുററത്തു 
ചെവികൂര്‍ പ്പിച്ചു നില്‌ക്കുന്നു. | 
ഗോകലനാഥപ്പണിക്കര്‍ ഒരു രാജവെ 
മ്പാലയുടെ കേടവന്ന ഒരു വിഷപ്പല്ല്‌ 


പറിച്ചെടക്കുകയാണു. ആ കാഴ്ച. 
നോക്കി നില്‍ക്കുകയാണു പാമ്പിന്‍ 
കൂട്ടങ്ങഠം. 


കുഞ്ഞാമപ്പണിക്കരുടെ കാലടിയൊച്ച 


കേട്ടപ്പോഠം പാമ്പുകരം മാറിനിന്നു. അ 


പ്പോഴേക്കും രാജവെമ്പാലയുടെ തല 
കഷായത്തില്‍ മുക്കുകയായിരുന്നു ഗോകല 
നാഥപ്പണിക്കെ. 


““വരൂ വരൂ. അങ്ങു” എപ്പോഴാണെ 


ഗ്‌ 


ഒന്‍പതു: 





ത്തിയതു”.'" ഗോകലനാഥന്‍ കുഞ്ഞാമ 
നെ എതിരേററു. നന്‌ 
““പോവിനെടാ.”' പാമ്പുകളെ നോ 
ക്കി ഗോകലനാഥന്‍ പറഞ്ഞു. പോ 
മാളത്തിലേക്കം മരത്തിലേക്കം പൊ 
യ'ക്കോളിന്‍. ബാക്കി നാളെ'' 


കാലു കഴുകി അകത്തു കടന്നിരുന്നതും 
രണ്ടുപേരും സംഭാഷണമായി. തങ്ങളെ 
പ്പോലള്ളവര്‍ക്കു” വന്നുപെട്ട ഗതികേടി 
നെക്കുറിച്ചാണ്‌” അവര്‍ സംസാരിച്ചതു? . 


““ഞാനിതിന്‍െറ നടുവിലായിപ്പോ 
യി. എന്‍െറ നെഞ്ചത്താണല്ലോ ഈ 
കലീഫ വന്നിറങ്ങിയതു”.'' ഗോകല 
നാഥന്‍ പറഞ്ഞു. ചെവിയിലെ രോമം 
തഴകിക്കൊണ്ടു” കുഞ്ഞാമപ്പണിക്കര്‍ പറ 
ഞ്ഞു. ' “അടുത്തുള്ള നിന്‍െറ കാര്യം സാര 
മില്ലെന്നുവസ്തുക. പത്തിരുപതു നാഴിക 
ദൂരെ കിടക്കുന്ന എന്‍െറ കാര്യമോ. ഈ 
മാരണം വന്നതില്‍പ്പിന്നെ ഒരു ജീവി 
അങ്ങോട്ട കടന്നുവന്നിട്ടില. 

€ ഈശ്വരാ എന്താണൊരു വഴി '' ഗോ 
കലനാഥപ്പണിക്കര്‍ കൈകഠം മേലോട്ട 
യര്‍ത്തി നീണ്ട ഒരു വായു വിട്ട. 

രണ്ടു ചെവികളിലേയും രോമം പിടി 
ചു വലിച്ചുകൊണ്ടു കുഞ്ഞാമപ്പുണിക്കര്‍ 
പറഞ്ഞു. 

* : വഴിയുണ്ടാക്കാം” 

സംഭാരം കുടിച്ചശേഷം 
പുറത്തേക്കിറങ്ങി. 


കലീഫയുടെ കൂടാരത്തില്‍ ബഹളം 
വര്‍ദ്ധിക്കുകയാണ്‌”. എങ്ങും ആര്‍പ്പുവിളി 
കളം രോദനങ്ങളും . കാററില്‍ ചന്ദനത്തി 
രീയുടേയും- വെളിച്ചെണ്ണയുടേയും ഗന്ധം. 
മൈതാനത്തിനുചുററും പീടികുകഠം ഉയര്‍ 
ന്നു വന്നിരിക്കുന്നു. ചായക്കടകളം ചന്ദന 
ത്തിരിക്കടകളം വെളിച്ചെണ്ണക്കടകളം. 
മടപ്പള്ളിക്കടപ്പുറത്തേക്കു പോകുന്ന റോ 
ഡും പരിസരവും കടലാസ്സറകഷണങ്ങം 
കൊണ്ടും ഇലപ്പ്പൊതി കഠം കൊണ്ടും വൃത്തി 
കേടായിട്ുണ്ടു'. മരക്കൊമ്പിലിരുന്നുകൊ 
ണ്ട” വിശന്നുവലഞ്ഞ കാക്കകഠം താഴേക്കു 
നോക്കുന്നു. റോഡിന്‍െറ അരികില്‍നി 
ന്നു" മൂത്രത്തിന്‍െറ അസഹ്യമായ മണം 
പൊങ്ങി. | | 


കലാകഴമുദി 36 


രണ്ടുപേതം 





മൂക്കു പിടിച്ചുകൊണ്ടു” അവര്‍ കടപ്പുറ 
ത്തേക്ക നടന്നു. 

കടപ്പുറംശാന്തമായിതന്നു. തോണികരം 
കരയ്ക്കു കയററി. മുകയന്മാര്‍ കള്ളകുടിക്ക 
വാനായി കിഴക്കോട്ട്‌ പോയിരിക്കുന്നു. 
ഒന്നുരണ്ടു സ്ത്രീകഠം കഴുത്തിലിട്ട വളയത്തി 
ലൂടെ തെങ്ങിനോട ചേര്‍ത്തു്‌ കെട്ടിയ 
നൂല്‍ പിരിക്കുന്നുണ്ടു“. ദൂരെ ഒരു വീട്ടിനു 
മുന്നില്‍ കുട്ടികഠം ഗോട്ടികളിക്കുന്നു. ഒരു 
പീടികയില്‍നിന്നു” പുക ഉയരുന്നുണ്ട്‌. 
അവര്‍ പൂഴിമണ്ണിലിരുന്നു. 5 

കലീഫ ജനസമ്മതി ദനടിയിരി 
ക്കുന്നു'' കുഞ്ഞാമപ്പുണിക്കര്‍ പറഞ്ഞുതുട 
ങ്ങി. “ “ അതിളക്കിയെടുക്കുവാന്‍ പ്രയാ 
സമുണ്ടു“. ഒരൊററ ആയം കലീഫയെ എ 
തിര്‍ത്താല്‍ മതി. പിന്നെ ആളകറം 
ഓരോരുത്തരായി എതിരു പറയാന്‍ 


. തുടങ്ങും. 


“ “അതിനെന്തു വിദ്യ'” ഗോകുലനാഥ 

ണിക്കര്‍ തിരക്കി. 

'“ കലീഫയുടെ ചികിത്സ ഫലിക്കാ 
ത്ത ഒരാളെ കിട്ടണം. അയാളെ പറഞ്ഞു 
വിരട്ടണം. താത്രമല്ല അയാളടെ മേല്‍ 
ഒരു മന്ത്രവാദവും നടത്തണം.”' ചെവി 
രോമം തടവിക്കൊണ്ട്‌ കുഞ്ഞാമപ്പണി 
ക്കര്‍ തുടര്‍ന്നു. ““പിന്നെ കാര്യം ഞാ 
നേററു.'' | 

*““ചികിത്സ ഫലിക്കാത്തവരായി ഒന്നു 
രണ്ടു രോഗികളണ്ടു”. നമ്മുടെ തോടിന 
പുറത്തുള്ള വീട്ടില്‍ ഒരു കുട്ടിയുണ്ട്‌”. വളരെ 


പ്രസിദ്ധനായ ഒരു മന്ത്രവാദിയെ അവര്‍ 


അന്വേഷിക്കുന്നു ണ്ടെന്നാണറിവു'.”' 
ഗോകലനാഥപ്പണിക്കര്‍ക്കു' പെട്ടെന്നു” 
ഓര്‍മ്മവന്നു. * "എഴുന്നേല്‍ക്കൂ. നമുക്കവി 
ടെ ഒന്നു കയറാം. '” 
കടപ്പുറത്തു”ഇരുട്ടകയറാന്‍ തുടങ്ങി. മുക 
യക്കുടിലുകളില്‍ അന്തിവെളിച്ചം തെ 
ളിഞ്ഞു. | 
ഒരപസ്മാരരോഗിയായിരുന്നു അതു്‌. 
പത്തിരുപത്തഞ്ചു” വയസ്സള്ള ആരോഗ്യ 
വതിയായ ഒരു സുന്ദരി. മൂന്നുദിവസ്മാ 
യി അബോധാവസ്ഥയിലായിട്ട”. മല 
മുത്രം പോകാതായിട്ടു” രണ്ടു ദിവസവും. 
ഭര്‍ത്താവുപേക്ഷിച്ചു പോയിട്ട” ആറു വര്‍ 


ഷമായി. അന്നുതൊട്ട്‌ തുടങ്ങിയതാണു” 


രോഗം. തോഗം എപ്പോഴാണിളകുക എ 
ന്നതിന്‌ ഒരു പിടിപാടുമില്ല. ചില 





കല്വാകരഭൂഭി 37 { 





Sy Dg 


പ്പോഠം വേഗം ബോധം ര്‍തളിയും. ഇന്നേ 
വരെ വീണിട്ട്‌ ഒരപകടവും പററിയിട്ടി 
ല്ല. ദൈവാധീനം. ഗോഷ്ടികളാണു” 
അധികവും കാണിക്കുക. മൂന്നുമാസം 
മുമ്പാണ്‌ കലീഫ നോക്കിയതു”. സഖ 
മാവും എന്നാണു” അദ്ദേഹം പറഞ്ഞതു”. 
ഭസ്മവും കഴിച്ചു. പക്ഷേ അതില്‍ പിന്നീ 
ട്‌ കൂടുകയാണുണ്ടായതു”. കൂടിയപ്പോരം 
രണ്ടാമതും കാണിച്ചു. ഒരു ഫലവുമില്ല. 

“സാരമില്ല കുഞ്ഞാപ്പണിക്കര്‍ പറ 
ഞ്ഞു. “ “എല്ലാവരും മുറിയില്‍ നിന്നു പുറ 
ത്തു പോകുവിന്‍." " | 
അടച്ചിട്ട മുറിയില്‍ കുഞ്ഞാരപ്പണിക്ക 





കടുക്‌, കാന്താരി, 


.പച്ചരിനാഴി , 





അയയ. ടം പി 


രും രോഗിയും മാത്രം. ഗോക:നാഥപു। 
ണിക്കരും പുറത്തുതന്നെ. അടക്കി പ്പ ടിച്ചു 
ചൊല്ലുന്ന മന്ത്തിന്‍െറ പരുക്കന്‍ പഭ്‌ 
ങ്ങഠം ഇടയ്ക്കു്‌ പുറത്തു കേട്ട. പിന്നീട്ട* 
കട്ടില്‍ കരയുന്ന ശബ്‌ഭവും. അവസാനം 
'ഛയി_കൊല്ലല്ലേ--കൊല്ലല്ലേ' * എന്ന 
രോഗിയൃയഭെ ഭയനീയമായ കരച്ചില്‍. 
കഞ്ഞാമപ്പുണിക്കര്‍ വാതില്‍ ത്തുറന്നു* | 
പുറത്തുവന്നു. യുവതി കട്ടില്ലില്‍ ചുമരും 
ചാരി തല ഒരു ഭാഗത്തു ചരിച്ചുവച്ചിരി 
കകയാണു്‌ കിടക്കവിരി മൃത്രത്തില്‍ 
മുങ്ങിയിരിക്കുന്നു. Hl 


കോലായയില്‍ വിരിച്ച sa 
പുല്‍പ്പായ ' 

യില്‍ വലിയ വിജയഭാവത്തോടെ കു | 

ഞ്ഞാമപ്പുണിക്കള്‍ ഇരുന്ന്‌ പെന്‍സില്‍ | 

ചെത്തി . മുനകൂര്‍പ്പിക്കുന്നതിനിടയില്‍പ്പ 











ണിക്കര്‍ പറഞ്ഞു. 
* “ഈ പിശാച? ഇനി വരില്ല" 
വലിയ ഒരു കടലാസില്‍ കുഞ്ഞാമ പ | 
ണിക്കര്‍ ചാര്‍ത്തു” എഴുതാന്‍ തുടങ്ങി. | 
അരിപ്പൊടി, മഞ്ഞപ്പൊടി, കരി |. 
പ്പൊടി, അവിലു“, മലരു”, തവിടു, ! | 
പഴം, വെല്ലം, ചൂടന്‍, താര്രാണി, തുളസി, | 
ചെമ്പരത്തിപ്പുവു”, . ചെക്കിപ്പവു“, ച 
ന്ദനം, ചുക്ക്‌, കുരുമുളകു, തിപ്പലി. ! | 
ആയാളി, പരുത്തീ। | 
കരു, ഭൂതാഷ്‌ടഗന്ധം, ഏരഞ്ഞിഇല, | | 
പിലാവു“വിറക', കടലാടി, പുതുപ്പാനീ, | 
വ പുഴങ്ങലരിനാഴി, തേ | 
He ഇളനീര്‍ 1, വെള്ളമുണ്ടു1, വ 
വിളക്ക്‌, വെളിച്ചെണ്ണ രണ്ടുനാഴി വ 
യില 10. sl ല്ല 7 nt 
ശേഷം തല്കാലം. 

' ചാര്‍ത്ത്‌” വീട്ടകാരെ 
കുഞ്ഞാമപ്പണിക്കര്‍ പറഞ്ഞു. 
““മാററല്‍ നാളെ രാത്രി: * 

കലീഫക്കു മാററാന്‍കഴിയാത്ത രോഗം 
കഞ്ഞാമപ്പണിക്കര്‍ മാററിയ കഥ ആദ്യം 
കാരക്കാട്ടില്‍ പരന്നു. ആ കഥ കുന്നും 
aw വയലുകളം കടന്നു മറിഞ്ഞുകൊ 
ണ്ടു അന്യ നാട്ടിലും പരക്കാന്‍ തുടങ്ങി. 


(തുടതം) 





ഏഖ്‌പിച്ചു 


[) ൮) 





OE 0027 
7 4 ച; 
ഷം യ്ന്‌ 
1 BBO 1), ്‌ 

1 10004 


Copyright 1970 LOS ANGHES 788 














Bond 1 
py 
© ’ 
| 
5 


| ഉണ്ണിക്കൃഷ്‌ണന്‍ തിരുവാഴിയോട്‌" 





ല്ലൂഇംഭേദങ്ങളില്‍ ആകാശത്തി ന്‍െറ മുഖ 
ായകഠം മാറി. നിറക്കതിരായ വയല 
കളില്‍ മൂളിപ്പാട്ടമായി കാററു്‌ അലഞ്ഞു 
നടന്നു. 

ഇനിയും ഒരു കൊയഞ്തുകാലം. ഒരി 
മല്‍ .എല്ലാ വരമ്പുകളും അവസാനിച്ചി 
രുന്നതു” മൂഅച്ഛുന്‍െറ . കളത്തി ലായിരുന്നു . 
പക്ഷേ, അക്കൊല്ലം കററകരം വഴിമാറി 
നീങ്ങി. | 

കൊയ്തൊഴിഞ്ഞ പാടങ്ങളില്‍ ചെങ്കൊ 
ടിയൃയര്‍ന്നു. കല്പുവളയും അരിവാളമണ? 
ഞ്ഞ ഗ്രാമീണ സന്ദരികരം ചുവന്ന കൊ 
ക] യേന്തി. അച്ഛന്‍െറ പ്രതാപം അകററി 
'ര്‍ത്തിയിരുന്ന, കണ്ണുകളില്‍ അമര്‍ഷ 
പ, ചുണ്ടുകളില്‍ കുററി ബീഡിയുയമായി 
പഖാക്കഠം പൂമുഖത്തു” സന്ധിസം ഭാഷണ 
വെള്ളി കെട്ടിയ 




















ദുരെ, റബ്ബര്‍ തോട്ടത്തില്‍ അടികലശ 
ണ്ടായി. ടാപ്പ്‌ ചെയ്തിരുന്ന പണിക്കാര്‍ 
ണി മുടക്കി. അച്ഛനിറക്കിയ കൃഷി 
ററാരോ കൊയ്ത. പൂട്ടാനിറക്കിയ മണി 
കെട്ടിയ കാളകളെ കഴുത്തില്‍ നുകം വെ 
0ഠന്‍ കഴിയാതെ, തലച്ചെറമന്‍ പതി 
ലും നേരത്തെ തൊഴുത്തിലെത്തിച്ചു . 

അച്ഛന്‍ പിടിവാശിയോടെ ചെറുത്തു 
ഓണക്കാഴ്ചകളുടെ എണ്ണം ചുരു 
ത്തി. കലവറ മുറിയിലെ വളകളില്‍ എ 
ന്നും കാണാറുള്ള നേന്രക്കുലകളഭെ എണ്ണം 
റഞ്ഞു. നടമുററത്തിനു” ചുററുമുള്ള വരാ 
തകളില്‍ തൂക്കിയിരുന്ന കുമ്പളങ്ങകളം 
"വള്ളരിക്കകളം എണ്ണത്തില്‍ ചുരുങ്ങി. 
നവറും പാന്തകനാരിന്‍െറ വളയങ്ങരം 
പായ കാലത്തിന്‍െറ ഓര്‍മ്മക്കുറിപ്പുക 
യി. നെല്ലു” പുഴങ്ങുന്ന നാലുകാതന്‍ 








ഞ്അഠം കുറഞ്ഞു. 


മുഖച്ഛായകരം മാററി. 
കാട്ടക്കൊത്തളങ്ങഠം കുലുക്കിക്കൊണ്ട്‌ 
ആഞ്ഞടിച്ച കാററില്‍ നെടുംതുണുകഠം 
നലകനിചു. തലകുനിക്കാന്‍ വിസമ്മ 
ിച്ചവ കടയോടെ പുഴങ്ങിവീണ. 


ഥാമത്തിന്‍െറ 








ചമ്പിന്‍െറ ചുവട്ടില്‍ തീകുത്തുന്ന ദിവ 


॥ ഏതോ അനിവാരൃതപോലെ മാററം 


ഒരു കള്ള വെളിച്ചത്തില്‍നിന്നു” മറെറാ 





പതിനാറു 


രു കളള വെളിച്ചത്തിലേക്കുള്ള ജൈത്ര 
യാത്രയില്‍ ചിറകററുവീണവരെക്കുറിച്ചു 


ചിന്തിക്കാന്‍ ആരും മിനക്കെട്ടില്ല. കണ്ണ 
'ഞ്ചിക്കുന്ന ആ ചുവന്ന വെളിച്ചം 


മറെറാ 
രഭിമത്തത്തിന്‍െറ ദീപശിഖയാണെന്നു” 
ആരും സംശയിച്ചില്ല. 
ഓരോ മാസവും ആദ്യത്തെ ആഴ്‌ച, 
ബ്രൌണ്‍നിറത്തിലുള്ള ഒരു നീണ്ട കവറു 
മായി എത്താറുള്ള ഹെഡ്‌മാസ്റര്‍ അത്ത 
വണ പ്രതൃക്ഷപ്പെട്ടില്ല. ഹെഡ്‌മാസ്റററെ 
കാണാഞ്ഞപ്പോഠം അച്ഛന്‍ ആളെ അയച്ചു” 
വിളിപ്പിച്ചു. ജനല്‍പ്പഴുതിലൂടെ ഒഴുകി 
യെത്തിയ വാക്കുകളില്‍നിന്നു്‌ മനസ്സി 
ലായി, അക്വിററന്‍സില്‍ ഒപ്പിടുന്ന തുക 
യത്രയം കിട്ടാതെ ആരും ഒപ്പിടുന്നില്ല. 
അച്ഛന്‍ ശബ്ദമുയര്‍ത്തി _- ഞാന്‍ പണം 
വിതയ്ുന്നത പണം കൊയ്യാനാണു. 
കെട്ടിടത്തിനും, കളിസ്ഥലത്തിനും, ല 
ബോറട്ടറിക്കുമായി 
ലേറെ ചെലവാക്കിയതാണു”. എന്നിട്ടി 
പ്പോരം... 
നെററിയിലെ വിയര്‍പ്പൊപ്പി ഹെഡ്‌ 
മാസ്റ്റര്‍ ശാന്തനായി പറയുന്നു. 
കാലത്തിന്‍െറ മാററം കണ്ടില്ലെന്ന്‌ 
നടിച്ചിട്ട്‌ കാരൃമില്ല. ഈ ഒഴുക്കില്‍... 
അച്ഛന്‍ അയാളെ തുടരാന്‍ അനുവദി 
ച്ചി. | 
നിങ്ങളം അവരുടെ ചേരിയിലാണ്‌... 
അയാം എഴുന്നേററു 
ഞാനിറങ്ങട്ടെ... | 
ആ ഇറങ്ങിപ്പോക്കില്‍ ഒരു വെല്ലുവിളി 
പതിയിരിക്കുന്നതു്‌ അച്ഛന്‍ മണത്തറി 
ഞ്ഞു. അതു നേരിടാന്‍ അച്ഛന്‍ കരുനീ 
ക്കങ്ങഠം ആരംഭിച്ചു. അതൊരു പൊട്ടി 
ത്തെറിയുടെ ആരംഭമായിരുന്നു ... 
അസുഖകരമായ ഓര്‍മ്മകളില്‍ സ്വയം 
തടവിലായ രമയെ ഉമ ശ്രദ്ധിച്ചു. 
തറക്കാനുള്ള ഉള്ളിയും ഇഞ്ചിയും, പിച്ച 
മുളകും അതേപടിയിരിക്കുന്നു. 
ഭൂതകാലത്തി ന്‍െറ ഇരുണ്ട ഇടനാഴിയി 
ലൂടെ ഏകയായി തപ്പിത്തടയുന്ന രമയുഭെ 
നിസ്സറഹായചിത്രം ഉമയെ വേദനിപ്പിച്ചു. 
തങ്ങഠംക്കിടയില്‍ രഹസ്യങ്ങളില്ലാതി 
തന്നിട്ടും രമയുടെ മനസ്സിന്‍െറ ഉറംമടക്ക 


ഞാന്‍ ലക്ഷത്തി 


കളിലെവിടെയോ തനിക്കഭഞാതമായ 


ഓര്‍മ്മയുടെ ശകലങ്ങഠം ഉറഞ്ഞുകിടക്ക 


ന്നുണ്ടോ? 

ഒരുപക്ഷേ, രമയും ഇതേ സംശയം വച്ചു 
പുലര്‍ത്തുന്നുണ്ടാവാം.. ബു 

എല്ലാം പങ്കവജ്കുമ്പോഴും അല്പം അവ 
ശേഷിക്കുന്നുണ്ടാവണം. ആ അവശിഷ്ട 
ത്തിനന്‍െറ നറുങ്ങുകളില്‍ നാം വേറെ വേറെ 
സ്വത്വം അന്വേഷിക്കാന്‍ ശപിക്കപ്പെട്ട 
വരാണു“. 

രമയില്‍നിന്നു” ഓര്‍മ്മയുടെ ആവനാഴി 
ഏററുവാങ്ങുമ്പോഠം നിശ്ശൂബ്‌ദം ആശ്വ 
സിപ്പിച്ചു. | 

മതി രമേ...ഇനി ഞാനാവാം. നിന്‍െറ 
ദുഃഖം എനിക്കും അവകാശപ്പെട്ടതാണ 
ല്ലോ. നിന്‍െറ സ്വപ്‌ നങ്ങഠം എന്‍റയൃം 
സ്വപ്‌ നങ്ങളാണല്ലോ. നിന്‍െറ കര്‍മ്മം 
എന്‍റയും കര്‍മ്മമാണല്ലോ. 

ഒരേ മൃഗതൃഷ്ണയുടെ അപ്രാപ്ൃതയിലേ 
ക്കാവാഹിക്കപ്പെട്ടവരല്ലേ നമ്മഠം. എല്ലാം 
നഷ്ടപ്പെട്ടപ്പോഴം പരസ്‌പരം നഷ്ടപ്പെ 
ടാതെ നാം പിടിച്ചുനിന്നു. ഈ കൂടി 
ക്കഴിയലിന്ന്‌ വിലയായി പലതും നമു 
ക്ക്‌ ഹോമിക്കേണ്ടിവന്നു. നമ്മുടെ കമാ 
രസ്വപ്നങ്ങരം. നമ്മുടെ സ്ര്രീത്വം പോലും . 

നാം വിധിയെ വെല്പവിളിക്കുകയാ. 
യിരുന്നു. പരസ്‌പരം ഒരു ബാദ്ധ്യത 
യായി നമ്മെ സൃഷ്ടിച്ച വിധിയോടു 
പകപോക്കുകയായിരുന്നു. 

പലപ്പോഴും ഉറക്കെ വിളിച്ചു പറഞ്ഞു. 

ഇല്പ...നാം പരസ്‌പരം ബാദ്ധ്യത 
യാവില്ല... | 

രമയ്ത” ശക്തിയായി ഉമ... 

ഉമയ'ക്കൂന്നായി രമ... 

സ്വയം വഞ്ചിക്കുകയായീരുന്നോ നാം? 
നമുക്കിടയില്‍ സ്വയം വഞ്ചനയെന്നതി 
ന്നര്‍ത്ഥം പരസ്‌പരം വഞ്ചന എന്നു 
തന്നെയല്ലേ? 

ന്നീ ഓക്കുന്നില്ലേ, ആ ധനുമാസരാത്രി? 

ആദ്യചുംബനത്തില്‍ മുശ്ധയായ പെണ്‍ 
കുട്ടിയെപോലെ 
ആതിര രാത്രി. 

ദൂരെ മലമടക്കുകളില്‍ കോടമഞ്ഞും 
വെണ്‍നിലാവും കളൂടിക്കുഴയുന്നു.' 

ഏതോ നിര്‍വൃതിയയഭെ പുളകങ്ങളായി 
ആകാശച്ചെരുവില്‍ നക്ഷത്രങ്ങാം. കാററി 
ന്‍െറ കുടന്നയിൽ പാലപ്പമണത്തിനന്‍െറ 


ലഹരി. യവനം തുടിക്കുന്ന ഒരു പെണ്‍ 


കുട്ടിക്കും ഉറങ്ങാനാവാത്ത രാത്രി. 
ഞാനുറക്കം നടിച്ചു. എന്‍െറ രക്തത്തി 
ന്‍റ രക്തവും മജ്ജയുടെ മജ്ജയമായ 
നീയും ഉറക്കം നടിച്ചു. ൦ . 
ജനാല 


ആദ്യം എഴുന്നേററതു” ഞാന്‍. 
യിലൂടെ പുറത്തേക്കു” നോക്കി. പടിപ്പുര 
യില്‍ വെളിച്ചത്തിന്‍െറ ചതുരം. ശ്രീധ 


രന്‍ വായിക്കുകയാവണം. 


കൊയ്തൊഴിഞ്ഞ, പാടശേഖരം നിലാ 


വിന്‍െറ മാസ്‌മരാവരണമണിഞ്ഞു” മയ 

ങ്ടുന്നു. 

. ശബ്ദമുണ്ടാക്കാതെ വാതില്‍ തുറന്നു. നീ 

കള്ളക്കണ്ണിട്ടനോക്കിയിരിക്ണെം തീച്ച. 
ഒരു നിമിഷം വാതില്‍പ്പടിയില്‍ സം 

ശയിച്ചുനിന്നു. പിന്നെ ഏതോ ആകര്‍ഷ 


ണത്തിഒന്‍റ മുശ്ധവലയത്തില്‍ സ്വയം: 


മറന്നു. | 
ഏതോ വികാരത്തിന്‍െറ തീക്ഷ്ണത 


കലാകൌമുദി 38 


പൊളട്ടിത്തരിക്കന്ന . 





യില്‍ജ്വലിച്ചു. ഉദലസന്ധികളില്‍ഏതോ 
അരുതായ“മകറം പൂത്തു. 

ഇളംകാററിന്‍െറെ ഇറുകെപ്പുണരലില്‍ 
കോരിത്തരിച്ചു. 

ആ കോരിത്തരിപ്പിന്‍െറ ചിറേറാള 
ങ്ങരം മാര്‍ദ്ദവങ്ങളില്‍ നുറഞ്ഞുനിന്നു. 

വിശാലമായ മുററം കടന്ന്‌, പൂത്തുല 
ഞ്ഞ മല്ലത്തറത്കുരികിലൂടെ, പടിപ്പുരയി 
ലെത്തിയതു” ഞാനെന്‍െറ വിധിയെ നേ 
രിടാനായിരുന്നു . റ 

ഏതോ അപ്രാപൃതയെ - അണച്ചു പു 
ല"കാനുള്ള വെമ്പലില്‍ ഞാന്‍ രമയെ 
മറന്നു. 

എന്‍െറ കാലടിവയ്‌ പില്‍ 

ട്രികഠം ഞരങ്ങി. 

പാതിതുറന്ന വാതില്‍പ്പഴതിലുടെ നോ 
ക്കി. മേശവിളക്കിന്‍െറ പ്രകാശവ്ൃത്ത 
ത്തില്‍ ശ്രീധരന്‍ ഏതോ ഓര്‍മ്മശ്ണ്ക്‌ കാവ 
ലിരിക്കുന്നു . | 

ഒന്നും ചെയ്യാതെ, ഉറങ്ങാതെ, ഉണരാ 


തെ, പുറത്തെ പ്രപഞ്ചംപോലെ, ഉറക്ക 


കലാകനമുദി 39 


sy 


കോണി. 





ത്തിനും ഉണര്‍ച്ചയ്തും ഇടയിലുള്ള ആ ഇ 
ത്തിരിവ്വത്തത്തില്‍ ലീനനായി'ട്ട്‌. ക 

തന്‍െറ പാദസ്റപൂര്‍ശത്തില്‍ ശ്രീധരന്‍ 
തലയുയര്‍ത്തി... 

രമം-.? 

അല്ല ...ഉമയാണു്‌... 

ശ്രീധരന്‍ ചിരിച്ചു. പിന്നെ എഴ 
ന്നേററു' കട്ടിലിലിരിക്കാന്‍ എനിക്കു്‌ 
സ്ഥലം തനന. 


നിശ്ശബ്‌ദത ഒരു ഭാരമായപ്പോരം ചോ 


ദിച്ചു--എന്താ ആലോചിക്കന്നതു*? 
ഒന്നായ നിങ്ങളെ രണ്ടായി കാണ 
ണോ, രണ്ടായ നിങ്ങളെ ഒന്നായി കാണ 


ണോ എന്നു ചിന്തിക്കുകയായിരുന്നു. 


കിളിപ്പാട്ടിനോളം പഴക്കമുള്ള ചിന്ത... 
ശ്രീധരന്‍െറ കരവലയം അപ്പോഴേക്കും 
തന്നെ വരിഞ്ഞുകഴിഞ്ഞിരുന്നു. 


ധൃതങ്ങളായ വിരലുകഠം നഗ്നമായ 


വയറിന്‍െറ മൃദലതയില്‍ തടവിയപ്പോ 
ഴേക്കും തന്നിലെ സ്ത്രീത്വം ഉണര്‍ന്നു കഴി 
ഞ്ഞിരുന്നു... 


- ടെയുണ്ടെന്നകാര്യം 





മേശവിളക്കിന്‍റെ തിരിതാഴത്താന്‍ 
വിരലുകറം നീണ്ടപ്പോഴേക്കും തന്‍െറ 
ചുണ്ടുകരംം അയാഠം സ്വന്തമാക്കീക്കഴി 
ഞ്ഞിരുന്നു. 
3 + * 


ഏതോ ട്രാന്‍സിലെന്നപോലെ നടന്ന 


കലുന്ന ഉമയെ, രമ, ത്ല്ല വേദനയോടെ, 
. നോക്കിനിന്നു. 
അവഠം സ്വന്തം 
പിരിക്കാന്‍ 
നടത്തി. 

അസൂയയുടെ നുരകരം മനസ്സിന്‍െറ അ 
തിരുകളില്‍ പൊടിയുന്നുണ്ടോ? അരിശ 
ത്തിന്‍െറ ഞാഞ്ഞുലുകഠം ഇഴയുന്നുണ്ടോ? 

ഇതുവരെ എല്ലാം പങ്കിട്ടെടുത്ത നാം 
ഇനിമുതല്‍ ഒററപ്പെടുകയാണോ? 

ഈ നിമിഷത്തില്‍ പോലും, ഉമയോ 
ടുള്ള വികാരങ്ങളില്‍ കാലുഷ്യത്തിനെറ 
കരിനിഴല്‍ വീണിട്ടില്ലെന്ന കാര്യം 
തെല്പാശ്വാസം നല്‍കി. 

ഉമജ്ത്രെതിരെ വിരല്‍ ചുണ്ടാന്‍ തനി 
ക്കാവുന്നില്ല. ഒരേ ശൈശവബാല്യകരമാ 
രങ്ങഠം പങ്കിട്ടെടുത്തവര്‍ക്കു", അനുകൂല 
സാഹചര്യങ്ങളില്‍, ഒരേ പുരുഷനോടു” 
അഭിനിവേശം തോന്നിയതില്‍ ' പ്രകൃതി 
വിരുദ്ധമായൊന്നുമില്ല. - 

തന്‍റയും ഉമയൃടേയം 
ലോലതന്ത്രികഠം ത്രസിക്കുന്നതുട്‌ ഒരേ 


വികാരങ്ങളെ ഇഴ 
വിഫലമായൊരു ശ്രമം 


തരംഗദൈര്‍ഘ്യത്തിലാവുമ്പോഠം, ഈ 


അഭിനിവേശത്തിലെ സാജാത്യത്തെക്കു 
റിച്ചു” കണ്ണിതപ്പെട്ടിട്ട കാര്യമില്ല. 
ഒരുപക്ഷെ, ഉമ അല്പംകൂടി ക്ഷമ കാ 


ണിച്ചിരുന്നെങ്കില്‍, - ആ മുററത്തുകൂടെ 
ആദ്യം നടന്നുനിങ്ങുന്നതു” താനാവുമാ 
യിരുന്നു. | 


ശ്രീധരന്‍െറ ഇറുകെപ്പുണരലില്‍ വിള | 


ക്ണെയ്താനുള്ള മനസ്റ്റാന്നിദ്ധ്യംപോലും 
താന്‍ കാണിക്കുമായിരുന്നില്ല. ; 
അവഠം ആ രംഗം ഓര്‍ത്തു. നാക്കില 


'യില്‍ നിവേദ്യവുമായി ആദ്യം ശ്രീധരനെ 


സമീപിച്ചതു” താനായിരുന്നു. താനവി 
അറിഞ്ഞുകൊണ്ടുത 
ന്നെയാവണം 
യുമായി അവിടെയെത്തിയതു'. 

ഏതോ മോഹങ്ങാം മുനമടക്കുന്നതും , 
ഉള്ളിന്‍െറ ഉള്ളില്‍ ഏതോ വൃഥയുടെ 
നീരുറവ പൊടിയുന്നതും അവളറിഞ്ഞു. 

ഉള്ളിന്‍റെ ഉള്ളില്‍ എന്തെല്ലാമോ 
ഉതിര്‍ന്നു വീഴുന്നതുപോലെ. 

എന്നിട്ടും : ഉമയെ കുററപ്പെടുത്താനാവു 
ന്നില്ല... 

അമ്മയുടെ ഗര്‍ഭപാത്രത്തില്‍നിന്നു” 
വിധി ആദ്യം ഉന്തിത്തള്ളിയതു” അവളെ 
ആയിതുന്നുവല്ലോ... | 

ആ അര്‍ത്ഥത്തില്‍ ഉമ തന്‍െറ ചേച്ചി 


യാണു ...ഉമയുടെ അരിപ്പല്ലകളാണാദ്യം 


ഇളകിയത്ു”. 
യായതും. ി | | 

പ്രതിസന്ധികളിലെല്ലാം ആദ്യം സമാ 
ധാനം തേടുന്നതു” ഉമതന്നെ. 


(തുടരും) 


ഉമയാണാദ്യം ല്ുതുമതി 


മനസ്സിന്‍െറ 


ഉമയും മറെറാരു നാക്കില . 























7777777777 





ലൂ 


കെ. എസ്‌. ആര്‍. 
to 


വൈനിന്‍െറെ നാടായ മൊഠംഡാ 
വിയ റിപ്പബ്ബിക്കി ന്‍െറ തലസ്ഥാനമാ 
ണു” കിഷിനെവ”. സോവിയററ്‌ റിപ്പ 
ബ്സ്ിക്കുകളില്‍ വലിപ്പം കൊണ്ടു്‌ ഒരു കൊ 
നിയനായ മൊഴഠംഡാവിയ രൂപീകരി 
ചതയ” 1924-ല്‍ ആണ്‌. | 
കീവില്‍നിന്നും ഏകദേശം നൂറുസീററവ 
ള്ള ഒരു ചെറിയ അന്‍െറാണോവ്‌ വിമാ 
നത്തിലാണു്‌ ഞങ്ങഠം കിഷിനെവിലേ 
ക്കു്‌ പറന്നതു”. അന്തര്‍ദ്ദേശീയ ഫ്‌ളൈ 
ററുകരംക്കുപയോഗിക്കുന്ന വിമാനങ്ങളാ 
| ണിവ. രാജ്യത്തിന്‍ൌെ വിസ്‌തൃതികൊ 
| ണ്ടു” വിമാനം ഒരു സാധാരണ ഗതാഗത 
| മാദ്ധ്യമം ആയിത്തീര്‍ന്നിരിക്കുന്നു. 
| കിഷിനെവ്‌ വിമാനത്താവളത്തിലും, 
| “മററുള്ളിടങ്ങളിലെപ്പോലെ, പത്രപ്രവര്‍ 
| ത്തകസംഘ പ്രതിനിധികരം സ്വീകരണ 
'ത്തിനെത്തിയിതുന്നു. അവര്‍ ഞങ്ങളെ 
സോവിയററ* ഒദ്യോഗികയാത്രാ ഏജന്‍ 
സി നടത്തുന്ന 'ഇന്‍ടുൂറിസ്ററ്‌”” ഹോട്ടലി 
ലേക്കു” കൂട്ടിക്കൊണ്ടുപോയി. 
കിഷിനെവിലെ പരിപാടികരംക്ക്‌ 
നാന്ദി കുറിച്ചതു” വ്‌ളാഡിമിര്‍ ലെനിന്‍ 
യണിവേഴ*സിററിയാണ്‌. അവിടെ, 
വച്ചു” ഇന്ത്യന്‍ വിദ്യാര്‍ത്ഥിയായ ട്ൃഷി 
യെ പരിചയെ ഡെല്‍ഹിയിലെ 
“ എന്‍ജിനീയേഴ്‌സ്‌ ഇന്ത്യ'യില്‍ ജോലി 
യായിരുന്ന ഭൃഷി കിഷിനെവില്‍ പഠി 
ക്കാന്‍ വന്നിട്ട്‌” രണ്ടു വര്‍ഷമായി. അന്താ 
രാഷ്ടരീയനിയമമാണ്‌ വിഷയം. യൂണി 
വേഴ്‌സിററിയിലെ 13,000 വിദ്യാര്‍ 
ത്ഥികളില്‍ 600 പേര്‍ വിദേശത്തുനിന്നു 
്ളവരാണു'. വിദ്യാര്‍ത്ഥികരംക്ക്‌ 80 
റൂബിഠം (1000 രൂപ) സ്സൈപ്പെന്‍ഡ്‌ 
കിട്ടമെന്നു” ട്ടഷി പറഞ്ഞു. നന്നായി 
പഠിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാന്‍ 
. വ്യവസ്ഥയുള്ളതുപോലെ, ഉഴപ്പ്യാര്‍ക്കു്‌ 
പപിഴയുമുണ്ട്‌. മററു. ചെലവുകടംക്കായി 
പ്രതിവര്‍ഷം 300 റൂബിളം നല്‌കും. 
 യൃണിവേഴ്‌സിററിയിലെ ലൈബ്രറി 
യില്‍ 20 ലക്ഷം പുസ്തകങ്ങം ഉണ്ടത്രെ! 
കീവ്‌, കിഷിനെവ്‌ യാത്രകളിലും 
| ദ്വിഭാഷി ഹെലനും, മോസ്റോവില്‍നിന്നു്‌ 





മുഖ്യ ഡോക്‌ടറും, 


മേനോന്‍ 


ഒരു വനിതാ പത്രപ്രതിനിധിയും ഞങ്ങ 
ളെ അനുഗമിച്ചിരുന്നു . മൊടംഡാവിയ 
യില്‍ ഭൂമികുലുക്കം അനുഭവപ്പെടാറള്ളതി 
നാല്‍ കെടിടങ്ങളെല്ലാം കൂടുതല്‍ ഉറപ്പാ 
യിട്ടാണ്‌ പണിയുന്നതെന്നു്‌ ഹെലൻ 
പറഞ്ഞു. B 
യൃണിവേഴ*സിററിയില്‍നിന്നും അത്യാ 
ധനിക സജ്ജീകരണങ്ങളുള്ള ഒരു ആശു 
പത്രിയിലേക്കാണു്‌ പോയതു”. കണ്ടാല്‍ 
ഏതോ വലിയ തിയേററര്‍ ആണെ 
ന്നേ തോന്നു. രോഗികളടെ തിരക്കോ, 
ക്യൂവോ എവിടെയുമില്ല. ചെറിയ 
റിപ്പബ്ബിക്കി ലെ ഈ വലിയ ആശുപത്രി, 
നഴ്‌സും ഞങ്ങളെ 
കൊണ്ടുനടന്ന്‌ കാണിച്ചു” , എല്ലാം വിശ 
ദീകരിച്ചുതന്നു . ആശുപത്രിയിലെ കോണ്‍ 
ഫറന്‍സുഹാഠം, ഡെല്‍ഹിയിലെ വി 
ഗ്യാന്‍ ഭവനോടു കിടപിടിക്കും 
രോഗികളെ ആശുപത്രിയില്‍ കൊണ്ടു 
വരാന്‍ പലപ്പോഴം ഹെലിക്കോപ്‌ ററര്‍ 
ഉപയോഗിക്കുന്നു. അതേപോലെ രോഗി 
കളെ സന്ദര്‍ശിക്കാന്‍ ഡോക്‌ടര്‍മാരും, 
ഹെലിക്കോപ്‌ററര്‍ ഉപയോഗിക്കാറുണ്ടു്‌ . 
സ്വീകരണഹാളില്‍ നിരനിരയായി വി 
ഡിയോ ടെലിഫോണ്‍. രോഗികളെ 
കാണാന്‍ വരുന്നവര്‍ക്ക്‌ വിഡിയോവഴി 
മുഖാമുഖം സംസാരിക്കാന്‍ കഴിയും. 


സോവിയററ്‌ ഭരണഘടനയനുസരി 
ചു്‌, എല്ലാ പരന്മാര്‍ക്കും സാജനൃയ 
ചികിത്സ, അതെത്ര ചെലവുള്ളതാണെ 
ങ്ചിലും ലഭിക്കം. രോഗം തടയുന്നതി 
നാണു” കൂടുതല്‍ പ്രാധാന്യം കൊടുത്തി 
ടുള്ളതു്‌ . സാനിട്ടറിഡോക്‌ടര്‍മാര്‍ എ 
ന്നൊരു വിഭാഗംതന്നെയുണ്ടിതി നു്‌. 
വായ, കുടിനീര്‍, ആഹാരപദാര്‍ത്ഥങ്ങഠം 
ഇവ സദാസമയവും പരിശോധിച്ചു” 
അവയുടെ മേന്മ ഉറപ്പുവരുത്തുക മാത്രമാ 
ണു” ഇവരുടെ ജോലി. കൂടാതെ ഓരോ 
വര്‍ഷവും 1-0 ദശലക്ഷം ആരോഗ്യവാ 
ന്മാരെ, വൈദ്യപരിശോധന നടത്തി, 
രോഗമൊന്നുമില്ലെന്നു' ഉറപ്പുവരുത്തുന്ന. 

വൈദ്യശാസ്രത്രത്തില്‍ ഡിഗ്രി 
പുറത്തിറങ്ങുന്ന ഡോക്ടര്‍മാരില്‍ 60 





എടുത്തു 


ശതമാനത്തെയും , ഗ്രാമീണപ്രദേശങ്ങ 
ളില്‍ - പരന്നുകിടക്കുന്ന ഒട്ട്‌ പേഷ്യന്‍റ* 
ക ളിനിക്കുകളി ലേക്ക്‌ അയയ്തുന്നു. വൈ 
ദൃശാസ്ത്രത്തിന്‍െറ എല്ലാ തുറകളിലും, 
ഉദാഹരണമായി കൃത്രിമ ഹൃദയ നിമ്മാ 
ണത്തിലും, അദ്‌ഭതാവഹമായ പുരോ 
ഗതി സോവിയററ്‌ യൂണിയന്‌ കൈവ 
ന്നിട്ടണ്ടെന്നു്‌ ഡോക്‌ടര്‍ മുഖ്യന്‍ പറഞ്ഞു. 

ആശുപത്രിയില്‍ ബാരോ ചികിത്സ 
കണ്ടു. ശവപ്പപെട്ടിപോലുള്ള ഒരു പേടക 
ത്തില്‍ കഠിനമായ ശ്വാസകോശരോഗ 
ങ്ങളള്ള (ഉദ: ആസ്‌ മ) രോഗിയെ കിട 
ത്തുന്നു. പിന്നീട്‌ കനത്ത സമ്മര്‍ദ്ദത്തില്‍ 
ഓക്സിജന്‍ അടിച്ചുകയററുന്നു. ഇങ്ങനെ 
കുറെനേരം കിടന്നാല്‍ വളരെ ആശ്വാസം 
കിട്ടമത്രെ. കണ്ണാടിപ്പെട്ടിയില്‍ കിട 
ന്നിരുന്ന ഒത രോഗിണി ഈ വിശദീകര 
ണങ്ങാം നടക്കുമ്പോഠം ഞങ്ങളെ നോക്കി 
കണ്ണു ചിമ്മിക്കൊണ്ടിരുന്നു. അമേരിക്ക 
യില്‍നിന്നും ഇറക്കുമതിചെയ്ത കും പൃയട്ടര്‍, 


കിഡ്‌നിസ്താനര്‍, റേഡിയോ ഐസോ 
ടോപ്പ്‌ ഉപകരണം ഇങ്ങനെ പലതും 
ഇവിടെയുണ്ടു”. ൂ 


. മൊരംഡാവിയയുടെകഥ വീഞ്ഞിന്‍െറ 
കഥയാണ്‌. നൂററാണ്ടുകളോളം മുന്തിരി 
വള്ളി മൊഠംഡാവിയയുടെ പ്രതീകമാ 
യിരുന്നു. ഈ നാട്ടിലെ ഏററവും പ്രായം 
ചെന്ന കുടിയേററക്കാരനും, മുന്തിരിലത 
തന്നെ. വടക്കന്‍ മൊഠംഡാവിയന്‍ ഗ്രാമ 
മായ നാസ്‌ലാവ്‌ചയിലെ ചോക്ക്‌ 
നിക്ഷേപങ്ങളില്‍ വൈന്‍ ഇലകളടെ 25 
ദശലക്ഷം പഴക്കമുള്ള പാടടകുഠം കണ്ടെ 
ടത്തിട്ടണ്ടുപോലും. | 

സോവിയററുയൂണിയന്‍െറ 0.15 ശത 
മാനം വിസ്തീര്‍ണ്ണത്തില്‍ ഒതുങ്ങിക്കിട 
ക്കുന്ന മൊഠംഡാവിയയില്‍ ആണു്‌ രാജ്യ 
ത്തുള്ള ആകെ വൈന്‍തോട്ടങ്ങളടെ നാലി 
ലൊന്നു്‌. ഇവിടെ 1980-ല്‍ 46 കോടി 
ലിററര്‍ വൈന്‍ ഉല്ലാദിപ്പിച്ചു. ഭൂഗഭസംഭ 
രണികളില്‍ രണ്ടുകോടിയോളം: ലിററര്‍ 
വൈന്‍ ശേഖരിച്ചു വച്ചിരിക്കുന്നു. വെള്ള 
വൈന്‍, ചു വപ്പുവൈന്‍, മധുര വൈന്‍, 
തിളങ്ങുന്ന വൈന്‍ഇങ്ങനെ പലവിധത്തി 
ലുണ്ടു”്‌ വീഞ്ഞു. അമേരിക്കന്‍ ഐക്യ 
നാടുകഠം, ബ്രിട്ടന്‍, ജര്‍മ്മനി തുടങ്ങിയ 
രാജ്യങ്ങളിലേക്ക്‌ ഇതു വന്‍ തോതില്‍ 
കയററുമതി ചെയ്യന്നു. 

മദ്യത്തിന്‍െറ ഈ മാതൃഭൂമിയില്‍ ചെ 
ന്നിട്ട്‌ ഒരു മദ്യശാല സന്ദര്‍ശിക്കാതിരു 
ന്നാലോ? വളരെ വിചിത്രമായ ചരി 
ത്രമുള്ള ഒരു വൈന്‍ സെല്ലാറില്‍ ആണു്‌ 
ആദ്യം. പോയതു”. ആ സെല്ലാര്‍ 1940 
വരെ ഒരു ഗ്രീക്ക്‌ പള്ളി ആയിരുന്നു. 
പുരാവസ്‌തു മന്ത്രികാര്യാലയം 
1967-ല്‍ ഏറെറടുത്തു”, മദ്യ മന്ത്രികാര്യാ 
ലയത്തിനു്‌ സമ്മാനിച്ചു. അവര്‍ പള്ളി 
പുതുക്കിപ്പണിതു” മനോഹരമായ മദ്യശാ 
ലയാക്കി മാററി. ഇന്നലത്തെ അഠംത്താ 
രയില്‍ ഇന്നു” വൈനിന്‍െറ വില്‍പ്പന 
കൌണ്ടര്‍ . 


ഭൂമിക്കടിയില്‍ പണികഴിച്ച വിശേഷ 


പ്പെട്ട സെല്പാറില്‍ ആണു” ആദ്യം ഞങ്ങ 
ളെ ആനയിച്ചുതു”. ഇഷ്ടികകൊണ്ടു തീര്‍ 
ത്ത ഭിത്തികളം, കമാനങ്ങളും. മേശപ്പൂ 
വെവ്വേറെ തരത്തിലുള്ള വൈന്‍. 


കലാകാമുദി 40 


ത്തു” ട്രേയില്‍ ഒന്‍പതു ചഷകങ്ങളില്‍ 





സെല്ലാറിന്‍െറെ അധികാരി, അഴകററ 
1 തിളക്കമുള്ള കണ്ണ 
വിന്‍ 
ഭാഗത്തു” മകളിലേക്കായി കെട്ടിവച്ചിരി. 


ഒരു സ്ത്രീയായിതുന്ത. 
കരം. വാരിയെടത്തു്‌ ശിരസ്തിനു്‌ 
കന്നേ മടി. നിറപ്പകിട്ടാര്‍ന്ന വേഷവും, 
നര്‍മ്മ ബോധമുള്ള സംഭാഷണവും. എല്ലാം 


റഷ്യന്‍ ഭാഷയിലായിരുന്നെങ്കിലും. ആം 


ഗ്യങ്ങാംകൊണ്ടും, പറയുന്ന രീതികൊ 
ണ്ടും, ഒട്ടമുക്കാലും തര്‍ജ്ജമചെയ്യന്നതിനു 
മുമ്പേ ഞങ്ങഠംക്കു മനസ്സിലായി. 

““ഈ വൈന്‍ നിങ്ങളാരും മറക്കുകയി 
ല്ലെന്ന്‌ എനിക്കറപ്പണ്ട്‌. വൈനിന്‍െറ 
ഗുണഗണങ്ങളെപ്പുററി ഞാന്‍ പറയണോ? 
അല്പം തചിച്ചുനോക്കൂ. 
കഴിച്ചാല്‍ നിഴജേളടെ കാമിനി കൂടുതല്‍ 
മനേഠ്ഹരിയായി കാണപ്പെടും. 
ചിലതു്‌ നിങ്ങളുടെ പാരുഷത്തിനു്‌ മാററു 
കൂട്ടമെന്നു്‌ ഇതിഹാസം. '' 

' “ഒന്‍പതു തരത്തിലുള്ള വൈന്‍ ആണു, 
ഓരോ പെഗു” വീതം, നിങ്ങളഭെ മുമ്പില്‍ 
വച്ചിരിക്കുന്നതു”, ആഭ്യം നിറമില്ലാത്ത 
വലതുവശത്തു” വച്ചിരിക്കുന്ന വൈന്‍ എ 
കൂ. അതാ അതുതന്നെ. ഇതിന്‍െറ കഥ 
ഞാന്‍ പറയട്ടേ...ഇനി ഇതു കഴിക്കുന്ന 
തെങ്ങനെയെന്നു”. ചഷകത്തിന്‍െറ ത 
ണ്ടില്‍പ്പിടിച്ചു്‌്‌ എടുക്കൂ. എന്നിട്ട്‌ സാ 
വധാനം വൈന്‍ വട്ടത്തില്‍ കുറക്കുക. 
മെല്ലെ, അങ്ങനെതന്നെ. ഒന്നു മണത്തു 
നോക്കൂ, നിങ്ങഠംക്കിഷൂപ്പെട്ടവല്ലെ അതി 


ന്‍െറ ഗന്ധം. ഇനി ഒരു തുള്ളി രുചിച്ചു 
നോക്കണം. ങ്‌ ഹാ കൊള്ളാം. ഒററവ 
ലിക്ക്‌” അകത്താക്കുക. ഇനി അടുത്ത 
തെടുക്കാം, അതിന്‍െറ കഥ വേറെ 
യാണു്‌...” . | 
കഥകേട്ട്‌ എല്ലാവരും ഒന്‍പതു ഗ്ലാസും 
കാലിയാക്കി. അപ്പോഴാണു” മദ്യത്തി 
നെറ മാധുര്യം അറിയുന്നതു”. മൊഠംഡാ 


വിയ ഒരു പുതിയ വെളിച്ചത്തില്‍ കുളിച്ചു 
നില്‌ക്കുന്നു. | 

കൂടെയുണ്ടായിരുന്ന എല്ലാവരും, ദ്വിഭാ 
ഷി ഹെലനടക്കം മദ്യപിച്ചു എന്നു 
പറയേണ്ടതില്ലല്ലൊ. മൊരംഡാവിയക്കാ്‌ 
രായ രണ്ടു” പെണ്‍കുട്ടികളം കൂട്ടിനുണ്ടായി 
രുന്നു. 'തീരുന്നതിനനുസരിച്ചു* വൈന്‍ 
വിണ്ടും വീണ്ടും ഒഴിച്ചു കൊണ്ടിരുന്നു ക 

ടല + ര 


കിഷിനെവ്‌ നഗരത്തില്‍നിന്നും അര 
മണിക്കൂര്‍ എടുത്തു സോഷോയ്‌ മലോകി 
ഷ്‌ ഗ്രാമത്തി ലെത്താന്‍. ഒക്‌ടോബര്‍ 
വിപ്പവത്തിനു്‌ മുമ്പുള്ള പുരാതനാവശി. 
ഷൂങ്ങഠം സൂക്ഷിച്ചിട്ടള്ള ഒരു കാഴ്ച,ബംഗ്ലാ 
വു്‌ കാണാനാണിവിടെയെത്തിയതു”്‌. 
ഒരു ചെറിയ കുന്നിന്‍െറ മുകളിലാണ്‌ 


മ്യൂസിയം. അടിവാരത്തില്‍ ഒരു കൃഷീ 
വലകുടുംബം. കണ്ടാല്‍ കേരളമെന്നേ 
തോന്നു. മാവിന്‍ചുവട്ടില്‍ കാററുകൊ 


ജന്ന അമ്മൂമ്മയും ഓടിക്കളിക്കുന്ന കൊച്ചു 
മക്കളം. . പുല്ലൂ തിന്നു കൊണ്ടിരുന്ന പതു 
കരട്ടി തലയുയര്‍ത്തി ഞങ്ങളെ കരതുക 
പൂര്‍വ്വം നോക്കി. 

മൃസിയത്തെക്കാളം എന്നെ ആകർഷി 
ചതു” മ്ൃസിയം സൂക്ഷിപ്പുകാരനായിരു 
നു. പണ്ട്‌ വിപ്പവസേനാനിയായിരുന്നു 
അയാം. വിശിഷ്ട സേവനത്തിനു” യുദ്ധ 
വീരന്‍ എന്ന ബഹുമതി ലഭിച്ചു. പല 


കലാകരമുദി 41 


ചില വൈന്‍ 


മററു 


കൂടിയ തിരക്കു”. 


പ്പോഴായി കിട്ടിയ “ മെഡലുകരം'” | പത്തു. ) 


മുപ്പതെണ്ണും വരും. എല്ലാം പഴകി നിറം 
മങ്ങിയ കോട്ടില്‍ യുക്കിയിട്ടിരിക്കനര. 
പണ്ടത്തെ ചതുൂററത്തില്‍ വൃദ്ധന്‍ ഇറപ്പാഴം 
ഈററം കൊണ്ടിരുന്നെങ്കിലും സാമ്പത്തിക 
മായി ബുദ്ധിമുട്ടിലാണെന്നു വ്യക്തം . 
അടുത്തതായി പോയതു” ഒരു പുസ്തക 
പ്രകാശനശാലയി ലേക്കാണു്‌. ഓരോ 
വര്‍ഷവും ഈ ചെറു റിപ്പബ്ബിക്കി ലെ ഈ 
പുസ്നകക്കമ്പനി ആയിരം പുതിയ പുസ്ത 
കങ്ങഠം പുറത്തിറക്കുന്നു. അവയെ ഒന്നര 
ക്കോടി പ്രതികളാണു” അച്ചടിക്കുന്നതു*. 
| മുപ്പത്തിയഞ്ചു” സോവിയററ്‌ ഭാഷക 
ളിലും, മുപ്പത്തിമൂന്നു” വിദേശ ഭാഷകളി 
ലും പുസ്തകങ്ങം ഇറക്കുന്നുണ്ടു”. മാര്‍ക്ക 
ണ്ഡേയന്‍െറ തിരഞ്ഞെടുത്ത കഥകളളെ 
യും യശശരീരനായ കെ. പി. എസ്‌. 
മേനോന്‍െറ മകളായ പാര്‍വ്വതി തമ്പിയയ 
ടെ 'ഗീത സ്‌കൂളില്‍ പോകുന്നു" എന്ന 
ബാലസാഹിത്യരചനയുടെയും . റഷ്യന്‍ 
തര്‍ജ്ജമ ഞാന്‍ കാണുകയുണ്ടായി. റഷ്യന്‍ 
ഭാഷയിലേക്ക്‌ വിവര്‍ത്തനം ചെയ്യാ 
നുള്ള പുസ്തകങ്ങാംം വി ദശഭാഷകളില്‍ 
നിന്നും തിരഞ്ഞെടുക്കുമ്പോരം പ്രത്യയ 
ശാസ്ത്രം ആണ്‌ അളവുകോല്‍. അശ്ശീല 
കൂവയുള്ള പുസ്മകങ്ങഠം പ്രസിദ്ധീകരിക്കു 
കായേ ഇല്ല. | 


ഇന്‍ട്ടറി സ്റ്റഹോട്ടലില്‍ അടുത്ത മുറി 


യില്‍ ഒരു റുമാനിയക്കാരനും, പത്നിയും 
(തോ കൂട്ടുകാരിയോ) ആയിരുന്നു. 
ബാല്‍ക്കണിയില്‍നിന്നും കാററുകൊള്ള 


വേ ഞങ്ങഠം പരിചയപ്പെട്ട. കല്‍ക്കത്ത, 
ബോംബെ, ഇന്ദിരാഗാന്ധി, ചരണ്‍ 
സിംഗ്‌, സെയില്‍സിംഗ്‌ ഇങ്ങനെ എ 
നിക്കു” കേട്ടാല്‍ തിരിച്ചറിയാവുന്ന പേരു 
കഠം പറഞ്ഞാണു തുടങ്ങിയതു“. അയാഠം. 
കക്‌ ഇംഗ്ലീഷ്‌. അറിയാന്‍ വയ്യാത്തതി 
നാല്‍ നിക്കൊളായ്‌ ചീ ചെസ്‌ക 

(വമാനിയന്‍ പ്രധാനമന്ത്രി), ബുക്കാറസ്റ്റ* 
എന്നൊക്കെ ഞാന്‍ മറുപടിയും കൊടുത്തു. 
അല്പം കഴിഞ്ഞപ്പോഠം അയാഠം പോക്ക 
ററില്‍നിന്നും റൂബിഠം നോട്ടുകഠം എടുത്തു 
കാട്ടി പകരം ഡോളര്‍ തരാമോ എന്നാ 
യി. യാത്രയയഭെ ഉത്തരാര്‍ദ്ധത്തിലായ 


തിനാല്‍, ഡോളര്‍ എല്ലാം ചെലവായി 


പ്പോയി എന്നു പറഞ്ഞു മനസ്സിലാക്കാന്‍ 
ഒത്തിരി പ്രയാസപ്പെട്ട. ആഅഴച്ചറഴാണു്‌ 


അയാഠം എന്‍െറ വിരലിലെ തിളക്കം 
ശ്രദ്ധിച്ചതു. ബുഡാപെസ്സിലെ ജില്പി 
യെപ്പോലെ, ഉടനെ അയാറഠംക്ട വേണം 
എന്‍െറ വിവാഹമോതിരം. അതോടെ 
ആ സഹൃല്‍ബന്ധത്തിനു്‌ ഞാന്‍ വിരാമ 
മിട്ടഎന്നു പറയേണ്ടതില്ലല്ലോ. 


കിഷിനെവിലെ അവസാന ദിവസം. 
ഇന്‍ ടൂറിസ്റ്റ്‌ റെസ്റ്റൊറാണ്ടില്‍ പതിവില്‍ 
നിറയെ സ്‌്‌ക്ളൂഠം 
വിദ്യാര്‍ത്ഥികഠം, അധികവും പെണ്‍കുട്ടി 
കളം. അത്താഴത്തോടൊത്തു്‌ പാട്ടം 
ഡാന്‍സുമായി ഉല്ലസിക്കാന്‍ വന്നവര്‍. 


പലരും ആഹാരത്തിനിടയ്കു്‌ കൂട്ടകാരിയു 


മായി നത്തവേദിയിലേക്കു ചെന്നു്‌ 
ഒന്നോ രണ്ടോ ഡാന്‍സ്‌ ചെയ്യും. ഞാനും 
കൊളംബിയക്കാരന്‍ റോബര്‍ട്ടോവുംകൂടി 
ഭാഗ്യം പരീക്ഷിക്കാന്‍ ചെന്നു. റോബര്‍ 
ട്ടോവിനു” റഷ്യന്‍ അറിയാമായിരുന്നതി . 


നാല്‍ ഞങ്ങഠം ബാല്‍ക്ണിയില്‍ നിന്നീ 
രുന്ന രണ്ടു സുന്ദരികളെ സമീപിച്ച. പരീ 
ക്ഷ കഴിഞ്ഞു” വിനോദയാത്രയ്കിറങ്ങിയ 
ഒരു കൂട്ടത്തിലാണു” അവര്‍ ഇവിഭെ എത്തി 
യത്ത്‌. മുറിഞ്ഞ റഷ്യനില്‍ അല്പനേരം കുശ 
ലപ്രശ്‌നം നടത്തിയതിനുശേഷം അവരെ 
ഞങ്ങഠം ഡാന്‍സിനു ക്ഷണിച്ചു. ആദ്യം 
അല്വം മടിച്ച്‌ അവര്‍ വന്നു. ഞാന്‍ 
റഷ്യന്‍ സംസാരിക്കാത്തതിനാല്‍ എന്‍െറ 

കൂട്ടുകാരി 'വോരംഗ' നിരാശയായിരു 
ന്നെന്നു തോന്നി. ഡാന്‍സു ചെയ്യുന്ന സമ 
യമന്രയം ഇടയ്ക്കിടെ “പാരുസ്‌കി' 
(റഷ്യന്‍ പറയൂ) എന്നു്‌ വോഠംഗ പര 
ഞ്ഞു കൊണ്ടിരുന്നു. [ 


പിറേറദിവസം പ്രഭാതം. വിമാനത്താ 
വളത്തിലേക്ക പോകാന്‍ തയ്യാറായി , 
ഞങ്ങഠം ഇന്‍ടടറിസ്‌ററ്‌ ഹോട്ടലിന്‍െറ 
മുമ്പില്‍ നില്‍ക്കുന്നു. തരക്കേടില്ലാതെ 
വസ്ത്രധാരണം ചെയ്ത രണ്ടു പയ്യന്മാര്‍... 
പത്തുവയസ്റരവരും-മെല്ലെ അടുത്തുവന്നു, 
റഷ്യനില്‍ എന്തോ പറഞ്ഞു. സമയം 
ചോദിക്കയാണെന്നാണു്‌ ഞാന്‍ കരുതി 
യത്ത്‌. പിന്നെയാണു മനസ്സിലായതു്‌ 
അവനു അഞ്ചു കോപ്ചെക്ക്‌ ആയിരുന്നു 
വേണ്ടിയതെന്നു”. നമീബിയക്കാരനായ 


ആംഗോള അഞ്ചു കോപ്പൊക്ക്‌ നാണയം 


സമ്മാനിച്ചു. അതുംകൊണ്ട്‌” അവന്‍ ഓടി 


 പ്പോവുകയും ചെയ്ത. 


പത്തുമിനിട്ട കഴിഞ്ഞപ്പോഠം അവര്‍ 
വീണ്ടും പ്രത്യക്ഷപ്പെട്ട. വീണ്ടും കാലു 
ചൊറിഞ്ഞുകൊണ്ടു', മറെറാരു ടുറിസ്റ്റി 
നോട ചോദിക്കയാണു” “ “എനിക്കു” നി 
ങ്ങഠം ഒരഞ്ചുകോപ്പക്ക്‌ നാണ്യം തരാ 
മോ? '' എന്നു്‌. എന്തു മിടുക്കനാണെന്നു 
നോക്കണം. കുട്ടികം എവിടെയും സൂത്ര 
ശാലികഠംതന്നെ. 


കിഷിനെവില്‍ നിന്നും നൂറു സീററുള്ള 


- ഒരു ആന്‍റണോവ്‌ വിമാനത്തില്‍ ആണു” 


മോന്ധ്‌കോവിലേക്ക്‌്‌ മടങ്ങിയ തു്‌. 
വായ്‌ മൂടിക്കെട്ടിയ അഞ്ചു വലിയ അരം 
സേഷ്യന്‍നായ്ക്ാം ചേന്ന ഒരു കുടുംബം 
ഞങ്ങ ളോ ടൊത്തുണ്ടായിരുന്നു. എന്‍െറ 
അടുത്തിവന്ന അഫ്‌ഗാന്‍ സുഹൃത്ത്‌ 
നാസര്‍ അന്നു കാലത്തു്‌ ഒമ്പതു റൂബിഠം 
കൊടുത്തു വാങ്ങിയ ബാഗിന്‍െറ സിപ്പ്‌ 


ചീത്തയായി പ്പോയ തോര്‍ത്തു” സങ്കട 
ഏപ്പട്ട. എയരഹോസ്‌ററസ്‌ ട്രേയില്‍ 
ചീപ്പു”, കൈലേസ്‌, ചെറിയ കുപ്പി 


വൈന്‍ ഇവ വില്‍പ്പനയ്ക്കു കൊണ്ടുവന്ന. 
നൈജീരിയക്കാരനായ അലാവൊളെ, 
വളരെ പരിശോധനനഷ്ത്കുശേഷം ഒരുകൈ... 
ലേസ്‌ വാങ്ങി. വിമാനത്തിലെ വില്‍പ്പ 
നയ്തൂ്‌ വിലക്കൂടുതല്‍ ഇല്ല എന്നുതോന്നി. 


കിഷിനേവില്‍നിന്നുും വന്നിറങ്ങിയ 
ത്‌ മോസ്‌കോ” വിമാനത്താവളത്തി 
ലാണു. അന്തര്‍ദ്ദേശീയ പറക്കലിനു്‌, 


ഇതുപോലെ. വേറെയും മൂന്നുനാലു” വി 
മാനത്താവളങ്ങരം മോസ്കോവില്‍ ഉണ്ടു്‌. 
തിരിച്ചു നാട്ടിലേക്ക്‌ മടങ്ങുക എന്ന 
ഏകയിനപ്പുരിപാഭി യമായി ഞങ്ങ 











പം “ഉക്രേയിന ഹോട്ടലില്‍ തിരി 


ഡെല്‍ഹിക്കുള്ള ഫ്‌ളൈററ" 
യില്‍ ഒന്‍പതുമണിക്കായിരുന്നു. ശ്രമത്വേ 
വ്‌ 14 വിമാനത്താവളത്തില്‍ മലയാളച്ഛു 


ഇപ്പോള്‍ ലഭിക്കുന്നു 
























































യയുൃള്ള കുറെ മുഖങ്ങാം, മോസ്റോവിലെ 
പ്രോഗ്രസ്‌ . നാലി 
ജോലിചെയ്യുന്ന ഗോപാലകൃഷ ണും 
കുടുംബവും ആയിരുന്നു അതു“. കൂടാതെ 
കിഷിനെവില്‍ കണ്ടുമറന്ന മറെറാരു 
മുഖവും. സോവിയററ്ലാന്‍ഡ്‌ അവാര്‍ 
ഡ്‌ നേടി, റഷ്യന്‍ പരൃടനത്തിനെ 
ത്തിയ, മഹോരാജാസ്‌ കോളേജ്‌ പ്രൊ 


ഡീലക്‌സ്‌ 





വളരെ മയമുള്ളതു* 


00൮൫0 


ധിച്ചില്പലായിരുന്നു. 
രാജ്യങ്ങളിലെ താമസത്തിലെ മധുര 


വളരെ സുഖകരമായതു” 


ഫസര്‍ കെ. പി. ശശിധരനെ ക്കിഷി 


2 
'ല്‍വച്ച്‌ പരിചയപ്പെടാന്‍ സാ 
ey mB TN EE 


സ്‌മരണകഠം അയവിറക്കി ക്കൊണ്ടു ഞ 

ങ്ങഠം മടക്കയാത്ര ആരംഭിച്ചപ്പോഠം മനസ്സ 
ച്ചു 'ദാസ്‌വിദാന്യ' (വിട). 

Ba (അവസാനിച്ചു. ) 





നിരോധ്‌ 





"൦ ഉന്നത ഗുണമേന്മ 
7 ൪ ഇലക്‌ട്രോണിക്‌ 





വിററുവരുന്നു. 


ഉപകരണങ്ങള്‍ 
ഉപയോഗിച്ചള്ള സുക്ഷ്‌മപരി- 
ശോധന കഴഞ്ഞതു്‌ 
എല്ലാ വന്‍ നഗരങ്ങളിലും 


7/9 6.0 


 കഖാകാമുദി 42 


. മായ അവസ്ഥയിലാണു. 


$ 
നത കെ കിട ക 


മാണോ? 





ഇന്ത്യന്‍ ഹോക്കി ഇന്നു? ശോചനീയ 
ഇതിന്‍െറ 
പൊരുാം “തേടുന്ന ചിട്ടയില്ലാത്ത ചെപ്പടി 
വിദ്യയിലേര്‍പ്പെട്ടിരിക്കയാണു* സ്റ്റോര്‍ 
ട്്‌സ്‌ നിരൂപകര്‍. 

എതിരാളികഠം ആവിഷ്‌കരിക്കുന്ന 
പ്രകടമായ പ്രതിരോധ കരശലത്തി 
ന്‍െറ ഭാഗമായ കുത്തിനിറച്ച ഡിഫന്‍സി 
നേയും “ ക്യോസ്‌മാര്‍ക്കിങ' " തന്ത്രത്തേയയം 
പരാജയപ്പെടുത്തി തുടച്ചുകയറാനുള്ള സ 
ങ്കേതങ്ങഠം രൂപപ്പെടുത്തുന്നതിലുള്ള കടി 
വുകേടാണു' ഇന്ത്യന്‍ ഹോക്കിയയടെ നിസബ്സ്റ 
ഹായാവസ്ഥഗ്ണ്ൂം മാരകമായ പരാജയ 
ഞ്ങഠംക്കും കാരണമെന്നു”. അവര്‍ താത്ത്വി 
കമായി വാദിക്കുന്നു. എന്നാല്‍ ഇന്ത്യന്‍ 
ഹോക്കിയുടെ ഇന്നത്തെ ശാപം ഇതു മാത്ര 


വ്യതൃസ്‌ത ഹോക്കിശൈലി കളെ 


മാററരയ്ക്ൂന്ന ചില ഉചിതമായ ചോദ്യ 


ങ്ങഠം ഉയര്‍ത്തി വിട്ടകൊണ്ടാണു” ലോസ്‌ 
ഏഞ്ചലസ്‌ ഒളിമ്പിക്‌സ്‌ ഉയംപ്പെടെ 
അടുത്തകാലത്തു” നടന്ന അന്താരാഷട്ര 
ഹോക്കി ടൂര്‍ണ്ണമെന്‍റുകളില്‍ പാക്കി 
സ്ഥാന്‍റയം ആസുട്രേലിയയുടേയും മേ 
ധാവിത്വം ഉറച്ചതു“. ഇന്ത്യന്‍ ഉപഭൂഖണ്ഡ 
ത്തിലെ പരമ്പരാഗത ശൈലിയോ പൂ 
തിയ യൂറോപ്യന്‍ ശൈലിയോ ഇന്ത്യ 


ജു്‌ കൂടുതല്‍ അനുയോജ്യമെന്ന്‌ ഈട്ടര്‍ 
ണ്ടമെന്‍റുകഠംക്കു ശേഷം ഹോക്കി നിതൂപ . 
കന്‍ ഗൌരവമായി ചോദിച്ചുതുടങ്ങിയിരി, 


കടന്നു. പഴയ ഇന്ത്യന്‍ ശൈലിയില്‍ 


(5-3-2) അഞ്ചു ഫോര്‍വേഡുകളെ ഫീല്‍ 


ഡ്‌ ചെയ്തിരുന്ന ഇന്ത്യ അടുത്ത കാലത്തു” 
നാലു ഫോര്‍വേഡുകളില്‍ തൃഛഏിയടഞ്ഞു 


' കൊണ്ടു” മു ന്നേററനിരക്കാരില്‍ ഒരാളെ 
പിന്‍വലിച്ചു” പ്രതിരോധനിര ശക്തി 
. പ്പെടുത്തുന്ന യൂറോപ്യന്‍ ശൈലി (4-4-2) 
ആവിഷ്‌ക്കരിച്ചതോടെയാണു ' മേലുദ്ധ 
രിച്ചു സംശയത്തിനു? പ്രസക്തിയേറിയ 


തു”. പ്രത്യേക സ്ഥാനത്തു” ഒരു കളിക്കാ 
രനേയും നിയോഗിക്കാതെ എല്ലാ പൊ 
സിഷനിലും ഓടിയെത്തുന്ന ഫുട ബോ 
ളിലെ 'കംപ്പീററ” ഗെയിം" എന്നതാണു” 
യൂറോപ്യന്മാരുടെ പുതിയ ശൈലി. 
ഇന്ത്യന്‍ ഉപഭൂഖംസ്ധത്തില്‍ നിലനി 
ന്നിരുന്ന കുറിയ പാസുകളോടെയുള്ള പര 
മ്പരാഗത ഇന്ത്യന്‍ ശൈല'തന്നെയാണു” 
സുന്ദരവും മേത്തരവു മെന്നു” പതിനാറുവര്‍ 


ഷത്തെ ഇടവേളയ്തുശേഷമുള്ള പാക്കി. 
സ്ഥാന്‍ ടീമിന്‍െറ ഒളിംപിക്സ്‌ ഹോക്കി 


സ്വര്‍ണ്ണവും , ലോകകപ്പു, ) ഏഷ്യന്‍ 
ഗെയിംസ്‌ വിജയങ്ങളം സംശയമെന്യെ 
തെളിയിക്കുന്നു. ഹോക്കിയുടെ സുവര്‍ 

കാലഘട്ടത്തില്‍ ഇടതു-വലതു_ഇന്നര്‍മാര്‍ 
പിന്നിലേക്കു? തെന്നിമാറിക്കൊണ്ടു* പ്ര 
തിരോധ. നിരയെ സഹായിക്കുകയും 
ആവശ്യത്തിന്‌ ഫോര്‍ വേഡ്‌ ലൈനിനു? 
പാസുകാം എത്തിക്കുകയും ചെയ്യുന്ന കണ്ണി 
യായി പ്രവര്‍ത്തിച്ചിരുന്നു. പാക്കിസ്ഥാ 
നെ  സംബന്ധിച്ചിടത്തോളം സെന്‍റര്‍ 
ഫോര്‍വേഡ്‌ ഹസ്സ്റന്‍സര്‍ദാറും ഒട്ട" 
സൈഡ്‌ റൈററ്‌ കലീമുള്ളയും എന്നെന്നും 
ആശ്രയിക്കാവുന്നവരെങ്കിലും , 
ത്തെ ഹാഫാണെന്ന ധാരണ പരത്തി 


. കൂട്ടുകാര്‍ക്കു“ ആക്രമിച്ചുകയറാനുള്ള അവ 


സരങ്ങഠം സൃഷ്ടിച്ചു കൊണ്ടു കൂടതലും ഒരു 


കലാകൌമുദി 43 


നാലാമ 





)൬൪ഹൊക്കി്ക്‌ 
AASRDomaN’? 


ആകഷ്രമണകാരിയായി നിലകൊണ്ട മന്‍ 


സൂര്‍ ഹുസ്സയിന്‍ ഫീല്‍ഡില്‍ അവരുടെ . 
ഏററവും ആപതക്കാരിയായ കളിക്കാര 


നായി മാറി. 

ലോക ഹോക്കിയില്‍ ഒരു പക്ഷേ, 
ഇന്നു” ലഭ്യമാകുന്ന ഏററവും ശക്തമായ 
ഫോര്‍വേഡ്‌ ലൈന്‍ ഇന്ത്യയടേതാണെ 
ന്ന്‌ വിദേശികളടക്കമുള്ള ഹോക്കി പ്ര 
യോക്താക്കഠം പറയുന്നു. ലോകത്തെ 
ശക്തമായ ഏതൊരു പ്രതിരോധനിരയി 
ജും വിടവുകറം സൃഷ്‌ടിക്കാന്‍ പര്യാപ്ത 
മാണു്‌ ട്ട സൈഡ്‌ റൈററ? ചരണ്‍ 
ജിത്‌ കുമാറിന്‍െറ പിന്തുണയുള്ള മെര്‍ 
വിന്‍ ഫെര്‍ണാണ്ടസ_ഷഹീദ_ സഫര്‍ 
ഇക്‌ബാല്‍ കോംബിനേഷന്‍. ലോസ്‌ 
ഏഞ്ചലസിലും അതിനുമുന്‍പും നടന്ന 
പല അന്താരാഷ്‌ട്രമത്സരങ്ങളിലും അവ 
രതു” തുടര്‍ച്ചയായി തെളിയിക്കുകയുണ്ടാ 
യി. പക്ഷെ, പാക്കിസ്ഥാന്‍ ഫോര്‍വേ 
ഡുകഠം പ്രദര്‍ശിപ്പിച്ച “കില്ലര്‍ ഇന്‍സ്റ്റി 
ങ്‌ററ്‌! മാത്രം അവരില്‍ കാണാന്‍ കഴി 
ഞ്ഞില്ല. സുന്ദരമായ “കാസ്‌ഹോക്കി ' 


 കാ്സ,വച്ച ഇന്ത്യന്‍ ടീം പരാജയപ്പെട്ട 


മത്സരങ്ങളില്‍ പ്രഗല്‌ഭമായം വിജയം 
വരിച്ചവയില്‍ മോശമായയം കളിച്ചു. അതു 
തന്നെ മൊത്തത്തില്‍ ഇന്ത്യയുടെ പരാജയ 
കാരണവുമായ?. . 
ദു7ബ്ബലരായ എതിരാളികളില്‍നിന്നു 
പോലും ഗോളകാം വഴങ്ങി, ഗൌരവമുള്ള 
ചിന്തയ്ക്കു” കാരണമാകുന്ന താഴ്‌ന്ന ഗോരം 
കീപ്പിങ്‌ നിലവാരമാണു' ഇന്ത്യന്‍ 
ഹോക്കിയുടെ ശാപങ്ങളി ലൊന്നു'. 'ലോ 
ക ജാസി'ന്‍െറ സൂചന തരുന്ന യൂറോ 
പ്യന്‍ -__ ആസ്‌ട്രേലിയന്‍ കസ്സ്റോഡിയ 


ന്മാര്‍ നല്‌കുന്ന സുരക്ഷിതത്വം ഇന്ത്യ 


യൂടെ ഗോഠംവലയം . കാത്തുസൂക്ഷിച്ച 
റോമിയോ ജെയിംസിനോ നീല്‍ കമല്‍ 
സിംഗിനോ നല്‌കാന്‍ സാദ്ധ്യമല്ല. 
പ്രാഗല്‌ഭ്യമില്ലാതെ പ്രാക്കീസ൦്‌ കൊണ്ടു 
മാത്രം നൈസര്‍ഗ്ഗികമായ സ്വഭാവദാര്‍ 
വ്്യമില്ലാത്തവരില്‍നിന്നു” അപ്രതീക്ഷി 
തമല്ലാതെ വല്ലതും പ്രതീക്ഷിക്കുന്നതില്‍ 
അര്‍ത്ഥമില്ല: “ഗോറം കീപ്പിങ്‌” എന്ന 
ഏററവും ദര്‍ബ്ബലകണ്ണിയാണു" ഇന്ത്യയുടെ 
പരാജയത്തിലേക്ക്‌” വിരല്‍ ചൂണ്ടുന്ന 
ശക്തമായ ഘടകവും എന്നു്‌ പറയേണ്ടി 
യിരിക്കുന്നു. 

അസാമാന്യ മേധാശക്തി പ്രകടമാക്കി 
ക്കൊണ്ടു” അത്യൂജ്ജലമായി പകിട്ടോടെ 
യും യുക തി വൈഭവത്തോടെയും “ഡി” 
യില്‍ ബാഠാം എത്തിച്ചശേഷം നിര്‍ണ്ണാ 
യകസന്ധിയില്‍ ഒകെകാക്കു? തളര്‍വാ 


തംപിടിച്ചപോലെ തികഞ്ഞ നിസ്റ്റഹാ 
യത പ്രകടിപ്പിക്കുന്ന ഫോര്‍വേഡുകളാ 

ണു ഇന്ത്യയുടെ മറെറാരു ശാപം. ഗോഠയം 
കിപ്പര്‍ക്കോ ടാക്‌ ളര്‍ക്കോ ബാളിന്‍െറ 
നീക്കം സങ്കല്പിക്കാനുള്ള സമയം കണ്ടെ 
ത്തുന്നതിനു മുമ്പു” ഗോളിലേക്കു തകര്‍പന്‍ 


.ഷോട്ടിനുള്ള വിദേശി ഫോര്‍വേഡുകളടെ | 


ഒടുങ്ങാത്ത ത്വര ഇന്ത്യന്‍ ഫോര്‍വേ 
ഡുകരംക്ക്‌? ഇന്നും അജ്‌ഞാതമാണുഴ. 
ഇടതുവിങ്ങില്‍ സഫര്‍ ഇക്‌ബാലിനന്‍െറ 
റിവേര്‍സ്‌ ഫളിക്കകഠംക്കും ഹിററുകഠം 
ക്കം , അന്‍പതുകളിലെ മുനീര്‍ഖാന്‍റേയോ 
അറുപതുകളിലെ ഗുരുദേവ്‌സിങ്ങിനന്‍േറ 


യൊ ഫ്‌ളിക്കുകറാക്കും ഹിററുകഠംക്കുമുള്ക 


മൃര്‍ച്ചയില്ല. കൂടാതെ എഴുപതുകഠംപരെ 
ഇന്ത്യന്‍ ക്രിക്കററര്‍മാര്‍ "ഡൈവിങ? 
കാച്ചു "കഠം എടുക്കാന്‍ പഠിക്കാതിരുന്നതു 
പോലെ, എതിര്‍ഭാഗത്തുകൂടിവരുന്ന ബാ 
ളിലേക്ക്‌്‌ 'ഡൈവാ' ചെയ്തു” ടര്‍ഫില്‍ 
കിടന്നുകൊണ്ടു സ്റ്റിക്ക്‌! നീട്ട ക്കൊടുത്തു? 
ബാരം എതിര്‍ ഗോളില്‍ എത്തിക്കുന്ന 
“ഡൈവിങ്‌ ഗോളകരം* അടിക്കാന്‍ 
ഇതുവരെ ഇന്ത്യന്‍ ഹോക്കി ഫോര്‍വേഡു 
കഠം വഠിച്ചിട്ടില്ല. | | 

മുന്നേററനിരയില്‍ വിടവുകളണ്ടാക്കാന്‍ 
പോന്ന ട്രാപ്പിങ്‌്‌ തന്ത്രവും” ദുര്‍ബ്ബല 
മായ ഹിററുകളം കൈമുതലായുള്ള ചില 
മുന്നേററക്കാര്‍ക്കു പകരം ഭാവിയിലെ 
ഉജ്ജ്വല വാഗ്‌ ദാനങ്ങളായ ജലാലുദ്ദീന്‍ 
റിസ്‌വി, മുഹമ്മദ*നയിം തുടങ്ങിയ യുവ 
കളിക്കാര്‍ക്കു്‌ കൂടതല്‍ അവസരങ്ങം 
നല്‌കുകയാണെങ്കില്‍ ഇന്ത്യന്‍ ആക്രമണ 
ത്തിന്‍െറ മൂര്‍ച്ച വര്‍ദ്ധിപ്പിക്കാന്‍ കഴിയം. 

പരിവര്‍ത്തനം, വൃതിയാനം, താല്ലാ 
ലികമെങ്കിലും തല്‍ക്ഷണപരിഹാരം കാ 
ണല്‍ എന്നിവയെല്ലാം ഒരു 'മേസക്രോ" 
യുടെ വൈദശ്ധ്യത്തെ. സൂചിപ്പിക്കുന്നു. 
ജവയെല്ലാം അപകടകരമായി അവഗ 
ണിക്കപ്പെടുകയോ വിസ്മരിക്കപ്പെടുക 
യോ ചെയ്തതാണു” ഇന്ത്യയുടെ വരാജയ 
കാരണം. ഗോളിമാത്രം മുന്നില്‍ നില്‍ക്കേ 
പുറത്തേക്കടിച്ചുകളയുക ഗോളടിക്കാനുള്ള 
തിടുക്കത്തില്‍ തലനാരിഴയ്ക്ക്‌” അവസര 
ങ്ങഠം നഷ്ടപ്പെടുത്തുക എന്നിവക്കുപുറമെ 
വീര്യമില്ലാത്ത പെനാല്‍ട്ടി കോര്‍ണര്‍ 
“വുഷുകരം', ഗോളിലേക്ക നേ ട്ടുള്ള 
ഹിററുകരം, പാകിസ്ഥാന്‍ ഫോര്‍വേഡു 
കഠം പ്രദര്‍ശിപ്പിക്കുന്ന കുറിയ പാസുക 
ഉടെയോ തഴുത്തുനിര്‍ത്തലിന്‍െറയോ അ 
ഭാവം--ഇതെല്പാം ഇന്ത്യയുടെ പരാജയ 
ത്തിലേക്ക്‌ വിരല്‍ ചൂണ്ടുന്നു. പെനാല്‍ട്ടി 
കോര്‍ണറുകം കൈകാര്യം ചെയ്യാന്‍ 











നനന ്താത്ത്ത പ്‌ പ: തിയി യ ക്‌ പം ത അ തട ത്ത 





തീവ്രമായ പരിശീലനം നല്‍കിയിട്ടും 
ആധുനിക ഹോക്കിയിലെ പ്രധാന ആയു 
ധത്തിനു്‌ സഫര്‍ ig “ബാലി ന്നെറയും 





നിരോധ“... 


adh 


' |ആരോഗ്യവംം 


ഴം ടകം 
i 

D 
ട്‌ 

| 


ക. 


നി്‌ 


റ 


നിരോധ 


1 
| 
I 
| 
| 

! E . 

i 

ട്‌ . 
°° 











കൂടകാരുടെയും 
ല്ലാതെ പോയി. 





നിങ്ങള്‍ക്കു" മറെറാരു 
കുഞ്ഞിനു മുന്‍പ, ള്ള ഇടവേളയില്‍ 


ആദൃ ശിശുവിനുശേഷം അടുത്ത കഞ്ഞിശു* നിങ്ങള്‍ക്ക്‌ 


RO se DS 
മതിയായ ഇടവേള ആവശ്യമാണ്‌ 
പോംവഴി. അടുത്തപടി നിശ്‌ ചയിച്ചുറയ്താന്‍. 


വിതരണക്കാര്‍ ബ്രൂക്ക്‌ ബോണ്ടു്‌, 
ഐ. .ടീ.സി., ടാററാ ഓയില്‍ മില്‍സ്‌, യൂണിയന്‍ കാർബൈഡ്‌, 
ഐഡിപിഎല്‍, സ്‌രിത്തു സ്റ്റാനി സ്‌ട്രീററ്‌, ഇന്ത്യന്‍ ഓയില്‍ 

കോര്‍പ്പറേഷന്‍, ഭാരത്‌ പെട്രോളിയം, ഹിന്ദുസ്ഥാ൯ പെട്രോളിയം, 


കൈകളില്‍ മൂര്‍ച്ചയി 


ടെയില്‍ പീസ്‌ :__:“ഇന്ദിരാഗാന്ധിയു 
ടെ ദാരുണമായ വധത്തെത്തുടര്‍ന്നു” രാജ്യ 
ത്ത്‌ സംജാതമായ പ്രത്യേക സാഹചര്യ 
ത്തില്‍ കളിക്കാര്‍ക്ക്‌ വേണ്ടതു പരിശീ 
ലനം നല്‍കാന്‍ കഴിഞ്ഞില്ലെന്നതിനാല്‍ 





ERC CCN RC Le lo Co oC a ot a oe 
ete ee COCO 
OCCU 


Rea 


ക അകാ ടം 


EER ൭൭ 


ട്രം: 


ക 
EEE 


നിരോധ്‌ ആണു്‌ 


ey ഉപയോഗിക്കൂ 


അല്ലലററ, സത്തുഷ്‌ ട 
വിവാഹ ജീവിതത്തിന്‌ 


അ 


അരശന്‍ മാച്ച്‌ ഇന്‍ഡസ്‌ ട്രീസ്‌ 


CS 
ം, മുന്‍നിലയും വീണ്ടുകിട്ടാ൯ 


ലീപ്‌ടണ്‍, ഹിന്ദുസ്ഥാന്‍ ലിവര്‍, 


കറാച്ചിയില്‍ നടക്കുന്ന ചാമ്പ്യന്‍സ്‌ 
കവ്വ്‌ ഹോക്കിയില്‍ ഇന്ത്യ ടീമിനെ 
അയയ്തുന്നില്ല.' ' 

“ ഹോക്കിനിയമങ്ങഠം അജ്ഞാതമാ 


ണെന്നു മാത്രമല്ല സ്വന്തം തീരുമാനങ്ങരം 


മാററിമറിക്കുകയും ചെയ്തു്‌ ടീമുകളടെ 
“റിതം” നശിപ്പിക്കുന്ന അമ്പയര്‍മാരെ” 


പഴിചാരാതെ കഴിഞ്ഞു 


SB 
CS re y 





കക ം വം ഭര 


[i 







ദ്ദ 84/43 


കലാകരമുദി 44 





ക 





ഉറങ്ങാത്ത മനസ്സുകള്‍ 


പ്രൊഫ: എസ്‌. കെ. വസന്തന്‍െറ നഞ്ച! 
നങ്ങളുടെ സമാഹാരമാണ്‌ “ഉറങ്ങാത്ത മനസ്ത്കം. 
അക്കിത്തം, എന്‍. കെ. ദേശം, എസ്‌. രമേശന്‍നാ 
യര്‍, ചെമ്മനം ചാക്കോ, വൈലോപ്പിള്ളി എന്നി 
വരുടെ കവിതകളെക്കറിച്ചു” നടത്തുന്ന ഗാരവപൂര്‍ണ്ണ 
മായ വിചിന്തനങ്ങരം. ഒരു ഉപരിചിന്തയുടെ മേഖ 
ലയിലേക്ക്‌ ചിലേടത്തെല്ലാം ഈ ലേഖനങ്ങഠം ഉയ 
തന്നുണ്ട്‌. കാപട്യമില്ലാത്ത ചിന്ത -ദുര്‍ലഭമായിത്തീര്‍ 
ന്നിരിക്കുകയാണല്ലോ നമ്മുടെ സാഹിതയ വിമര്‍ശന 
മണ്ഡലത്തില്‍. ആ പുതിയ ശരിയുടെ മുന്പില്‍ 
ഉറങ്ങാത്ത മനസ്സിന്‍െറ” പഴയ കാപട്യമാവാം. 
പൂര്‍ണ്ണയടെ ഈ പുസ്തകത്തിന്‌ 7 രൂപ 50 പൈസ 
യാണു” വില. 


കൃഷ്‌ണ 


നളിനി ബേക്കലിന്‍െറ കൃഷ്ണം രമയും രജനീകാ 
ന്തിന്‍െറ ഹെയര്‍ സ്റ്റൈലും, അഗ്രസന്ധ്യ എന്നീ നോവ 
ലെററുകളടെ സമാഹാരം. എസ്‌. പി. സി. എയ്‌ 
ഇറക്കിയ ഈ പുസ്തകത്തിന്‍െറ വില 19 രൂപയാണു. 
* “മനുഷ്യ മനസ്സുകളിലെ അപൂര്‍ണ്ണരാഗങ്ങളടെ വീണ 


യായി മാറുന്ന മൂന്നു നോവലെററുകളടെ സമാഹാര 


മാണു” ഈ കൃതി''യെന്നു്‌ പ്രസാധകര്‍. അന്യവല്ലരി 
കപ്പൈട്ട മനസ്സിന്‍െറ തകര്‍ന്ന താളങ്ങരം ആവിഷ“കരി 
ക്കുന്നതിലാണു” നോവലിസ്റ്റ്‌” ശ്രദ്ധവച്ചിരിക്കുന്നതു”. 
ആന്തരിക വൃഥകളിലൂന്നിക്കടന്നു പോകുന്നതിനിടയില്‍ 
കഥ എവിടെയോ നഷ്ടപ്പെടുന്നു. പുതിയ കാലത്തിനു” 
ഒരു പക്ഷേ, ഇങ്ങനെയേ കഥ പറയാന്‍ കഴിയുകയുളളൂ 
എന്നും ആവാം, മിന്നിമറയുന്ന തീവ്ര വികാരങ്ങളറണ്‌ 
ഈ നോവലകളിലാകെ. 





കപ്പാകരമുദി 4൭ 





ഇടിമുഴക്കം 


വി. വി. കെ. വാലത്തു൦ ഒരു പഴയ കവിയാ 
ണു. മുപ്പതുകൊല്ലം മുമ്പ്‌” കുററിപ്പുഴ കൃഷ്ണപിള്ളയുടെ 
അവതാരികയോടുകൂടി ഇറങ്ങിയ വാലത്തിന്‍െറ “ഇടി 


മുഴക്കം” എന്ന കവിതാസമാഹാരത്തിന്‍െറ പുനഃപ്രകാ 


ശനമാണിതു്‌. ഈ കവിതകരം ആദ്യമിറങ്ങിയതു” 
1947-ല്‍ ആണു്‌. ഇന്നു പരക്കെ പ്രചാരത്തിലുള്ള ഗദ്യ 
കവിതയുടെ മലയാളത്തിലെ തുടക്കക്കാരിലൊരാ 
ളാണു വി. വി. കെ. വാലത്തു*. കുററിപ്പുഴ “ഇടിമുഴ 


ക്ക്ത്തിന്‍െറ അവതാരികയില്‍ ഇങ്ങനെ എഴുതിയി 


ടുണ്ട്‌: “'ദുഷിച്ചു ദുസ്സഹമായിത്തീര്‍ന്നിരിക്കുന്ന ഇന്ന 
ത്തെ സമുദായഘടനയെ ഉടച്ചുവാര്‍ക്കാന്‍വേണ്ടി ഗ്രന്ഥ 
കാരന്‍ ഉഗ്രസ്വരത്തില്‍ പുറപ്പെടുവിച്ചിട്ടള്ള സമചി 
തവും സമാകര്‍ഷകവുമായൊരാഹ്വാനം ഈ കൃതിയില്‍ 
ആദ്യന്തം അലതല്ലുന്നു... "" നാഷണല്‍ ബുക്ക്‌സ്റ്റാഠം 
വിതരണം ചെയ്യുന്ന “ ഇടിമുഴക്ക 'ത്തിന്‌ ല്ല രൂപയാണു” 
വില. 


ആധുനിക ലൈംഗിക 
ശാസ്‌ത്രം 


"ആധുനിക ലൈംഗികശാസ്രും ” നമ്മുടെ നാട്ടില്‍ 
സാധാരണ മഞ്ഞവേഷം ധരിച്ചു” പുറത്തിറങ്ങാറുള്ള 
ലൈംഗിക ശാസ്ത്ൃഗ്രന്ഥങ്ങളുടെ കൂട്ടത്തില്‍ പെടുത്താനാ 
വില്ല. അശരീലമെന്തു”, ലൈംഗികമെന്തു” എന്നു” തിരി 
ച്ചറിഞ്ഞ വിദശ്ധനായ ഒരു ഡോക്‌ടറുടെ ശാസ്ത്രീയ 
ഗവേഷണങ്ങളടെ ഫലമാണു്‌ ഈ പുസ്മകം. സെക്റി 
ന്‍െറ സാമുഹൃമായ അടിത്തറയും ഈ ഗ്രന്ഥത്തില്‍ 
സവിസ്പരമായി പരിശോധിക്കുന്നുണ്ട്‌'. തിരുവനന്ത 
പുരത്തെ കല്പദ്രുമം പണ്യിക്കേഷന്‍സ്‌ പ്രസിദ്ധീക 


| രിച്ച ഡോക്‌ടര്‍ കെ. ലല ഈ ഗ്രന്ഥത്തിന്‌ 


20 രൂപയാണു” വില. 


[കി 



































$$ 


ടയന്‍ ആടകഠാക്കു ചുററും നാലു 
കാലില്‍ നീങ്ങി കൂടക്കൂടെ കുരയ്തുന്നു. 
ആടുകളെ സൂക്ഷിക്കാനുള്ള നായ്‌ പല്ല 
കഠാക്കിടയില്‍ പൈപ്പ്‌ വച്ചു കൊണ്ടു 
തണപ്പാര്‍ന്ന നിഴലില്‍ ഇരിക്കുന്നു. ചുട്ട 
പഴുത്ത നിലാവു” പുല്പുകളെ കരിക്കുകയാ 
ണു. "" പലരും വാഴ്‌ത്തിയ ഒരു നവീന 
കാവ്യത്തിന്‍െറ ഒരു ഭാഗമാണിതു*. 
അങ്ങനെ പ്രശംസിക്കത്തക്ക വിധത്തില്‍ 
 ഇതിലെത്തുണ്ടു" എന്നതുമാത്രം വ്യക്തമല്ല. 
 ഇമേജ്ുകളെ അങ്ങോട്ടമിങ്ങോട്ടം മാററി 
യാല്‍ കവിതയാകുമോ? എന്നാല്‍ താഴെ 
ച്േര്‍ക്കുന്നവയാകെ കവിത തന്നെ. പരി 
ചാരിക സോപ്പ്‌ പൊടി വെള്ളത്തില്‍ 
കലക്കി പതയ്ക്കുമ്പോഠം പ്രാസ്‌ററിക്‌ തൊ 
ട്ടരിയി ലെങ്ങം വെളത്ത മേഘത്തുണ്ടുകരം. 
അന്തരീക്ഷത്തിലെ . നീലജലത്തില്‍ 
സോപ്പു” പത; അടുക്കളയില്‍ അടുപ്പിനു 
ള്ളില്‍ അമര്‍ന്നു” എരിയുന്ന കാമം. അടുക്ക 
ളക്കാരിയായ വൾ ഉള്ളില്‍ 
അടങ്ങിക്കത്തുന്ന അഗ്നി; മേശപ്പുറത്തു” 
ചന്ദ്രൻ. ആകാശത്തു” വട്ടത്തിലുള്ള സ്റ്റീല്‍ 
ആഷ്‌ ട്രേ; 
രിയയടെ മുഖത്തു” രണ്ടു മത്സ്യങ്ങറം; മില്‍ 


ക്ക്‌ബൃൂത്തിനന്‍െറ കട്ടിളപ്പടിയില്‍ വെള 


'ത്തവസ്ത്രം ധരിച്ച കന്യാസ്ധ്്രീകഠം, കോണ്‍ 
വെന്‍റിന്‍െറ നടയില്‍ പാലുനിറച്ച കുപ്പി 
കഠം ..ഇങ്ങനെ ഇമേജുകളെ “ഇന്‍റര്‍ 
ഡിപ്പാര്‍ട്ട്‌ മെന്‍റില്‍ ട്രാന്‍സ്‌ഫര്‍” നട 
ആതിയാല്‍ കവിതയാവില്ല. ഒരു പോ 
- ളിഷ്‌ കവിയുടെ കൊച്ചുകാവ്യം ഓര്‍മ്മ 
യിലെത്തുന്നു. 

ചിത്രശലഭം ഈററത്തോടെ അതിന്‍െറ 
ചിറകുകാം അടച്ചാല്‍ ഒരാഹ്വാനം ഉണ്ടാ 
കും: 'ദയവായി നിശ്ശബ്‌ദത പാലി 
ക്കു'" ഞെട്ടിയ പക്ഷിയുടെ ഒരു തൂവല്‍ 


ഒരു രശ്‌മിയമായി ഇടഞ്ഞാൽ ഒരാഹ്വാ 


നമുണ്ടാകും:-' “ദയവായി നിശബ്‌ദത 
പാലിക്കു.' " ഇമ്മട്ടില്‍ ശബ്‌ദം കൂടാതെ 
ഭൂമിയില്‍ നടക്കാന്‍ മനുഷ്യനെ അഭ്യ 
സിപ്പിച്ചിരിക്കുന്നു. പേടിയാര്‍ന്നവനില്‍ 
നിന്നു്‌ രോമമെഴുന്നു നില്ലുന്നതുപോലെ 
ഭൂതലത്തില്‍നിന്നു്‌* മരങ്ങഠം നിശ്ശൂബ്‌'ദ 
മായി ഉയര നിലക്കുന്നു. 

കവികഠം 'ശബ'ദംകൂടിയ” ഇമേജറി 


കൊണ്ടു” വായനക്കാരെ ക്േശിപ്പിക്ക 
രതാ. ““സ്ൈലെന്‍സ്‌ രീസ്‌. 2 
ശബ്‌ദം 


; എവിടെ ശബ്‌ദം ഉയരുന്നുവോ അവി 
ടെ ആപത്തുണ്ടു. TO 
ന്ധിച്ചും ഇതുശരിയാണെന്നു” 


നദിയില്‍ കണ്ണകരം. സുന്ദ . 


| ടിപ്പിക്കുന്നതിലും 


eas 


4 നോവലിസ്റ്റ്‌” ഹെസ്റെ പാഞ്ഞു. ചൈന 


യിലെ രണ്ടു ജനമര്‍ദ്ദകര്‍ ശബൂംകൂടിയ 
സംഗീതം സൃഷ്ടിച്ചിട്ട്‌ അതാണു്‌” സുന്ദര 
മെന്നു” ഉദ “ഘോഷിച്ചു. സകലവിധത്തി 
ലുള്ള അതിരുകളം അവര്‍ ലംഘിച്ചു. 
സംഗീതം സമനിലയില്‍ നിന്നാണു” 
ഉണ്ടാകുന്നതു”. ആ സമനിലയെ തകര്‍ 
ത്തുകൊണ്ടു” ഉച്ചത്തിലുള്ള സംഗീതം ആ 
വിര്‍ഭവിക്കുമ്പോറം 'രാഷ്ടം തകരും. (ഹെ 
സ്റ്റെയടെ Magister’ Ludi എന്ന നോ 
വല്‍ വായിച്ച ഓര്‍മ്മയില്‍നിന്നു”) ഇന്നു്‌ 
ഏതു മണ്ഡലത്തിലും  മഹാസ്വനമേയുള്ള . 
രാഷ്ടവ്യവഹാരത്തിന്‍െറെ മണ്ഡലം നോ 
ക്കു. വിമാനം റാഞ്ചുന്നതിന്‍െറയും 
കൊലപാതകം നടത്തുന്നതി ന്‍െറയും മഹാ 
ശബൂകാരിത്വം. രഞാളതിയം ഇതു 


പോലെയൊരു ഉചഭാഷണമാണു്‌. അതി 


നെയാണു്‌ തോപ്പില്‍ഭാസി നിന്ദിക്ക 
ന്നതു”. അമ്മ, ഭാര്യ, മകന്‍ ഇവര്‍ക്ക്‌ 
രോഗം വരുമ്പോഴോ അല്ലെങ്കില്‍ അ 
വര്‍ മരിക്കുമ്പോഴോ ചത്തുകളയാ 
മെന്നു വിചാരിക്കാത്തവന്‍ “ഒരു 
രാഷ്‌ട്രീയനേതാവിന്‍െറ രോഗത്തിലു 
ള്ള ദുഃഖം കൊണ്ടു മരിക്കാന്‍ SA ec 
ആ കഴുതയങ്ങു ചാകുന്നതാണു നല്ലതു”. 

എനിക്കതിലുള്ള ദുഃഖം കുറച്ചു മണ്ണെണ്ണ 
നഷ്ടപ്പെടുന്നപ്പോ എന്നുള്ളതു മാത്രമാ 
ണു” എന്നു്‌ ഭാസി എഴുതുന്നു. (കുങ്കുമം 
വാരിക. ) എനിക്കു പറയാനുള്ളതു” മറെറാ 
രാഠം പറയുന്വോഠം എനിക്കു്‌ ആറുറ്റാദം . 
ആ വിധത്തില്‍ ഭാസി പറഞ്ഞതു കേട്ട 
ഞാന്‍ ആറ്റാദിക്കുന്നു. ആ ആഹ്ലാദം പ്രക 
എനിക്കു്‌ ആഹ്്റാദമു 
ണ്ട്‌. കുട്ടിക്ക്‌ ആടാന്‍ ഉഞ്ഞാലിട്ടുകൊടു 
ത്താല്‍ അവന്‍്‌അതില്‍ ഇരുന്നും നിന്നും 
ആടി സന്തോഷം പ്രദര്‍ശിപ്പിക്കും. ഞാന്‍ 


ഒരു നല്ല കാവ്യമോ കഥയോ വായിച്ചു. 


രസിച്ചാല്‍ അതു പരസ്യമായി പറയുക 
യില്ല. രചയിതാവിനെ കാണാനിട 
വന്നാല്‍ കാവ്യം കണ്ടില്ല, കഥ കണ്ടില്ല 
എന്ന രീതിയില്‍ അങ്ങു നടന്നുപോകും. 
ഈ നിശ്ശബ്‌ദത അധമമാണു്‌. അതുകൊ 
ണ്ട്‌ ഭാസിയുടെ നിരീക്ഷണം നന്നായി 
യെന്ന്‌ ഉറക്കെപ്പുറയുന്നു . ശബ്‌ദത്തിന്‍െറ 


ശത്രുക്കളായ ഹെസ്സെും ഷോപന്‍. ഹോ 


വറും ക്ഷമിക്കട്ടെ. 
4 3 $ 

വേണാടു” എക്ട്‌പ്രസ്‌ നീങ്ങി. കാതട 
പ്പിക്കുന്ന ചൂളംവിളി. അപ്പോഠം പ്പഠാററ 
ഫോമില്‍നിന്നു്‌ ഒരാറുവയസ്സകാരന്‍_ 
ചുവന്ന നിക്കറിട്ട്‌ വെള്ള ബനിയന്‍ 
ധരിച്ചു നില്‍ക്കുന്ന ഒരു കൊച്ചു സുന്ദരന്‍ 
പരിചയമില്ലാത്ത എന്നെ നോക്കി കൈ 


- എഴുതിയാല്‍ മതിയല്ലോ. 


വീശി. വര്‍ഷങ്ങളേറെയായിട്ടം അവ 


ന്‍െറ ആരറ്റാദത്തിന്‍െറ നിശ്ശൂബൂത മറക്കാ 


നാവുന്നില്ല എനിക്കു്‌. 


കലാഹിംസ 


ലെനിനും ടോടസ്റ്റിയും കലയെ സംബ 
ന്ധിച്ച കാര്യങ്ങളില്‍ പ്രതിലോമകാരിക 
ളായിരുന്നു. പ്രപാരണാത്മകമായ നവീ 
ന റഷ്യന്‍ സാഹിത്ൃത്തിന്‍െറയും ചൈ 
നീസ്‌ സാഹിതൃത്തിന്‍െറയും ദോഷ 
ങ്ടാം ചുണ്ടിക്കാണിക്കാന്‍ ലെനിന്‍, ട്രോ 
ടാസ്റ്റി ഇവരുഭെ മതങ്ങഠം എടുത്തെഴുതി 
നിന്ദനത്തിന്‍െറ ശബദമുയര്‍ത്തുന്നതു” ശരി 
യല്ല. ആ ലേഖകന്‍ അമ്മട്ടില്‍ പ്രസംഗി 
ച്വിട്ടണ്ട്‌', എഴുതിയിട്ടണ്ട്‌ . അതു തെററി 
പ്പോയി. ലെഷ്‌ഷക്ക്‌ കൊലകോവിസ്റ്റി 
പറഞ്ഞതു പോലെ വ്യക്തിഗതങ്ങളായ അ 


ഭിരുചികടക്കു പ്രാധാന്യം കല്ലിച്ചവരാ 


ണു്‌ അവര്‍. (Lenin and Trotsky were 
old-fashioned in their personal testes 
and had no time for avant—garde 
literature or for Proletkult - Main 
Currents of Marxism. Vol 111 Page 
51) പക്ഷേ പ്രചാരണാത്മകമായ കഥയും 
കാവ്യവും കലയുടെ പരിധിക്കുള്ളില്‍ 
വര്‍ത്തിക്കണമെന്ന്‌” ഇതെഴുതുന്ന ആയം 
കരുതുന്നു. അതു” ഇല്ലെങ്കില്‍ ലഘുലേഖ 
ഉടത്ത സാരി 
ക്കും വയററിനുമിടഗഡ്ഡു കൈലേസ്‌ തി 
രുകിവയജ്കുന്ന സ്ത്രീയെപ്പോലെ എവിടെ 
യോ ഒളിച്ചുവച്ച ഒരു ചുവപ്പുതുണി കഥ 
യുടെ പരൃവസാനത്തില്‍ എടുത്തുവീശി 
വിപ്പവം ജയിക്കട്ടെ എന്നു വിളിക്കുന്ന 
ടി. കെ. സി. വടുതലയുടെ “പൊട്ടി 
ത്തെറിച്കന്ന കഷകന്‍ ' എന്ന കഥ കുങ്കുമം 
വാരികയില്‍ വായിച്ചുപ്പോഠം ജങ്ങനെ 
കുറിക്കണമെന്നു തോന്നി. നിലത്തിന്‍െറ 
ഉടമസ്ഥനായിരുന്ന സമ്പന്നന്‍ ഹൃദയാ 
ഘാതത്താല്‍ മരിച്ചു. ആ നിലത്തില്‍ 
ഫാക്ടറി സ്ഥാപിക്കാന്‍ ആളകളെത്തിയ 
പ്പോഠം മരിച്ചസമ്പന്നന്‍െറ തൊഴിലാളി 
വിപ്പവവീര്യം യം ഐ 
ഡിയോളജിയുടെ ശബ്‌ദം ഉച്ചത്തില്‍ 
കേരംപ്പിക്കുന്ന ഈ കഥ പഴഞ്ചനാണ്‌, 

അയഥാര്‍ത്ഥമാണ്‌. ബോധമണ്ഡലം അ 
സത്യം കൊണ്ടു നി റഞ്ഞിരിക്കുമ്പോഠം മാ 


ത്രമാണു” ഇത്തരത്തിലുള്ള കലാഹിംസ 


കഠം നടക്കുന്നതു” . 


ഫൊര്‍സ്റ്റര്‍ 


ദക്ഷിണാഫ്രിക്കന്‍ നോവലീസ്‌ ററ്‌ 
ഗോര്‍ഡന്‍ ഫൊര്‍സുറററുടെ (Gordon 


കലാകരമുഭദി 46 


സനം Textures of Silence” 


vorster—ഫെരാര്‍സ്സര്‍ എന്നു” ഉച്ചാരണം) | 


The Textures of Silence എന്ന നോ 
വല്‍ ഇന്നലെ വായിച്ചുതീര്‍ത്തു. ചിത്ര 
കാരനും ഫിലിം ഡയറക്‌ടറും അഭിനേ 
താവും കവിയും ഒക്കെയായ ഫൊര്‍സററ 
റുടെ ഒരേയൊരു നോവലാണിതു”. With 
he emer- 
ges as a major new novelist to rank 


alongside Nadine Gordimer, |. M. 


Coetzee and Andre Brink എന്നാണു” 


നിരൂപകന്‍െറ മതം. ‘A Novel that 
will. alter your view of the worldin 
which we ie” 'എന്നു വേറൊരു നിരൂപ 


കന്‍. ലൈംഗിക രോഗമുള്ള സ്ത്രീയുടെ മക. 


നായി പിറന്നതു കൊണ്ട്‌്‌ ഡാന്‍ അന്ധ 
നായിപ്പോയി. നൈരാശ്യത്താല്‍ അമ്മ 
മകന്‍െറ തലയില്‍ ഒരടികൊടുത്തതി 
നാല്‍ അവന്‍ ബധീരനും മുകനുമായി. 
തലച്ചോറിന്‍െറ തളര്‍ച്ചയും അവനുണ്ടാ 
യി. അങ്ങനെ അമ്പതു വയസ്സവരെയുള്ള 
ജീവിതം . അപ്പോരം ദേരിയ എന്ന 
നേഴ്‌സ “അയാളെ പരിചരിക്കാന്‍ എ 
ത്തുന്നു. കുട്ടിക്കാലത്തു” കാറപകടത്തില്‍ 
പെട്ട്‌ വൈരൂപ്യമുള്ളവളായിത്തീര്‍ന്ന 
മേരിയ__-അവറം കുട്ടിക്കാലത്തു” സുന്ദരി 
യായിരുന്നു. മേരിയയുടെ സാന്നിദ്ധ്യവും 
പരിചരണവും വിദശ്ധനായ ഡോക്ടറുടെ 
ചികിത്സയും ഡാനിന്‍െറ എല്ലാ വൈക 
ല്യങ്ങളം മാററുന്നു. 
the ‘beauty of the music and by 
the loveliness of the voices of Mina 
and Maria---[ emerged from my 
cocoon of silence---”” എന്നു” അയാഠം 
പറയുന്നു. അന്ധനും മൂകനും ബധിരനും 
ആയ ഡാന്‍ തകര്‍ന്ന ദക്ഷിണാഫ്രിക്ക 
യുടെ സിംബലാണു്‌. തന്‍െറ രാജ്യത്തി 


ന്‍െറ ഉയര്‍ച്ചയെ ലാക്ഷണികമായി 


ചിത്രീകരിക്കാനാണു” ഫൊര്‍സ്‌ റററുടെ 
യത്നം. അതില്‍ അദ്ദേഹം വിജയം പ്രാ 
പിച്ചിട്ടമുണ്ട്‌ ; സെക്‌സി ന്‍െറ അതിപ്ര 


സരം തെല്ലൊരു അസ്വസ്ഥത വായന 
ക്കാര്‍ക്കു” ഉളവാക്കുമെങ്കിലും. നോവലി 
ന്‍െറ ഒരു ഭാഗത്തു്‌ if you feel 


strongly enough about evena piece 
of rock it will receive your message 
or your vibrations എന്നു പറഞ്ഞിട്ടു 
ണ്ട്‌, നോവലിന്‍െറ സന്ദേശവും സ്സന്ദന 
വും എനിക്കു ലഭിച്ചു എന്നതാണ്‌ ഇതി 
ന്‍െറ സവിശേഷത. 


കള്ളക്കത്തു്‌ 


ഞാനും മഹാപണ്ഡിതനായ ബാലരാമ 
പ്ൃണിക്കര്‍സാറും ഒരു സമ്മേളനത്തിനു 
പോകുകയായിരുന്നു. എന്‍. ഗോപാല 
പിള്ളസ്സാറ , ജി. ശങ്കരക്കുറുപ്പിനയച്ച ഒരു 
സംസ്‌കൃതദ്രോകം എഴുതിയ കടലാസ്സ്‌ 
ഞാന്‍ പണിക്കര്‍സാറിനെ കാണിച്ചു. 
"ഒന്നും കാണാന്‍ വയ്യ” എന്നു പറഞ്ഞു്‌ 
അദ്ദേഹം അതു തിരിച്ചതന്നു. ഞാന്‍ 
അദ ഭൂതപ്പെട്ട. അത്രക്കു സ്‌പഷ്‌ടമായി 
ട്ടാണ്‌ ഗോപാലപിള്ളസ്സ്റാറ്‌ കവിത 
എഴുതിയിരുന്നത്‌. ഞാന്‍. പെട്ടെന്നു 
നോക്കിയപ്പോരം പണിക്കര്‍സാറിന്‍െറ 
മൂക്കുകണ്ണാടി മുഴുവന്‍ പൊടിയും അഴുക്കും 
പററിയി രിക്കുന്നതുകണ്ടു. സോഡ കുടി 


| കലാകനമുദി 4 2 


I was awed by. 


നന്ദി. 


ക്കാന്‍ കാറ? നിര്‍ത്തിയപ്പോരം ഞാന്‍ ആ 
കണ്ട വാങ്ങി കഴുകി തുടച്ചു കൊടുത്തു. 
എന്നിട്ടു ശ്ലോകവും കൊടുത്തു. “കവിത 
ഒന്നാന്തരം. ' ഭദ്രാസനേ' എന്ന പ്രയോഗം 
അതിലും കേമം' ' എന്നു”. അദ്ദേഹം പറ 


ഞ്ഞു. മൂക്കുകണ്ണാടിയില്‍ അഴുക്കുപററി 


യാല്‍ വായിക്കാനാവില്ല. വികല വീക്ഷ 
ണമുള്ളവര്‍ക്കു” അന്യരെ കുററം പറയാനേ 
കഴിയൂ. മോഹന്‍ എന്ന പേരില്‍ എനി 
ക്കു ലഭിച്ച ഒരു കത്തില്‍ ഇങ്ങനെ ചില 
വാക്യങ്ങഠം: “ ... ഭൂരിപക്ഷാഭിപ്രായത്തി 
നാണു പ്രസക്തി യെന്നതിനാല്‍ കൃഷ്‌ണഃ 
എന്നുച്ചരിക്കാം. അതിനാല്‍ കൃഷ്ണഹനാ 
യഹ എന്നാണു” ശരിയായ ഉച്ചാരണം. 
( രജിന്ധ്‌റററില്‍ കൃഷ്ണന്‍നായര്‍ എന്നു 
ചേർത്തതു്‌” താങ്കളുടെ അച്ഛന്‍ പാമര 
നായതുകൊണ്ടാ യിരിക്കണം ).'' നോ 
ക്കുക. പൊടിപററിയ കണ്ണാടികൊ 
ണ്ട്‌ പതിനാറുവര്‍ഷത്തെ നിരന്തരമായ 
സേവനത്തെ നോക്കുന്നു. എന്നിട്ടു്‌” തന്ത 
ജ്ജ പറയുകയും ചെയ്യന്നു. കാസര്‍ഗോ 
ഡ്‌ ഏന്ന ഡേററ*സ്റ്ാമ്പുള്ള ഈ കത്തു്‌ 
OO ഏതോ വി 





ഒരു മാസികയില്‍ അദ്ദേഹം എന്നെ പരി 
ഹസിച്ചു്‌ ഒരു: കഥയെഴുതിയിരുന്നു. 
ഞാനും അതു വായിച്ചുരസിച്ചു. അമേരി 
ക്കന്‍ എഴുത്തു കാരിയായ അന്നാ കവാനെ 
ക്കുറിച്ച്‌” ഞാന്‍ നടത്തിയ ഒരു പരാമാശ 
ത്തെ കളിയാക്കി അദ്ദേഹമെഴുതിയ ഒരു 
കത്തു” മലയാളനാട്‌ പത്രാധിപര്‍ എനി 
ക്കയച്ചുതന്നു. വളരെ പ്രാധാന്യം കൊടു 
ത്ത്‌ അതു” വാതികയില്‍ കൊടുക്കണമെ 
ന്ന്‌ അപേക്ഷിച്ചുകൊണ്ടു്‌ ഞാന്‍ പത്രാ 
ധിപര്‍ക്കു്‌ എഴുതി. പക്ഷേ അതു” അച്ചടി 
ച്ചകണ്ടില്ല. അതിനുശേഷം അദ്ദേഹമെഴു 
തുന്ന സററയറാണു്‌ കലാക്രമുദിയിലെ 
““ഒരത്ൃന്താധനിക മിത്ത്‌ '" എന്നതു്‌. 
ആരെ ലക്ഷ്യമാക്കി അദ്ദേഹം ഇതെഴുതി 
യോആ ആഴം എന്‍െറ മിത്രമല്ല. 
നിരന്തരം അദ്ദേഹം എന്നെ തേജോ 
വധം വം പലരും വന്നു 
പറയാറുമുണ്ടു'. ലം നപഴത്തി 





വിലാസിനിയോടുള്ള എല്ലാ ബഹുമാന 
 ത്തോട്ടംകൂടി പറയട്ടെ, അദ്ദേഹത്തിന്‍െറ 

ഹാസ്യം ക്രരമാണു“. ക്രരതവരുമ്പോള്‍ 

ഹാസ്യം കുറയും. സററയറിസ്ററിനു”്‌ കൈ 

യടി ലഭിക്കുന്നതു്‌ മററുള്ളവരുടെ സ്‌നേ 
ഹത്താലല്ല, പേടിയില്‍ . പം 





ദ്യാര്‍ത്ഥി എഴുത യതാണു', 
ഉററസുഹൃത്തായ യിലോ വ 


യിലെ ഡോക്‌ടര്‍ പ്രഭാകരനോട പറയ 


ഒരു ചിത്തരോഗാതുരമാസിക (ദ്ദ. 


‘zine De Lunatic—മഗാഴന്‍-ദെ-ലൂനാ 


ത്തേ എന്നു മെഡിറററേനിയന്‍ ഭാഷ 
യില്‍) പ്രസിദ്ധ'കരിക്കാന്‍; അതിന്‍െറ 


Chief Managing Editor ആയി സര്‍വ്വ 


ഥാ യോഗ്യനായ താങ്കളെ നിയമി 
ക്കാനും. താങ്കരംക്കാവശ്യം 66 KV— 
E. C. T. Yo (Electrical Convulsive 
Therapy gee iad ശരിയായിളല്ല എഴു 
തിയിരിക്കുന്നതു്‌ ലേഖകന്‍ | LCT 
യും (Insulin Coma. Therapy— ഇന്‍സ്യൂ 
ലിന്‍ കാമ്യു തേറപ്പേ) ആണു. കത്തിനു 
പരിഹാസവും കൊള്ളാം. പക്ഷേ 
എനിക്ക്‌ ഈശ്വരനാരാണെന്നും അച്ഛന്‍ 
ആരാണെന്നും ഗുരുനാഥന്‍ ആരാണെന്നും 
നല്ല നിശ്ചയമുണ്ടെന്ന്‌ ഈ കത്തെഴുതിയ 
ആളിനെ അറിയിക്കാന്‍ ആഗ്രഹമുണ്ടു*. 
അങ്ങനെ നിശ്ചയം ഇല്ലാതിരുന്നെങ്കില്‍ 
ഞാനും ഭീരുവായി അന്യനു കള്ളക്കത്തെഴു 
തുമായിരുന്നു. 


വിലാസിനി 


നോവലിസ്റ്റായ വിലാസിനി സററ 
യര്‍ രചിക്കുന്നതിലും വിദഗ്‌ദ്ധനാണു്‌. 
കായിക്കര രാജു . നടത്തി ക്കൊണ്ടിരുന്ന 


“താങ്കളുടെ 


ലും വിരര്‍ശനത്തിലം ലര്‌ 
ഞാന്‍ സത്യസന്ധനായിരിക്കേണ്ടതാ ' 
ണു്‌. അതുകൊണ്ടു വിലാസിനിയോട ' 
ള്ള എല്ലാ ബഹുമാനത്തോടും ഭൃടി പറ 
യുന്നു അദ്ദേഹത്തിന്‍െറ സററയര്‍ അല്പം 
ക്രൂരമാണെന്നു്‌. ക്രൂരത വരുമ്പോറം 
ഹാസ്യം കുറയും. സററയറിസ്സിനു്‌ കൈ 
യടി (കരഘോഷം) ലഭിക്കുന്നതു മററുള്ള 
വരുടെ പേടിയാലാണെന്നും സ്നേഹത്താ 
ലല്ലെന്നും ഹാസ്‌ലിഹ്‌ പറഞ്ഞിട്ടുണ്ടു്‌ . 


. ഞാന്‍ കൈയടിക്കുന്നില്ല. 


യുവാവിന്‍െറ കണ്ണനീരുഃ 


**സാര്‍ ഒന്നു ഫോണ്‍ ചെയ്യോട്ടോ 
പരിചയമില്ലാത്ത ഒരു യുവാവു” വീ 
ട്ടില്‍ക്കയറി വന്നു ചോദിച്ചു. എന്നു ചോ 
ദിച്ചു, എപ്പോറം ചോദിച്ചു എന്നൊന്നും 
പറയുന്നില്ല ഞാന്‍. കുറെക്കാലത്തിനു 
മുന്‍പു്‌ എന്നു മാത്രം പറയാം. "ഓഹോ, 
വരൂ,'" ഞാന്‍ മുറി കാണിച്ചുകൊടുത്തു . 
അന്യന്‍ ഫോണില്‍ സംസാരിക്കുമ്പോഠം 
അവിടെ, ഇസ്സ്റീഡ്‌ യു ടെ 
നില്‍ക്കുന്നതു” ശരിയല്ല. അതുകൊണ്ടു” 
ഞാന്‍ ദൂരെപ്പോയി ഇരുന്നു. എങ്കിലും 
യുവാവിന്‍െറ ദയനീയ സ്വരം എന്‍െറ 
കാതില്‍ വന്നു വീണു. “'-..സംസാരിക്കു 
കയാണ്‌. നിനം ബിര രൂപയോ? - 
അയ്യോ. രണ്ടായിരം കൈയിലുണ്ട്‌. 
മുവായിരംകൂടി ഭാര്യയുടെ ആഭരണം 




















DARSAN BOOKS 


An exclusive showroom for the serious readers 


New Arrivals 





SOPHOCLES Electra and Other Plays Rs. 21-36 
IBSEN Ghosts and Other Plays Rs. 30-60 
‘ERNST FISHER 2 Mrx In his own words Rs. 39-30 
HERMANN HESSE : Siddhartha Rs 16-00 
DAVID THOMSON - Europe Since Napoleon Rs. 78-20 


Books can be sent by V. P. P. also. 


 DARSAN BOOKS (P) LIMITED, 


. J 1. Hall Road, Trivandrum-34. 


Palavam, 





സാഹിത്ൃവിചാരമണ്ഡലത്തില്‍ ശഛുദ്ധീകരണാത്തിന്‍െറ 
കൊടുങ്കാററുതന്നെ 2 


കട്ടികൃൂഷ്‌ണമാരാരു൭ട ചച്വായോഗം 
ഈ ഫെബ്രുവരി ആദ്യം - പ്രസിദ്ധപ്പെടുത്തുന്നു. 


മഹാകവി കുമാരനാശാന്‍റെ അനശ്വരകാവ്യമായ “ചിന്താവിഷ്ടയായ 
സീത ' ജ്രെതിരെ ഇന്നോളം ഉയര്‍ന്നുവന്നത്ും ഇനി വന്നേക്കാവുന്നതുമായ എല്ലാ 
എതിര്‍വാദങ്ങളേയും സയുക്തികം നേരിടുന്ന ചോദ്യോത്തരരൂപത്തിലുള്ള 
സുദീര്‍ഘമായ ചര്‍ച്ച, “പുരോഗതി ചിന്ത', “സാഹിതൃകാരന്മാര്‍ ഏതുചേരി 
യില്‍?', ' മഹാഭാരതത്തിലേഷ്ക്ക്‌ ' ,” ശബ്ദമോ അര്‍ത്ഥമോ? "എന്നിങ്ങിനെ ഇന്നു 
| പ്രസക്തമായ പത്തു ഉപന്യാസങ്ങളടെ സമാഹാരം. നമ്പൂതിരിയുടെ കവര്‍ 
ചിത്രം. വില 13 ക. പ്രി-പബ്ബി. വില ദക. മണിയോര്‍ഡര്‍/ഡി.ഡി. 
യായി 8 ക. അയസഡ്റ്ൂന്ന ആദ്യത്തെ അഞ്ഞൂറു പേക്ക്‌ തപാല്‍ ചെലവിന്‍െറ തുക 
2 (കം)യ്ലൂ വി. പി.യായി? പുസ്തകമയയ്തുന്നതാണു്‌. 

കുട്ടികൃഷ്ണമാരാരുദെ കൃതികളുടെ കാററ്‌ലോഗി നെഴുതുക. ഞങ്ങളടെ 
പ്രസിദ്ധീകരണങ്ങാം 50 ക.യ്കൂമേല്‍ വാങ്ങുമ്പോഠം 159% വും 100 ക.ഷ്ണ്ുമേല്‍ വാ 
ഞടുമ്പോരം 20% വും പ്രത്യേക കിഴിവു”. ഈ ആനുകൂല്യം 1985 മാര്‍ച്ച” 31 
വരെ മാത്രം, മാരാര്‍ സാഹിത്യപ്രകാശം, 
ക ശ്രീരാമകൃഷ്ണാശ്രമസന്നിധി, കോഴിക്കോടു”_673 003. 

കറന്‍റ്‌ ബുകസ്റിന്‍െറ എല്ലാ ശാഖകളിലും മാതൃഭൂമി ബുക്‌ സ്റ്റാളകളിലും 
ഞങ്ങളുടെ പുസ്തകങ്ങരം ലഭിക്കുന്നതാണു”. 


എഴുതിത്തുടങ്ങുന്നവരോടഴ 


എഴുതിത്തുടങ്ങുന്നവരുടെ കഥകളം കവിതകളും സമാഹരി 
ചു", “മുകുളങ്ങഠം” എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തിരിക്കുന്നു. 
ഉടനെ പ്രസിദ്ധീകരിക്കുന്ന അടുത്ത സമാഹാരത്തില്‍ കഥ 
കളോ, യം ഉഠംപ്പെടുത്താനാഗ്രഹിക്കുന്നവര്‍ മറു 
പടിക്കുള്ള സ്റ്റാമ്പ്‌” സഹിതം രചനകഠം de ലി 


മാനേജര്‍, 


അവന്തി പബ്‌ളിക്കേഷന്‍സ്‌ | 
PD 8 


പണയംവച്ചു വാങ്ങാം, സര്‍ സ്ഥലം 
ചാററം കൊടുക്കണം എന്‍െറ ഭാര്യക്കു” 


 പതിനായിരത്തിനു” എന്നെക്കൊണ്ടാവി 


'ലസാര്‍ ങേഹേ ജങേ്‌ഹേ...”” യുവാവു. 
നനഞ്ഞ കണ്ണകഴധളാടുകൂടി എന്റെറ അടു 
ക്കല്‍ വന്നു യാത്ര ചോദിച്ചു. “ആരോടാ 


ണു്‌ ഈ അപേക്ഷ?" മര്യാദകെട്ട ചോ 
ദ്യം ഞാന്‍ ചോദിച്ചു. അയാഠം മറുപടി 
പറഞ്ഞു:-* “... മന്ത്രിയുടെ ഓഫീസില്‍ ' 
ഇതുതന്നെയാണ്‌ എം. പി. നാരായണ 


പിള്ള വേറൊരുവിധത്തില്‍ തുറന്നു പറയു . | 


ന്നതു്‌. കേട്ടാലും:_ 
നമ്മുടെ നാട്ടിലെ കാര്യംതന്നെ 
എടുക്കാം. ഇടതുമുന്നണി ഭരിച്ചാലും വല 


തുമുന്നണി ഭരിച്ചാലും അഴിമതി അഴിമ 


തിയായിത്തുടരും. അഴിമതിയില്‍ മറി 
യുന്ന കാശിനുപോലും വലിയ ഏററക്കുറ 
ച്ചിലില്ല. ആകെ ഞാന്‍ കണ്ടിട്ടുള്ള ഒരു 
വ്യത്യാസം വലതുമുന്നണിക്കാരനു്‌ കാശു 
കൊടുത്താല്‍ കാര്യം നടക്കും. ഇടതുമുന്ന 
ണിക്കാരനു്‌ കാശു കൊടുത്താല്‍പ്പോലും 


കാരൃം നടന്നുകിട്ടില്ല. ' ' 


(കലാകരമുദി) 


ഒരിക്കല്‍ Svat വീണ്ടും മദ്യ 
പിക്കും. ഒരിക്കല്‍ പരസ്ധ്രീഗമനം നടത്തി 
യാല്‍ പിന്നെയും അതുണ്ടാകും. ഒരിക്കല്‍ 
മനഃസാക്ഷിയെ വിററാല്‍ വീണ്ടും അതു 
വിറേറ മതിയാകൂ. | 


വാക്കു“്‌എന്ന പഞ്ജരം 


മുന്‍പു” തിരുവനന്തപുരത്തു” ഒരു ചിത്ര 
പ്രദര്‍ശനമുണ്ടായിരുന്നു. ഭാരതത്തിലെ 
ങ്ങും പ്രശസ്തനാണ്‌ ആ ചിത്രകാരനെ 
ങ്കിലും ഞാന്‍ അദ്ദേഹത്തിന്‍െറ പേരു 
മറന്നുപോയി. ചിത്രങ്ങളടെ കൂട്ടത്തില്‍ 


sf 


പുരുഷന്മാര്‍ക്കു” 

ലൈംഗികശക്തിക്കും 
യാവനോജ്ജീവനത്തിനും 

പ്രശസ്തിയാര്‍ജ്ജിച്ച 


വാജികല്‍പം 
(Drug Lic: 31/25 280) 
ഓരോ ഡോസും ഫലപ്രദം 
ദാര്‍ബ്ബല്യം വൃക്തമായെഴുതിയാല്‍ 
യുക്തമായ ചികിത്സ നിര്‍ദ്ദേശിക്കുന്ന ' 
താണു. 
ആയര്‍പ്പേദാചാര്യ 
കെ. കുഞ്ഞുരാമന്‍ , വൈദ്യന്‍ 
(ഗോരംഡ* മെഡലിസ്റ്റ്‌) 
Asst. Dr. 1. K. ജീവന്‍ലാല്‍. 
പരരസ്ത്യ ഫാര്‍മസി 
 പെരിനാട്ട്‌, കൊല്ലം. 
Phone: 2895 


കലാകരമുദി 48 





Dd 
Pn 


- പിക്കാന്‍ ' ശ്രമിക്കുന്ന 


ടെ കാനനത്തില്‍ 


കയറിയിരിക്കുന്നു. 


ചിത്രവു 
ഈര്‍ജ്ജം 
രക്ഷപ്രാ 
പ്രതീതി. വള 
രെനേരം ഞാനതു നോക്കിക്കൊണ്ടു 
നിന്നു. പ്രകൃതിയിലാകെ കാണുന്നതു" 
ഇതുതന്നെയല്ലേ? രാജകീയ പ്രനറഡവിയോ 
നടക്കുന്ന സിംഹം 
അതിന്‍െറ ശരീരത്തെ പിന്‍തള്ളി 
ചൈതന്യം പ്രസരിപ്പിക്കാന്‍ ശ്രമിക്ട 
കയാണ്‌. കഥാകാരന്‍ ഭാഷ എന്ന 
പഞ്ജരത്തെ ഭേദിച്ചു സ്വന്തം ചൈതന്യം 
ബഹിര്‍ഗമിപ്പിക്കുന്നു. കവിയും അങ്ങ 


ഒരു സുര്യകാന്തിച്ചെടിയുടെ 
മുണ്ടായിരുന്നു. ആന്തരമായ 
ഉയര്‍ന്നു” ചെടിയില്‍നിന്നു 


നെതന്നെ. ചിലര്‍ അതിനു യത്തിക്കു. 


മ്പോഠം ഭാഷയടെ . അടിമയായിഭപ്പുാ 


കുന്നു. ആവിധത്തിലൊരു അഭദിമയാണ്‌ 


മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍ “ 'അരൂപികള 
ടെ രാത്രി ” എന്ന കഥയെഴുതിയ പി, 
എഫ്‌. മാതൃസ്‌. ഒരു ( 
വനെയും അമ്മായിയെയയം 
അവദഠാക്കു ഭര്‍ത്താവോടുകൂടി 
വീട്ടില്‍ മാറിത്താമസിക്കണം. അതു നട 
ക്കാത്തതുകൊണ്ടു ദുഃഖം. ഭാര്യയുടെ ദുഃഖം 
കണ്ടു ഭര്‍ത്താവു മദ്യപനായി. ഒടുവില്‍ അ 
വരെ രണ്ടുപേരെയും തറവാട്ടിലയയ്ത്റാന്‍ 
അമ്മാവനും അമ്മായിയ്യം തീരുമാനിച്ചു. 


ഇഷ്ടമില്ല. 
മറെറാരു 


അയാഠം അവിടെച്ചെന്നു രൂങ്ങിച്ചാ 
കാന്‍ ശ്രമിച്ചു. പിന്നീടു ആ യത്നം 
ഉപേക്ഷിച്ചു തിരിച്ചുപോന്നു. വാക്കക 


ളടെ ബഹളമല്ലാതെ ഇക്കഥയില്‍ ഒന്നു 


മില്ല. കഥാകാരന്‍െറ ചൈതന്യം ചിറ. 


പഞ്ജരത്തില്‍ 
ആരു വിചാരിച്ചാ 
ലും ആ പക്ഷിയെ തുറന്നു വിടാന്‍ വയ്യ. 


കൊതുക്കി വാക്കുകളുടെ 


ദുഃഖമകലാന്‍ 


'വര്‍ഷങ്ങറംക്കു മുന്‍പു” തോപ്പില്‍ ഭാസി 


" യുടെ ഒരടത്ത ബന്ധുവിനെ..കോളേജ്‌ 


വിദ്യാര്‍ത്ഥിനിയെ. പാമ്പു കടിച്ചു. ആ 
കട്ടി മരിച്ചുപോയി. തോപ്പില്‍ ഭാസി 


എന്‍െറ സുഹൃത്താണെങ്കിലും ആ കുട്ടിയെ 


ഞാനറിയില്ലായിരുന്നു. എങ്കിലും പഠി 
ക്കാനിരുന്ന ആ കുട്ടിയെ പാമ്പു” മേശ 
ജടിയില്‍ വന്നു ദംശിച്ചതും ബന്ധുക്കഠം 


പാമ്പിനെ കണ്ടതും ഷോക്ക്‌ ന്റ 


തിരിക്കാന്‍ പാമ്പല്പ കടിച്ച എന്നു” 
ആ കുട്ടിയെ ധരിപ്പിച്ചതുമൊക്കെ ഞാന്‍ 
പത്രത്തില്‍ വായിച്ചു. ഏകാന്തത്തിലി 
രുന്നു കണ്ണീരൊഴുക്കി. 


ഒരു സ്‌നേഹിതന്‍ അനുശോചനമെ 
ന്ന മട്ടില്‍ ഒരു ശ്ലോകം ജനയൃഗം വാരി 
കയില്‍ എഴുതിയതു വായിച്ചപ്പോ 
ഴാണ്‌. അത്രയ്ണു പരിഹാസ്യമായിരുന്നു 
ശഗ്രോകം. ഭോപാലിലെ ദുരന്തം കണ്ടു 
നമ്മ ളെല്ലാം വിറച്ചിരിക്കുകയാണു'. 
ആ ഞെട്ടലില്‍നിന്നും മഹാദുഃഖത്തില്‍ 
നിന്നും നമ്മളെ താല്‍കാലികമായീട്ടെ 


ങ്കിലും മോചിപ്പിച്ചുകളയുന്നു. ജി. തോമ 


സ്‌ എം. എ. ശാസ്താംകോട്ട ദീപിക 
- ആഴ്‌ ചച്പതിപ്പിലെഴുതിയ കാവ്യം. കുറ 
ചൂ കേട്ടിട്ട്‌ വാരിക അടയ്ക്കാം വായന 
ക്കാരേ. “നിങ്ങളുടെ ദുഃഖവും ത്രേ 
ത്തേക്കു അകലട്ടെ. 


കലാകരമുദി 49 


തോന്നുന്നതു” ഇമ്മട്ടിലുഭ്ള 


ക്കു്‌ അമ്മാ. 


(മനോരാജ്യം. 
രവി.) പ്രതൃല്‍പന്നമതിത്വം വളരെക്കൂ 
ഒരിക്കല്‍ 


ആ വലിയ 
ദുഃഖം ഒട്ടൊന്നു കെട്ടടങ്ങിയതു എന്‍െറ 


നോ? തരാമല്ലോ. 


i “നിന്നിലുള്ള വിനാശ ശക്തികഠം 
നിന്നെയിങ്ങനെ ശ്വാസം മുട്ടിക്കവേ, 
നിന്നു പോകൂ ഞാന്‍ മര്‍ത്യ മഹത്വോ 
| ത്ഥാപിതന്‍ 
പ ജനി മൃതി വൈരുദ്ധ്യോ- 
യുഖകന്‍. 
വിട നല്‌കുക വിധ്വംസചിന്തകഠംക്കു" 
ത്തന. ക്കുക സ്നേഹ... 
ശക്തികഠം 
പുതുയുഗ കാഹളധ്വനികളാല്‍ 


പുളകിതമാകട്ടെ മാനവചേതനകടം. '* 


പണ്ടു്‌ ദുശ്ശാസനന്‍ ദരപദിയടെ വസ്ത്ര 


മഴിച്ചു. ശ്രീകൃഷ്‌ണന്‍ രക്ഷിക്കാനുണ്ടാ 


യിരുന്നതു കൊണ്ടു” ശ്രീമതി 


രക്ഷപ്പെട്ടു. 
ദൃശ്ലാസനന്‍െറ കൃത്യം 


കുത്സി തമല്ലെന്നു 
കവിതക്ഠം 
ടാണ്‌, സീലിങ്‌ വാക്ഗ്‌ 
വാക്‌സേ അല്ല. ടര്‍ക്കിഷ'ബാത്തിനു 
ടര്‍ക്കിയമായി ഒരു ബന്ധവുമില്ല. പേ 
പ്പട്ടിയെ ഹൈഡ്രോ ഫോബിയയ്ുയമായി 
( പ്പെള്ളം കണ്ടാലുണ്ടാകുന്ന പേടി) ബന്ധി 
പ്പിക്കുന്നതില്‍ ഒരു യുക്തിയുമില്ല. പേ 
പട്ടി വെള്ളം കണ്ടാല്‍ അതില്‍ ചാട്ടം. 
കടല്‍ നാക്കിന്‌ കടലുമായി, നാക്കുമാ 
യി ഒരു ബന്ധവുമില്ല. ഒരു മത്സ്യത്തി 
ന്‍െറ അസ്ഥിയാണതു*. കൈനാറിപ്പു 
വിനു നാററമില്ല, സഈരഭ്യമേയുളളു. 
തോമസിന്‍െറ്‌ കാവ്യത്തിനു. കവിതയു 
മായുള്ള ബന്ധം കടലും കടലാടിയം ത 
ത്തിലുള്ള ബന്ധംപോലെയാണുഃ. (കട 


 ലാടി ട ഒരു പച്ചമരുന്നു”) 


്ി Eg “ 


മന്നത്തു പദ്‌മനാഭന്‍ അദ്ധ്യാപകനാ 
യിരുന്നു. ജാസ്സ്‌” ഭിത്തിയില്‍, തൂക്കിയ 
ഹെഡ്‌മാസ്റ്ററുടെ പടത്തില്‍ ഏതോ 
കുസൃതിക്കാരന്‍ മീശ വരച്ചുവച്ചു. 
ക' ളാസ്്റില്‍ കയറിയപ്പോഴാണ്‌” 
കണ്ടതു”, അദ്ദേഹം 


അതു 


ആരാണു"? എഴുന്നേററു  നില'ക്കട്ടെ.. 


സമ്പാദകന്‍ -- പില 


ടിയ നേതാവായിരുന്നു മന്നം. 
അദ്ദേഹം പ്രസംഗിച്ച സ്ഥലത്തു” ഞാനും 
പ്രഭാഷകനായിരുന്നു. മൈക്ക്‌ കൂടക്കൂടെ 
പ്രവര്‍ത്തിക്കാതിരുന്നപ്പോഠം അല്‌പം 
ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു: ““ഞാന്‍ 
ജനിക്കുന്നതിനും മുന്‍പുജനിച്ച ഈ 
മൈക്കു” എന്‍െറ ശബദം 


ണു്‌. 9 9 
വൈക്കം . - ചന്ദ്രശേഖരന്‍നായര്‍ . ഒരു 
കുട്ടിക്ക്‌” എം. എസ്‌സി . കാസ്റ്റില്‍ 


അഡ്‌മിഷന്‍ വേണമെന്നു പറഞ്ഞു മന്ന 
.ത്തിന്‍െറ അടത്തെത്തി. 


വളരെ സ്നേഹ 
ത്തോടെ അദ്ദേഹം ചന്ദ്രശേഖരന്‍ നായരെ 
അടുത്തു പിടിച്ചിരുത്തി:-* “അഡ്‌മിഷ 
പിന്നെ ഒരു ചെറിയ 
തുക ഡൊണേഷനായി തരണം. '' തുക 
എത്രയാണെന്നു” വൈക്കം വിനയത്തോ 
ടെ അന്വേഷിച്ചു. മന്നം: “അയ്യായിരം 
രൂപ. '” ““അയ്യായിരമോ?'" വൈക്ക 
ത്തിന്‍െറ, അദ്‌ഭുതം കലര്‍ന്ന ചോദ്യം. 
മന്നം:-—'“അതേ, മററുള്ള ജാതിക്കാര്‍ക്കു 
നാലായിരം. ഈ പയ്യന്‍ നായരല്ലേ? 
അത്കൊണ്ട്‌” അയ്യായിരം "” നായരുടെ 


എന്ന മട്ടില്‍ സംസാരിക്കുക, 


മന്നം 


ഉടനെ ചോദിച്ചു: | 
“ഹെഡ?മാസ്റ്റര്‍ക്കു മീശവച്ച ജപ: ന്നതു്‌ എന്‍െറ 
1. കൊല്ലുന്ന വിധമാണു”. 
“പാമ്പിനെ കണ്ടാലും അദ്ദേഹം ഓടിച്ച 


ലൂം. വാലില്‍ പിടിക്കും. 


നിങ്ങളുടെ oN 
അടുത്തേക്കു കൊണ്ടുവരാന്‍ പാ 





കോളേജ്‌ നന്നാകാന്‍ നായര്‍തന്നെ പണം 
കൊടുക്കണ മെന്നാവാം മനനത്തിറെറ അ 
ഭിപ്രായം. 


കഥയെന്ന പാമ്പു“ 


സ്നേഹിതന്മാരെ POS SDS DED 
നെ? ഒരാരം പറഞ്ഞതു്‌ മറെറാരാളോട 
പറയുക, എന്‍െറ അഭിപ്രായം ശരി 
സ്ദേഹി 
തന്‍ പറയുന്നതു ശ്രദ്ധിക്കാതിരിക്കുക, 


അയാഠം വന്നു കുറെനേരമിരുന്നു സംസാ. 
രിച്ചു കഴിയൃമ്പോഠം “എവിടെ താമസി 


ക്കുന്നു?” എന്നു ചോദിക്കുക [അയാരം 
പോകാനുള്ള ആഗ്രഹമാണു” ഈ ചോദ്യ 
മായി മാറുന്നതു”| ഞാന്‍ തെററു ചെയ്യാ 
അവനാണു, സത്യസന്ധനാണു എന്നു 
പറയുക, എന്തെങ്കിലും രഹസ്യം പറ 
ഞ്ഞിട്ട്‌” ' പുറത്തു പറയരുതു*” എന്നു നിര്‍ 
ദ്ദേശിക്കകു, ഇങ്ങനെ പലതും. ഇതൊക്കെ 
സ്നേഹിതരെ ശത്രുക്കളാക്കുന്ന 'വിദ്യകരം. 
എല്ലാ ആളകളെയം വെറപ്പിക്കണമെ 
ങ്കില്‍ മണിയയെപ്പോലെ 'നന്മനേരു 
ന്നു 'എന്ന ചെറുകഥ എഴുതിയാല്‍ മതി. 


സുന്ദരിയായ ചെറുപ്പക്കാരി തീവണ്ടിയാ 


പ്പീസില്‍വച്ചു്‌ ഒരു കൂട ഒരു യെ 
ഏല്ലിച്ചിട്ട കടന്നുകളയുന്നു, സ്റേഷന്‍മാസ്സു 
രുടെ മുന്‍പില്‍വച്ചു” കൂട തുറന്നപ്പോരം 
ഒരു കുഞ്ഞിന്‍െറ ശരീരം. കുഞ്ഞു മരി 
ച്ചാല്‍ കഥയണ്ടോ? ഇല്ല. 
മയക്കുമരുന്നു കൊടുത്തിട്ടേയുളളൂ. ചികി 
ത്സകൊണ്ടു കുഞ്ഞു രക്ഷപ്പെട്ട. കൂട ഏററു 


'വാങ്ങിയസ്സ്രീ കുഞ്ഞിനെ വളത്താന്‍ TT 


മാനിക്കുന്നു. ഇത്തരം കഥകളെക്കുറി 

വിമര്‍ ശനത്തിന്‍െറ ഭാഷയില്‍ ന്ത 
ലും എഴുതിയാല്‍ അതു” വിമശനത്തെത്ത 
ന്നെ നിന്ദിക്കലാവും. 
മുത്തച്ഛന്‍ പാമ്പുകളെ 


തലകീഴായി 
തൂക്കി ഒന്നു കുടയും. ദൂരെ എറിയും. 
എല്ലാം ഒരു നിമിഷംകൊണ്ട്‌”. പാമ്പു്‌ 
അപ്പോഠംത്തന്നെ ചത്തിരിക്കും. ഈ കഥാ 
ഭജംഗമത്തെ വാലില്‍പ്പിടിച്ചു കുടഞ്ഞു 
ദൂരെ എറിയാന്‍ ആരുണ്ടു”? 
EE * മം 
“ആധുനിക നാടകങ്ങളെന്ന വ്യാജേന 
കാവാലവും നരേന്ദ്ര പ്രസാദുമൊക്കെ കാ 
ടിക്കൂട്ടന്ന കോപ്രാട്ടികരംക്ക്‌” ഞാനിടുന്ന 
പേരു” “'ഒപ്പുക്കളി'' എന്നാണു”__എ. 
പി.. പി. 
ഇതു” (ഈയാഴ്ച വാരിക). ഇതേ കോപ്പാ 
ട്ടികാം കവിതയിലും കഥയിലുമുണ്ടല്ലോ. 
അവയെക്കുറിച്ച്‌ എ. പി. പിക്കു ദുരഭി 
പ്രായമില്പതാനും. അപ്പോഠം കാവാല 
ത്തിനെയും നരേന്ദ്രപ്രസാദിനെയും വിമര്‍ 
ശിക്കാന്‍ അദ്ദേഹത്തി നെന്തധികാരം? 
മും x sd 
പ്രകൃതി വര്‍ണ്ണന കവിതയില്‍ നിന്നു" 
അപ്രത്യക്ഷമായിക്കഴിഞ്ഞു. എങ്കിലും 
'"വരുമോ കുങ്കുമം തൊട്ട സാന്ധ്യശോഭ 
കണക്കവഠം? ' ” എന്നു” പി. കുഞ്ഞിരാമന്‍ 
നായര്‍ ചോദിക്കുമ്പോഠം എനിക്കതു” 
വീണ്ടും വീണ്ടും വായിക്കാന്‍ ആഗ്രഹം. 


മരിച്ചിട്ടില്ല. 


എനിക്കോമ്മ വരു 


ഏതു വിഷമുള്ള 


നമ്പൂതിരി പറഞ്ഞതാണു” 





ടട 














ഡാന) സാന്‍റിയാഗോ പേരു 


കേട്ട അരേരിക്കന്‍ സാഹിത്യകാര 
നാണു”. 1983-ല്‍ അദ്ദേഹത്തിനു 
“ ഫെയമസ്‌ ഓരം “ഓവര്‍ ടൌണ്‍ ' 
എന്ന നോവലിനു” അമേരിക്കന്‍ 
അക്കാദമി ഫെ” ആര്‍ട്ട്‌സ്‌ ആന്‍ഡ്‌” 
ലെറേറഴ്‌ സ്‌ സമ്മാനം നല്‍കി. 
പക്ഷെ സമ്മാനം സ്വീകരിക്കാന്‍ 
ഗ്രന്ഥകാരന്‍ എത്തിയില്ല. അതിനു 
മുമ്പ 1970-ല്‍ തന്‍െറ ആദ്യകൃതി 
യായ 'ദ സംബഡി' സാഹിതൃ 
ലോകത്തിന്‍െറ പ്രശംസ നേടിയ 


പ്പോഴും ഈ സാഹിത്യകാരന്‍ പ്രച - 


രണയാത്രകഠംക്കും അഭിമുഖ സംഭാ 
ഷണങ്ങറക്കും വിസമ്മതിച്ചു. ആര്‍ 
ക്കം അദ്ദേഹത്തെ കാണാന്‍ പോലും 
കഴിഞ്ഞില്ല. ധാരാളം കഥകളം 
നാടകങ്ങളും നോവലുകളും തിരക്കഥ 
കളം കഴിഞ്ഞ ഒന്നര ശതാബ്‌ദ 
ത്തിനുള്ളില്‍ ഡാനി സാന്‍റിയാഗോ 
വിനെ പ്രശസ്തനാക്കിയിരുന്നു. കിഴ 


ക്കന്‍ ലോസ്‌ ഏഞ്ചലസിലെ ജീ. 


വീതമായിരുന്നു അദ്ദേഹത്തിന്‍െറ 
സാഹിത്യ സൃഷ്ടികളടെ പ്രമേയം. 
സാഹിതൃകാരന്മാരും ഏജന്‍റുകളം 


പത്രാധിപന്മാരും ഡാനി സാന്‍റിയാ, 


ഗോ ഒരു ലാററിന്‍ അമേരിക്കക്കാര 
നാണെന്നായിരുന്നു കരുതിയിരുന്ന 
തു്‌. അവര്‍ അദ്ദേഹത്തിന്‍െറ ഒരു 
നോവല്‍ പുലിററ*സര്‍ സമ്മാനത്തി 
- ന്‌ സമര്‍പ്പിക്കാനായി ജീവചരി 
 ത്രത്തിന്‍െറ വിശദാംശങ്ങളാവശ്യ 
പ്പെട്ട. പക്ഷേ ഗ്രന്ഥകാരന്‍ അതി 
ന്‌ വിസമ്മതിച്ചു. ന്യൂയോര്‍ക്കിലെ 
 ഏജന്‍റായിരുന്ന കാഠംബ്രാന്‍റ്‌ ഒരി 
''കലെം അദ്ദേഹത്തെ കണ്ടിട്ടപോലുമി 
- ല്ലായിരുന്നു, വര്‍ഷങ്ങളായി കത്തു 
കളെല്ലാം കാലിഫോര്‍ണിയയിലെ 
പാസിഫിക്ക”ഗ്രോവിലെ ഒരു പ്ര 
ത്യേക പോന്റ്റ്‌ഠബാക്ട്‌ നമ്പറിലാ 
യിരുന്നു പോയിക്കൊണ്ടിരുന്നതു” . 


മറെറാരു സാഹിത്യകാരനും പത്ര 
പ്രവര്‍ത്തകനുമായ ജോണ്‍ഗ്രിഗറി 
ഡണ്‍ ന്യയോര്‍ക്കു” റെവ്യ ഒഫ്‌ 
ബുക്‌സില്‍. പ്രസിദ്ധപ്പെടുത്തിയ 
ഒരു. ലേഖനത്തില്‍ ഡാനി സാന്‍റി 
യാഗോവിന്‍െറ യഥാര്‍ത്ഥ നാമം 
വെളിപ്പെടുത്തിയിരിക്കുന്നു: ഡാന്‍ 
ജെയിംസ്‌ } എഴുപത്തിമുന്നുകാര 
നായ ഡാന്‍ ജെയിംസ്‌ 1950- 
കളില്‍ കമ്മ്യൂണിസ്റ്റ്‌കാരന്ദായി മുദ്ര 
. കുത്തപ്പെട്ടിരുന്നു. കാന്‍സാസ്‌ സി 
ററിയിലെ ഒരു ധനികവ്യാപാരി 
യുടെ മകനായ ജെയിംസ്‌യേല്‍ 
സര്‍വ്വകലാശാലയില്‍ നിന്നു്‌ ബി 
രുദം നേടി. ചാര്‍ലി ചാപ്പിന്‍െറ 
കൂടെ ““ഗ്രെയിററ്‌ ഡിക്‌ടേററര്‍'” 
.എന്ന പടത്തില്‍ ജെയിംസ്‌ പ്രവര്‍ 
ത്തിച്ചിരുന്നു. ഭാര്യ ലിലിത്തിന്‍െറ 
കൂടെച്ചേര്‍ന്നു” എഴുതിയ ““ബ്‌ളമര്‍ 
ഗോം' ' എന്ന നാടകം നാല്ലതുകളില്‍ 


! ബ്രോഡ്‌" ലേ ഹിററായിരുന്നു. കമ്മ്യൂ 





കള്ളടപ്ചര്‍ല്‍ ഏറ്റതല്‍ 


ണിസ്‌ററുകാരെയും അനുഭാവികളെ 
യും ഹോളിവുഡ്യ്‌ വിലക്കിയപ്പോറം 
സാഹിതൃൃരംഗത്തുനിന്നു്‌ 
റിയ ജെയിംസ്‌ ഒട്ടേറെ ഭീകരചി 
ത്രങ്ങരംക്കുവേണ്ടി എഴുതുകയുണ്ടാ 
യി. തുടര്‍ന്ന്‌ 25൭ കൊല്ലക്കാലം 
ജെയിംസും ഭാര്യയും കാലിഫോര്‍ 
ണിയയിലെ ലാററിന്‍ അമേരിക്ക 
ക്കാര്‍ തിങ്ങിപ്പാര്‍ക്കുന്ന പ്രദേശത്തു” 


 സാമൂഹ്ൃപ്രവത്തനങ്ങളിലേര്‍ പ്പെട്ട. 


അക്കറദവത്തെ മെക്‌സിക്കന്‍ അമേ 
രിക്കക്കാരുടെ അനുഭവങ്ങാം അവരു 
ടെ ഭാഷയും രീതികളും മനസ്സിലാ 
ക്കുന്നതിനു” ജെയിംസിനെ സഹാ 
യിച്ചു. രാഷ്‌ ട്രീയവിശ്വാസങ്ങളെ 
അടിസ്ഥാനമാക്കി എഴുത്തുകാരനു 


വിലക്ക്‌ കല്ലിച്ചപ്പോഠം അമ്പതുക. 


ളടെ ആദ്യത്തില്‍ പലരും പ്രസാധ 


നത്തിന്‌” പേരുമാററി. ഡാനി 
സാന്‍റിയാഗോ ആയി മാറിയ 
ഡാനി ജെയിംസ്‌ അക്കൂട്ടത്തില്‍ 


പ്പെടുന്നു. പേരുമാററത്തെക്കുറിച്ചു്‌ 
ഗുഡാലോചന നടത്തിയ സുഹൃത്താ 
യിരുന്നു ഗ്രിഗറിഡണ്‍. അയാളാ 
ണ്‌ ഇപ്പോരം സത്യം വെളിപ്പെടു 
ത്ത്യതു*-' “സാഹിത്യ വഞ്ചന. '' 
യെന്നു” . വിശേഷിപ്പിച്ചു കൊണ്ട്‌ 
1966-ല്‍ ജെയിംസ്‌ തന്‍െറ അനു 


ഭവങ്ങളെ അടിസ്ഥാനമാക്കി എഴ 
തിയ 


കഥകഠം തന്നെ കാണിച്ചു 
വെന്നും അവ തന്‍െറ സാഹിത്യ 
ഏജന്‍റിനു” അയച്ചുകൊടുത്തു വെന്നും 
ഡണ്‍ വെളിപ്പെടുത്തി. യഥാര്‍ത്ഥ 
ഗ്രന്ഥകത്താവിന്‍െറ പേരുമാററത്തെ 
പററി ഒരു പരാമര്‍ശവും കഥകളഭെ 
കൂടെ . അയച്ചിരുന്ന കത്തില്‍ പരാ 
മര്‍ശിച്ചിരുന്നില്ല. “ഡാന്‍ സാന്‍റി 
യാഗോ എന്ന പേരില്‍ ആ കഥകാം 
പ്രസിദ്ധീകരിക്കുന്നതില്‍ എനിക്കു 
വലിയ താല്ലരൃയമുണ്ടായി രുന്നില്ല. 
ഡാനി സാന്‍റിയാഗോ എന്നതു്‌ 
ഡാന്‍ ജെയിംസ്‌ സ്പാനിഷ്‌ ഭാഷ 
യില്‍ തര്‍ജ്ജമ ചെയ്തതാണു. തൂലി 
കാനാമങ്ങള പ യോഗിക്കുന്നതില്‍ 
തെററില്ല. പക്ഷേ, അമേരിക്കക്കാ 
രന്‍ മെക്ലിക്കന്‍ അമേരിക്കക്കാരനാ 
യി കരുതപ്പെട്ടതാണ്‌” സഹിക്കാനാ 


' വാത്തതു*“! ഡണ്‍ തന്‍െറ ധാര്‍മ്മിക 


രോഷം വ്യക്തമാക്കുന്നു. | 
**എനിക്കു്‌ ആത്മവിശ്വാസമില്ലാ 
യിരുന്നു, സ്വന്തം പേരിലെഴുതാന്‍. 
സ്വന്തമല്ലാത്ത ഡാനി സാന്‍റിയാ 
ഗോ എന്നപേരു എനിക്ക്‌ ധൈര്യം 
പകര്‍ന്നു, '' തന്‍െറ സാഹിത്ൃവഞ്ച 


പിന്മാ 


നൂറ) യെ ന്യായീകരിച്ചു കൊണ്ടെ 
തല മുഴുവന്‍ നരച്ച, നീലക്കണ്ണുകളള്ള 
ഡാന്‍ ജെയിംസ്‌ കാലിഫോര്‍ണി 
യയിലെ 
൨ തലേഖകരെ അറിയിച്ചു: “പുസ്ത 
കമാണു' പ്രധാനം. അതെഴുതിയവ 
രുടെ തൊലിയുടെ നിറമോ പൂര്‍വ്വീ 
കത്വമോ അല്ല, എഴുതുന്നതിന്‌ 
എനിക്കു്‌ ഡാനി സാന്‍റിയാഗോ 
ആയിത്തീരേണ്ടി വന്നു. അതു്‌ ഭാര്യ 
യോടോ മററാരോടെങ്കിലുമോ വിശ 
ദീകരിക്കാന്‍ കഴിയുമായിരുന്നില്ല. 
ഒരു പക്ഷേ, രണ്ടോ മുന്നോ കൊല്ല 
ത്തിനുള്ളില്‍ ഒരു മനശ്ശാസ്ത്രവിദശ്ധ 
നു്‌ അതിന്‍െറ കാരണം കണ്ടുപിടി 
ക്കാന്‍ കഴിഞ്ഞേക്കും. പക്ഷേ, ഞാന 
തു്‌ ചെയ്തുവെന്നതാണ്‌ വാസ്തവം!" 
മുപ്പതുകാരനായ ഒരു  മെക്‌സി 
ക്കന്‍ അമേരിക്കക്കാരനാണു” ഡാനി 
സാന്‍റിയാഗോ എന്നായിരുന്നു താന്‍ 
കരുതിയിരുന്നതെന്നം, യഥാര്‍ത്ഥ 
പേരെന്തെന്നറിഞ്ഞപ്പോരം താന്‍ അ 
ദ“ഭതപ്പെട്ടവെന്നുമായിരുന്നു . സാന്‍ 
റിയാഗോവിന്‍െറ എഡിറററായ 
ബോബ്‌ബെന്‍ഡറുടെ പ്രന്നിക. 


| രണം. 


കുറെ കൊല്ലങ്ങറംക്കു” മുമ്പു" 
തന്‍െറ കഥകഠം പ്രസിദ്ധീകരി 
ക്കാന്‍ സഹായിച്ച സുഹൃത്തായ 


-ഗ്രേഗറി ഡണ്‍ തന്നെയാണു്‌ യഥാര്‍ 


ത്ഥസ്ഥിതി പത്രാധിപരുടെ സമ്മര്‍ 
ദുത്തിനു വഴങ്ങി, കിഴക്കന്‍ കാലി 
ഫോര്‍ണിയ പശ്ചാത്തലമാക്കി ലേ 
ഖനമെഴുതാനാവശ്യപ്പെട്ടപ്പോഠം ചെ 


ഷ്മതെന്നു്‌”്‌ ഡാന്‍ ജെയിംസ്‌ കരുത്തു 


ന്നു. തനിക്ക്‌ നേരെ വിരല്‍ ചൂണ്ടി 
ഇപ്പോഠം സത്യം പുറത്തുപറയേണ്ട 
സമയമായെന്ന്‌ ആവശ്യപ്പെടുന്നതു 
പോലെ തനിക്കു്‌ തോന്നിയെന്നു 
സാന്‍റിയാഗോ പ്രസ്താവിച്ചു. 
ഏജന്‍റായ ബോബ്‌ ബെന്‍ഡര്‍ 
ഒരിക്കലും തന്‍െറ ഗ്രന്ഥകര്‍ത്താവി 
നെ കണ്ടിരുന്നില്ല. പുസ്തകം അതി 
ന്‍െറ സാഹിതൃമൂല്യത്തെ അടി 
സ്ഥാനമാക്കിയാണു്‌ പ്രസാധനത്തി 
നു്‌ തിരഞ്ഞെടത്തതെന്നു ബെന്‍ 
ഡര്‍ക്കു” ദുഡവിശ്വാസമുണ്ടു്‌'. ഗ്രന്ഥ 
കാരനെക്കുറിച്ചു്‌” പലതും കേട്ടിരുന്നു 
വെങ്കിലും, ഒരു തപാല്‍പ്പെട്ടിയുടെ 
മേല്‍വിലാസത്തിന്‍െറ മറവില്‍ ക 
ഴിയന്നയാരം ജെയി ലി അള്ളിലായി 
രിക്കുമെന്നാണു” ബെന്‍ഡര്‍ വിചാ 
രിച്ചിരുന്നതു”. 
തന്‍െറ പേരുമാററത്തെക്കുറിച്ചു്‌ . 
ആരാധകര്‍ക്കെല്പാം എഴുത്തുകളെഴുതു 
ന്ന തിരക്കിലാണു സാന്‍റിയാഗോ 
എന്ന ജെയിംസ്‌. താന്‍ എഴുതാന്‍ 
പോകുന്ന വസ്തുത ഞെട്ടി പ്പിക്കുമെങ്കി 
ലും, തനിക്ക്‌ ഇപ്പോഴും ആരാധക 
രെ ഇഷ്ടമാണെന്നും തുടക്കത്തില്‍ 
പ്രസ്‌താവിച്ചു. കൊണ്ടുള്ളവയാണു്‌ ' 
കത്തുകരം. | 


കെ.കെ. 


കലാകരമുദി 50 | 


തന്‍െറ വീട്ടിലിരുന്നു. . 


